സുതാര്യം സൂന്ദരം 


ഡണ്‍സ്്‌റ്റന്‍ ഒലക്കേങ്കിലച്ചന്റെ 
ജീവചരിത്രം 


Dharmaram Publications 
No. 495 


സുതാര്യം സൂന്ദരം 


ഡണ്‍സ്്‌റ്റന്‍ ഒലകക്കേങ്കിലച്ചന്റെ 
ജീവചരിത്രം 


ഫാ. പോളി പയ്യപ്പിള്ളി സി.എം.ഐ. 


Preshitha Communications 
Little Flower Mission Centre 
Bharathiar University P.O. 
Coimbatore 641 046 
& 

Dharmaram Publications 
Bengaluru 560 029 India 


സുതാര്യം സുന്ദരം: ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കിലച്ചന്റെ 
ജീവചരിത്രം 


ഫാ. പോളി പയ്യപ്പിള്ളി സി.എം.ഐ. 
polypayyappilly@ gmail.com 


Sutharyam Suntharam 
(Biography of Fr. Dunston Olakkengal CMT) 


First Published 2014 
Revised Edition 2020 


© Preshitha Communications, Coimbatore 


Fr. Dunston's Birth Centenary Edition 
(27 November 1920-27 November 1920) 


Cover: David, Smriti, Thrissur 
Layout & Printing: Viani Printings, Kochi 


ISBN: 978-81-948836-8-5 
Price: Rs. 120 


Publisher: 
Preshitha Communications 
Little Flower Mission Centre 
Bharathiar University P.O. 
Coimbatore 641 046 

& 
Dharmaram Publications 
Bengaluru 560 029 India 


ഉള്ളടക്കം 


അവതാരിക (2020) 


സാജു ചക്കാലക്കല്‍ സി.എം.ഐ. 
മുഖമൊഴി 

ഫാ. പോളി പയ്യരിള്ളി സി.എം.ഐ. 
അവതാരിക (2014) 

മാര്‍ ജേക്കബ്‌ മനത്തോടത്ത്‌ 
ഡണ്‍സ്റ്റനച്ചന്‍ ഉണ്ടായിരുന്നെങ്കില്‍... 

ഫാ. വിന്‍സന്‍ മൊയലന്‍ സി.എം.ഐ. 
ഗുരുവന്ദനം 

ഫാ. പോള്‍ കുല്ലുവീട്ടില്‍ സി.എം.ഐ. 


1. ഫാ. ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കില്‍ സി.എം.ഐ: ജീവിതരേഖ 
2. വിശുദ്ധനിയോഗങ്ങളുടെ സോപാനനടയില്‍ 


വിശുദ്ധരുടെ പഠനക്കളരിയും അദ്ധ്യാത്മികഗ്രന്ഥപാരായണവും 
കുഞ്ഞേത്തിയുടെ പാഠശാലയില്‍ 


സ്വരാജ്യസ്നേഹം സക്ലദാഗ്യങ്ങളുടെ ആരംഭം 
3, വിശുദ്ധപദത്തിലേക്കു സന്യാസവഴി 
പെങ്ങളെഷോലെ ആകാന്‍ 

സന്ന്യാസം തന്റെ സ്വന്തവഴി 





മാതാപിതാക്കളുടെ സ്വാധീനം 





വ്യക്തികള്‍ പ്രചോദനമായഷോള്‍ 





ബലഹീനതകളെ മറികടന്ന്‌... 
മത്തായിയുടെ മാതൃകയില്‍... 

4. ക്ഷമാശീലനത്തിന്റെ സഹനസരണി 
അഷനില്‍നിന്നു പഠിച്ചത്‌ 





ജ്യേഷ്ഠന്റെ കുഠിനശിക്ഷണത്തില്‍നിന്നു ലഭിച്ചത്‌ 


21 





ജന്മനാ വാശിക്കാരന്‍ 
വഴിത്തിരിവായ ചില അനുദവങ്ങള്‍ 
അതിസഹനം ക്ഷമാശീലനം 
വിഷാദദാവത്തെയും മറികടന്ന്‌ 
ആരോടും പക്യില്ലാതെ 
സഹനശേഷി ശാരീരികസഹനത്തിലും 
രമ്യതയുടെ ദുതനായ്‌ പരിശീലനവഴിയില്‍ 





സത്യവഴിയില്‍ ഒരു നിത്വസഞ്ചാരി 
സത്യസ്നേഹത്തിന്റെ അടിസ്ഥാനം എളിമ 





സത്യസ്നേഹം വിശുദ്ധജീവിതത്തിന്റെ അടിസ്ഥാനം 





വി. തോമസ്‌ മുറിന്റെ വഴിത്താരയില്‍ 
പണിതീരാത്ത വീടിന്റെ സാക്ഷ്യം 





സമഭാവനയുടെ ശാന്തസമുദ്രം 
ആത്മീയതയിലെ പ്രവാചക്കചെതന്യം 

പരിശീലിതരില്‍ സത്യസന്ധതയുടെ മുദ്ര പതിക്കാന്‍ 
പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ അവിരാമമായ അന്തര്‍ധാര 
അഷന്റെ വഴിയില്‍ മകന്‍ 

അമ്മ കാണിച്ച വഴിയില്‍ 

അമ്മയറിയാത്ത വഴിയില്‍ മകന്‍ 

ഇട്ടുഷുണ്ണിയുടെ ഉപകാരസ്മരണകള്‍ 

വെടിക്കെട്ടു തകര്‍ത്താലും നമസ്‌കാരം മുടങ്ങില്ല 
ദൈവവിചാരം പ്രവൃത്തി 

തിരുസന്നിധിയില്‍ ഇരവുപക്ഷുകള്‍ 

തിരുസന്നിധിയില്‍ സ്വയംമറന്ന്‌ 

വഴിപെടലിന്റെ സുകൃത്മാര്‍റ്ഗം 

അനുസരണം ഒരു തിരുബലി 

അനുസരണം ഒരു ശിശുവിനെഷോലെ 

തുറ്വിയില്‍ തിളങ്ങുന്ന അനുസരണം 

മറിയിലും ഓര്‍മ്മയുടെ അവശേഷിഷായ്‌ അനുസരണം 


63 
63 
67 
69 
HL 
72 
75 
75 
TT 
79 
80 
89 
91 
93 
96 
99 
99 
105 
104 
106 
108 
109 
110 
112 
114 
114 
115 
116 
119 


ബന്ധങ്ങളെ പവിത്രത്ലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ 
ആത്മീയതയില്‍ ചാലിച്ചെടുത്ത കുടുംബബന്ധം 
ആത്മാവില്‍ ഹൃദയങ്ങള്‍ കണ്ടുമുട്ടിയഷോള്‍ 
സഖിത്വവും സന്ന്യാസ്രബഹ്മചര്യവും 

ദാരിദ്യം നിറവിന്റെ അനുഗ്രഹം 

മുടിയണിയാതെ ഒരു തിരുവിരുന്ന്‌ 
ദാരിദ്രസ്നേഹമെന്ന സവിശേഷക്ൃപ 

നിറഞ്ഞ പ്രതിക്ഷയോടെ സന്ന്യാസത്തിലേക്ക്‌ 





ആന്തരികദാവത്തിന്റെ അടയാളങ്ങള്‍ 

25 പൈസയ്ക്കു പരിഹാരം 

മടിയില്‍ കുനമുള്ളവനേ വഴിയില്‍ ഭയമുള്ളു 

ഉഹു ചേര്‍ക്കാത്ത കുഞ്ഞി മുതല്‍ പഴയ സാമ്പാറു വരെ 
തുലനാവസ്ഥയില്‍ പ്രതിക്രിക്കുമ്പോള്‍ 

നഷ്ടങ്ങളില്‍ അക്ഷോഭ്യനായി 

സംഘാതസാക്ഷ്യത്തിനു പ്രചോദനം 

ദരിദ്രരുടെ സ്നേഹിതന്‍ 

സ്ഥിത്പ്രജ്ഞനും മുക്തപുരുഷനും 

പരിമളം പരത്തിയ പുണ്വഷുമരം 

അഴകില്ല, ആകാഭദംഗിയില്ല, അകം മുഴുവന്‍ അഴകാണ്‌ 
വിശ്വാസവെളിച്ചത്തില്‍ വസിച്ചവന്‍ 

പ്രസ്നേഹത്തില്‍ ചരിച്ചവന്‍ 

കായികാദ്ധ്വാനം ആത്മീയപുരോഗതിക്ക്‌ 

പ്രകൃതി ഒരു അനുദുതിയായ്‌ 
അയക്കദെടുന്നതിനുള്ള അന്തര്‍ദ്ദാഹം 
അംബികാപുരിലേക്ക്‌... 

അട്ടഷാടിയില്‍ സ്വപ്നസ്ധാക്ഷാത്ക്കാരം 

നാഥാ, അയച്ചാലും... 

വിശുദ്ധപദത്തിന്റെ പ്രേഷിതമാനം 


121 

124 
150 
136 
157 
TSF 
1358 
140 
141 

142 
143 
144 
145 
146 
147 
149 
149 
152 
152 
155 
137 
160 
162 
164 
165 
165 
168 
168 


16. 
17. 


വിവേചനബുദ്ധിയുളള ദൈവവിളി പ്രേഷിതന്‍ 
എല്ലാ ദൈവവിളികളും മഹനിയം 
വിവേചനയെന്ന സവിശേഷസിദ്ധി 
അതിജീവനത്തിന്റെ മാര്‍ഗ്ഗദര്‍ശി 








വിവേക്മതിയായ പരിശീലകന്‍ 
അര്‍ത്ഥിക്കള അറിയുന്നവന്‍ 
ഹൃദയംകൊണ്ടു ശ്രവിക്കുന്നവന്‍ 
വിവേക്മതിയായ മാതാവ്‌ 
കുനിവോടെ കരുത്തോടെ 


വികാരത്തോടെ വിവേകത്തോടെ 
കൃപാധാരയിലേക്കു വഴിയൊരുക്കുന്നവന്‍ 





മനസ്സും ശരീരവും ദൂര്‍ബ്ലമായഷോള്‍ 





ദൈവകൃപയുള്ള കുമ്പസാരക്കാരന്‍ കരുതലുള്ള മാര്‍ഗ്ഗദര്‍ശി 
തേടിവന്നു കാത്തിരിക്കുന്ന നല്ലിടയന്‍ 
കരുതലിന്റെ ധാരാളഹൃദയന്‍ 








3 


ഹഗമിക്കുന്ന ആത്മപാലകന്‍ 

മങ്ങിയ ഓര്‍മ്മയിലും പ്രജ്ജ്യലമായ ചൈതന്യം 
മറവിയുടെ ആത്മീയതയും രസകരക്ഥകളും 
സ്വയം അംഗീകരിച്ച ആത്മജ്ഞാനി 

ദൈവവും സഹോദരങ്ങളും ഒഴികെ... 
ഉറങ്ങിയും മറന്നും 

കുത്തുന്ന മെഴുകുതിരി കറാഷ്‌ ആയഘോള്‍ 
തന്നെത്തന്നെയും മറന്നുപോയഷോള്‍ 

ഒരു രസമില്ലാത്ത കഥ 

സ്വര്‍ഗത്തില്‍ ഒരു പു വിരിയുന്നു 

ബ. ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതനാള്‍വഴികള്‍ 


170 
171 
172 
175 
178 
179 
179 
180 
181 
182 
185 
186 
188 
192 
195 
194 
196 
199 
199 
200 
201 
202 
202 
205 
204 
207 








അവതാരിക 
(രണ്ടാം പതിപ്പ്‌) 


1983 മുതല്‍ വളരെ അടുത്തു പരിചയമുള്ള ബഹുമാനപ്പെട്ട ഡണ്‍സ്റ്റന 
ച്ചന്‍ എന്റെ നവസന്ന്യാസഗുരുവും ആധ്യാത്മനിയന്താവും എന്നതി 
നുമപ്പുറം സി.എം.ഐ. സന്ന്യാസ ജീവിതത്തില്‍ ഒരു തുറന്ന പാഠപു 
സ്തകവും ആത്മാവില്‍ ഉറപ്പു പകരുന്ന വഴികാട്ടിയുമായിരുന്നു. ലവ 
ലേശം കലര്‍പ്പില്ലാത്തതും തനിമയാര്‍ന്നതുമായ ഒരു സന്ന്യാസവൈ 
ദിക ജീവിതശൈലിയുടെ ഉടമയായിരുന്നു, ലളിതജീവിതത്തിനും 
നീതിനിഷ്ഠമായ കാഴ്ചപ്പാടുകള്‍ക്കും ആഴമേറിയ ദൈവാനുഭവത്തി 
നും സഹസന്ന്യാസികളുടെയും ശിഷ്യരുടെ ഇടയിലും പേരുകേട്ട 
ആദരണീയനായ ഡണ്‍സ്റ്റണ്‍ ഒലക്കേങ്കലച്ചന്‍. 

രണ്ടുവര്‍ഷക്കാലം നവസന്ന്യാസഗുരു എന്ന നിലയില്‍ അദ്ദേഹ 
ത്തോടൊപ്പം ആയിരിക്കുവാന്‍ കഴിഞ്ഞത്‌ എന്റെ സി.എം.ഐ. 
സന്ന്യാസ പരിശീലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി 
ഞാന്‍ തിരിച്ചറിയുന്നു. സ്ഥാപകപിതാക്കന്മാരുടെ സിദ്ധിയിലും 
കര്‍മ്മലീത്താ പാരമ്പര്യത്തിലും ഈന്നിയ ധ്യാനോപാസനയിലും ഞാന്‍ 
ആദ്യചുവടുകള്‍ വയ്ക്കുന്നത്‌ ഡണ്‍സ്റ്റനച്ചന്റെ കൈകള്‍ പിടിച്ചായി 
രുന്നു. ഈ പാതയിലുള്ള യാത്രയിലും വളര്‍ച്ചയിലും ഉലച്ചിലുകള്‍ 
ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും ഉറപ്പുള്ള ഒരു അടിസ്ഥാനമിടാന്‍ 
അദ്ദേഹത്തിന്റെ പ്രോജ്വലമായ ജീവിതമാതൃക എന്നെ സഹായിച്ചു 
എന്നത്‌ അഭിമാനത്തോടെ ഞാന്‍ അനുസ്മരിക്കുന്നു. 

ഡണ്‍സ്റ്റനച്ചന്‍ നീണ്ട മണിക്കൂറുകള്‍ ദിവ്യകാരുണ്യ സന്നിധിയില്‍ 
ആയിരിക്കുന്നത്‌ ഇന്നും ദീപ്തമായ ഒളിമങ്ങാത്ത ഓര്‍മ്മയാണ്‌. 
സ്വയം ത്യജിക്കാനും അപരനെ വളര്‍ത്താനും ഉതുകുന്ന മനോഭാവം 
സ്വന്തമാക്കാന്‍ ഡണ്‍സ്റ്റനച്ചനു കഴിഞ്ഞത്‌ അദ്ദേഹത്തിന്റെ നിതാന്ത 
മായ പ്രാര്‍ർത്ഥനയില്‍നിന്നും ധ്യാനത്തില്‍നിന്നും ഉയിര്‍ക്കൊണ്ട 


ദൈവാനുഭവത്തിന്റെ ബഹിര്‍സ്‌ഫുരണമായിരുന്നു. ഒരു തപസ്യ 
കണക്കേ ശ്രവണ-മനന-നിധിധ്യാസനത്തില്‍ ഏറ്റം സ്വാഭാവികമായി 
പങ്കുചേരുവാന്‍ സാധിക്കുമായിരുന്ന അദ്ദേഹം ആധ്യാത്മികശാസ്ത്ര 
ത്തില്‍ ഈന്നിയ നിര്‍ദ്ദേശങ്ങള്‍ക്കൊപ്പം തന്റെ ജീവിതാനുഭവത്തില്‍ 
ചാലിച്ച പാഠങ്ങളും വ്യക്തിപരമായ പങ്കുവെക്കലുകളില്‍ പകര്‍ന്നുത 
രുമായിരുന്നു. ദൈവവചനത്തില്‍ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകള്‍ 
വളര്‍ത്തിയെടുക്കുന്നതിനും, ആ കാഴ്ചപ്പാടുകള്‍ക്കനുസൃതമായ ഒരു 
ക്രിസ്തീയ സന്ന്യാസജീവിതശൈലി രൂപപ്പെടുത്തുന്നതിനും അദ്ദേ 
ഹത്തിന്‌ സാധിച്ചത്‌ രാപകലില്ലാതെ അദ്ദേഹം സ്വന്തമാക്കിയ ധ്യാന 
തപസ്യയുടെയും ദൈവാനുഭവത്തിന്റെയും ഫലപ്രാപ്തിയാണ്‌. 

ആഘോഷങ്ങളും ആഡംബരങ്ങളും തന്റെ ജീവിതത്തിലേക്ക്‌ 
ക്ഷണിക്കാന്‍ കഴിയാത്ത ഡണ്‍സ്റ്റനച്ചന്‍ ഏറ്റം എളിയ ഒരു ജീവിത 
ശൈലി സ്വീകരിക്കുകയും, സ്വതസിദ്ധമായി പാവങ്ങളോട്‌ പക്ഷം 
ചേരുകയും ചെയ്തത്‌ എന്നെ ഒരിക്കലും അത്ഭുതപ്പെടുത്തിയിട്ടില്ല. 
ഏതാനും മാസങ്ങള്‍ അദ്ദേഹത്തോടൊപ്പം ഒരു ഗ്രാമന്തരീക്ഷത്തത്തില്‍ 
ഏറ്റം കുറഞ്ഞ സൌകര്യങ്ങളോടുകൂടെ എനിക്ക്‌ ജീവിക്കാന്‍ കഴിഞ്ഞ 
തും ഒരു അനന്യസനഭാഗ്യമായി ഞാന്‍ കാണുന്നു. കുറവുകളുടെ 
മധ്യത്തിലും അല്ലലുകളും അലച്ചിലുകളും ഡണ്‍സ്റ്റനച്ചന്‌ അന്യമായി 
രുന്നു. ദൈവപരിപാലനയിലുള്ള അദ്ദേഹത്തിന്റെ ആഴമേറിയ വിശ്വാ 
സവും സഹസന്ന്യാസികളോടുള്ള കറയറ്റ സൌഹൃദവും എനിക്കേറെ 
പ്രചോദനാത്മകമായിരുന്നു. ദൈവത്തെ പിതാവായി കാണുന്നതിനും 
ആ പിതാവില്‍ കണ്ണുംപൂട്ടി വിശ്വസിക്കുന്നതിനും ഡണ്‍സ്റ്റനച്ചന്‌ കഴി 
ഞ്ഞിട്ടുണ്ടെങ്കില്‍, ആ സരണിയില്‍ മറ്റുള്ളവരെ വഴിനടത്തുവാന്‍ 
സാധിച്ചിട്ടുണ്ടെങ്കില്‍ അതിന്റെ അടിസ്ഥാനം തന്റെ ആഴമേറിയ 
ക്രിസ്തീയദൈവാനുഭവമല്ലാതെ മറ്റൊന്ന്‌ കണ്ടെത്തുക നമുക്കു 
അസാധ്യമാണ്‌. 

2020 നവംബര്‍ 27-ാം തീയതി ഡണ്‍സ്റ്റനച്ചന്റെ ജന്മശദാബ്ദി 
കൊണ്ടാടുന്ന വേളയില്‍ ഈ ഓര്‍മ്മക്കുറിപ്പുകള്‍ കോറിയിടുമ്പോള്‍ 
എന്നെ ഞാനാക്കുന്നതില്‍, എന്റെ സന്ന്യാസവൈദിക വിളിയില്‍ 
എന്നെ ആഴപ്പെടുത്തുന്നതില്‍ നിര്‍ണായക പങ്കുവഹിച്ച എന്റെ 
പുണ്യചരിതനായ ഗുരുവച്ചനെ ഏറെ നന്ദിയോടെ ദൈവസന്നിധി 
യില്‍ അനുസ്മരിക്കുന്നു. ഡണ്‍സ്റ്റനച്ചനാകുന്ന സുകൃതസരണി കൂടു 
തല്‍ ദീപ്തമാക്കാന്‍, ഇനിയും ധാരാളം പേര്‍ക്ക്‌ പ്രത്യാശയോടുകൂടെ 


ഈ പാതയിലൂടെ ചരിക്കുവാന്‍ പ്രചോദനമേകുന്നതിനു ലളിതമായ 
ഈ ആഘോഷവേളകള്‍ കളമൊരുക്കട്ടെയെന്ന്‌ ആഗ്രഹിക്കുന്നു. 

ഈ പുണ്യാത്മാവിനെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രം തയ്യാറാക്കു 
കയെന്ന ശ്രമകരമായ സല്‍കര്‍മ്മം ഏറ്റം ഉചിതമായ രീതിയില്‍ പൂര്‍ 
ത്തീകരിച്ച ഡണ്‍സ്റ്റനച്ചന്റെ പ്രേഷ്ഠ ശിഷ്യരിലൊരാളാണ്‌ ബഹുമാന 
പ്പെട്ട പോളി പയ്യപ്പിള്ളിയച്ചന്‍. “സുതാര്യം സുന്ദരം” എന്ന ശീര്‍ഷക 
ത്തോടുകൂടെ 2014-ല്‍ പ്രകാശനം ചെയ്ത ഡണ്‍സ്റ്റനച്ചന്റെ ജീവചരി 
ത്രം അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച്‌ പുനഃപ്രകാശ 
നം ചെയ്യുമ്പോള്‍ സി.എം.ഐ. പ്രേഷിത പ്രവിശ്യ ഒത്തിരിയേറെ 
നന്ദിയും കടപ്പാടും പോളി പയ്യപ്പിള്ളിയച്ചനോട്‌ അറിയിക്കുന്നു. 
ഏറ്റം ആദ്യമായി രചിക്കപ്പെട്ട ജീവചരിരതം എന്ന നിലയില്‍ ഈ 
പുസ്തകരചനയും അതിന്റെ പ്രകാശനവും ഏറെ ദുഷ്കരമായിരുന്നു 
എന്ന്‌ ഞാന്‍ തിരിച്ചറിയുന്നു. ആധികാരിക രേഖകളെയും, ഡണ്‍സ്റ്റന 
ച്ചനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബാംഗങ്ങളും സഭാംഗങ്ങളുമടങ്ങി 
യ ഒരു വലിയ സമൂഹത്തില്‍നിന്നും ലഭിച്ച അറിവിനെയും അനുഭവ 
ങ്ങളെയും അടിസ്ഥാനമാക്കി ഏറ്റം സമ്യക്കായ ഒരു രേഖാചിത്രം 
രചിക്കുക എന്നത്‌ ഏറെ ശ്രമകരമായ ഒരു കര്‍മ്മമാണെന്ന്‌ നിസ്സംശ 
യം പറയാനാകും. എങ്കിലും തനിക്കേറ്റം പ്രിയപ്പെട്ട ഗുരുവച്ചനോടു 
ള്ള നന്ദിസൂചകമായി പോളിയച്ചന്‍ ഈ ജീവചരിത്രത്തിന്റെ രണ്ടാം 
പതിപ്പ്‌ തയ്യാറാക്കി പൊതുജനസമക്ഷം സമര്‍പ്പിക്കുമ്പോള്‍, ഇതു 
വഴിയായി ഡണ്‍സ്റ്റനച്ചനാകുന്ന വിശ്വാസത്തിന്റെ, ആഴമേറിയ പ്രാര്‍ 
ത്ഥനാനനുഭവത്തിന്റെ, എളിയ ജീവിതശൈലിയുടെ, സുവിശേഷാധി 
ഷ്ഠിതമായ നീതിനിഷ്ഠയുടെ ദീപ്തി കൂടുതല്‍ ശോഭ പകരട്ടയെ 
ന്നും ആശംസിക്കുന്നു. 

തന്റെ ഇഹലോകജീവിതത്തിന്റെ അന്ത്യത്തില്‍ സ്വയം തിരിച്ചറി 
യുവാന്‍ കഴിയാത്ത വിധം മറവിരോഗം ഡണ്‍സ്റ്റനച്ചനെ ബാധിച്ചപ്പോഴും 
ഈശോയെ മറക്കുവാന്‍ കഴിയാത്തവിധം അദ്ദേഹം തീര്‍ത്തും 
ഒരു മഹായോഗിയായി തീര്‍ന്നുവെന്നത്‌ ദൈവതിരുമുമ്പില്‍ കൃതാര്‍ 
ത്ഥതയോടെ അനുസ്മരിക്കുന്നു. വിശുദ്ധിയുടെ പടവുകള്‍ ചവിട്ടിക്ക 
യറുവാന്‍ നന്നേ ചെറുപ്പത്തില്‍തന്നെ തീരുമാനിക്കുകയും, തന്റെ 
സന്ന്യാസവൈദിക ജീവിതചര്യയില്‍ ഈ തീരുമാനത്തെ നിതാന്തം 
വളര്‍ത്തുകയും, ജീവിതാന്ത്യത്തില്‍ ദൈവസന്നിധിയില്‍ സ്വീകരിക്ക 
പ്പെടുകയും ചെയ്ത ഡണ്‍സ്റ്റനച്ചനാകുന്ന ഈ ജീവിതനൈവേദ്യം 


വിശുദ്ധിയുടെ പരിമളം പരത്തി പരിലസിക്കട്ടെയെന്നു പ്രാര്‍ത്ഥിക്കു 
ന്നു. തിരുസഭയുടെ ഉപരിവിശുദ്ധിക്കു ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതം കൂടു 
തല്‍ കരുത്തേകുമെന്ന്‌ പ്രതീക്ഷിക്കുന്നു. 


ഡണ്‍സ്റ്റനച്ചന്റെ ഫാ. സാജു ചക്കാലക്കല്‍ സി.എം.ഐ. 
ജന്മശതാബ്ദി പ്രൊവിന്‍ഷ്യല്‍, പ്രേഷിത പ്രവിശ്യ 


27 നവംബര്‍ 2020 
കോയമ്പത്തൂര്‍ 


മുഖമൊഴി 


“സുതാര്യം സുന്ദരം” ബ. ഡണ്‍സ്റ്റന്‍ ഒലക്കേങ്കിലച്ചന്റെ ജീവചരിത്ര 
മാണ്‌. അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകളാണ്‌ ഈ ഗ്രന്ഥത്തിന്റെ 
പ്രധാന ഉറവിടം. 

1953-56 കാലയളവില്‍ അമ്പഴക്കാട്‌ വി. അമ്മത്രേസ്യയുടെ ആശ്ര 
മാംഗമായിരുന്ന ഡണ്‍സ്റ്റനച്ചന്റെ ആദ്ധ്യാത്മിക പിതാവ്‌ ആശ്രമത്തി 
ന്റെ പ്രിയോരായിരുന്ന ബ. മലാഖിയാസ്‌ കണ്ണനായ്ക്കലച്ചനായിരു 
ന്നു. തന്റെ ആത്മീയപുത്രന്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞ മലാഖിയാസ 
ച്ചന്‍ ഓര്‍മ്മക്കുറിപ്പുകള്‍ എഴുതുവാന്‍ ഡണ്‍സ്റ്റനച്ചനോട്‌ ആവശ്യ 
പ്പെട്ടു. തന്റെ ജീവിതത്തില്‍ മാതാപിതാക്കള്‍ ചെലുത്തിയ സ്വാധീനം, 
വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയ അനുഭവങ്ങളും സംഭവങ്ങളും, തന്നെ 
നയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായ ബോദ്ധ്യങ്ങള്‍, വിശുദ്ധി 
ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തില്‍ കടന്നുചെന്ന പടികള്‍ തുടങ്ങി 
പലതും ആത്മീയപിതാവിന്റെ നിര്‍ദ്ദേശമനുസരിച്ചു കുറിച്ചുവച്ചു. 
നിയതമായ ക്രമങ്ങളില്ലാതെ ഓര്‍മ്മയില്‍ ഉദിച്ചുയരുന്നതനുസരിച്ച്‌, 
തന്റെ സ്വതസിദ്ധമായ സരളശൈലിയില്‍ തന്റെ പരമാര്‍ത്ഥഹൃദയം 
തുറന്നുവെച്ചു. 

ഒരു നോട്ടുപുസ്തകത്തിന്റെ 163 പുറങ്ങളില്‍ ചിതറിക്കിടക്കുന്ന 
സ്മരണകളെ അവയുടെ ആത്മാവ്‌ നഷ്ടമാകാതെ ഈ ഗ്രന്ഥകാരന്‍ 
വിഷയമനുസരിച്ചു വേര്‍തിരിച്ചു. ശീര്‍ഷകാടിസ്ഥാനത്തില്‍ ഒരുമിച്ചു 
ചേര്‍ത്തു. സമാനങ്ങളും പരസ്പരബന്ധികളുമായ ചിന്തകളും സംഭവ 
ങ്ങളും ബോധധാരക്രമത്തില്‍ കോര്‍ത്തിണക്കി. ചുരുക്കം ചില 
വാക്കുകള്‍ മാറ്റിപ്രതിഷ്ഠിച്ചു. വാക്യങ്ങളുടെ ഘടനമാറ്റി. ഖണ്ഡികക 
ളായിതിരിച്ചു. ഇടയില്‍ സി.എം.ഐ. സഭാംഗങ്ങളും ഡണ്‍സ്റ്റനച്ച 
ന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സംഭാവന ചെയ്ത ഡണ്‍ 
സ്റ്റന്‍ സ്മരണകളെ ചേരുംപടി വിളക്കിച്ചേര്‍ത്തു. അങ്ങനെ “സുതാ 
ര്യം സുന്ദരം” രൂപംകൊണ്ടു. 


സാധാരണ ജീവചരിത്രത്തില്‍നിന്നു വിപരീതമായി ചരിത്രപുരു 
ഷന്‍ ഇവിടെ ആത്മകഥയിലെന്നപോലെ ദീര്‍ഘമായി സംസാരിക്കു 
ന്നു. ആ പുണ്യാത്മാവിന്റെ ഹൃദയത്തില്‍ നിന്നൊഴുകുന്ന ലളിതശൈ 
ലിയിലുള്ള സ്വയംപ്രകാശനം വായനക്കാര്‍ക്ക്‌, പ്രത്യേകമായി അദ്ദേ 
ഹത്തിന്റെ ചിരപരിചിതര്‍ക്കു കൂടുതല്‍ സ്വീകാര്യവും ആസ്ധാദ്യവുമാ 
ക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്‌. 

ഡണ്‍സ്റ്റനച്ചന്റെ ജീവചരിതരചനയെന്ന വിശുദ്ധകര്‍മ്മത്തിനു 
എന്നെ ഭരമേല്പിച്ചതു പ്രേഷിത്രപവിശ്യയുടെ മുന്‍പ്രവിശ്യാശ്രേഷ്ഠ 
നായ ബ. ആന്റണി പുത്തനങ്ങാടിയച്ചനാണ്‌. പുസ്തകം പ്രസിദ്ധീക 
രിക്കുന്നതിനുള്ള നിയോഗം ബ. വിന്‍സന്‍ മൊയലനച്ചന്റെ നേതൃത്വ 
ത്തിലുള്ള പ്രവിശ്യാശ്രേഷ്ഠസംഘം പൂര്‍ത്തിയാക്കി. ഈ രണ്ടാം 
പതിപ്പിന്‌ അവതാരികയെഴുതി അനുഗ്രഹിച്ചത്‌ സി.എം.ഐ. പ്രേഷിത 
പ്രവിശ്യയുടെ ശ്രേഷ്ഠന്‍ ബ. സാജു ചക്കാലയ്ക്കലച്ചനാണ്‌. ഡേവിഡ്‌ 
സ്മൃതി മനോഹരമായ മുചിത്രമൊരുക്കി. കൊച്ചി വിയാനി പ്രിന്റിങ്ങ്സ്‌ 
പുസ്തകത്തിന്റെ അച്ചടി ഭംഗിയായി നിര്‍വ്വഹിച്ചു എല്ലാവര്‍ക്കും 
ഹൃദയം നിറഞ്ഞ നന്ദി! 

“സുതാര്യം സുന്ദരം” ഒരു തുടക്കം മാത്രമാണ്‌. ഡണ്‍സ്റ്റനച്ചന്റെ 
കൂടെക്കഴിഞ്ഞവര്‍, ആ ജീവിതം അടുത്തുനിന്ന്‌ ആസ്വദിച്ചനുഭവിച്ച 
വര്‍, അദ്ദേഹത്തിന്റെ വാക്കുകളും സാന്നിദ്ധ്യവും സ്വന്തം ജീവിതത്തില്‍ 
അനുഗ്രഹവും മാതൃകയുമാക്കി പകര്‍ത്തിയവര്‍ ഏറെപേര്‍ അവരുടെ 
ഓര്‍മ്മകള്‍ ഇനിയും പങ്കുവയ്ക്കേണ്ടതായുണ്ട്‌. ഈ പുസ്തകം 
അതിനു പ്രേരണയായിത്തീരണമെന്ന്‌ ആഗ്രഹിക്കുന്നു! ആശംസിക്കുന്നു! 

എല്ലാവരേയും ദൈവം ഡണ്‍സ്റ്റനച്ചനിലൂടെ സമൃദ്ധമായി അനു 
ഗ്രഹിക്കട്ടെ! 

സ്നേഹപൂര്‍വ്വം 
ഫാ. പോളി പയ്യപ്പിള്ളി സി.എം.ഐ. 








അവതാരിക 
(ഒന്നാം പതിപ്പ്‌) 








വിശുദ്ധര്‍ ജന്മംകൊള്ളുകയല്ല രൂപംകൊള്ളുകയാണ്‌ എന്ന ബോദ്ധ്യ 
ത്തിലേക്ക്‌ അനുവാചകരെ നയിക്കുന്ന ഗ്രന്ഥമാണ്‌ ബഹു. ഡണ്‍സ്റ്റ 
നച്ചന്റെ ആത്മകഥാംശ സമ്പുഷ്ടമായ “സുതാര്യം സുന്ദരം” എന്ന 
ജീവചരിത്രം. ഗ്രന്ഥകര്‍ത്താവായ ഫാ. പോളി പയ്യപ്പിള്ളി മുഖമൊഴി 
യില്‍ വ്യക്തമാക്കിയിരിക്കുന്ന പോലെ ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ 
ആത്മീയ പിതാവിന്റെ നിര്‍ദ്ദേശമനുസരിച്ച്‌ എഴുതിവച്ച ഓര്‍മ്മക്കുറി 
പ്പുകളാണ്‌ രചനയുടെ പ്രധാന ഉറവിടം. അതോടൊപ്പം അടുത്ത്‌ ഇട 
പഴകിയവരുടെ അനുഭവങ്ങളും ഓര്‍മ്മകളും. ഒരു ആത്മീയ സുഹ്യ 
ത്ത്‌ നിഷ്കളങ്കമായി തന്നെത്തന്നെ നമ്മുടെ മുന്നില്‍ തുറന്നുവച്ചിരി 
ക്കുന്ന അനുഭൂതിയിലേക്കാണ്‌ പുസ്തകം നമ്മെ ക്ഷണിക്കുന്നത്‌. 
പാലക്കാടിന്റെ മണ്ണില്‍ അന്തിമവിശ്രമം കൊള്ളുന്ന ഈ പുണ്യാത്മാ 
വിന്റെ ജീവിതത്തില്‍ നാം കണ്ടറിഞ്ഞിട്ടുള്ള സുകൃതങ്ങളും ഉറച്ച 
ബോദ്ധ്യങ്ങളും രൂപപ്പെട്ടതിന്റെ സുതാര്യചരി്രം, പലപ്പോഴും നമ്മുടെ 
ആത്മീയ വളര്‍ച്ചാവഴികളുടെ നേര്‍ക്കാഴ്ചയായിത്തീരുന്നു എന്നതാ 
ണ്‌ സത്യം. നമ്മളിലൊരുവന്റെ പച്ചയായ ജീവിതം ആത്മീയ ലഹരി 
നല്കുന്ന മേല്ത്തരം വീഞ്ഞായിരുന്നുവെന്നു തിരിച്ചറിയുന്ന അനുഭവം. 

ബലഹീനതകളെ അതിജീവിക്കാന്‍ ഉതകുന്ന ഉപായങ്ങളും പരി 
ശീലനങ്ങളും നിര്‍ദ്ദേശിക്കുന്ന ആധുനിക മനഃശാസ്ത്രത്തിന്റെ കാല 
ഘട്ടത്തില്‍ ധീരമായി ബലഹീനതകളെ സ്വീകരിക്കുകയും കൃപാസ്വീ 
കരണത്തിനുള്ള പാത്രങ്ങളായി ദൈവസന്നിധിയില്‍ സമര്‍പ്പിക്കുക 
യും ചെയ്ത അച്ചന്‍ വേറിട്ട ഒരു ആത്മീയക്കാഴ്ച തന്നെയാണ്‌ പ്രധാ 
നം ചെയ്യുന്നത്‌. കുറവുകളുള്ളവര്‍ തന്നിലേക്കു തന്നെ പിന്തിരിയു 
വാന്‍ ശ്രമിക്കുമ്പോള്‍ ആത്മീയ സാധനയുടെ ഒരു നവജാലകം തുറ 
ന്ന്‌, ദൈവാനുഭവത്തിലേക്കു പ്രവേശിച്ച അച്ചന്‍ അത്തരക്കാര്‍ക്ക്‌ 


പ്രത്യാശയുടെ ഒരു ദീപനാളമാണ്‌. ദൈവം ശിശുസഹജമായ നിഷ്ക 
ളങ്കത പാലിക്കുന്നവര്‍ക്ക്‌, ബുദ്ധിമാന്മാരില്‍നിന്നുപോലും മറച്ചുവച്ച 
വിശുദ്ധ ജ്ഞാനം നല്‍കുമെന്ന വചനം ഡണ്‍സ്റ്റനച്ചനില്‍ അമ്പര്‍ത്ഥ 
മായി. സന്ന്യാസപരിശീലനവേദിയില്‍ ഈ ദിവ്യജ്ഞാനം തിളങ്ങു 
ന്നതിന്‌ എത്രയോ ശിഷ്യര്‍ സാക്ഷികളായിരിക്കുന്നു. സത്യമായതു 
വിശ്വസിക്കുക, വിശ്വസിച്ചതു പറയുക, പറഞ്ഞതു പ്രവര്‍ത്തിക്കുക, 
ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ബോധ്യത്തില്‍ “നീതി.” ഈ നീതിബോ 
ധം താന്‍ പരിശീലിപ്പിക്കുന്നവരില്‍ നിറഞ്ഞു കാണുവാന്‍ ആഗ്രഹിച്ച 
അച്ചന്‍, സത്യസന്ധത സന്ന്യാസികളുടെ അടിസ്ഥാന ഗുണമായിരി 
ക്കണമെന്നു നിരന്തരം അവരെ ഓര്‍മ്മപ്പെടുത്തി. ഈ സത്യസ്നേഹം 
അച്ചനെ ഒരു പ്രവാചകന്റെ സ്വരവും സാന്നിദ്ധ്യവുമാക്കി. ദീര്‍ഘകാലം 
അച്ചന്റെ ശുശ്രൂഷാ മേഖല സന്ന്യാസികളുടെ പരിശീലനമായിരുന്നു 
വല്ലോ. 

ക്ഷമയും ശാന്തതയും നിറഞ്ഞ ഒരു ആത്മീയ പിതാവിനെയും 
ദൈവകരുണയുടെ പ്രതിരൂപമായ ഒരു കുമ്പസാരക്കാരനെയും അച്ച 
നില്‍ കണ്ടെത്തിയവര്‍ നിരവധിയണ്‌. പാലക്കാട്‌ രൂപതയുടെ പ്രഥമാ 
ദ്യ്ൃക്ഷനായ മാര്‍ ജോസഫ്‌ ഇരിമ്പന്‍ പിതാവിന്റെ ദീര്‍ഘകാല കുമ്പ 
സാരക്കാരനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. പിതാവ്‌ തന്റെ ഉത്തരവാദി 
ത്വപൂര്‍ണ്ണമായ കാലഘട്ടത്തിലും മലമ്പുഴയിലെ വിശ്രമകാലഘട്ടത്തി 
ലും ഡണ്‍സ്റ്റനച്ചന്‍ കുമ്പസാരിപ്പിക്കണമെന്നു നിര്‍ബന്ധമായി ആവ 
ശ്യപ്പെട്ടിരുന്നു. എന്നാല്‍ ഓര്‍മ്മക്കുറവ്‌ അധികരിച്ച അച്ചന്‌ പിതാവി 
ന്റെ അവസാന നാളുകളില്‍ ആ ശുശ്രൂഷ നിര്‍വഹിക്കാനാകാതെ പോ 
യി. ഇത്‌ അഭിവന്ദ്യ ഇരിമ്പന്‍ പിതാവിനെ ഒത്തിരിയേറെ വേദനിപ്പി 
ച്ചിരുന്നു എന്നത്‌ എനിക്കു നേരിട്ടറിയാവുന്ന വസ്തുതയാണ്‌. പാല 
ക്കാട്‌ രൂപതയിലെ വൈദികരെ കുമ്പസാരിപ്പിക്കുന്നതും അവര്‍ ആവ 
ശ്യപ്പെടുമ്പോഴെല്ലാം ഇടവകകളില്‍ ആ കൂദാശ പരികര്‍മ്മം ചെയ്യാന്‍ 
ഓടിയെത്തുന്നതും അച്ചനു സന്തോഷകരമായിരുന്നു. പതിവായി 
അച്ചന്റെ അടുക്കല്‍ കുമ്പസാരിക്കുന്നവരുടെ ആത്മീയ വളര്‍ച്ച തന്റെ 
ഉത്തരവദിത്വമായി കരുതിയ അദ്ദേഹം ക്ഷീണം വകവക്കാതെ ദീര്‍ഘ 
നേരം പാപമോചനവേദിയില്‍ ചെലവഴിച്ചിരുന്നു. വൈദികരുടെ മദ്ധ്യ 
സ്ഥനായ വി. ജോണ്‍ മരിയ വിയാനിയുടെ അനുകരണീയ മാതൃക 
ഡണ്‍സ്റ്റനച്ചനിലും ശോഭിച്ചിരുന്നു. പാലക്കാട്‌ രൂപതയുടെ ആരംഭ 
വര്‍ഷമായ 1974-ല്‍ അച്ചന്‍ താവളം, ജെല്ലിപ്പാറ ഇടവകകളില്‍ ഫ്രസ്വ 
കാലം സേവനം ചെയ്തിരുന്നു എന്നതും നന്ദിയോടെ ഓര്‍ക്കുന്നു. 





തൃശൂര്‍ അതിരൂപതയിലെ പാവറട്ടി ഇടവകയില്‍ 1920-ല്‍ ജനിച്ച 
ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ വിശുദ്ധ ജീവിതത്തിന്‌ ഏറ്റവും കടപ്പെട്ടിരിക്കു 
ന്നത്‌ സ്വന്തം കുടുംബത്തോടാണ്‌ എന്നത്‌ വ്യക്തം. മാതാപിതാക്കളു 
ടെയും സഹോദരങ്ങളുടെയും മാത്യകാ ജീവിതങ്ങള്‍ അച്ചനില്‍ 
ചെലുത്തിയ സ്വാധീനം നിസ്സീമമാണ്‌. അനുസരണത്തിന്റെയും പരി 
ത്യാഗത്തിന്റെയും അരൂപി സന്യാസ സ്വീകരണത്തിന്‌ എത്രയോ മുന്‍ 
പുതന്നെ കുടുംബം വഴിയായി അച്ചനില്‍ എത്തിച്ചേര്‍ന്നിരുന്നു എന്ന 
ത്‌ ശ്രദ്ധേയമാണ്‌. ചെറുപ്രായത്തില്‍ വിശ്വസകാര്യങ്ങളില്‍ ലഭിച്ച പ്രോ 
ത്സാഹനം, സദ്ഗ്രന്ഥങ്ങള്‍ വായിക്കാന്‍ ലഭിച്ച അവസരങ്ങള്‍, ആത്മീയ 
ജീവിതത്തില്‍ മുന്നേറിയവരുടെ ജീവിതങ്ങളെക്കുറിച്ച്‌ ശ്രവിച്ച 
മതിപ്പു നിറഞ്ഞ സംഭാഷണങ്ങള്‍ ഇവയെല്ലാം ഡണ്‍സ്റ്റനച്ചനെ 
എത്രയധികം സ്വാധീനിച്ചുവെന്ന്‌ അച്ചന്‍ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന 
ത്‌ ശ്രദ്ധേയമാണ്‌. നമ്മുടെ കുടുംബങ്ങളില്‍ ഇത്തരം സാഹചര്യങ്ങള്‍ 
സംജാതമായാല്‍ നിരവധി ദൈവവിളികളും പുണ്യജീവിതങ്ങളും 
നമ്മുടെ സഭാസമൂഹത്തില്‍ രൂപംകൊള്ളുമെന്നതില്‍ സംശയമില്ല. 

“വലിയ മറവിക്കാരന്‍, എന്നാല്‍ ഈശോയെ മറക്കാത്ത മഹായോ 
ഗി.” ബഹു. ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതം നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. 
ജീവിതത്തില്‍ ദൈവവും അവിടുത്തെ ഇഷ്ടവുമാണ്‌ സുപ്രധാനം 
എന്നറിഞ്ഞ അച്ചന്‍ മറ്റെല്ലാ കാര്യങ്ങളും മറക്കുക പതിവായിരുന്നു. 
എന്നാല്‍ തന്റെ ദൈവവിളിയും അതു ആവശ്യപ്പെട്ടിരുന്ന ഉത്തരവാ 
ദിത്വങ്ങളും അപരനെക്കുറിച്ചുള്ള പരിഗണനയും ഒരിക്കലും മറന്നതു 
മില്ല. ഈ ജീവചരിത്രത്തിലൂടെ കടന്നുപോകുമ്പോള്‍ ഇക്കാര്യം 
നമ്മുടെ ഹൃദയങ്ങളില്‍ ആഴത്തില്‍ പതിയും എന്ന്‌ തീര്‍ച്ചയാണ്‌. 
അച്ചനെക്കുറിച്ചുള്ള മറവിക്കഥകള്‍ നിരവധിയുണ്ട്‌. അതില്‍ ചിലത്‌ 
ഈ പുസ്തകത്തില്‍ പോളിയച്ചന്‍ വിവരിക്കുന്നുമുണ്ട്‌. മറവിമൂലം 
നേരിട്ട എല്ലാ അപമാനവും വിശുദ്ധമായ വിനയത്തില്‍ അച്ചന്‍ സ്വീക 
രിച്ചു. മറവി വിശുദ്ധിക്കുള്ള ചവിട്ടുപടിയാക്കിയ ഡണ്‍സ്റ്റനച്ചന്‍ 
ദൈവതിരുച്ചിത്തപ്രകാരം വിശുദ്ധനെന്നു നാമകരണം ചെയ്യപ്പെടുന്ന 
പക്ഷം മറവിക്കാര്‍ക്കുള്ള പ്രത്യേക മദ്ധ്യസ്ഥനായി നിയോഗിക്കപ്പെ 
ട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. 

ഫാ. പോളി പയ്യപ്പിള്ളിയച്ചന്‍ പ്രത്യേകം അഭിനന്ദനം അര്‍ഹിക്കു 
ന്നു. അധികാരികള്‍ ഏല്പ്പിച്ച ഉത്തരവാദിത്വം വളരെ ശ്രദ്ധയോടെ 
അച്ചന്‍ നിര്‍വഹിച്ചിട്ടുണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്റെ ആത്മകഥയും മറ്റുള്ളവ 


രുടെ അനുഭവങ്ങളും സ്വന്തം ഉള്‍ക്കാഴ്ചകളും ഏറ്റവും മനോഹരമാ 
യി കോര്‍ത്തിണക്കിയപ്പോള്‍ “സുതാര്യം, സുന്ദരം” എന്ന പേര്‍ 
അമ്പര്‍ഥമാക്കുന്ന സുന്ദരവും ലളിതവുമായ ജീവചരിത്രമായി. ഈ 
ഗ്രന്ഥം അനേകര്‍ക്ക്‌ ആത്മീയ ഉണര്‍വിനും ആത്മീയ നവീകരണ 
ത്തിനും ഇടയാകട്ടെ എന്നു ഞാന്‍ ആശംസിക്കുന്നു. 


മാര്‍ ജേക്കബ്‌ മനത്തോടത്ത്‌ 
പാലക്കാട്‌ രൂപതാ മെത്രാന്‍ 

















ഡാണ്‍സ്റ്ൃനച്ചന്‍ 
ഉണ്ടായിരമുന്നെങ്കില്‍... 


(ഒന്നാം പതിപ്പ്‌) 


പുണ്യചരിതനായ ബ. ഡണ്‍സ്റ്റനച്ചന്റെ ജീവചരിത്രത്തിലൂടെ കടന്നു 
പോയപ്പോള്‍ അച്ചനോട എപ്പോഴുമുണ്ടായിരുന്ന ആദരവ്‌ പതിന്മടങ്ങാ 
യി വളര്‍ന്നു എന്നതാണ്‌ വാസ്തവം. വി. കൊച്ചുത്രേസ്യയുടെ “നവമാ 
ലിക്‌ വായിക്കുമ്പോഴുണ്ടാകുന്ന സുഖവും ആത്മീയാനുഭൂതിയും ലഭി 
ച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധനാകാന്‍ കൊതിച്ചു ജീവിച്ച ഒരു 
പുണ്യാത്മാവ്‌! 

ഞാന്‍ സഭയില്‍ ചേരുന്ന 1978-ല്‍ വരന്തരപ്പിള്ളി കൊവേന്തയിലെ 
പ്രിയോരച്ചനായിട്ടാണ്‌ എനിക്ക്‌ അദ്ദേഹവുമായുള്ള പരിചയം ആരംഭി 
ക്കുന്നത്‌. അമ്പഴക്കാട്‌ എന്റെ നവസന്യാസ കാലഘട്ടത്തില്‍ (1979-81) 
ഡണ്‍സ്റ്റനച്ചന്‍ പരിശീലന ടീമിലെ അംഗമായിരുന്നു. വീണ്ടും 1995-96-ല്‍ 
ഡണ്‍സ്റ്റനച്ചന്റെ സഹായിയായി കോയമ്പത്തൂര്‍ കൌണ്ടംപാളയം 
ലിറ്റില്‍ ഫ്ളവര്‍ മൈനര്‍ സെമിനാരിയിലും 1999-2001-ല്‍ എനിക്കു 
സഹായിയായി സരവണംപട്ടി അരുള്‍ മലര്‍ ഇല്ലത്തിലും 2006-ല്‍ അച്ച 
ന്റെ ഓര്‍മ്മ നഷ്ടപ്പെട്ട കാലയളവില്‍ അച്ചനെ ശുശ്രൂഷിച്ച്‌ കൊഴിഞ്ഞാ 
മ്പാറ സെന്റ്‌ തോമസ്‌ ആശ്രമത്തിലും ഇടപഴകുന്നതിന്‌ അവസരം 
ലഭിച്ചതു ജീവിതത്തിലെ പുണ്യപ്പെട്ട വര്‍ഷങ്ങളായി കണക്കാക്കുന്നു. 

കാണാന്‍ ആകര്‍ഷകത്യമില്ലെങ്കിലും പരിചയപ്പെടുന്നവര്‍ക്കു ഡണ്‍ 
സ്റ്റനച്ചന്‍ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനും ബഹുമാന്യനുമായിത്തീര്‍ന്നതി 
നു കാരണം അച്ചന്റെ ആത്മീയ സൌന്ദര്യമുള്ള വൃക്തിത്വമായിരിക്കാം. 
പൊതുചര്‍ച്ചകളില്‍ സി.എം.ഐ. സന്യാസനിയമങ്ങള്‍ക്ക്‌ എതിരായ 
ഒരു തീരുമാനമുണ്ടായാല്‍ വാചാലമായല്ലെങ്കിലും അദ്ദേഹത്തില്‍ 
നിന്നുയരുന്ന രോഷാകുലമായ ശബ്ദം ഇന്നും കാതുകളില്‍ മാറ്റൊലി 


കൊള്ളൂന്നു. അച്ചന്റെ കാലശേഷം യോഗങ്ങളില്‍ ചിലപ്പോഴൊക്കെ 
അദ്ദേഹത്തിന്റെ സാന്നിദ്ധ്യമുണ്ടായിരുന്നെങ്കില്‍ എന്നു കൊതിച്ചുപോ 
യിട്ടുണ്ട്‌. അത്രയേറെ പ്രവാചകത്വം നിറഞ്ഞ സാന്നിദ്ധ്യമായിരുന്നു ഡണ്‍ 
സ്റ്റനച്ചന്‍. 

വലിയ ബിരുദങ്ങള്‍ നേടിയിട്ടില്ലെങ്കിലും, ജീവിക്കുന്ന അനുഭവത്തില്‍ 
നിന്ന്‌ അച്ചന്‍ നല്‍കുന്ന ഉപദേശങ്ങള്‍ ആര്‍ക്കും സ്വീകാര്യവും ശാന്തി 
പകരുന്നവയുമായിരുന്നു. വിശുദ്ധനായ ഒരു വ്യക്തിയില്‍ നിറഞ്ഞുനി 
ന്നിരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിദ്ധ്യമാണ്‌ അദ്ദേഹത്തിന്റെ 
വാക്കുകളെ അത്രയേറെ ആസ്ധാദ്യകരമാക്കിയതെന്ന്‌ ഇന്നു തിരിച്ചറി 
യുന്നു. 

ഓര്‍മ്മ നഷ്ടപ്പെട്ടു കൂടെയുണ്ടായിരുന്ന കാലഘട്ടത്തിലെ ഒരനുഭ 
വം കുറിക്കുകയാണ്‌: വൈദിക വിദ്യാര്‍ത്ഥികളുടെ സ്വരം കേട്ടു നീങ്ങു 
ന്ന ഒരു വടക്കുനോക്കി യന്ത്രം പോലെയായിരുന്നു അന്ന്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍. മറ്റ്‌ യാതൊരു വികാരവും അച്ചനില്‍ പ്രകടമായിരുന്നില്ല. ഒരിക്കല്‍ 
ഒരു ബ്രദര്‍ ചെയ്ത ഒരു തെറ്റിനെ അല്പം കര്‍ക്കശമായി ഞാന്‍ 
ശാസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങ 
ളെ സംബന്ധിച്ച്‌ ഓര്‍മ്മകളോ വികാരങ്ങളോ ഇല്ലെന്നു കരുതപ്പെട്ടിരു 
ന്ന ഡണ്‍സ്റ്റനച്ചന്‍ പെട്ടെന്നു പ്രതികരിച്ചു: “കുട്ടികളെ ശാസിക്കാന്‍ 
അച്ചന്‌ ആരാണ്‌ അനുവാദം തന്നത്‌?” ഒരു കാലത്ത്‌ അനീതികള്‍ക്കെ 
തിരെ ശബ്ദമുയര്‍ത്തിയതിന്റെ അതേ തീവ്വത! 

അവസാനം വരെ കുട്ടികളോടൊപ്പമായിരുന്ന്‌, അവരോടൊപ്പം 
ജീവിച്ചു മതിവരാതെ നമ്മില്‍ നിന്ന്‌ അകന്നുപോയ ബ. ഡണ്‍സ്റ്റന 
ച്ചന്‍ വൈദിക വിദ്യാര്‍ത്ഥികളുടെ മദ്ധ്യസ്ഥനായി സ്വര്‍ഗ്ഗത്തില്‍ വസി 
ക്കുന്നു എന്നാണെന്റെ വിശ്വാസം. 

ഓര്‍മ്മക്കുറിപ്പുകള്‍ സമാഹരിച്ച്‌ അടുക്കും ചിട്ടയുമായി ക്രമീകരിച്ച്‌ 
ഒരാത്മീയ ഉണര്‍വ്വായി ഞങ്ങളുടെ മുമ്പില്‍ വിളമ്പിതന്ന ബ. പോളി 
പയ്യപ്പിള്ളിയച്ചനു നന്ദി; പ്രാർത്ഥനാശംസകൾ! 


കോയമ്പത്തൂര്‍ ഫാ. വിന്‍സന്‍ മൊയലന്‍ സി.എം.ഐ. 
2014 പ്രൊവിന്‍ഷ്യാള്‍, പ്രേഷിത പ്രവിശ്യ 








ഗദുരദുവന്ദനം! 


ഏവര്‍ക്കും പ്രിയങ്കരനായ പുണ്യപ്പെട്ട ഡണ്‍സ്റ്റനച്ചന്‍ 1956-1957 
കാലയളവില്‍ വരന്തരപ്പിള്ളി യോഗാര്‍ത്ഥി ഭവനത്തില്‍ എന്റെ ഗുരു 
ഭൂതനായിരുന്നു. അന്നാണ്‌ അദ്ദേഹം സന്ന്യാസവൈദിക പരിശീലന 
രംഗത്തേക്ക്‌ ആദ്യമായി കടന്നുവന്നത്‌. ഭക്തനും മിസ്റ്റിക്കുമായ 
ബ. എയ്മാര്‍ഡച്ചന്‍ തന്റെ പിന്‍ഗാമിയായി പ്രത്യേകം തെരഞ്ഞെടു 
ത്ത യോഗിവര്യന്‍. ജിതേന്ദ്രിയനും നിഷ്കാമകര്‍മ്മിയുമായ ഒരാളെ 
തന്റെ പരിശീലകനായി കണ്ടെത്തിയതില്‍ എന്റെ ഒന്നാം വര്‍ഷത്തെ 
റെക്റ്ററായിരുന്ന എയ്മാര്‍ഡച്ചന്‍ അതിവ സന്തുഷ്ടി പ്രകടിപ്പിച്ചതു 
ഞാനിന്നും ഓര്‍ക്കുന്നു. 

ഡണ്‍സ്റ്റനച്ചന്‍ പരിശീലനം നല്കിയ ആദ്യത്തെ ബാച്ചില്‍ ഉള്‍ 
പ്പെടുന്നതിനു വരം ലഭിച്ചതില്‍ ഞാന്‍ അഭിമാനിക്കുന്നു. ലോകം 
വിലമതിക്കുന്ന ഗുണഗണങ്ങളൊന്നും റെക്റ്ററച്ചന്‌ ഉണ്ടായിരുന്നില്ല. 
ആകാരഭംഗിയോ വാക്പാടവമോ തൊട്ടുതേച്ചിട്ടില്ലെന്നു പറയാം. 
പക്ഷേ ആ തനിമയാര്‍ന്ന വര്‍ത്തനരീതി എന്നെ ഹഠാദാകര്‍ഷിച്ചു. 
പുഞ്ചിരിക്കുന്ന മുഖം, വളച്ചുകെട്ടില്ലാത്ത സംസാരം, ആത്മാര്‍ത്ഥത 
യും നിഷ്കളങ്കതയും ഈറിയുതിരുന്ന വാക്കുകള്‍. ആരോടും വിരോ 
ധമില്ല; എന്നാല്‍ പ്രത്യേകമായ അടുപ്പവുമില്ല. ഓമനകളാകാന്‍ ആരേ 
യും അനുവദിക്കുകയുമില്ല. 

പോരായ്മകള്‍ ധാരാളമുണ്ടായിരുന്നു. മറവിയായിരുന്നു സുപ്രധാ 
നം. കവിയായ കെ. കെ. രാജാ പാടുകയുണ്ടായി. 

“മറവിതന്‍ മാറപ്പെടൂപ്പാല്‍ മാത്രം 

മറവിയുണ്ടായിട്ടില്ലിര്ര നാളും.” 

പക്ഷേ ഡണ്‍സ്റ്റനച്ചന്‍ ആ മാറാപ്പ്‌ ഏന്തുന്നവനായിരുന്നു. അക്കാ 
ര്യം ജീവചരിത്ര രചയിതാവായ ഫാ. പോളി പയ്യപ്പിള്ളി സ്വാരസ്യ 


ത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്‌. പക്ഷേ യോഗാര്‍ത്ഥികളുടെ സ്വഭാവവി 
ശേഷങ്ങളും ദൌര്‍ബ്ബല്യങ്ങളും മറന്നിരുന്നില്ല. കോണ്‍ര്ഥന്‍സിനു 
ചെല്ലുമ്പോള്‍ മുമ്പു പറഞ്ഞവയും നല്‍കിയ നിര്‍ദ്ദേശങ്ങളും തിരുത്ത 
ലുകളും അക്ഷരം പ്രതി ഓര്‍ത്തിരിക്കുന്നുണ്ടാകും. ആവശ്യപ്പെടു 
മ്പോള്‍ അവയെല്ലാം അഭ്യസിക്കുന്നതിനു ശ്രമിക്കുന്നുണ്ടോയെന്ന്‌ 
അന്വേഷിക്കുകയും ചെയ്യും. 

ഡണ്‍സ്റ്റനച്ചനു പരഹൃദയജ്ഞാനമുണ്ടെന്ന ഭീതി ചില യോഗാര്‍ 
ത്ഥികള്‍ക്കുണ്ടായിരുന്നു. തങ്ങള്‍ മറച്ചു വയ്ക്കുന്ന കാര്യങ്ങള്‍ അദ്ദേ 
ഹം കണ്ടുപിടിക്കുമോയെന്ന പരിശ്രമം. ആന്തരികമായ ഉള്‍ക്കാഴ്ച്ചയെ 
ന്ന വരം ദൈവം അദ്ദേഹത്തിനു നലകിയിരുന്നുവോ എന്നറിഞ്ഞുകൂ 
ടാ. എന്തായാലും ഗുരുവച്ചന്‍ അക്കാര്യം പുറത്തു പ്രകടിപ്പിച്ചിരുന്നില്ല. 

അന്തര്‍മുഖനും ലോകവിദ്വേഷിയുമായുമായിരുന്നില്ല ഡണ്‍സ്റ്റന 
ച്ചന്‍. യോഗാര്‍ത്ഥികളുടെ പുത്തന്‍ കാല്‍വയ്പ്പുകള്‍ക്കൊന്നും എതി 
രു നിന്നില്ലെന്നു മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവ 
രെ രണ്ടു ഗണമായി തിരിച്ചു രണ്ടു കയ്യെഴുത്തു ദിനപ്രതങ്ങള്‍ തുട 
ങ്ങുന്നതിനു പ്രചോദനമേകി. മത്സരബുദ്ധിയോടെ മൂന്നു മാസത്തോ 
ളം അവ അനുദിനം പുറത്തിറക്കുകയുണ്ടായി. അതുപോലെ രാത്രി 
ആശ്വാസസമയത്തിന്റെ അവസാനത്തെ 15 മിനിറ്റ്‌ അന്നത്തെ വിശുദ്ധ 
നെക്കുറിച്ച്‌ ഒരു ബ്രദര്‍ പ്രസംഗം പറയുന്നതും അതിനു ശേഷം സമൂ 
ഹം വിമര്‍ശനാത്മകമായി വിലയിരുത്തുന്നതുമായ സമ്്രദായം ഏര്‍ 
പ്പെടുത്തുകയുണ്ടായി. 

വ്യക്തിപരമായി വളരെയധികം വളരുന്നതിനു ഡണ്‍സ്റ്റനച്ചന്റെ 
കാലത്ത്‌ കഴിഞ്ഞുവെന്ന ചാരിതാര്‍ത്ഥ്യം എനിക്കുണ്ട്‌. വെറുതെ 
പുകഴ്ത്തുന്ന ശീലം ഗുരുവച്ചനില്ലായിരുന്നു. കോണ്‍ഫ്രന്‍സുകള്‍ വളരെ 
പ്രയോജനം ചെയ്തു. അനാവശ്യമായി ഒന്നിലും ഇടപ്പെട്ടിരുന്നില്ല. 
അക്കാലത്ത്‌ ആദ്യവര്‍ഷ വിദ്യാര്‍ത്ഥികളായിരുന്ന രണ്ടു മൂന്നു പേര്‍ 
ഇല്ലാത്ത അസുഖം അഭിനയിച്ചു വീട്ടിലേക്കു മടങ്ങിപ്പോവുകയുണ്ടാ 
യി. ഗുരുവച്ചനു സത്യമറിയാമായിരുന്നുവെന്നാണ്‌ എന്റെ ബോദ്ധ്യം. 
പക്ഷെ അദ്ദേഹം അവരെയാരേയും തടഞ്ഞില്ല. അവര്‍ക്കാര്‍ക്കും 
ദൈവവിളി ഇല്ലായിരുന്നുവെന്ന അന്തര്‍ജ്ഞാനമാകാം കാരണം. 

ഗുരുവച്ചന്റെ ജീവിതത്തില്‍ അതുല്യസ്ഥാനം അലങ്കരിച്ചിരുന്ന വി. 
തോമസ്‌ മൂറിനെക്കുറിച്ച്‌ ഉപദേശത്തില്‍ പറയുക പതിവായിരുന്നു. 
ഞാന്‍ ഓര്‍ക്കുന്ന മറ്റൊരു കാര്യം ദിവ്യകാരുണ്യസ്വീകരണത്തിനു 


ശേഷം 15 മിനിറ്റ്‌ ഉപകാരസ്മരണ നടത്തണമെന്ന നിബന്ധനയാണ്‌. 
അത്രയും സമയം ചെലവഴിക്കുക പലര്‍ക്കും വിരസവും വിഷമകരവു 
മായിരുന്നുവെങ്കിലും ആ നിയമം മാറ്റാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ തയ്യാറായില്ല. 
എന്റെ നവസന്ന്യാസകാലത്ത്‌ ബ. മലാഖിയാസച്ചനായിരുന്നു അ 
മ്പഴക്കാട്‌ കൊവേന്തയുടെ പ്രിയോര്‍. അദ്ദേഹം ഡണ്‍സ്റ്റനച്ചന്റെ സു 
പ്പീരിയറായിരുന്നപ്പോള്‍ അനുസരണത്തിന്റെ കല്പനയിന്‍കീഴ ചെറു 
പ്പകാലത്തെ ആത്മകഥ എഴുതുകയുണ്ടായി. രണ്ടു നോട്ടുബുക്കുകളി 
ലായി എഴുതപ്പെട്ട ഗ്രന്ഥം പ്രിയോരച്ചന്‍ എനിക്കു വായിക്കാന്‍ തന്നു. 
എന്റെ ആദ്ധ്യാത്മിക ഉന്നമനത്തിന്‌ ആ ആത്മകഥ സഹായകരമായി 
ത്തീര്‍ന്നു. അതില്‍ രേപ്പെടുത്തിയ ഒരു സംഭവം ഇപ്പോഴും ഓര്‍മ്മയി 
ലുണ്ട്‌ (അതോ ഗുരുവച്ചന്‍ സംഭാഷണമദ്ധ്യേ പറഞ്ഞതാണോ? തീര്‍ 
ച്ചയില്ല). ഒരിക്കല്‍ അപ്പന്‍ ഇട്ടുപ്പുണ്ണിക്ക്‌ ഒരു ഷര്‍ട്ട്‌ തയ്പ്പിച്ചു കൊടു 
ത്തു, ഇട്ടിരുന്നത്‌ വളരെ പഴയതായി പോയപ്പോഴാണ്‌ അപ്രകാരം 
ചെയ്തത്‌. ഷര്‍ട്ടും ധരിച്ചു നടന്നപ്പോള്‍ ബാലനെ സ്‌റ്റൈലുകാരനെ 
ന്നും നിഗളിയെന്നും ചിലര്‍ മുദ്ര കുത്തുകയുണ്ടായി. വാസ്തവത്തില്‍ 
അതിടാന്‍ അവനു താത്പര്യമുണ്ടായിരുന്നില്ല. നിര്‍ബന്ധിക്കപ്പെട്ടപ്പോള്‍ 
ഇട്ടുവെന്നു മാത്രം. ഇതരരുടെ വിലയിരുത്തലിനെപ്പറ്റി ഇട്ടുപ്പുണ്ണി 
ചിന്തിച്ചത്‌ ഇപ്രകാരമാണ്‌. ലോകത്തിന്റെതായ വിധിപ്രസ്താവനകള്‍ 
അമിത്രപ്രധാന്യം കല്പിച്ചിട്ടാവശ്യമില്ല. വെറും ബാലനായിരുന്നപ്പോള്‍ 
ചിന്തിച്ചെടുത്ത നിഗമനം എത്ര സത്യസന്ധം, ഗഹനം! നിസ്സാരകാര്യ 
ങ്ങള്‍ പോലും ആഴത്തില്‍ അപഗ്രഥനം ചെയ്തു ദൈവികകാഴ്ചപ്പാ 
ടില്‍ എത്തിച്ചേരാന്‍ ചെറുപ്പത്തിലേ ലഭിച്ച വരദാനമാണ്‌ ഡണ്‍സ്റ്റന 
ച്ചനെ മറ്റുള്ളവരില്‍നിന്നു വൃത്യസ്തനാക്കുന്നത്‌. ഈ ഗ്രന്ഥത്തില്‍ 
പോളിയച്ചന്‍ ധാരാളം സംഭവങ്ങള്‍ നിരത്തിവയ്ക്കുന്നുണ്ടല്ലോ. 
“സുതാര്യം സുന്ദരം” എന്ന ജീവചരിര്രത്തില്‍ വരച്ചു വച്ചിരിക്കുന്ന 
നഖചിത്രം താഴെപ്പറയുന്ന വാക്കുകളില്‍ സംഗ്രഹിക്കമെന്നു തോന്നു 
ന്നു. മറവി, കോപശീലം, അമിതമായ ഭയവും ലജ്ജയും, അലസത, 
കൃത്യനിഷ്ഠയില്ലായ്മ എന്നിവയായിരുന്നു ഇട്ടുപ്പുണ്ണിയില്‍ കണ്ടിരു 
ന്ന ചില പോരായ്മകള്‍. അവ തിരുത്തുന്നതിന്‌ ഭഗീരഥയത്നം 
തന്നെ ചെയ്തു ആ ബാലന്‍. മറവി മാരതം കുറയ്ക്കാനായില്ല; പ്രായ 
മേറുന്തോറും അതു വര്‍ദ്ധിച്ചു വന്നതേയുള്ളൂ. ഡണ്‍സ്റ്റനച്ചന്‍ അപ 
കര്‍ഷതാബോധമോ വിഷമമോ കൂടാതെ ആ പോരായ്മയെ അംഗീക 
രിച്ചിരുന്നു. മറവി മാറ്റാനാകാത്ത രോഗമായിരുന്നു. അതിന്‌ അദ്ദേഹത്തെ 


കുറ്റപ്പെടുത്താനാകില്ലല്ലോ. പക്ഷേ മറ്റുള്ള തെറ്റുകള്‍ക്കെതിരെയുള്ള 
പോരാട്ടം വീരോചിതം തന്നെ എന്നു പറയാം. ഡണ്‍സ്റ്റനച്ചന്റെ 
വിശുദ്ധിയെ വിളിച്ചോതുന്നതായി അക്കാര്യത്തെ മുദ്രകുത്താം. 
ചെറുപ്പത്തിലേ പരിശ്രമം തുടങ്ങി ഇട്ടുപ്പുണ്ണി, നല്ല കുട്ടിയും 
പുണ്യവാളനുമാകാന്‍. അമ്മയും അപ്പനും ചേച്ചിയായ കുഞ്ഞേത്തി 
യും ജേഷ്ഠനും അക്കാര്യത്തില്‍ സുപ്രധാന പങ്കുവഹിച്ചു. കുഞ്ഞേ 
ത്തിയുടെ പുണ്യത്തിന്റെ പാഠശാലയിലാണ്‌ ബാലന്‍ വിദ്യ അഭ്യസി 
ച്ചത്‌. പുണ്യവാനാകാനുള്ള അഭിവാഞ്ചയെന്ന നാളം ഇട്ടുപ്പുണ്ണിയുടെ 
ഹൃദയത്തില്‍ കൊളുത്തിയത്‌ ആ പുണ്യപ്പെട്ടവളാണ്‌. ആ ജ്വാല 
പിന്നീടൊരിക്കലും കെട്ടടങ്ങിയില്ല. പൂര്‍വ്വാധികം ശക്തിയോടെ 
കത്തിപ്പടരുകയണ ചെയ്തത്‌. ആ ആഗ്രഹനിവര്‍ത്തിക്കുവേണ്ടി 
പള്ളിയില്‍ പോയിത്തുടങ്ങി ബാലന്‍. നല്ല കുട്ടിയാകാന്‍ യത്നമാരം 
ഭിച്ചു. ഭാരതത്തിലെ ആദ്യത്തെ പുണ്യവാളനാകണമെന്ന ആശയും 
വാശിയുമുണ്ടായി. മാതൃഭൂമിക്കുവേണ്ടി ജീവനര്‍പ്പിക്കണം. വലിയ 
വലിയ കാര്യങ്ങള്‍ ചെയ്യണം. മഠത്തിലെ നാലുഭിത്തികള്‍ക്കുള്ളില്‍ 
നിന്നു പുറത്തിറങ്ങാത്ത വി. കൊച്ചുത്രേസ്യായുടെ വലിയ വലിയ 
ആഗ്രഹങ്ങളോട ഇട്ടുപ്പുണ്ണിയുടെ മോഹങ്ങളെ തുലനം ചെയ്യാനാകും. 
“സ്വരാജ്യ സ്നേഹമാണ്‌ എന്റെ സകല ഭാഗ്യങ്ങളുടേയും ആരം 
ഭ”മെന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ എഴുതിയിട്ടുണ്ട്‌. വിശുദ്ധനാകാന്‍ വേണ്ടി 
യാണ്‌ സന്ന്യാസം കൈവരിച്ചതു തന്നെ. ദിവ്യകാരുണ്യ സ്വീകരണ 
ത്തിനുശേഷം പ്രധാനമായും പ്രാര്‍ത്ഥിച്ചിരുന്നത്‌ “ഞങ്ങളെല്ലാവരും 
(സഹോദരീസഹോദരന്മാര്‍) സന്ന്യാസികളും കന്യാസ്ത്രീകളും 
ആയിത്തീരാന്‍” വേണ്ടിയായിരുന്നു. ഒരിക്കല്‍ കുടുംബാംഗങ്ങളോടൊ 
ത്തു മലയാറ്റൂര്‍ തീര്‍ത്ഥയാത്ര നടത്തിയപ്പോള്‍ ആലുവ മണപ്പുറത്ത്‌ 
എല്ലാവരും അല്പനേരം വിശ്രമിക്കുകയുണ്ടായി. തുടര്‍ന്ന്‌ ഏറെദൂരം 
ചെന്നപ്പോഴാണ്‌ ഇട്ടുപ്പുണ്ണി കൂട്ടത്തിലില്ലെന്ന്‌ മനസ്സിലായത്‌. ബാല 
നെ അന്വേഷിച്ച്‌ വീണ്ടും ആലുവായിലെത്തിയപ്പോള്‍ അവനെ 
കണ്ടെത്തി. തങ്ങള്‍ തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കില്‍ എന്തു ചെയ്യു 
മായിരുന്നുവെന്ന ജ്യേഷ്ഠന്റെ ചോദ്യത്തിന്‌ ഉടനടി പ്രത്യുത്തരമുണ്ടാ 
യി: “ഞാന്‍ അടുത്തുള്ള കൊവേന്തയില്‍ പോയി ചേരുമായിരുന്നു.” 
തന്റെ ഓര്‍മ്മക്കുറിപ്പില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഇപ്രകാരം രേപ്പെടുത്തുന്നു: 
“ദൈവവിളിയെക്കുറിച്ചുളള ചിന്ത ഒരിക്കലും എന്നെ വിട്ടുമാറിയിരു 
ന്നില്ല. എന്റെ എല്ലാ ര്രവ്യത്തികളെയും അതു നിയന്ത്രിച്ചിരുന്നു. ദിവസം 
ചെല്ലുന്തോറും എന്റെ ആഗ്രഹം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു.” 


തന്നിലുണ്ടായിരുന്ന ബുദ്ധിശക്തി, ചിന്താശീലം, ഭക്തിയിലേക്കു 
ള്ള ചാച്ചില്‍ എന്നീ അടിസ്ഥാനഗുണങ്ങളെക്കുറിച്ചു ഡണ്‍സ്റ്റനച്ചന്‍ 
ബോധവാനായിരുന്നു. കോപിക്കുന്നതുതന്നെ ചിന്തിച്ചും ന്യായസഹി 
തവുമായിരുന്നു. തന്നെ ദ്രോഹിക്കുന്നവരോടു പകരം വീട്ടാന്‍ പറ്റിയ 
സമയത്തിനായി കാത്തിരിക്കുമായിരുന്നു. ഇത്തരം ദുര്‍ഗുണങ്ങളെ 
ജയിക്കാന്‍ കഠിനമായി അദ്ധ്വാനിക്കേണ്ടി വന്നു. ചിലപ്പോഴെല്ലാം നൈ 
രാശ്യം അനുഭവപ്പെട്ടിരുന്നു. അതേക്കുറിച്ച്‌ അദ്ദേഹം എഴുതുന്നു: 
“ദൈവകൃപയും വിശ്വാസത്തിന്റെ വെളിച്ചവും അഞ്ചു വയസ്സുള്ളപ്പോള്‍ 
മുതല്‍ സുലഭമായിരുന്നതുകൊണ്ട്‌ ജീവിതനിരാശയില്‍നിന്നു ക്രമേ 
ണ വിമോചനമായി. ദൈവവിശ്വാസവും വിശ്വാസസത്യങ്ങളിന്മേല്‍ 
അടിയുറച്ച ഉന്നതാദര്‍ശങ്ങളുമാണ്‌ ജീവനും ഉന്മേഷവും പകര്‍ന്ന്‌ എ 
ന്നെ രക്ഷിച്ചത്‌.” അവസാനവര്‍ഷങ്ങളില്‍ തന്നെ ശുശ്രൂഷിച്ചിരുന്ന 
ശെമ്മാശനുമായി ഒരിക്കല്‍ പിണങ്ങാനിടയായി. അല്പം കഴിഞ്ഞ 
പ്പോള്‍ കുറ്റബോധം തോന്നി. ര്രദറിനെ ചെന്നുകണ്ട്‌ മാപ്പപേക്ഷിച്ചു. 

ശാരീരികമായ വേദനകളില്‍ അപാരമായ ക്ഷമ പ്രകടിപ്പിച്ചിരുന്നു 
ഡണ്‍സ്റ്റനച്ചന്‍. കാലിലെ എക്സിമ മൂലം 52 വര്‍ഷങ്ങളായി വളരെ 
സഹിച്ചിരുന്നു. ഒരിക്കല്‍ കരിസ്മാറ്റിക്‌ ധ്യാനത്തില്‍ സംബന്ധിക്കു 
മ്പോള്‍ ആ അസും കര്‍ത്താവ്‌ തൊട്ടുസുപ്പെടുത്തിയെന്നു ധ്യാനഗുരു 
വിളിച്ചുപറഞ്ഞു. “അയ്യോ കഷ്ടമായി.” രോഗി പ്രതികരിച്ചു. കാരണ 
മാരാഞ്ഞപ്പോള്‍ പറയുകയാണ്‌: “എനിക്കു സഹിക്കാന്‍ കര്‍ത്താവു 
തന്ന അനുഗ്രഹമാണ്‌. അതെടുത്തു മാറ്റിയെന്നു പറഞ്ഞപ്പോള്‍ ദുഃഖം 
തോന്നി.” 

സത്യത്തോടുള്ള സ്നേഹം ജന്മനാ ഡണ്‍സ്റ്റനച്ചനു ദൈവം നല്‍ 
കിയിരുന്നു. “ദൈവകൃപയോടുള്ള സഹകരണം വഴിയായി അത്‌ 
എന്നില്‍ വര്‍ദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ മഹാദാനത്തെക്കുറിച്ചു ദൈവ 
ത്തിന്‌ ഏറ്റവും കൂടുതലായി നന്ദി പറയുന്നു.” “എനിക്ക്‌ മറ്റുള്ളവരില്‍ 
നിന്നു സഹിക്കേണ്ടി വന്നിട്ടുള്ളതില്‍ മനഃസാക്ഷിയ്യെപ്രതി സഹിച്ചി 
ട്ടുള്ളതു മാത്രമേ എന്നെ സ്പര്‍ശിച്ചിട്ടുള്ളു.” ഡണ്‍സ്റ്റനച്ചന്റെ അഭി 
പ്രായത്തില്‍ എളിമയത്രെ സത്യസ്നേഹത്തിന്റെ അടിസ്ഥാനം. 
പുണ്യജീവിതം മുഴുവന്‍ ഒരു സത്യസ്നേഹ്രപകടനമാണ്‌. എളിമയും 
വിശ്വാസവും ഒരേ സത്യത്തിന്റെ ഏറ്റുപറച്ചില്‍ തന്നെ. നവസന്ന്യാസ 
ഭവനത്തിന്റെ കെട്ടിടപണിക്ക്‌ ഒരു ലോഡ്‌ സിമന്റ്‌ കരിഞ്ചന്തയില്‍ 
വാങ്ങിയതറിഞ്ഞപ്പോള്‍ അദ്ദേഹം പറഞ്ഞു: “നമുക്ക്‌ ഈ ഇടപാടു 


വേണ്ട.” പണി നിറുത്തേണ്ടി വരികയാണെങ്കിലോ? ഉടനടി മറുപടി: 
“പണി തീരാത്ത, പണിമുടങ്ങിയ കെട്ടിടമായിരിക്കും ഏറ്റവും വലിയ 
സാക്ഷ്യം.” തന്റെ മനഃസാക്ഷിക്ക്‌ അംഗീകരിക്കാന്‍ സാധ്യമല്ലാത്തതു 
കൊണ്ട്‌ ഒരു രേഖയിലൊപ്പു വയ്ക്കുന്നതിന്‌ ആശ്രമശ്രേഷ്ഠന്‍ നിര്‍ 
ന്ധിച്ചിട്ടും അദ്ദേഹം തയ്യാറായില്ല. കള്ളക്കണക്കെഴുതി കിട്ടുന്ന ഗ്രാന്റ്‌ 
വേണ്ടെന്നു വെച്ച ധീരനാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍. അദ്ദേഹത്തിന്റെ 
സംസ്കാരവേളയില്‍ പാലക്കാട്‌ രൂപതാദ്ധ്യക്ഷന്‍ സാക്ഷ്യപ്പെടുത്തു 
കയുണ്ടായി: “വിശുദ്ധ കുര്‍ബാനയുടെ ആമുഖപ്രാര്‍ത്ഥനയില്‍ പറ 
യുന്നതുപോലെ നിര്‍മ്മലമായ ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മന 
സാക്ഷിയോടും കൂടെ ജീവിച്ച സന്ന്യാസവൈദികനായിരുന്നു ഡണ്‍ 
സ്റ്റനച്ചന്‍.” 

ഡണ്‍സ്റ്റനച്ചന്റെ ്രാര്‍ത്ഥനാശൈലി സവിശേഷത നിറഞ്ഞതാ 
യിരുന്നു. വീട്ടിലെ ദാരിദ്ര്യം മാറ്റിക്കിട്ടുവാന്‍ വേണ്ടി ഇട്ടുപ്പുണ്ണി ഒരി 
ക്കലും പ്രാര്‍ത്ഥിച്ചിട്ടില്ല. വാചാ പ്രര്‍ത്ഥനകള്‍ ഉരുവിടുന്നതില്‍ ഇഷ്ട 
മില്ലായിരുന്നു. വീട്ടില്‍ എല്ലാവരും തനിച്ചുള്ള പ്രാര്‍ത്ഥനകള്‍ മുട്ടി 
ന്മേല്‍ നിന്നു ചൊല്ലുമ്പോള്‍ ഇട്ടുപ്പുണ്ണിയില്‍ നിന്ന്‌ ഒരു മൂളല്‍ സ്വരം 
മാത്രമേ കേട്ടിരുന്നുള്ളു. അതിനെക്കുറിച്ച്‌ അമ്മ പല പ്രാവശ്യം ശകാ 
രിച്ചിരുന്നുവെങ്കിലും ഉപകാരമുണ്ടായില്ല. ഡണ്‍സ്റ്റനച്ചന്‍ ജീവിതസ്‌ 
മരണയില്‍ ഇപ്രകാരമാണ്‌ രേപ്പെടുത്തുക: “പലപ്പോഴും പലവിചാര 
ങ്ങളില്‍ മുഴുകിയതുകൊണ്ടാണ്‌ എന്റെ പ്രര്‍ത്ഥന മൂളല്‍ മാത്രമായിരു 
ന്നത്‌. എന്നാല്‍ ആ പലവിചാരം പലപ്പോഴും നല്ല കാര്യങ്ങളെകുറി 
ച്ചായിരുന്നതുകൊണ്ട്‌ വാചാ പ്രാര്‍ത്ഥന മോശമായിപോയിരുന്നുവെ 
ങ്കിലും മാനസിക പ്രാര്‍ത്ഥനയായി പരിണമിച്ചിരുന്നു.” കുര്‍ബാനസ്വീ 
കരണത്തിനുശേഷം ഇട്ടുപ്പുണ്ണി പത്തുപതിനഞ്ച്‌ മിനിറ്റ്‌ ഉപകാര സ്മ 
രണയ്ക്കായി ചെലവഴിച്ചിരിക്കും. “ആ സമയം എന്റെ ചുറ്റും നടക്കു 
ന്നതു ഞാന്‍ അറിയുകയില്ല. എന്റെ ശ്രദ്ധ മുഴുവന്‍ എന്റെ ഉള്ളില്‍ 
വസിക്കുന്ന കര്‍ത്താവില്‍ കേന്ദ്രീകരിക്കും.” പത്തുപന്ത്രണ്ടു വയസ്സു 
ള്ളപ്പോള്‍ മുതല്‍ നാലു പുണ്യങ്ങള്‍ക്കു വേണ്ടിയായിരുന്നു പ്രാര്‍ത്ഥന. 
“എളിമ, ക്ഷമ, സഹനശക്തി, ധൈര്യം എന്നീ പുണ്യങ്ങള്‍ എനിക്കു 
തരണമേ.” കാനോന നമസ്കാരം ചൊല്ലിത്തീര്‍ക്കുന്നതിനായി 
പാതിരാവരെ ഉറക്കമിളക്കുമായിരുന്നു. ഒരു മണിക്കൂര്‍ ആരാധനാവേ 
ളയില്‍ ചിലപ്പോഴെല്ലാം ഉറക്കം തുങ്ങും. അതിനെക്കുറിച്ച്‌ ആരാഞ്ഞ 
പ്പോള്‍ മറുപടി പറഞ്ഞു: “ഞാന്‍ കര്‍ത്താവിന്റെ പക്കലാണ്‌. കര്‍ത്താ 


വ്‌ എന്നെ കാണുന്നുണ്ട്‌. ഉറങ്ങിയാലും ദിവ്യകാരുണ്യസന്നിധിയില്‍ 
ആയിരിക്കുന്നതാണ്‌ കാര്യം.” മറവിയിലാണ്ടുപോയ ഡണ്‍സ്റ്റനച്ച 
ന്റെ അന്ത്യവചസ്സുകള്‍: “ഞാന്‍ മരിച്ചു... ഈശോ... സഹായിക്കണേ... 
എനിക്കു സന്തോഷമാണ്‌... ഞാന്‍ പോവുകയാണ്‌... ഈശോ...” 

അനുസരണവ്വതത്തെക്കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചനു തനതായ കാഴ്ച്ച 
പ്പാടുണ്ടായിരുന്നു. “്രിയോരച്ചന്‍ അങ്ങനെ പറഞ്ഞപ്പോള്‍ ഞാനങ്ങു 
വഴിപ്പെട്ടു.” - അദ്ദേഹം കൂടെക്കൂടെ ആവര്‍ത്തിച്ചിരുന്ന വാക്യമാണി 
ത്‌. വഴങ്ങിക്കൊടുക്കുക എന്നാണല്ലോ വഴിപ്പെടുക എന്നതിന്റെ അര്‍ 
ത്ഥം. മേലധികാരി എന്തുപറഞ്ഞാലും ആമ്മേന്‍ മൂളലല്ല കീഴ്വഴക്കം. 
എതിര്‍ന്യായങ്ങളുണ്ടെങ്കില്‍ അതു മേലധികാരികളെ ധരിപ്പിക്കണം. 
ആ ത്യാഗശീലന്റെ വാക്കുകള്‍ ശ്രവിക്കുക: “സന്ന്യാസി അധികാരി 
കള്‍ക്കു നല്കുന്ന അനുസരണം മക്കള്‍ക്കടുത്ത അനുസരണമായിരി 
ക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അധികാരികളോടു പറയാം. 
നമ്മള്‍ മക്കളാണ്‌. മക്കള്‍ക്കു ചോദിക്കാന്‍ അവകാശമുണ്ട്‌, സ്വാതന്ത്ര്യ 
മുണ്ട്‌.” അധികാരികളും അധീനരും തമ്മിലുള്ള ബന്ധം പിതൃപുത്ര 
സമാനമായിരിക്കണം എന്നായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ കാഴ്ച്ചപ്പാട്‌. 
സാധാരണ തവിട്ടുനിറമുള്ള ളോഹ ധരിച്ചിരുന്ന അദ്ദേഹം ഒരു ദിവ 
സം വെള്ളയുടുപ്പിട്ട മഠത്തിലെത്തിയപ്പോള്‍ സിസ്റ്റേഴ്‌സിന്‌ അത്ഭു 
തമായി. കാരണം ആരാഞ്ഞപ്പോള്‍ ചിരിച്ചുകൊണ്ടുള്ള പ്രത്യുത്തരം: 
“പ്രൊവിന്‍ഷ്യാളച്ചന്‍ പറഞ്ഞപ്പോള്‍ ഞാനങ്ങു വഴിപ്പെട്ടു.” തെറ്റല്ലാ 
ത്ത കാര്യങ്ങള്‍ക്കെല്ലാം തന്റെ അഭിപ്രായത്തെ തൃജിച്ചുകൊണ്ട്‌ 
അധികാരികള്‍ക്കു കീഴടങ്ങിയിരുന്നു ആ വിധേയന്‍. ധാര്‍മ്മികമായി 
ശരിയല്ലെന്നു തോന്നുന്നവ അനുസരിക്കാതിരിക്കാനും ഡണ്‍സ്റ്റന 
ച്ചന്‌ ആത്മധൈര്യം ഉണ്ടായിരുന്നു. 

ബന്ധുജനങ്ങളോടുള്ള ഡണ്‍സ്റ്റനച്ചന്റെ വര്‍ത്തനം ഇന്നത്തെ 
പ്രതിഷ്ഠിതര്‍ക്ക്‌ ഒരു വെല്ലുവിളിയാണ്‌. ഏഴു വയസ്സുമുതല്‍ ഇട്ടുപ്പു 
ണ്ണി താന്‍ സ്നേഹിച്ചിരുന്ന സകലതില്‍നിന്നും അകന്നു ജീവിച്ചു. 
കുടുംബബന്ധം ഒരു ബന്ധനമായിത്തീരാന്‍ ബാലന്‍ ആഗ്രഹിച്ചില്ല. 
അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നുവെങ്കിലും ആ സ്നേഹം 
പ്രകടിപ്പിക്കുന്നതില്‍ വിമുഖനായിരുന്നു. അമ്മ മരണാസന്നയായപ്പോള്‍ 
മക്കളെല്ലാം മുട്ടുകുത്തിനിന്നു നിലവിളിക്കുകയായിരുന്നു. ഇട്ടുപ്പുണ്ണി 
യോ മൌനമായി പ്രാര്‍ത്ഥനയില്‍ മുഴുകി. “അമ്മയെ ഇന്നു തന്നെ 
മരിപ്പിക്കണമേ” എന്നായിരുന്നു ആത്മമന്ത്രണം. അന്ത്യകൂദാശകള്‍ 


കൈക്കൊണ്ട്‌ നന്നായി ഒരുങ്ങി കിടന്നിരുന്ന അമ്മയുടെ ആത്മീയന 
ന്മ മാത്രമാണ്‌ ആ ബാലന്‍ കാംക്ഷിച്ചിരുന്നത്‌. കൊവേന്തയില്‍ കൂടി 
യപ്പോള്‍ താന്‍ ലോകത്തിനു മരിച്ചു കഴിഞ്ഞുവെന്ന ബോദ്ധ്യത്തോ 
ടെ ജീവിച്ചു. തന്മൂലം കുടുബ്രപശ്നങ്ങളെപറ്റി കേള്‍ക്കുമ്പോള്‍ ഡണ്‍ 
സ്റ്റനച്ചന്‍ അവ കര്‍ത്താവിനു സമര്‍പ്പിക്കുകയല്ലാതെ സ്ഥലത്ത്‌ ഓ 
ടിയെത്തിയിരുന്നില്ല. ഗുരുതരമായ പ്രശ്നങ്ങളില്‍ ചിലപ്പോഴെല്ലാം ഇ 
ടപെടാന്‍ നിര്‍ബന്ധിതനായിത്തീര്‍ന്നിട്ടുണ്ട്‌. അപ്പോഴെല്ലാം കുടുംബാം 
ഗങ്ങളുടെ അത്മീയവളര്‍ച്ചക്കും സ്വഭാവരുപീകരണത്തിനും ഉതകുന്ന 
ഉപദേശങ്ങള്‍ നല്കുക മാര്തം ചെയ്തു. എന്നാല്‍ “ആത്മീയ ബന്ധ 
ങ്ങള്‍ക്കു താന്‍ വഴിപ്പെട്ടിരുന്നു” എന്ന്‌ പ്രസ്താവിക്കുന്നുണ്ട്‌ ആ സര്‍ 
വൃസംഗപരിത്യാഗി. ഒരു സന്ന്യാസവൈദികന്റെ കടമയാണതെന്ന്‌ 
അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 

വീട്ടില്‍ നിലനിന്നിരുന്ന ദാരിദ്യാവസ്ഥ ഇട്ടുപ്പുണ്ണിയില്‍ അപകര്‍ 
ഷതാബോധം ജനിപ്പിച്ചില്ല. വിശുദ്ധിയിലേക്കുള്ള സോപാനമായി 
അതിനെ സ്വീകരിച്ചു. ആദ്യകുര്‍ബാനസ്വീകരണത്തിനു തലയില്‍ 
മുടിചൂടാന്‍ സാധിച്ചില്ല. തിരുനാളിനു നേര്‍ച്ചയിടാന്‍ സഹോദരങ്ങ 
ളെല്ലാം അപ്പനില്‍നിന്നു പണം വാങ്ങിച്ചപ്പോള്‍ അവന്‍ അപ്രകാരം 
ചെയ്തില്ല. “ആ വിഷമം സന്തോഷത്തോടെ സഹിച്ചു.” ദാരിദ്യാരൂ 
പിയെ സ്നേഹിച്ചിരുന്ന ഇട്ടുപ്പുണ്ണിക്കു സന്ന്യാസത്തില്‍ പ്രവേശിച്ച 
പ്പോള്‍ തന്റെ പ്രതീക്ഷക്കൊത്ത വിധമുള്ള ദാരിദ്യം അവിടെ കാണ 
പ്പെടാത്തതില്‍ ഇച്ഛാഭംഗം തോന്നി. “ഈ ദാരിദ്യസ്നേഹം എന്നെ 
എല്ലാത്തിലും ഉയര്‍ത്തിനിറുത്തി. ആരേയും സേവിക്കാതെ മനസ്സി 
ന്റെ ശ്രേഷ്ഠത പാലിപ്പാന്‍ അതെന്നെ സഹായിച്ചു.” ജീവിതശൈലി 
യിലും പെരുമാറ്റത്തിലും ലാളിത്യം പുലര്‍ത്തിയിരുന്നു ഡണ്‍സ്റ്റന 
ച്ചന്‍. തുന്നലുകള്‍ നിറഞ്ഞ വസ്ത്രം ധരിച്ചു; പൊട്ടിയ ചെരിപ്പിട്ടു. 
പറമ്പില്‍ കിടന്നിരുന്ന പഴയ സാധനങ്ങള്‍ പെറുക്കിക്കൂട്ടി സൂക്ഷിച്ചു 
വച്ചു. ആവശ്യത്തിനു പ്രൊക്യുറേറ്ററച്ചന്റെ കൈയില്‍നിന്നു വാങ്ങിയ 
പണത്തിനു കൃത്യമായി കണക്കുകൊടുത്തു. ഒരിക്കല്‍ 25 പൈസയു 
ടെ കുറവു കണ്ടപ്പോള്‍ പുറത്തുപോയി തിരിച്ചു വരുമ്പോള്‍ നടന്നു 
പോന്നു. 25 പൈസ ബസുകൂലിക്കു ചെലവായതായി കണക്കെഴുതി. 
രാത്രി ബസിലും ചായകടയിലുമായി കിടന്നുറങ്ങിയിട്ടുണ്ട്‌. അഞ്ചുവ 
യസ്സു മുതല്‍ ഉപ്പു ചേര്‍ക്കാതെ കഞ്ഞി കുടിക്കുന്നതു ശീലമാക്കി. 
അട്ടപ്പാടി ആശ്രമത്തില്‍ ഒറ്റയ്ക്കായിരുന്ന അവസരങ്ങളില്‍ തേങ്ങാ 


ക്കൊത്തും പരിപ്പു തിളപ്പിച്ച വെള്ളവും കുടിച്ചു വിശപ്പടക്കിയിരുന്നു. 
മുന്‍നേരത്തെ ഭക്ഷണത്തില്‍ ബാക്കിയുണ്ടെങ്കില്‍ അതെടുത്തു കഴി 
ക്കും. ഭാതികനേട്ടങ്ങളോടു നിസ്സംഗത പുലര്‍ത്തി. ദാരിദ്ര്യത്തിനു 
സന്ന്യസ്തര്‍ സംഘാതസാക്ഷ്യം വഹിക്കണമെന്നു പ്രബോധിപ്പിച്ചു. 
ആര്‍ഭാടപൂര്‍ണ്ണമായ സംവിധാനങ്ങള്‍ കാണുമ്പോള്‍ അദ്ദേഹം പറ 
യുമായിരുന്നു: “ഇതെല്ലാം നമ്മെ ദൈവസന്നിധിയിലേക്ക്‌ എത്തിക്കു 
ന്നതാണോ എന്നു ചിന്തിക്കണം.” ദരിദ്രരോട്‌ അനുകമ്പ പുലര്‍ത്തി. 
കിട്ടുന്നവയെല്ലാം സൂക്ഷിച്ചുവയ്ക്കാതെ മറ്റുള്ളവര്‍ക്കു നല്കിയിരുന്നു. 
മരിക്കുമ്പോള്‍ ശേഷിച്ചിരുന്നത്‌ ഒരു തകരപ്പെട്ടിയും ഏതാനും ചില 
വസ്ത്രങ്ങളും മാത്രം. 

ഉപദേശങ്ങള്‍ക്കും മറ്റുമായി തന്നെ സമീപിക്കുന്നവരെ ദൈവാശ്ര 
യബോധത്തില്‍ വളരുവാന്‍ അഭ്യസിപ്പിക്കും: “ദൈവം തരും; ദൈവം 
സഹായിക്കും.” എല്ലാവരേയും ഉള്ളുതുറന്നു സ്നേഹിക്കുകയും 
ബഹുമാനിക്കുകയും അവരുടെ വികാരങ്ങളെ മാനിക്കുകയും ചെയ്‌ 
തിരുന്നു. ജീവചരിത്രകാരന്‍ ധാരാളം ഉദാഹരണങ്ങള്‍ നിരത്തി വച്ചി 
ട്ടുണ്ട്‌. രോഗീശുശ്രുഷയില്‍ സന്തോഷം കണ്ടെത്തുമായിരുന്നു. 
“വിഷമിക്കേണ്ട, എല്ലാം ശരിയായിക്കൊള്ളും” തുടങ്ങിയ സാന്ത്വനോ 
ക്തികള്‍ ചൊരിയുമായിരുന്നു. 

കായികാദ്ധ്വാനിയായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. ഭവനവും പരിസരവും 
വൃത്തിയാക്കുക, പാത്രം കഴുകുക, തോട്ടപ്പണി ചെയ്യുക തുടങ്ങിയ 
ജോലികളില്‍ നിരതനാകുന്ന ഗുരുവരനെ കണ്ട്‌ നവസന്ന്യാസികള്‍ 
വിസ്മയിക്കാറുണ്ട്‌. അതിരാവിലെ എഴുന്നേറ്റു പള്ളി അടിച്ചുവ്യത്തി 
യാക്കലായിരുന്നു മറ്റൊരു സേവനം. പ്രഭാതഭക്ഷണത്തിനു ശേഷം 
പിക്കാക്‌ സുമെടുത്തു പറമ്പിലേക്കിറങ്ങുക സാധാരണയായിരുന്നു. 
മുറ്റത്തു കൊഴിഞ്ഞുവീഴുന്ന ഇലകള്‍ പെറുക്കി മാറ്റുകയും വഴിയില്‍ 
കിടക്കുന്ന തെങ്ങിന്റെ പട്ടയും വിറകുചുള്ളികളും അടുക്കളയിലെത്തി 
ക്കുകയും ചെയ്യും. തികഞ്ഞ പ്രകൃതി സ്നേഹിയായിരുന്നു ഡണ്‍സ്‌ 
റൃനച്ചന്‍. എവിടെപ്പോയി വന്നാലും കൂറെ ചെടികള്‍ കൊണ്ടുവന്നു 
നട്ടുപിടിപ്പിക്കുന്നതില്‍ ആനന്ദമടഞ്ഞു. പ്രകൃതിയില്‍ അലിഞ്ഞു ജീ 
വിച്ച്‌ അദ്ദേഹം പ്രകൃതിനാഥനുമായി സംഭാഷണത്തില്‍ ഏര്‍പ്പെട്ടു 
കൊണ്ടായിരുന്നു നടന്നിരുന്നത്‌. ഡണ്‍സ്റ്റനച്ചനില്‍ തിളങ്ങിനിന്ന 
വിവേചനാശീലം സവിശേഷശ്രദ്ധ അര്‍ഹിക്കുന്നു. ഗരുഡന്റെ കണ്ണു 
പോലെയായിരുന്നു ആ ക്രാന്തദര്‍ശിത്വം. ദൈവവിളിയുള്ളവരെ 


കണ്ടുപിടിക്കുന്നതിനും ഇല്ലാത്തവരെ പറഞ്ഞുവിടുന്നതിനും അദ്ദേ 
ഹത്തിനുള്ള കഴിവിനെപ്പറ്റി ഭിന്നാഭിപ്രായമുണ്ടായില്ല. ഓരോ വ്യക്‌ 
തിയുടെയും വൃതിരിക്തതകള്‍ തിരിച്ചറിഞ്ഞു പ്രതിസന്ധികളെ തര 
ണം ചെയ്യുന്നതിനു പ്രാപ്തി നല്‍കി. പലര്‍ക്കും ദൈവവിളിയില്‍ ഉറ 
ച്ചുനില്‍ക്കുന്നതിനു ശക്തിയും പ്രചോദനവുമേകിയത്‌ ഡണ്‍സ്റ്റനച്ച 
നാണ്‌. അതീവ ശാന്തതയോടും സൌമൃതയോടും സഹിഷ്ണതയോ 
ടുംകൂടിയാണ്‌ അര്‍ത്ഥികളെ ശ്രവിച്ചിരുന്നത്‌. ആരേയും പിടിച്ചുനിര്‍ 
ത്താന്‍ ശ്രമിച്ചില്ല. സ്വന്തം അഭിപ്രായം പറഞ്ഞശേഷം നില്‍ക്കാനും 
പോകാനുമുള്ള സ്വാതന്ത്രം നല്കി. ജീവിച്ചിരിക്കുന്ന പലരും എത്ര 
നന്ദിയോടും സ്നേഹത്തോടും കൂടിയാണെന്നോ ഗുരുവച്ചനെ ഓര്‍ 
ക്കുന്നത്‌! ഇഷ്ടമില്ലാതിരുന്നിട്ടും പരിശീലനരംഗത്ത്‌ അനുസരണയു 
ടെ പേരില്‍ തുടരാനിടയായപ്പോള്‍ ദൈവകരം ദര്‍ശിച്ചുകൊണ്ട്‌ 
സസന്തോഷം ആ ജോലി ചെയ്തു. പരീശിലകന്‍ എന്ന ദൌത്യം ത 
ന്നെ ആദ്ധ്യാത്മികമായി വളര്‍ത്തിയെന്നു ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞിട്ടു 
ണ്ട്‌: “സ്വയം നന്നാകാന്‍ നിര്‍ബന്ധിതനായി. കൂടുതല്‍ ആത്മാര്‍ത്ഥത 
യോടെ ജീവിക്കുവാന്‍ ഈ ജോലി സഹായിച്ചു.” ബാഹ്യമായ സ്നേ 
ഹ്രപകടനങ്ങള്‍ ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ഹൃദയം മുഴുവന്‍ സ്നേ 
ഹവാത്സല്യങ്ങള്‍ നിറഞ്ഞുനിന്നിരുന്നുവെന്ന്‌ അടുത്തറിയുന്നവരൊ 
ക്കെ സമ്മതിക്കും. 

ഡണ്‍സ്റ്റനച്ചന്റെ ആദ്ധ്യാത്മികതയുടെ ആഴവും നീളവും അളക്കു 
വാന്‍ മനുഷ്യര്‍ക്ക്‌ ആര്‍ക്കും കഴിയുകയില്ല. പുറമേ കണ്ട ചില കഴിവു 
കേടുകളുടേയും കുറവുകളുടേയും അതോടൊപ്പം വസ്തുനിഷ്ഠവും 
സരളവും വിനയാമ്പിതവുമായ പെരുമാറ്റരീതിയുടേയും അനാകര്‍ഷ 
കമായ സംഭാഷണശൈലിയുടേയും വെളിച്ചത്തില്‍ ആ വ്യക്തിത്വ 
ത്തെ വിലയിരുത്തുന്നതു തെറ്റാണ്‌. ഡണ്‍സ്റ്റനച്ചന്റെ ആദ്ധ്യാത്മിക 
തയ്ക്കു വികാര്ര്രധാനമായ തലമുണ്ടായിരുന്നില്ല. യുക്തിയിലും 
ബുദ്ധിപൂര്‍വമായ നിഗമനത്തിലും ചാലിച്ചെടുത്തതായിരുന്നു ദൈവ 
വും മനുഷ്യനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം. ഭാരതീയ ചിന്തയില്‍ 
നിഷ്‌കാമകര്‍മ്മിയെന്നു വിശേഷിപ്പിക്കാം. വി. യോഹന്നാന്‍ ക്രൂസി 
ന്റെ ആദ്ധ്യാത്മികതയോട്‌ അതിനെ ഉപമിക്കാനാണ്‌ ഞാന്‍ ഇഷ്ടപ്പെ 
ടുക. ഡണ്‍സ്റ്റനച്ചനില്‍ പ്രശോഭിച്ചിരുന്ന വീരോചിതവും തനിമ 
നിറഞ്ഞതുമായ ദാരിദ്രയചൈതന്യത്തിലും സരളമനോഭാവത്തിലും 
വിനയാര്‍ദ്രതയിലും നിഷ്കളങ്കമായ പുഞ്ചിരിയിലും ത്യാഗമനസ്ഥി 


തിയിലും കഠിനാദ്ധാനത്തോടുളള ആസക്തിയിലും സേവനശൈലി 

യിലും പ്രാര്‍ത്ഥനാനുഭവത്തിലും എല്ലാം വസ്തുനിഷ്ഠമായി വിലയി 

രുത്തുവാനുള്ള കഴിവിലും, ശരിയായി തോന്നുന്നവ ആരുടെ മുമ്പിലും 

തുറന്നു പറയാനുള്ള ധൈര്യത്തിലും യേശുവിന്റെ ആദ്ധ്യാത്മികത 
നിറഞ്ഞു നില്‍ക്കുകയായിരുന്നില്ലേ? 

ജീവചരിത്രം വായിച്ചപ്പോഴും ഈ കുറിപ്പുകള്‍ എഴുതിയപ്പോഴും 

എനിക്കുണ്ടായ അനുഭവം തുറന്നുപറയട്ടെ. ഗുരുവരന്‍ എന്റെ മുമ്പില്‍ 

നില്‍ക്കുന്നതും സംഭാഷിക്കുന്നതുമായി തോന്നി. ആത്മനിഷ്ഠമായ 

തോന്നലാകാം. 

ഫാ. പോള്‍ കല്ലുവീട്ടില്‍ സി. എം. ഐ. 

സെന്റ്‌ തേരേസാസ്‌ ആശ്രമം, കോട്ടയ്ക്കല്‍, മാള 

കോട്ടമുറി പി. ഒ., തൃശൂര്‍ - 680732, 

മൊബൈല്‍: 98467 20092. 





ഫാ. ഡണ്‍സ്്‌ററന്‍ ഒലക്കോങ്കില്‍ 
സി. എം. ഐ. - ജീവിതരേഖ! 


തൃശൂര്‍ അതിരൂപതയില്‍ പാവറട്ടി ഇടവകയിലെ പുതുമനശ്ശേരിയില്‍ 
ഒലക്കേങ്കില്‍ ആനട്ടി കുടുംബത്തില്‍ പൌലോസ്‌ മറിയം ദമ്പതിമാരുടെ 
ആറു മക്കളില്‍ നാലാമനായി ഡണ്‍സ്റ്റനച്ചന്‍ ജനിച്ചു. ഇടവകപ്പള്ളിയി 
ലെ മാമ്മോദീസാ രേഖയനുസരിച്ച്‌ അച്ചന്‍ ജനിച്ചത്‌ 1920 നവംബര്‍ 
27-ാം തീയതിയാണ്‌. എന്നാല്‍ അതു തെറ്റായി രേപ്പെടുത്തിയതാണെ 
ന്നും യഥാര്‍ത്ഥ ജന്മദിനം നവംബര്‍ 28-ഠാം തീയതിയാണെന്നും ഡണ്‍ 
സ്റ്റനച്ചന്റെ അമ്മ ഉറപ്പിച്ചുപറയുന്നു. 

അമ്മ വീടായ പാലയൂരിലെ വി. തോമസ്‌ ശ്ലീഹയുടെ ദേവാലയ 
ത്തില്‍, ഡിസംബര്‍ 6-ന്‌, പാവറട്ടി സെന്റ്‌ തോമസ്‌ ആശ്രമത്തിന്റെ 
ശ്രേഷ്ഠനായിരുന്ന അല്‍ഫോന്‍സ്‌ കൊള്ളന്നുരച്ചനാണു കുഞ്ഞിനു മാ 
മ്മോദീസാ നല്‍കിയത്‌. അമ്മയുടെ അപ്പന്റെ സ്വര്‍ഗ്ഗീയ മദ്ധ്യസ്ഥന്റെ 
നാമത്തെ പിന്തുടര്‍ന്നു മാമോദീസായില്‍ മത്തായി എന്നു കുഞ്ഞിനെ 
നാമകരണം ചെയ്തു. വീട്ടുകാര്‍ അവനെ ഇട്ടുപ്പുണ്ണി എന്നു വിളിച്ചു. 

“എനിക്ക്‌ ഓര്‍മ്മ വെച്ച നാള്‍ മുതലേ കുടുംബത്തില്‍ ഒരു ആദ്ധ്യാ 
ത്മിക അന്തരീക്ഷം ഉണ്ടായിരുന്നു.” സ്വന്ത കുടുംബത്തെക്കുറിച്ചു ഡണ്‍ 
സ്റ്റനച്ചന്റെ അനുസ്മരണയാണിത്‌. അദ്ദേഹം ജനിക്കുന്നതിനുമുമ്പേ, 
1919 ജൂലൈ 4ാം തീയതി, ഒലക്കേങ്കില്‍ കുടുംബം ഈശോയുടെ 
തിരുഹൃദയത്തിനു പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. അങ്ങനെ തിരുഹൃദയം ആ 
കുടുംബത്തിന്റെ ജീവിതചര്യകളുടെ നിയ്രന്തണ കേന്ദ്രമായി. ഇട്ടുപ്പു 
ണ്ണിയുടെ ഒന്നര വയസുള്ള അനുജത്തി 1923-ല്‍ മരണമടഞ്ഞു. 

നാലര വയസ്സില്‍ ഇട്ടൂപ്പുണ്ണി സ്വന്തം കുടുംബവകയായ പുതുമന 
ശ്ശേരി സെന്റ്‌ മേരീസ്‌ എലമെന്ററി സ്കൂളില്‍ പ്രാഥമിക വിദ്യാഭ്യാസ 
ത്തിന്‌ ആരംഭം കുറിച്ചു. പാവറട്ടി ആശ്രമത്തോട്‌ അനുബന്ധിച്ചുള്ള 
സെന്റ്‌ ജോസഫ്സ്‌ ഹൈസ്‌കൂളില്‍ പഠനം തുടര്‍ന്നു. 





ജീവിതരേഖ 33 


ആറര വയസു കഴിഞ്ഞാണ്‌ ഇട്ടൂപ്പുണ്ണി ആദ്യകുമ്പസാരം നടത്തിയ 
ത്‌. അതിനൊരുക്കമായി സി.എം.ഐ. കൊര്‍ണേലിയുസ്‌ ചിറ്റിലപ്പള്ളി 
യച്ചന്‍ പാലയൂര്‍ ഇടവക പള്ളിയില്‍ നയിച്ച ധ്യാനത്തില്‍ പങ്കെടുത്തു. 
ധ്യാനത്തിന്റെ അവസാനത്തില്‍ പാവറട്ടി ഇടവക വികാരിയായിരുന്ന 
ജോണ്‍ പൊറുത്തൂരച്ചന്റെ പക്കല്‍ ആദ്യമായി കുമ്പസാരിച്ചു. പിന്നീട്‌ 
ആഴ്ചതോറും ഇട്ടൂപ്പുണ്ണി കുമ്പസാരിച്ചിരുന്നു. കുമ്പസാരത്തോടെ ആ 
ദൃകുര്‍ബാന സ്വീകരിക്കുന്ന പതിവ്‌ അന്നു നിലവിലില്ലായിരുന്നു. അത 
നുസരിച്ച്‌ ഇട്ടുപ്പുണ്ണി ആദ്യകുര്‍ബാന സ്വീകരണത്തിന്‌ അനുവദിക്കപ്പെ 
ട്ടത്‌, ഏകദേശം ഒരു വര്‍ഷം കഴിഞ്ഞ്‌, 1928 ജൂലൈ 6ാം തീയതിയായി 
രുന്നു. മാമ്മോദീസാ നല്കിയ അല്‍ഫോനമസ്ച്ചന്‍തന്നെ അവന്‍ ആദ്യ 
കുര്‍ബ്ബാനയും നല്‍കി. ജൂലൈ മാസത്തിലെ ആദ്യവെള്ളിയാഴ്ചയാണ്‌ 
വീട്ടില്‍ കുടുംബ്പ്രതിഷ്ഠ ആണ്ടുതോറും ആഘോഷപൂര്‍വ്വം നവീകരി 
ക്കാറുള്ളത്‌. അതേ നാളില്‍ (1942 മുതല്‍) തന്നെ തന്റെ ആദ്യകുബ്ബാന 
സ്വീകരണത്തിന്റെ അനുസ്മരണയും അദ്ദേഹം ആചരിച്ചുവന്നു. 

1935 സെപ്റ്റംബര്‍ 22-ാം തീയതി, ഹൈസ്‌കൂള്‍ വിദ്യാര്‍ത്ഥിയായിരി 
ക്കെ, പാവറട്ടിയിലെ യോഗാര്‍ത്ഥി ഭവനത്തില്‍ ഇട്ടുപ്പുണ്ണി അര്‍ത്ഥിയാ 
യി പ്രവേശിച്ചു. 1938 ജൂലൈ 20-ന്‌ ആയിരുന്നു നവസന്ന്യാസ പ്രവേശ 
നം. 1938 ജൂലൈ 26-ന്‌ കുടുംബത്തിലെ അദ്യജാത, ഇട്ടുപ്പുണ്ണിയുടെ 
“പുണ്യവതിയായ കുഞ്ഞേത്തി പെങ്ങള്‍” പരലോക്രാപ്തയായി. 
അതേ വര്‍ഷം നവംബര്‍ 23-ാഠം തീയതി അമ്പഴക്കാട്‌ നവസന്ന്യാസ 
ഭവനത്തില്‍ അദ്ദേഹം സഭാവസ്ത്രം സ്വീകരണം നടത്തി. ബ. ലുദവി 
ക്കോസ്‌ കുനിയന്തോടത്തച്ചനായിരുന്നു നവസന്യാസ ഗുരു. 

ഒരു വര്‍ഷം നീണ്ടുനിന്ന നവസന്ന്യാസ പരിശീലനത്തിന്റെ അന്ത്യ 
ത്തില്‍ തിരുക്കുടുംബത്തിന്റെ ബ്ര. ഡണ്‍സ്റ്റന്‍ എന്ന നാമം സ്വീകരി 
ച്ചു. 1939 നവംബര്‍ 24-ന്‌ അദ്യരവവത വാഗ്ദാനം നടത്തി. തുടര്‍പഠന 
പരിശീലനങ്ങള്‍ക്കായി 1941 ജനുവരി 4-ഠം തീയതി കൂനമ്മാവ്‌ സെന്റ്‌ 
ജോസഫ്‌ മൊണാസ്റ്ററിയിലേക്ക്‌ അയയ്ക്കപ്പെട്ടു. ഒരു വര്‍ഷത്തിനു 
ശേഷം മുത്തോലി സെന്റ്‌ ജോണ്‍ ഓഫ്‌ ദ ക്രോസ്‌ മൊണാസ്റ്ററിയില്‍ 
തത്വശാസ്ത്ര പഠനത്തിനു തുടക്കം കുറിച്ചു. ദൈവശാസ്ത്ര പഠനം 
നടത്തിയത്‌ ചെത്തിപ്പുഴ സ്രേകട്ട ഹാര്‍ട്ട്‌ മൊണാസ്റ്ററിയോട്‌ അനുബ 
ന്ധിച്ചുള്ള എസ്‌. എച്ച്‌. സ്കൊളാസ്റ്റിക്കേറ്റിലാണ്‌. 

1942 നവംബര്‍ 24-ഠം തീയതിയായിരുന്നു നിത്യരവതം. 1943 നവം 
ബര്‍ 22-ന്‌ ഡണ്‍സ്റ്റന്‍ ശെമ്മാശന്റെ വത്സലപിതാവ്‌ നിത്യസമ്മാന 





34 സുതാര്യം സുന്ദരം 


ത്തിനായി വിളിക്കപ്പെട്ടു. അഭിവന്ദ്യ ജെയിംസ്‌ കാളാശ്ശേരി പിതാവിന്റെ 
കൈവെപ്പു ശുശ്രൂഷ വഴി 1947 മെയ്‌ 31-ന്‌ ചെത്തിപ്പുഴ ആശ്രമത്തില്‍ 
ശെമ്മാശന്‍ വൈദികപട്ടം സ്വീകരിച്ചു. തുടര്‍ന്ന്‌ ജൂണ്‍ 2-ന്‌ പാവറട്ടി 
ആശ്രമ ദേവാലയത്തില്‍ നവപൂജാര്‍പ്പണം നടത്തി. 

അടുത്ത നാളില്‍ ചെത്തിപ്പുഴ ആശ്രമത്തില്‍ ഇടവകയുടെ സഹവി 
കാരിയായി ജോലി ഏറ്റെടുത്തുകൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ കര്‍മ്മ 
കാണ്ഡത്തിനു തുടക്കം കുറിച്ചു. തൊട്ടടുത്ത വര്‍ഷം ജനുവരി 1 മുതല്‍ 
മണിമല സെന്റ്‌ ജെയിംസ്‌ മൊണാസ്റ്ററിയിലും അതേ വര്‍ഷം ഒക്റ്റോ 
ബര്‍ 1-൦ തീയതി അയിരൂര്‍ ലൂര്‍ദ്‌ കാര്‍മ്മല്‍ ആശ്രമത്തിലും സഹവി 
കാരിയായി ശുശ്രൂഷ തുടര്‍ന്നു. 1950 ജൂണ്‍ 9-ഠം തീയതിയായിരുന്നു 
അമ്മയുടെ വേര്‍പാട്‌. 

1953-ല്‍ സി.എം.ഐ. സഭ മൂന്നു പ്രവിശ്യകളായി തിരിഞ്ഞപ്പോള്‍ 
ഡണ്‍സ്റ്റനച്ചന്‍ തൃശൂര്‍ ദേവമാതാ പ്രവിശ്യയില്‍ അംഗമായി. 1978 ജൂണ്‍ 
22-നാണ്‌ പുതുതായി രൂപം കൊള്ളാനിരുന്ന കോയമ്പത്തൂര്‍ പ്രേഷിത 
ഉപ്പ്രവിശ്യയില്‍ ചേരുന്നതിന്‌ അച്ചന്‍ സമ്മതം അറിയിക്കുന്നത്‌. ഈ 
രണ്ടു പ്രവിശ്യകളായിരുന്നു ഡണ്‍സ്റ്റനച്ചന്റെ പ്രധാന കര്‍മ്മരംഗം. 
അമ്പഴക്കാട്‌ സെന്റ്‌ തെരേസസ്‌ മൊണാസ്റ്ററിയിലെ പ്രൊക്യുരേറ്ററും 
നവസന്ന്യാസഭവനത്തിലെ കുമ്പസാരക്കാരനുമായിട്ടായിരുന്നു ആദ്യ 
നിയമനം. സഭയിലെ അര്‍ത്ഥികളെ ഉരുവാക്കുന്ന ഗുരുവായി, ഗുരുക്ക 
ന്മാരുടെ സഹായിയായി, അര്‍ത്ഥികളുടെ അദ്ധ്യാത്മിക പിതാവായി 
താന്‍ നിറവേറ്റിയ നീണ്ടകാല പരിശീലന സപര്യയുടെ തുടക്കം അങ്ങ 
നെ കുറിക്കുകയായിരുന്നു. സെന്റ്‌ പയസ്‌ ടെന്‍ത്ത്‌ അസ്പേരന്റ്‌ സ്‌ 
ഹൌസ്‌, വരന്തരപ്പിള്ളി (1956-65, 1967-69), ഏല്‍ത്തുരുത്ത്‌ സെന്റ്‌ ബെര്‍ 
ക്കുമാന്‍സ്‌ അസ്പേരന്റ്‌ സ്‌ ഹസ്‌ (1965-67), റാഞ്ചി, ജ്യോതി നിവാസ്‌ 
(1977-78), കൊഴിഞ്ഞാമ്പാറ സെന്റ്‌ തോമസ്‌ ആശ്രമം (1986-87), പാല 
ക്കാട്‌ സി. എം.ഐ. ഭവന്‍ (1988), കൌണ്ടമ്പാളയം ലിറ്റില്‍ ഫ്ളവര്‍ മൈ 
നര്‍ സെമിനരി (1994-96) എന്നിയിടങ്ങളില്‍ യോഗാര്‍ത്ഥികളുടെ ഗുരു 
വായി അദ്ദേഹം ജോലി ചെയ്തു. 1982-84 കാലയളവില്‍ സരവണംപട്ടി 
യില്‍ നവസന്ന്യാസ ഗുരുവായിട്ടായിരുന്നു നിയമനം. വിവിധകാലങ്ങ 
ളില്‍ ദേവമാതാ, കോയമ്പത്തൂര്‍ പ്രവിശ്യകളിലെ വിവിധ പരിശീലന 
ഭവനങ്ങളിലായി, പരിശീലകരുടെ സഹായിയെന്ന നിലയില്‍, അര്‍ത്ഥി 
കളുടെ വളര്‍ച്ചയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ നിര്‍ണായകമായ പങ്കുവഹിച്ചു. 

ഏതാനും വര്‍ഷങ്ങള്‍ക്കു മുന്‍പ്‌ സി. എം. ഐ. സഭയിലെ സഹോ 
ദരസമൂഹം കടലുണ്ടിയിലെ സെന്റ്‌ പോള്‍സ്‌ ഹാസ്‌ കേന്ദ്രമാക്കി 





ജീവിതരേഖ 35 


ബ്രദേഴ്സ്‌ യൂണിറ്റിനു രൂപം നല്കിയതിനു ശേഷം അവരുടെ ആദ്ധ്യാ 
ത്മിക മാര്‍ഗ്ഗനിര്‍ദ്ദേശകനായി നിയമിതനായതു (1991-93) ഡണ്‍സ്റ്റനച്ച 
നാണ്‌. 

രണ്ടു പ്രവിശ്യകളില്‍ പലയിടങ്ങളില്‍ ആശ്രമശ്രേഷ്ഠനായി സേവ 
നമനുഷ്ഠിക്കാനും ഡണ്‍സ്റ്റനച്ചന്‌ അവസരമുണ്ടായി. വരന്തരപ്പിള്ളി 
ഇമ്മാക്കുലേറ്റ്‌ ഹാര്‍ട്ട്‌ മൊണാസ്റ്ററി (1969-72, 1978-79), അട്ടപ്പാടി സെന്റ്‌. 
ജോസഫ്‌ ഹോം (1973-77) എന്നിവ അദ്ദേഹത്തിന്റെ അധികാര ശുശ്രൂ 
ഷയുടെ കേന്ദ്രങ്ങളായിരുന്നു. കോയമ്പത്തൂര്‍ ലിറ്റില്‍ ഫ്ളവര്‍ മിഷന്‍ 
സെന്ററിലും പാലക്കാട്‌ ഭാരതമാത ആശ്രമത്തിലും അംഗമായി അദ്ദേ 
ഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്‌. 

കുമ്പസാരക്കൂട്ടിലിരുന്ന്‌ അനേകരെ അനുരഞ്ജന കൂദാശയിലൂടെ 
ദൈവബന്ധത്തിലേക്കു നയിക്കുന്നത്‌ ഒരു പുണ്യകര്‍മ്മമായി ഡണ്‍സ്‌ 
ദൃനച്ചന്‍ കരുതി. അദ്ദേഹം ഒരുപാടു പേരുടെ കുമ്പസാരക്കാരനും 
ആദ്ധ്യാത്മിക പിതാവുമായിരുന്നു. പാലക്കാട്‌ രൂപതാദ്ധ്യക്ഷന്‍ മാര്‍ 
ജോസഫ്‌ ഇരിമ്പന്‍ പിതാവിനു പ്രിയങ്കരനായ കുമ്പസാരക്കാരനായി 
രുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 

ഡണ്‍സ്റ്റനച്ചന്റെ ജ്യേഷ്ഠന്‍ ജോസഫ്‌ (12 ഓഗസ്റ്റ്‌ 1982) ചെറിയ 
പെങ്ങള്‍ മേരി മാഴസിന്‍ (26 സെപ്റ്റംബര്‍ 2004), സഹോദരി കൊച്ചു 
ത്രേസ്യ (27 നവംബര്‍ 2009) എന്നിവര്‍ വിവിധ കാലങ്ങളില്‍ കര്‍ത്താ 
വില്‍ നിദ്രപ്രാപിച്ചു. 

സമര്‍പ്പിത ജീവിതത്തോട്‌ അനുകൂലമായി പ്രതികരിക്കാനുള്ള 
സവിശേഷമായ അഭിമുഖ്യം ഒലക്കേങ്കില്‍ കുടുംബത്തിനു സ്വാഭാവിക 
മായിരുന്നു. മക്കളെ എല്ലാവരെയും സന്ന്യാസദൈവവിളി നല്കി അനു 
ഗ്രഹിക്കണമെന്നു മാതാപിതാക്കള്‍ തീര്രമായി പ്രാര്‍ത്ഥിച്ചു. വിശുദ്ധ 
നായ ഡണ്‍സ്റ്റനച്ചനു ജന്മം നല്കി സി.എം.ഐ. സഭയിലൂടെ ദൈവ 
ജന ശുശ്രൂഷയ്ക്കായി നല്കിയതു ഒലക്കേങ്കില്‍ കുടുംബമാണ്‌. അദ്ദേ 
ഹത്തിന്റെ ജ്യേഷ്ഠന്‍ ജോസഫ്‌ സി.എം.ഐ. സഭയില്‍ ചേര്‍ന്നു 
സന്ന്യാസ വൈദികനാകുന്നതിനു പരിശ്രമിച്ചു. എന്നാല്‍ കുടുംബം 
പരിപാലിക്കാന്‍ ആളില്ലാത്തതിനാല്‍ അധികാരികളുടെ നിര്‍ദ്ദേശമനു 
സരിച്ചു ഗൃഹസ്തജീവിതം തെരഞ്ഞെടുക്കുന്നതിനു നിര്‍ബ്ുന്ധിതനാ 
യി. വിവാഹിതനായ ജോസഫിനെ പത്തു മക്കളെ നല്കി കര്‍ത്താവ്‌ 
അനുഗ്രഹിച്ചു. അവരില്‍ മൂന്നുപേര്‍ വൈദിക സമര്‍പ്പിതജീവിതം 
തെരെഞ്ഞെടുത്തു. ഫാ. ജോണ്‍ മരിയ വിയാനി പാലക്കാട്‌ രൂപതയി 





36 സുതാര്യം സുന്ദരം 


ലും ദ്ര. സാവിയോ എം.എം.ബി. സഭയിലും, സി. ലിസി എഫ്‌.സി.സി. 
സഭയിലും അംഗങ്ങളായി സേവനമനുഷ്ഠിക്കുന്നു. ഡണ്‍സ്റ്റനച്ചന്റെ 
ഇളയ സഹോദരി മേരി തിരുഹൃദയ സഭയില്‍ പ്രവേശിച്ച്‌ മേരി മാഴ്‌ 
സില്‍ എന്ന പേരില്‍ സന്ന്യാസിനിയായി. തൃശൂര്‍ രൂപത വൈദിക 
നായ ഫാ. ഡണ്‍സ്റ്റനും സി.എം.ഐ. ദേവമാതാ പ്രവിശ്യയിലെ അം 
ഗമായ ലിന്‍സ്റ്റന്‍ ശെമ്മാശനും ഒലക്കേങ്കില്‍ തറവാടിന്റെ സന്താനങ്ങ 
ളാണ്‌. 

നീണ്ട 86 വര്‍ഷങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഈ ലോകത്തില്‍ ജീവിച്ചു. 
ആ ജീവിതം അതിധന്യമായിരുന്നു. വിശുദ്ധനാകണമെന്ന ഒരേയൊരു 
ലക്ഷ്യം ജീവിതത്തിലുടനീളം പകര്‍ന്ന്‌ ജീവിതചര്യകളെ മുഴുവന്‍ നിയ 
ന്ത്രിക്കുന്ന ശ്രമണകേന്ദ്രമായി പരിണമിച്ചു. ചെറുപ്പം മുതല്‍ നിര്‍ലോഭ 
മായിരുന്ന ദൈവകൃപയും വിശ്വാസ വെളിച്ചവും വിശുദ്ധിയുടെ പടിക 
ളിലൂടെ ഇട്ടുപ്പുണ്ണിയെ നയിച്ചു. വിശുദ്ധമായ ബോദ്ധ്യങ്ങളുടെയും ഉള്‍ 
ക്കാഴ്ചകളുടെയും നീര്‍ച്ചാലുകള്‍ ദൈവം സമൃദ്ധമായി അവനു തുറന്ന 
രുളി. സുകൃതികളായ മാതാപിതാക്കളും “പുണ്യവതി കുഞ്ഞേത്തി 
പെങ്ങളും” ഇട്ടുപ്പുണ്ണിക്കു ദൈവകൃപയുടെ കൈവഴികളായി. വിശുദ്ധി 
യിലേക്കുള്ള തന്റെ മാര്‍ഗ്ഗം സന്ന്യാസമാണെന്ന്‌ അവരിലൂടെ തിരിച്ചറി 
ഞ്ഞു. ധീരമായ നിലപാടുകളിലൂടെ സ്വന്തം ബലഹീനതകളെ അതിജീ 
വിച്ചു. ശിശുസഹജമായ നിഷക്കളങ്കതയില്‍ അനുസരിച്ചു. ബന്ധങ്ങളു 
ടെ ബന്ധനങ്ങളില്‍ നിന്നകന്ന്‌ അവയെ വിശുദ്ധയാത്രക്ക്‌ അനുകൂല 
ഘടകങ്ങളാക്കി. ദാരിദ്യചൈതനൃത്തിന്റെ ആള്‍രൂപമായി. സത്യസന്ധ 
തയെ വിശുദ്ധിയുടെ പര്യായമായി മാറ്റി. പ്രാര്‍ത്ഥിച്ചു പ്രാര്‍ത്ഥിച്ചു പ്രാര്‍ 
ത്ഥനയായി. വിശ്വാസ വെളിച്ചത്തില്‍ വസിച്ചു, പരസ്നേഹത്തില്‍ ചരി 
ച്ച്‌, മണ്ണിനെ സ്നേഹിച്ച്‌, പ്രകൃതിയില്‍ അലിഞ്ഞ്‌ ജീവിതത്തെ തിക 
ഞ്ഞ അനുഭൂതിയായി പകര്‍ത്തി. വിദൂരരാജ്യങ്ങളില്‍ തിരുവചന 
പ്രഘോഷണം എന്ന നിറവേറാതെ പോയ നിരന്തരസ്വപ്നം ഈര്‍ജമായി 
പകര്‍ന്ന്‌ ദൈവവിളി പ്രോത്സാഹനരംഗത്തും ദൈവവിളിയുടെ 
വിവേചനത്തിലും പരിശീലന വേദിയിലും സഫലമായി. വീരോചിത 
മായ രീതിയില്‍ സുകൃതങ്ങളുടെ സാധകനായി. വലിയ വാശിക്കാര 
നും അരിശമുള്ളവനുമായ ഇട്ടൂപ്പുണ്ണിയെ സ്വന്തം ഇച്ഛാശക്തിയും 
അന്വേഷണത്വരയും വിശുദ്ധനായ ഡണ്‍സ്റ്റനച്ചനാക്കി. 

വലിയ മറവിക്കാരന്‍, ഈശോയെ മറക്കാത്ത മഹായോഗി! ചെറു 
പ്രായത്തില്‍ ആരംഭിച്ച വിശുദ്ധിയുടെ തീര്‍ത്ഥയാത്ര ജീവിതാന്ത്യം 





ജീവിതരേഖ 37 


വരെ തുടര്‍ന്നു. 2006 ഒക്റ്റോബര്‍ 20-ഠം തീയതി ഈശോനാമം ഉരുവി 
ട്ടുകൊണ്ട്‌ ആ മഹിതജീവന്‍ നിതൃതയില്‍ അലിഞ്ഞു. കന്മഷമില്ലാത്ത 
നന്മയുടെ തണല്‍മരമായി നമുക്കുമേല്‍ അതു വിരിഞ്ഞു നില്‍ക്കുന്നു. 
ദിവ്യചൈതനൃത്തിന്റെ ഫലം പൊഴിച്ചു കാലത്തിനപ്പുറത്തേക്ക്‌ അതു 
പടര്‍ന്നുകൊണ്ടിരിക്കും. 





38 | സുതാര്യം സുന്ദരം 


വിശുറുദ്ധനിയോഗങ്ങളുടെ 
സോപാനനടയില്‍ 


ചെറുപ്പം മുതലേ ആദ്ധ്യാത്മിക കാര്യങ്ങളില്‍ തല്‍പരനായിരുന്നു ഇട്ടു 
പ്പൂണ്ണി. കുടുംബസാഹചര്യങ്ങള്‍ സുകൃതവളര്‍ച്ചക്കു സ്വാധീനഘടകങ്ങ 
ളൊരുക്കി. അനുദിന ജീവിതചര്യകളിലും ബാല്യകാല ലീലകളിലും 
ആത്മീയസ്പര്‍ശം നിറഞ്ഞു. വീട്ടില്‍ സഹോദരങ്ങളും കൂട്ടുകാരുമൊ 
രുമിച്ച്‌ കുര്‍ബാന ചൊല്ലി. പള്ളി പണിതു. പ്രദക്ഷിണം നടത്തി. 





അഞ്ചു വയസുമുതല്‍ തനിയെ പള്ളിയില്‍ പോകാന്‍ തുടങ്ങി. 
വീട്ടില്‍ നിന്നു പള്ളിയിലേക്കു മുക്കാല്‍ മൈല്‍ കാണും. പോകുന്ന 
വഴിയുടെ ഇരുവശവും ഇടതൂര്‍ന്നു നില്‍ക്കുന്ന കാടുമായി ബന്ധപ്പെടു 
ത്തി പേടിപ്പെടുത്തുന്ന കഥകള്‍ നിലവിലിരുന്നപ്പോഴും ഇട്ടുപ്പുണ്ണി 
പള്ളിയില്‍ പോകുന്നതു മുടക്കിയില്ല. അങ്ങനെ തനിയെ പതിവായി 
പള്ളിയില്‍ പോയീരുന്നതു “നല്ലകുട്ടിയായിത്തീരുവാന്‍” വേണ്ടിയായി 
രുന്നു. 


വിശുദ്ധരുടെ പഠനക്കളരിയും അദ്ധ്യാത്മിക ഗ്രന്ഥപാരായണവും 
ചെറുപ്പം മുതലേ നല്ല പുസ്തകങ്ങള്‍ വായിക്കാനുള്ള സാഹചര്യം 
വീട്ടിലുണ്ടായിരുന്നു. പുതിയ നിയമവും വിശുദ്ധരുടെ, പ്രത്യേകമായി 
കൊച്ചുത്രേസ്യ, അമ്മത്രേസ്യാ എന്നിവരുടെ ജീവചരിത്രങ്ങളും വായി 
ച്ചിട്ടുണ്ട്‌. കുടുംബാംഗങ്ങള്‍ക്കുവേണ്ടി ചേച്ചി കുഞ്ഞേത്തി നേതൃത്വം 
നല്കിയ വായനയും വ്യാഖ്യാനവും തന്നെ വളര്‍ത്തിയതിനെക്കുറിച്ചു 
ഡണ്‍സ്റ്റനച്ചന്‍ വിവരിക്കുന്നു: 

“എനിക്കു 7 വയസ്സുള്ളപ്പോള്‍ ഞങ്ങളെല്ലാവരുംകൂടി വീടിന്റെ ഇറ 
യത്തിരുന്നു നല്ല പുസ്തകങ്ങള്‍ വായിക്കുന്നതു കേള്‍ക്കുമായിരുന്നു. 
നവമാലികയാണ്‌ ഞാന്‍ ഓര്‍മ്മിക്കുന്ന ഒരു പുസ്തകം. മൂത്ത പെങ്ങ 
ളാണു സാധാരണ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്ന 
ത്‌. അമ്മ കേട്ടാനന്ദിച്ചിരുന്നതു ഞാന്‍ ഇപ്പോഴും ഓര്‍ക്കുന്നു. ആ വായ 





വിശുദ്ധനിയോഗങ്ങളുടെ ... 39 


നകളില്‍നിന്നു ഞങ്ങളുടെ കുടുംബത്തിനു വളരെ ഉപകാരമുണ്ടായിട്ടുണ്ട്‌. 
ഞങ്ങളുടെയൊക്കെ സന്ന്യാസജീവിത പ്രവേശനത്തിനുള്ള ആഗ്രഹം 
പരിപോഷിക്കപ്പെട്ടത്‌ ആ പുസ്തകപാരായണം വഴിയാണ്‌. 

“വായനയുടെ സമയത്ത്‌ അപ്പന്റെ സാന്നിദ്ധ്യം ഉണ്ടെങ്കില്‍ ഞങ്ങള്‍ 
ശ്രദ്ധിക്കുന്നുണ്ടോ, ഗ്രഹിക്കുന്നുണ്ടോ എന്നറിയുന്നതിനു ചോദ്യങ്ങള്‍ 
ചോദിക്കുകയും, ഞങ്ങളുടെ പ്രതികരണത്തെ തുടര്‍ന്ന്‌ ചിലപ്പോള്‍ 
നല്ല ഉപദേശങ്ങളും വ്യാഖ്യാനങ്ങളും നല്കുകയും ചെയ്യുമായിരുന്നു. 
അപ്പന്റെ ബുദ്ധിപൂര്‍വ്വമായ ഉപദേശങ്ങള്‍ കേള്‍ക്കുന്നതിന്‌ എനിക്ക്‌ വലി 
യ താത്പര്യമായിരുന്നു. 

വി. കൊച്ചുത്രേസ്യായെക്കുറിച്ചു കേള്‍ക്കുന്നതിനുള്ള അവസരങ്ങള്‍ 
എനിക്കു നാലഞ്ചുവയസു മുതല്‍ സുലഭമായിരുന്നു. കോവേന്തപള്ളി 
യില്‍ വിശുദ്ധയുടെ സ്തുതിക്കായി വലിയ ആഘോഷങ്ങള്‍ നടത്തി 
യിരുന്നു. എന്റെ ആദ്യകുമ്പസാരത്തോട്‌ അടുത്തകാലത്ത്‌ “ചെറുപുഷ്‌ 
പാനുകരണം” എന്ന ചെറിയ പുസ്തകം അമ്മ എനിക്കു വാങ്ങിത്ത 
ന്നു. അതു ഞാന്‍ ഉടനെ വായിച്ചുതീര്‍ത്തു. പല തവണ വായിച്ചു. വീ 
ട്ടില്‍ പലപ്പോഴും ആ പുണ്യവതിയെക്കുറിച്ചു സംസാരിക്കുന്നതായി 
കേട്ടിട്ടുണ്ട്‌. ഈ സാഹചര്യങ്ങള്‍ വിശുദ്ധനാകുന്നതിനുളള ആഗ്രഹം 
എന്നില്‍ ഉളവാകുന്നതിനു വളരെ സഹായിച്ചിട്ടുണ്ട്‌.” 

കൊച്ചുത്രേസ്യയുടെ പുണ്യജീവിതം വളരെ മധുരതരമാണെന്നും 
അവളുടെ ജീവിതം തന്നെ വളരെ ആകര്‍ഷിച്ചുവെന്നും വിശുദ്ധനാകു 
ന്നതിനെ സംബന്ധിച്ച്‌ “എനിക്കും ഒരു കൈ നോക്കാം” എന്ന ശക്ത 
മായ പ്രചോദനം ആ ജീവിതത്തില്‍നിന്നു ലഭിച്ചുവെന്നും ഡണ്‍സ്റ്റന 
ച്ചന്‍ സാക്ഷിക്കുന്നു. ചെറുപുഷ്പത്തിന്റെ ആത്മീയത ജീവിതാന്ത്യംവ 
രെ അദ്ദേഹം പിന്തുടര്‍ന്നു. 

തന്റെ പരിശീലനത്തിനായി ഭരമേല്പിക്കപ്പെട്ട യോഗാര്‍ത്ഥികള്‍ക്കു 
കൊച്ചുത്രേസ്യയുടെ കുറുക്കുവഴി പരിചയപ്പെടുത്തി. “ഒരു നല്ല സന്ന്യാ 
സിയാകുവാന്‍ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ചെറിയ 
കാര്യങ്ങള്‍ വലിയ മനസ്സോടും ആത്മസംതൃപ്തിയോടും കൂടി നിര്‍വ്വ 
ഹിക്കണമെന്ന്‌ ഈശോ നമ്മില്‍നിന്ന്‌ ആഗ്രഹിക്കുന്നു എന്ന വിശ്വാസ 
ത്തോടുകൂടി ഓരോ കൃത്യവും പൂര്‍ത്തിയാക്കണം.” ഈ ആദര്‍ശം 
സ്വന്തം ജീവിതത്തിലൂടെ അദ്ദേഹം യോഗാര്‍ത്ഥികളെ പഠിപ്പിച്ചു. 


കുഞ്ഞേത്തിയുടെ പാഠശാലയില്‍ 


ഇട്ടുപ്പുണ്ണിക്കു കുഞ്ഞേത്തി ഒരു മൂത്ത കുടുംബാംഗം മാത്രമായിരുന്നി 
ല്ല. ആദ്ധ്യാത്മിക ജീവിതത്തില്‍ നിരന്തരം പ്രചോദനം പകരുന്ന ഗുരു 





40 | സുതാര്യം സുന്ദരം 


നാഥയായിരുന്നു. കുഞ്ഞേത്തിയുടെ ആദ്ധ്യാത്മിക പാഠശാലയിലാണ്‌ 
ഇട്ടൂപ്പുണ്ണി വിശുദ്ധിയുടെ ബാലപാഠങ്ങള്‍ സ്വായത്തമാക്കിയത്‌. അതേ 
ക്കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ രേഖപ്പെടുത്തുന്നു: 

“പെങ്ങള്‍ വിശുദ്ധന്മാരെക്കുറിച്ച്‌ അവസോരോചിതമായി സംസാ 
രിക്കുമായിരുന്നു. വിശുദ്ധരുടെ ഉദ്ധരണികളും ജീവിതസംഭവങ്ങളും 
സാധാരണ സംഭാഷണങ്ങളില്‍ ഏറെ മനോഹരമായി ഇണങ്ങി ചേര്‍ 
ന്നിരുന്നു. പെങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളില്‍ ഞാന്‍ വളരെ ഉന്മേഷ 
ഭരിതനായിരുന്നു. ഭക്തിപരമായ കാര്യങ്ങള്‍ സാധാരണ സംഭാഷണ 
ങ്ങളില്‍ ഇത്രയും സ്വാഭാവികമായ രീതിയില്‍ ഇഴചേര്‍ത്തു കേള്‍വി 
ക്കാരെ സന്തോഷിപ്പിക്കുന്നതിനും സല്‍കൃത്യങ്ങള്‍ക്കായി പ്രേരിപ്പിക്കു 
ന്നതിനും കഴിവുള്ളവരെ അധികം കണ്ടിട്ടില്ല. ഒരു ആഗമനകാലത്ത്‌, 
എന്നും വിശുദ്ധ കുര്‍ബാന സ്വീകരിക്കുവാന്‍ പാടില്ലെന്നു പറഞ്ഞതൊ 
ഴിച്ചാല്‍ പെങ്ങള്‍ ഒരിക്കലും ഉപദേശിച്ചതായി ഓര്‍ക്കുന്നില്ല. കണ്ടശാ 
ങ്കടവ്‌ മഠം വക സ്‌കൂളില്‍ ബോര്‍ഡറായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ 
പെങ്ങള്‍ എഴുതിയ കത്ത്‌ ഞാന്‍ ഓര്‍ക്കുന്നുണ്ട്‌. അതില്‍ ഇരുപത്ത 
ഞ്ചു നോമ്പില്‍ എല്ലാദിവസവും 40 നന്മനിറഞ്ഞ മറിയം ചൊല്ലി ഉണ്ണി 
യിശോയ്ക്കു കാഴ്ചവെക്കുന്ന ഭക്തകൃത്യത്തെക്കുറിച്ച്‌ ഓര്‍പ്പിച്ചിരുന്നു. 

“എനിക്കു പതിനാലു വയസ്സു തികയുന്നതുവരെയുള്ള കാലഘട്ട 
ത്തില്‍ മറ്റു കുടുംബാംഗങ്ങള്‍ പരസ്പരം ഉണ്ടായിരുന്നതിനേക്കാള്‍ 
അടുപ്പം ഞങ്ങള്‍ തമ്മിലുണ്ടായിരുന്നു. ദൈവപരിപാലനയില്‍ ഞങ്ങള്‍ 
ക്കു തനിച്ചാകുന്നതിന്‌ അവസരങ്ങള്‍ ധാരാളമുണ്ടായി. ആ കാലയള 
വില്‍ ഞാന്‍ ചെയ്തിട്ടുളള സല്‍പ്രവൃത്തികള്‍ അധികവും പെങ്ങളെ 
അനുകരിച്ചും പെങ്ങളുമായുള്ള സംഭാഷണത്തിന്റെ ഫലങ്ങളുമായിരു 
ന്നു. പെങ്ങളുമായി സംഭാഷിച്ചു കഴിയുമ്പോള്‍ നല്ല ആഗ്രഹങ്ങളും 
പ്രതിജ്ഞകളും എന്നില്‍ താനെയുണ്ടാകും. ആ സംഭാഷണത്തിന്‌ 
അത്രക്കു വശീകരണ ശക്തിയുണ്ടായിരുന്നു. 

“എന്റെ അഞ്ചാം വയസ്സു മുതല്‍ പെങ്ങളെ ഞാന്‍ അനുകരിപ്പാന്‍ 
തുടങ്ങി. ചോറുണ്ണുമ്പോള്‍ അന്നുവരെ ഉപ്പ്‌ ഉപയോഗിച്ചിരുന്ന ഞാന്‍ 
പെങ്ങള്‍ ചെയ്യുന്നതുപോലെ ഉപ്പ്‌ ഉപേക്ഷിച്ചു തുടങ്ങി. പെങ്ങളെ 
അനുകരിച്ച്‌ ഞാന്‍ പല ആശയടക്കങ്ങളും ചെയ്തിരുന്നു. 

“നിത്യം പള്ളിയില്‍ പോകുന്നതിനും പെങ്ങള്‍ തന്നെയായിരുന്നു 
ഞങ്ങള്‍ക്കെല്ലാവര്‍ക്കും പ്രേരണ. പള്ളിയിലേക്കുള്ള വഴി അന്നു വള 
രെ മോശമായിരുന്നു. വര്‍ഷകാലത്ത്‌ തോട്ടില്‍ പലയിടങ്ങളിലും മുട്ടോ 





വിശുദ്ധനിയോഗങ്ങളുടെ ... 41 


ളം വെള്ളം കാണും. കാലില്‍ സുഖക്കേടുണ്ടായിരുന്ന പെങ്ങള്‍ കാല 
വ്യത്യാസങ്ങള്‍ കണക്കിലെടുക്കാതെ, ശരീരിക ക്ഷീണം വകവെക്കാ 
തെ വളരെ ബുദ്ധിമുട്ടി എല്ലാവര്‍ക്കും മുമ്പേ പള്ളിയിലേക്ക്‌ ഇറങ്ങി 
പ്പോകുന്നതു കാണുമ്പോള്‍ ഞങ്ങള്‍ എങ്ങനെയാണു മടിച്ചിരിക്കുക. 
എങ്കിലും സുഖമുള്ള ഞങ്ങള്‍ കാലാവസ്ഥയുടെയും വഴിയുടെയും 
പ്രാതികൂല്യങ്ങള്‍ ഓര്‍ത്തു മടിച്ചിട്ടുളള അനേകം അവസരങ്ങളില്‍ പെ 
ങ്ങള്‍ കുര്‍ബാന കണ്ടു തിരിച്ചുവന്നിട്ടുണ്ട്‌. പെങ്ങള്‍ വീട്ടില്‍നിന്നിറങ്ങി 
കുറെ കഴിഞ്ഞായിരിക്കും ഞാന്‍ പുറപ്പെടുക. പലപ്പോഴും വഴിയില്‍ 
ക്ഷീണിതയായി ആശ്വസിക്കുന്ന പെങ്ങളെ കണ്ടു വിഷമം തോന്നിയി 
ട്ടുണ്ട്‌. എന്നാല്‍ വഴിയില്‍ ഏകാകിനിയായി പെങ്ങള്‍ പുഞ്ചിരി തൂകി 
നില്‍ക്കുന്ന കാഴ്ച്ചയ്ക്കു വളരെ ആസ്വാദ്യകരമായിരുന്നു. അനേകം 
പ്രാവശ്യം എനിക്കാ കാഴ്ച്ചയ്ക്കു ഭാഗ്യമുണ്ടായി. ആ പുഞ്ചിരിക്കു 
കാരണം അനുജനായ എന്നെ കണ്ടുമുട്ടിയതായിരുന്നില്ല. പെങ്ങളുടെ 
പുണൃജീവിതത്തില്‍ വളരെ മതിപ്പുണ്ടായിരുന്നതുകൊണ്ട്‌ ആ പുഞ്ചി 
രിക്കു ആദ്ധ്യാത്മികമായ ഒരര്‍ത്ഥമാണു ഞാന്‍ കൊടുത്തിരുന്നത്‌.” 

1938 ജൂലൈ 26-ന്‌ ഇട്ടുപ്പുണ്ണിയുടെ “പുണ്യവതിയായ കുഞ്ഞേത്തി 
പെങ്ങള്‍” പരലോക്രപാപ്തയായി. തന്റെ ചേച്ചി പുണ്യവതിയാണെ 
ന്ന്‌ ഇട്ടൂപ്പുണ്ണി വിശ്വസിച്ചു. പല വിശുദ്ധരുടെയും ശരീരം അഴുകാതെ 
യിരിക്കുന്നതായി അവന്‍ കേട്ടിട്ടുണ്ട്‌. ചേച്ചിയുടെ ശരീരവും അഴുകി 
ല്ലെന്ന്‌ ഇട്ടുപ്പുണ്ണി കരുതി. 

ഓര്‍മ്മകള്‍ക്കു തെളിച്ചം നഷ്ടപ്പെട്ടു പഴയതെല്ലാം വിസ്മൃതിയില്‍ 
ആണ്ടുപോകുന്നതിനിടയിലും ഇട്ടുപ്പുണ്ണി കുഞ്ഞേത്തിയെ ഓര്‍ത്തു. 
“എനിക്കു പെങ്ങളെ കാണണം. നല്ല പെങ്ങളായിരുന്നു. ഞാന്‍ തെറ്റു 
ചെയ്യുമ്പോള്‍ തിരുത്തിയിരുന്നു. എനിക്ക്‌ ഒരുപാട്‌ കഥ പറഞ്ഞു തന്നി 
രുന്നു. എനിക്ക്‌ ഇപ്പോള്‍ പെങ്ങളെ കാണാന്‍ പറ്റുന്നില്ല.” ചേച്ചിയെക്കു 
റിച്ചുള്ള ഓര്‍മ്മകളില്‍ ഡണ്‍സ്റ്റനച്ചന്‍ പഴയ ഇട്ടൂപ്പുണ്ണിയായി. അവന്‍ 
കരയുകയും ചിരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. 


സ്വരാജ്യസ്നേഹം സകലഭാഗ്യങ്ങളുടെ ആരംഭം 


ചെറുപ്പം മുതലേ മോക്ഷത്തില്‍ പോകണമെന്ന ആഗ്രഹം ഇട്ടുപ്പുണ്ണി 
മനസ്സില്‍ കരുതിയിരുന്നു. “മോക്ഷത്തില്‍ പോയാല്‍ എല്ലാ ഭാഗ്യങ്ങ 
ളും എനിക്ക്‌ അനുഭപ്പെടും. അതില്‍ കൂടുതല്‍ എനിക്ക്‌ എന്തു വേണം? 
ഞാന്‍ അതില്‍ തൃപ്തനായിരുന്നു.” ഇതായിരുന്നു ഇട്ടുപ്പുണ്ണിയുടെ 
മനോഗതം. “പുണ്യവാനാകാനായി എന്നെ ആരും, പെങ്ങള്‍ പോലും 





42 | സുതാര്യം സുന്ദരം 


ഒരിക്കലും ഉപദേശിച്ചിട്ടില്ല.” എന്ന്‌ ഇട്ടുപ്പുണ്ണി സാക്ഷിക്കുന്നു. എന്നാല്‍ 
കുടുംബസാഹചര്യങ്ങളും കുഞ്ഞേത്തിയുടെ മാര്‍ഗ്ഗദര്‍ശനവും ആന്ത 
രികമായ പ്രേരണകള്‍ വിശുദ്ധിയിലേക്കു ചാലുതിരിഞ്ഞ്‌ ഒഴുകുന്നതി 
നിടയാക്കി; വ്യക്തിത്വത്തിന്റെ സകല ചോദനകളും വിശുദ്ധനാകണമെ 
ന്ന ഏകാഗ്രതയില്‍ സമ്മേളിതമായി. എന്നാല്‍ വിശുദ്ധിയുടെ ഉദ്ദേശ്യ 
ലക്ഷ്യങ്ങളും പ്രേരകഘടകങ്ങളും പൂര്‍ണ്ണമായും ഇട്ടുപ്പുണ്ണിയില്‍ 
ശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല. അനുഭവവളര്‍ച്ചയുടെ പരിശീലനവഴിയില്‍ 
ദൈവനിയോഗത്തിന്റെ പൂര്‍ണ്ണത പുല്കുവാന്‍ പല കാതങ്ങള്‍ പടിപടി 
യായി അവന്‍ മുന്നേറി. പരിപൂര്‍ണ്ണത ലക്ഷ്യമാക്കിയുള്ള യാത്രയില്‍ 
കടന്നുവന്ന വഴികളിലേക്കു ഡണ്‍സ്റ്റനച്ചന്‍ തിരിഞ്ഞുനോക്കുന്നു: 

“പുണ്യവാനാകുക എന്നു വെച്ചാല്‍ പാപം ചെയ്യാതെ പുണ്യം 
ചെയ്യുക, വളരെയധികം പുണ്യം ചെയ്യുക എന്നതില്‍ കവിഞ്ഞ്‌ എനി 
ക്കു യാതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ദൈവസ്‌നേഹത്തിൽ എന്റെ 
ശ്രദ്ധ പതിഞ്ഞിരുന്നില്ല. ദൈവഭയമാണ്‌ എന്നെ കൂടുതല്‍ നയിച്ചിരുന്ന 
ത്‌. നല്ലവനാകാനുള്ള ആഗ്രഹം, മറ്റുള്ളവരുടെ നല്ല സാക്ഷ്യം എന്നിവ 
യും എന്നെ പുണ്യാഭ്യസനത്തിനു പ്രേരിപ്പിച്ചിരുന്നു. 

“പുണ്യവനാകുന്നതിന്‌ ആഗ്രഹിക്കുന്നതു നിഗളമായേ മറ്റുള്ളവര്‍ 
കരുതുകയുള്ളു എന്നു ഞാന്‍ വിചാരിച്ചിരുന്നു. അതു അനുവദനിയമാ 
യ ഒന്നായി തോന്നിയില്ല. അനുവാദമില്ലാത്തതു രഹസ്യമായി സമ്പാദി 
ക്കാന്‍ ശ്രമിക്കുന്നവനെ പോലെയായിരുന്നു എന്റെ സ്ഥിതി. 

“ഒരു ദിവസം പെങ്ങള്‍ കിണറ്റില്‍ നിന്നു വെള്ളം കോരികൊണ്ടിരി 
ക്കുമ്പോള്‍ ഞാനും അവിടെ ചെന്നുനിന്നു സംസാരിക്കാന്‍ തുടങ്ങി. 
സംഭാഷണത്തിനിടയില്‍, “പുണ്യവാനാകാന്‍ ആഗ്രഹിക്കാമോ?” എന്നു 
ഞാന്‍ ചോദിച്ചു. അതില്‍ തെറ്റൊന്നും ഇല്ലെന്നും നല്ലതാണെന്നും കൊ 
ച്ചുത്രേസ്യാ പുണ്യവതി അങ്ങനെ ആഗ്രഹിച്ചിരുന്നെന്നും മറുപടി 
പറഞ്ഞു. അന്നുമുതല്‍ ധൈര്യത്തോടും നല്ല മനഃസാക്ഷിയോടുംകൂടി 
അതിനായി ആഗ്രഹിക്കാനും പ്രാര്‍ത്ഥിക്കാനും തുടങ്ങി. അതോടെ 
പുണ്യവാനാകാനുള്ള ആഗ്രഹം ദൈവവുമായി ബന്ധപ്പെടുന്ന ഒന്നാ 
യി മാറി. 

“പുണ്യവാന്മാരെക്കുറിച്ചു ധാരാളം പറഞ്ഞിരുന്ന പെങ്ങള്‍ ആദ്യകു 
മ്പസാരത്തോട്‌ അടുത്ത കാലത്ത്‌ (ആറര വയസ്‌) ഒരു ദിവസം “നമ്മു 
ടെ നാട്ടില്‍ ഇതുവരേയും പുണ്യവാന്മാരുണ്ടായിട്ടില്ല” എന്നു പറയാനി 
ടയായി. വളരെ വിഷമത്തോടെയാണ്‌ ആ പ്രസ്താവന ഞാന്‍ ശ്രവിച്ച 





വിശുദ്ധനിയോഗങ്ങളുടെ ... | 43 


ത്‌. അന്യനാട്ടുകാര്‍ക്കു കൈവന്ന ഭാഗ്യം നമുക്കില്ലല്ലോ എന്നോര്‍ത്തു 
ഞാന്‍ വളരെ ദുഃഖിതനായി. പുണ്യവാനാകാന്‍ ആഗ്രഹിക്കുന്നതു 
നിഗളമാണെന്ന ചിന്ത അന്നു വിട്ടകന്നിരുന്നില്ല. എങ്കിലും സ്വരാജ്യസ്‌ 
നേഹത്തിന്റെ തള്ളല്‍കൊണ്ട്‌ ഒരു വിശുദ്ധനാകുന്നതിനു ഞാന്‍ ആഗ്ര 
ഹിച്ചു. അന്നാള്‍ മുതല്‍ ഇന്ത്യക്ക്‌ ഒരു പുണ്യവാനുണ്ടാകുന്നതിനു 
വിശുദ്ധനാകുക എന്നതായിത്തീര്‍ന്നു എന്റെ ലക്ഷ്യം. എന്നാല്‍ ഇക്കാ 
ര്യം പുറത്തു പറയാന്‍ ധൈര്യപ്പെട്ടില്ല. 

“പുണ്യവാനാകുക എന്ന ആഗ്രഹത്തില്‍ ലോകത്തിന്റെ സ്തുതി 
ബഹുമാനങ്ങള്‍ക്കു വേണ്ടിയുള്ള ആഗ്രഹങ്ങളും ആശയങ്ങളും കലര്‍ 
ന്നിരുന്നു. കൊവേന്ത പള്ളിയില്‍ മുട്ടുകുത്തി നില്‍ക്കുമ്പോള്‍ അവിടെ 
യുള്ള ചെറിയ അള്‍ത്താരകള്‍ കാണുമ്പോള്‍ ഒരു ദിവസം ഞാനും 
(എന്റെ രൂപവും) അതുപോലെയുള്ള ഒന്നില്‍ പ്രതിഷ്ഠിക്കപ്പെടുമെന്നും 
പാവറട്ടിയുടെ നില ഞാന്‍ മൂലം ഉയരുമെന്നുമുള്ള വിചാരങ്ങള്‍ നിര 
ന്തരമായി ഉണ്ടായികൊണ്ടിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പുണ്യവാള 
നാകണം. എന്റെ മൃതശരീരം പാവറട്ടിയില്‍ അടക്കപ്പെടണം. 

“1937-ലാണ്‌ നമ്മുടെ ചാവറയച്ചനെക്കുറിച്ചും അദ്ദേഹത്തെ വിശു 
ദ്ധനെന്നു നാമകരണം ചെയ്യുന്നതിന്നുള്ള പ്രാര്‍ത്ഥനയെക്കുറിച്ചും ഞാന്‍ 
അറിഞ്ഞത്‌. അദ്ദേഹത്തിന്റെ നാമകരണനടപടി തൃപ്തികരമായ വിധം 
പുരോഗമിക്കുന്നു എന്നറിഞ്ഞപ്പോള്‍ വലിയ സന്തോഷമുണ്ടായി. 
തീക്ഷ്ണമായി പ്രാര്‍ത്ഥിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഞാന്‍ 
ഇന്ത്യയിലെ ആദ്യ വിശുദ്ധനാകുമെന്ന പ്രതീക്ഷ നിമിത്തം അദ്ദേഹ 
ത്തിന്റെ കാര്യം ഉടനെ പുരോഗമിക്കുകയില്ലെന്ന്‌ എനിക്കു തോന്നി. ആ 
തോന്നല്‍ ശക്തമായി. 1938-ല്‍ അദ്ദേഹത്തിനു വേണ്ടി പ്രാര്‍ത്ഥിക്കുന്ന 
തില്‍ എനിക്കു വലിയ ശരണമില്ലാതായി. അപ്പോള്‍തന്നെ എന്നെ 
ജയിക്കാന്‍വേണ്ടി എന്റെ ചിന്താഗതിയെ അന്നത്തെ എന്റെ ആത്മപി 
താവിനെ അറിയിച്ചു. അങ്ങനെ ആ ചിന്താഗതികളെ ജയിച്ച്‌ അദ്ദേഹ 
ത്തിനുവേണ്ടി പൂര്‍വ്വാധികം തീക്ഷ്ണതയോടെ പ്രാര്‍ത്ഥിക്കുവാന്‍ 
തുടങ്ങി. 

“നാലഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോള്‍ ചാവറയച്ചന്റെ നാമകരണനടപ 
ടിക്കു പ്രസിദ്ധി കുറഞ്ഞു. എല്ലാവരും അക്കാര്യം ഉപേക്ഷിച്ചതുപോ 
ലെ തോന്നി. എന്റെ പഴയ ധാരണകള്‍ വീണ്ടും ശക്തമായി. ഞാന്‍ 
ഇനിയും വിശുദ്ധനായില്ല എന്ന ചിന്ത എന്നെ ദുഃഖപൂരിതനാക്കി. 
ദൈവ പരിപാലനയുടെ തീരുമാനം ആരാഞ്ഞു. ഒരു പക്ഷെ ഞാന്‍ 
കാരണം ഇന്ത്യക്ക്‌ ആ മഹാഭാഗ്യം തടയപ്പെട്ടിരിക്കാം. 





44 സുതാര്യം സുന്ദരം 


1945-ല്‍ അല്‍ഫോന്‍സാ സഹോദരിയുടെ കാര്യം കേള്‍ക്കാനിട 
യായി. അവളുടെ ചരിത്രം ഞാന്‍ വായിച്ചു. ഇന്ത്യക്ക്‌ ഒരു വിശുദ്ധയെ 
ലഭിക്കുമെന്ന പ്രതീക്ഷയില്‍ എല്ലാവരും ഉണരുന്നതു കണ്ടു. ഞാനും 
അതിയായി സന്തോഷിച്ചു. എങ്കിലും ഞാന്‍ വിചാരിച്ചു ഈ ബഹളമെ 
ല്ലാം കുറച്ചുകഴിയുമ്പോള്‍ നില്‍ക്കും. അവളെ വിശുദ്ധയെന്ന്‌ നാമകര 
ണം ചെയ്യുന്നതിനായി ഞാന്‍ വിശുദ്ധനാകുന്നതുവരെ കര്‍ത്താവു 
കാത്തുനിന്നേക്കും' ഈ വ്യര്‍ത്ഥചിന്തകളുടെ ഫലമായി ഞാന്‍ വേഗം 
മരിക്കുമെന്ന വിചാരം എന്നില്‍ ഉരുവായി. 

“ഇന്ത്യക്ക്‌ അവളുടെ ഒരു വിശുദ്ധന്‍ ഈ ആധുനികകാലത്ത്‌ ഉണ്ടാ 
കണമെന്നു ഞാന്‍ അതിയായി ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ മാനസാ 
ന്തരം അതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നു ഞാന്‍ കരുതി. 1947-ല്‍ 
തിരുപ്പട്ടത്തിന്റെ തലേനാള്‍ രാത്രി എഴുതിയ കുര്‍ബാന നിയോഗങ്ങ 
ളില്‍ മൂന്നാമത്തേത്‌, “ഇന്ത്യാക്കാരായ പുണ്യപ്പെട്ടവര്‍ വിശുദ്ധന്മാരുടെ 
പട്ടികയില്‍ ചേര്‍ക്കപ്പെടുന്നതിന്നുവേണ്ടി” എന്നാണ്‌. ഇപ്പോള്‍, 1953-ല്‍ 
അല്‍ഫോന്‍സായുടെ കാര്യം വളരെ ശക്തിയായി പുരോഗമിക്കുന്നു 
ണ്ട്‌. എങ്കിലും എന്റെ ആ പഴയ വിചാരം മുഴുവന്‍ മാറുന്നില്ല. ഞാന്‍ ചെ 
ല്ലാതെ അവരുടെ കാര്യം നിറവേറുമെന്നു തോന്നുന്നില്ല. ഇന്ത്യക്ക്‌ ഒരു 
വിശുദ്ധനെ ലഭിക്കുന്നതിനുവേണ്ടി ഇത്രയും കൊല്ലങ്ങള്‍ ജീവിതമര്‍ 
പ്പിച്ചുകൊണ്ട്‌ പരിശ്രമിച്ചിട്ടുള്ളവര്‍ ഉണ്ടാകുമെന്നു തോന്നുന്നില്ല. മാത്യ 
ഭൂമിയുടെ ഉന്നമനത്തിനായി പരിശ്രമിച്ചിട്ടുള്ളവരില്‍ അഗ്രഗണ്യനാകു 
വാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതു 
ദൈവതിരുമനസ്സു തന്നെയാണെന്നു വിശ്വാസം. 

“മഹാത്മഗാന്ധിയെക്കുറിച്ചു കേള്‍ക്കുന്നതിനുമുമ്വേ ഞാന്‍ മാത്യഭൂ 
മിയോടുള്ള സ്നേഹത്താല്‍ എരിഞ്ഞു. ചരിത്രം പഠിക്കുമ്പോള്‍ എന്റെ 
കണ്ണുകള്‍ നിറയുകയും രക്തം തിളക്കുകയും ചെയ്യുക പതിവായിരു 
ന്നു. എനിക്കു 10 വയസ്സുള്ളപ്പോള്‍ ഗാന്ധിയുടെയും കോണ്‍ഗ്രസിന്റെ 
യും സ്വാതന്ത്യസമരം എന്നെ ആകര്‍ഷിച്ചു. അവരുടെ വിജയം എന്റെ 
വിജയമായി ഞാന്‍ കരുതി. ഗാന്ധിജിയുടെ മരണവാര്‍ത്ത അറിഞ്ഞ 
ആഴ്ചയില്‍ നാലുപ്രവശ്യം ഞാന്‍ കണ്ണുനീര്‍ വിഴ്ത്തിയിട്ടുണ്ട്‌. അദ്ദേഹ 
വും കൂട്ടുകാരും ലാകികമായി മാതൃഭുമിക്കുവേണ്ടി ചെയ്തതില്‍ കൂടു 
തല്‍ ആത്മീയമായി ചെയ്യുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. അവരെക്കാള്‍ 
കൂടുതലായി ദൈവത്തില്‍ എന്റെ മാതൃഭൂമിയെ ഞാന്‍ സ്നേഹിക്കു 
ന്നുവെന്നു ലോകത്തെ കാണിച്ചല്ലാതെ എനിക്കു തൃപ്തി വരില്ല. 





വിശുദ്ധനിയോഗങ്ങളുടെ ... | 45 


വിശ്വാസത്തിന്റെ മഹത്വവും കഴിവുകളും ലോകം തിരിച്ചറിയണം. ഏഴു 
വയസ്സു മുതല്‍ മരണംവരെ മാതൃഭൂമിക്കുവേണ്ടി ത്യാഗങ്ങള്‍ അനുഷ്‌ 
ടിക്കാന്‍, ജീവിതമര്‍പ്പിക്കാന്‍ പ്രേരണ നല്‍കുന്നതിനു കത്തോലിക്ക 
വിശ്വാസത്തിനു കഴിവുണ്ടെന്നു ലോകം അറിയട്ടെ. ദൈവം തന്റെ 
മഹത്വം ഇന്ത്യയില്‍ വെളിപ്പെടുത്തുന്നതിനായി ഇടവരട്ടെ. എന്റെ ദൈ 
വമേ, എന്റെ ദിവാസ്വപ്നങ്ങളുടെ പൂര്‍ത്തികരണത്തിനായല്ല (അവ 
എന്റെ ബാല്യകാലത്തെ ബാലിശമായ ആഗ്രഹങ്ങള്‍ മാത്രമായിരുന്നു) 
നിന്റെ മനസ്സു നിറവേറുന്നതിനായി നിന്നില്‍ ഞാന്‍ സര്‍വ്വരാജ്യങ്ങളേ 
യും ആശ്ശേഷിക്കുന്നു. 

“നിന്റെ പരിപാലനയില്‍ ഒരു ഇന്ത്യക്കാരനായി ജനിച്ച ഞാന്‍ 
എന്റെ നാടിനെ പ്രത്യേകവിധം സ്നേഹിക്കണമല്ലൊ. ഇന്ത്യയെ ഞാന്‍ 
സ്നേഹിച്ചതുകൊണ്ടാണ്‌ നിന്റെ നേരെയുള്ള സ്നേഹത്തില്‍ ഞാന്‍ 
പുരോഗമിക്കുവാന്‍ തുടങ്ങിയത്‌. ഇന്നിപ്പോള്‍ ഇന്ത്യയെ സ്നേഹിക്കു 
ന്നതു നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടു മാധ്രമാണ്‌, നിന്നില്‍ മാത്രമാ 
ണ്‌. നിന്റെ ഇഷ്ടം എന്നില്‍ വേഗം പൂര്‍ത്തിയാക്കണമെ. നിന്റെ ദാന 
ങ്ങള്‍ എന്നില്‍ വ്ൃര്‍ത്ഥമാകാതിരിക്കട്ടെ. നീ എന്നില്‍ ആരംഭിച്ചതു പൂര്‍ 
ത്തിയാക്കണമെ. എന്തു ചെയ്യണമെന്ന്‌ എനിക്കറിഞ്ഞു കൂടാ. നിന്റെ 
വരവിനെ പ്രതീക്ഷിച്ചുനില്‍ക്കുന്നു. സര്‍വൃശക്തനായ നിന്നില്‍ ഞാന്‍ 
ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇന്നുവരെ എന്നിലെ പ്രത്യാശയെ സംര 
ക്ഷിച്ച എന്റെ കര്‍ത്താവേ, മരണംവരെ അതെന്നില്‍ നിലനിറുത്തണ 
മെ. നിന്നിലുള്ള പ്രത്യാശയല്ലാതെ എന്നില്‍ ഒന്നുമില്ല. അതില്‍ എനി 
ക്ക്‌ എല്ലാമുണ്ട്‌. അതോടെ ഞാന്‍ മരിച്ചാല്‍ സമ്പന്നനായി നിത്യത 
യില്‍ പ്രവേശിക്കും. അങ്ങ്‌ മുഴുവന്‍ എന്റെതായിത്തീരും. ഇന്ത്യയിലെ 
ലക്ഷോപലക്ഷങ്ങള്‍ക്കു ഞാന്‍ അങ്ങയെ കാണിച്ചുകൊടുക്കും. നിന്നില്‍ 
ആശ്രയിക്കുന്നവര്‍ ലജ്ജിക്കുകയില്ല എന്നതു വാസ്തവമെങ്കില്‍ ഇവ 
യൊന്നും ബാലിശചിന്തകളല്ല. 

“സ്വരാജ്യാഭിമാനമാണ്‌ വിശുദ്ധനാകുന്നതിനു എനിക്കു പ്രേരണ നല്‍ 
കിയത്‌. അത്‌ നിഗളത്തോടു വളരെ അടുത്തതാണല്ലൊ. അതെന്നെ 
ദൈവത്തോടു കൂടുതല്‍ അടുപ്പിച്ചു. പ്രായം ചെല്ലുന്തോറും ഞാന്‍ അ 
തിനെ വിശുദ്ധീകരിച്ചു വരികയാണ്‌. അതിനെ ഞാന്‍ വളരെ കാര്യമാ 
യി മതിക്കുന്നു. തനി ദൈവസ്‌നേഹത്തിൽ പ്രേരിതനായി വിശുദ്ധനാ 
കാന്‍ പരിശ്രമിക്കുകയെന്നത്‌ ആരംഭത്തില്‍ അത്ര എളുപ്പമുള്ള സംഗ 
തിയായിരുന്നില്ല. ഈ യാഥാര്‍ത്ഥ്യം ഗ്രഹിക്കാന്‍ വളരെ വര്‍ഷങ്ങള്‍ 





46 സുതാര്യം സുന്ദരം 


വേണ്ടിവന്നു. സ്വരാജ്യസ്നേഹമെന്ന ശക്തമായ പ്രേരണ ഇല്ലായിരു 
ന്നുവെങ്കില്‍ എന്റെ ജീവിതം തികച്ചും വ്യത്യസ്തമായ പാതയിലൂടെ 
ചെല്ലുമായിരുന്നു. എനിക്കുവേണ്ടിതന്നെ ഒരു പുണ്യവാനാകുവാന്‍ 
യാതൊരു ന്യായവും ഞാന്‍ കണ്ടിരുന്നില്ല. ഈ സ്വരാജ്യസ്നേഹം 
എന്റെ ജീവിതത്തിന്‌ ഉന്നതമായ കാഴ്ച്ചപ്പാടു നല്‍കി, “ഞാന്‍ ജനിച്ചി 
ല്ലായിരുന്നെങ്കില്‍' എന്ന നിരാശാജനകമായ വിഷാദഭാവത്തില്‍നിന്നു 
ജീവിക്കണമെന്ന ആഗ്രഹം ഉളവാക്കി. എന്നെ ഉന്മേഷഭരിതനാക്കി. 
സ്വരാജ്യസ്നേഹമാണ്‌ എന്റെ സകലഭാഗ്യങ്ങളുടെയും ആരംഭം.” 





വിശുദ്ധനിയോഗങ്ങളുടെ ... | 47 


വീിശദദ്ധപദത്തിലേക്കദു 
സന്ന്യാസവഴി 


കുടുംബത്തിലെ ആദ്ധ്യാത്മികാന്തരീക്ഷം ഇട്ടുപ്പുണ്ണിയില്‍ ദിവ്യവും 
ദൃഡവുമായ ബോദ്ധ്യങ്ങള്‍ നിറച്ചു. മാതാപിതാക്കളുടെ ചിട്ടയായ 
പരിശീലനം വിശുദ്ധി മുളയെടുത്തു വളരുന്നതിന്‌ അനുകൂലമായ 
വൃക്തിത്വഭാവങ്ങള്‍ രൂപപ്പെടുത്തി. കുടുംബത്തില്‍ പതിവായി നട 
ന്നിരുന്ന ജ്ഞാനവായന സുകൃതങ്ങള്‍ വേരുറച്ചുവളരുന്നതിനും ദൈവ 
വിളിയില്‍ പുരോഗമിക്കുന്നതിനും സഹായകമായി. സര്‍വ്വോപരി പു 
ണ്യചരിതയായ മൂത്ത പെങ്ങള്‍ കുഞ്ഞേത്തിയുടെ മധുരഭാഷണവും 
മാതൃകയും വിശുദ്ധിയുടെ സോപാനത്തിലേക്കു വഴിതെളിച്ചു. വിശു 
ദ്ധിയുടെ പൂര്‍ണ്ണതയിലേക്കുള്ള തന്റെ യാത്രാപഥം സന്ന്യാസത്തി 
ന്റെ സമര്‍പ്പണവഴിയാണെന്ന്‌ ഇട്ടൂപ്പുണ്ണി തിരിച്ചറിഞ്ഞു. കുടുംബസാ 
ഹചര്യവും വ്യക്തികളും അനുദിനസംഭവങ്ങളും അനുഭവങ്ങളും 
ആ തിരിച്ചറിവിനെ നിരന്തരം തൊട്ടുണര്‍ത്തി. ആഴമായ അവബോധ 
മായും ദൃഡമായ ബോദ്ധ്യമായും വ്യക്തിത്വത്തെ പരിപൂരിതമാക്കി 
ക്കൊണ്ട്‌ അതു വളര്‍ന്നു. ദൈവവിളിയുടെ പക്വതയിലേക്കുള്ള യാത്ര 
യില്‍ ഇടുപ്പുണ്ണി കടന്നുവന്ന വഴിയിലേക്കു ഡണ്‍സ്റ്റനച്ചന്‍ തിരിഞ്ഞു 
നോക്കുന്നു. 


പെങ്ങളെ പോലെ ആകാന്‍ 


ഇട്ടുപ്പുണ്ണിക്ക്‌ ഏകദേശം അഞ്ചുവയസ്സുള്ളപ്പോള്‍ നടന്ന സംഭവത്തോ 
ടെ ആരംഭിക്കാം. 

“പെങ്ങളും (കുഞ്ഞേത്തി), വലിയമ്മയുടെ മകള്‍ (പെങ്ങളുടെ 
പ്രായമുള്ള) മറിയകുട്ടി പെങ്ങളുംകൂടി മാണിയച്ചന്റെ വീട്ടില്‍ പ്രധാന 
ഇറയത്തിരുന്നു നടത്തിയ സംഭാഷണവും തീരുമാനങ്ങളും ഞാന്‍ 
ശ്രദ്ധിക്കാനിടയായി. സംഭാഷണം അതേപടി കൃത്യമായി ഓര്‍ക്കുന്നി 
ല്ലെങ്കിലും സന്ന്യാസത്തെക്കുറിച്ചായിരുന്നു തീരുമാനം. അവര്‍ ഇരുവ 
രും ഉടനെ മഠത്തില്‍ ചേരാന്‍പോകുന്നു എന്നാണു മനസ്സിലായത്‌. 





48 | സുതാര്യം സുന്ദരം 


ഇളയമ്മമാര്‍ രണ്ടുപേര്‍ മഠത്തില്‍ പോകുകയും വരികയും ചെയ്തിരു 
ന്നതുകൊണ്ടും മറ്റൊരു ഇളയമ്മ കന്യാസ്ത്രീയായിരുന്നതുകൊണ്ടും 
മഠം, കന്യാസ്ത്രീ എന്നീ വാക്കുകള്‍ എനിക്കന്ന്‌ മനസ്സിലാകുമായിരു 
ന്നു. എന്നാല്‍ സന്ന്യാസജീവിതത്തെക്കുറിച്ച്‌ ഒന്നും അറിയില്ലായിരു 
ന്നു. എങ്കിലും അവരുടെ സംഭാഷണം എന്നെ ഏറെ ആകര്‍ഷിച്ചു. 
അവര്‍ ആഗ്രഹിക്കുന്നത്‌ എനിക്കും പ്രാപിക്കണം എന്ന ഒരാഗ്രഹം 
എന്നില്‍ അന്നുളവായി. തികച്ചും അവ്യക്തമായതെങ്കിലും, എന്റെ ഓര്‍ 
മ്മയില്‍ ഏറ്റവും ആദ്യത്തെ ദിവ്യാഹ്വാനമാണത്‌. എന്റെ ആ പെങ്ങ 
മമാരെ പോലെയാകണമെന്നെ അപ്പോള്‍ ഞാന്‍ ആഗ്രഹിച്ചുള്ളു. 

“അധികം താമസിയാതെ അവര്‍ രണ്ടുപേരും കണ്ടശാങ്കടവു 
മഠത്തില്‍ പോയി പഠിക്കുവാന്‍ തുടങ്ങി. പെങ്ങള്‍ മഠത്തില്‍നിന്നു 
തിരിച്ചുവന്നപ്പോള്‍ ആദ്ധ്യത്മികകാര്യങ്ങളെക്കുറിച്ചും സന്ന്യാസ 
ജീവിതത്തെക്കുറിച്ചും ധാരാളം സംസാരിക്കുമായിരുന്നു. ആ കാലം 
മുതല്‍ പെങ്ങളെ ഞാന്‍ അനുകരിക്കാന്‍ തുടങ്ങി.” 


സന്ന്യാസം തന്റെ സ്വന്തവഴി 


മൂത്ത സഹോദരി കുഞ്ഞേത്തിയില്‍നിന്നു ലഭിച്ച പ്രചോദനമനുസരി 
ച്ച്‌ 7-ാം വയസ്സില്‍ ഒരു വിശുദ്ധനാകണമെന്ന്‌ ഇട്ടൂപ്പുണ്ണി തീരുമാനമെ 
ടുത്തു. വിശുദ്ധനാകണമെന്ന ആഗ്രഹമാണു സന്ന്യാസത്തിലേക്ക്‌ 
അദ്ദേഹത്തെ നയിച്ചത്‌. ആ സാഹചര്യത്തെക്കുറിച്ചു ഡണ്‍സ്റ്റനച്ചന്‍ 
പങ്കുവയ്ക്കുന്നു: 

“വിശുദ്ധനാകുന്നതിനുള്ള എന്റെ ആഗ്രഹം പുരോഗമിച്ചുകൊണ്ടി 
രുന്നു. വലിയ പെങ്ങളുടെ സംസാരത്തില്‍നിന്നു ക്രമേണ ഞാന്‍ 
ഒന്നു ഗ്രഹിച്ചു. പെങ്ങള്‍ വിവരിച്ചിരുന്ന വിശുദ്ധന്മാര്‍ പലരും വൈദി 
കഗണത്തില്‍പെട്ടവരും കന്യാസ്ത്രീകളും ആയിരുന്നു. ഇടവകക്കാ 
രായ അച്ചന്മാരില്‍നിന്ന്‌ ഒരാളെ പുണ്യവാനായിട്ടുള്ളു എന്നും 
പെങ്ങള്‍ ഒരിക്കല്‍ പറഞ്ഞതു ഞാന്‍ ശ്രദ്ധിച്ചു. ഇതില്‍നിന്നു ഞാന്‍ 
ഒന്ന്‌ അനുമാനിക്കുകയും, അനുമാനത്തിനനുസരിച്ച്‌ ഒന്നു നിശ്ചയി 
ക്കുകയും ചെയ്തു. “എനിക്കും ഒരു സന്ന്യാസിയാകണം.” ഒരു 
സന്ന്യാസിയാകണം, അച്ചനാകണം എന്ന ആഗ്രഹം എകദേശം ഏഴു 
വയസ്സുള്ള പ്പോഴാണ്‌ ഉണ്ടായത്‌. അത്‌ പുണ്യവാനാകണം എന്ന 
ആഗ്രഹത്തിനു ശേഷം ഉണ്ടായതാണ്‌. 

“ഒരു സന്ന്യാസിയാകുന്നത്‌ എന്തിനാണെന്നും ആരെങ്കിലും 
ചോദിച്ചാല്‍ എങ്ങിനെയാണ്‌ ഉത്തരം പറയേണ്ടതെന്നും പെങ്ങളില്‍ 





വീശുദ്ധപദത്തിലേക്കുള്ള സന്ന്യാസവഴി | 49 


നിന്നു ഞാന്‍ ഗ്രഹിച്ചിരുന്നു. പുണ്യവാനാകുന്നതിനും മറ്റുള്ളവരുടെ 
ആത്മരക്ഷ സാധിക്കുന്നതിനുംവേണ്ടി സന്ന്യാസിയാകുന്നത്‌ എനി 
ക്കു വളരെ ആകര്‍ഷണീയമായി.” 


മാതാപിതാക്കളുടെ സ്വാധീനം 


നല്ല ദൈവവിളികള്‍ രൂപമെടുക്കുന്നത്‌ ആദ്ധ്യാത്മികാന്തരീക്ഷമുള്ള 
കുടുംബങ്ങളിലാണ്‌. നല്ല കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന മാതാപിതാ 
ക്കള്‍ മക്കളില്‍ അരൂപിയുടെ ചലനങ്ങള്‍ക്ക്‌ അനുഗുണമായ പ്രതിക 
രണങ്ങള്‍ക്കു കളമൊരുക്കുന്നു. മക്കളില്‍ ദൈവസങ്കല്പങ്ങള്‍ വിടര്‍ 
ന്നു വികസിക്കുവാന്‍ അനുകൂല പാശ്ചാത്തലം ഒരുക്കുന്നത്‌ അവരു 
ടെ സ്വാഭാവികവും ധനാത്മകവുമായ മനോഭാവങ്ങളും ജീവിതചര്യക 
ളുമാണ്‌. സ്വന്തം മാതാപിതാക്കളുടെ വാക്കുകളും പ്രവൃത്തികളും 
ദൈവാഹ്വാനത്തിനായി തന്നെ എപ്രകാരം ഒരുക്കിയെന്നു ഡണ്‍സ്റ്റ 
നച്ചന്‍ വിവരിക്കുന്നു. 

“മാതാപിതാക്കന്മാര്‍ വൈദികരെക്കുറിച്ചും കന്യാസ്ത്രീകളെക്കുറി 
ച്ചും എല്ലായ്പ്പോഴും ആദരവോടും സ്നേഹത്തോടുംകൂടിയാണു 
സംസാരിച്ചിരുന്നത്‌. അസഹ്യമായ ദാരിദ്യാവസ്ഥ കുടുംബത്തില്‍ 
കുറെകാലത്തേക്കു നീണ്ടുനിന്നിരുന്നെങ്കിലും വൈദികര്‍ക്കു സഹാ 
യം ചെയ്യുന്നതിലും അവരെ ക്ഷണിച്ചു സല്‍ക്കരിക്കുന്നതിലും 
എന്റെ അഭിപ്രായത്തില്‍ സ്വല്പം അമിതമായ താത്പര്യം മാതാപി 
താക്കന്മാര്‍ പ്രദര്‍ശിപ്പിച്ചിരുന്നു. നമ്മുടെ യഥാര്‍ത്ഥ സ്ഥിതിക്കനുസ 
രിച്ചു സല്‍ക്കരിച്ചാല്‍ മതി. തിന്നാനും കുടിക്കാനുമല്ലല്ലോ അവര്‍ 
വരുന്നത്‌. കഴിവുള്ള വിധത്തില്‍ നമ്മുടെ സ്നേഹം കാണിച്ചാല്‍ മതി 
യെന്നു ഞാന്‍ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എങ്കിലും ഒരു ഫല 
വും ഇല്ലായിരുന്നു. 

“അമ്മയുടെ അനുജത്തിമാരെ മഠത്തില്‍ ചേരുവാന്‍ അമ്മ പ്രേരി 
പ്പിച്ചിരുന്നതായി ഞാന്‍ കേട്ടിട്ടുണ്ട്‌. ചെറുപ്പത്തിലേ കന്യാസ്ത്രീ മഠ 
ങ്ങളുമായി പരിചയപ്പെടുന്നതിന്‌ ഇടയായിരുന്നെങ്കില്‍ ഇന്ന്‌ ഒരു 
കന്യാസ്ത്രിയായിരുന്നേനെ എന്ന്‌ അമ്മയെക്കുറിച്ച്‌ അപ്പന്‍ തമാശ 
പറയാറുണ്ടായിരുന്നു. സന്ന്യാസ ജീവിതരീതിയോടു മാതാപിതാക്ക 
ന്മാര്‍ കാണിച്ചിരുന്ന സ്നേഹവും മതിപ്പും ഞങ്ങളില്‍ സന്ന്യാസ 
ജീവിതം നയിക്കുന്നതിനുള്ള ആഗ്രഹം ഉളവാക്കി. ഇളയ സഹോദരി 
കൊച്ചുത്രേസ്യ ഒഴികെ എല്ലാവരും ചെറുപ്പത്തിലെതന്നെ സന്ന്യാസ 
ഭവനങ്ങളില്‍ ചേരുന്നതിനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയിട്ടുള്ളതാ 





50 സുതാര്യം സുന്ദരം 


ണ്‌. പ്രായമായപ്പോള്‍ അതിനുവേണ്ടി വളരെ ത്യാഗം സഹിക്കുകയും 
ചെയ്തിട്ടുണ്ട്‌. കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്‌. കൊച്ചുത്രേ 
സ്യയും ഇപ്പോള്‍ കുറച്ചു കൊല്ലങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്ക 
യാണ്‌.” 

സ്വന്തം ജീവിതത്തില്‍ നടക്കാതെപോയതു മക്കളുടെ ജീവിതത്തില്‍ 
നടന്നുകാണണമെന്ന്‌ അമ്മ ആഗ്രഹിച്ചിരിക്കാം. ദൈവചൈതന്യമു 
ള്ള മാതാപിതാക്കളുടെ പ്രേരണ മക്കള്‍ക്കു ദൈവവിളിയില്‍ പ്രചോ 
ദനം പകര്‍ന്നു. അമ്മയുടെയും അപ്പന്റെയും വാക്കുകളും പ്രവൃത്തിക 
ളും ഇട്ടൂപ്പുണ്ണിക്കു ദൈവവിളിയെ ഈട്ടിയുറപ്പിക്കുന്ന ഓര്‍മ്മപ്പെടുത്ത 
ലുകളായി. 
ഡണ്‍സ്റ്റനച്ചന്‍ രണ്ടു സംഭവങ്ങള്‍ അനുസ്മരിക്കുന്നു: 

“ഒരിക്കല്‍ എന്റെ കഴുത്തിലോ കൈയിലോ ചെയിന്‍ ഈരിയെടു 
ക്കാനാകാത്തവണ്ണം തട്ടാനെക്കൊണ്ടു വിളക്കിയിടാന്‍ പോകുകയാ 
യിരുന്നു. സാധാരണക്കാരില്‍നിന്നു വ്യത്യസ്തനായി കാണപ്പെടുക 
വളരെ വിഷമമായിരുന്നതുകൊണ്ട്‌ ആഭരണങ്ങള്‍ അണിയുന്നതിലും 
മറ്റും എനിക്കു വലിയ വിരോധമായിരുന്നു. എന്റെ വിരോധം ജയി 
ക്കാന്‍ അമ്മ ഒരു വാഗ്ദാനം നടത്തി. എന്റെ സഭാപ്രവേശനത്തെ 
സൂചിപ്പിച്ചുകൊണ്ട്‌ അന്നത്തേയ്ക്കാവശ്യമായ പണത്തിനുള്ള ഒരു മാര്‍ 
ഗ്ഗമായി ഇതു കരുതാം എന്നു പറഞ്ഞു. സഭാപ്രവേശനത്തിനായി 
അത്യധികം ആഗ്രഹിച്ചിരുന്നതുകൊണ്ടും മറ്റു ധനാഗമമാര്‍ഗ്ഗങ്ങള്‍ 
കാണാഞ്ഞതിനാലും അമ്മയുടെ വാക്കിലുള്ള ഉറപ്പുകൊണ്ടും ഞാന്‍ 
അതിനു വഴിപ്പെട്ടു.” 

മറ്റൊരു സംഭവം: “രാത്രിയില്‍ ഉറക്കത്തില്‍ ഇടയ്ക്ക്‌ ഉറക്കം 
ഉണര്‍ന്നപ്പോള്‍ മാതാപിതാക്കളുടെ സംഭാഷണം ഇട്ടുപ്പുണ്ണിയുടെ 
കാതില്‍ പതിഞ്ഞു. “മനസ്സാണെങ്കില്‍ അഞ്ചുപേരും (സന്ന്യാസത്തി 
ലേക്ക്‌) പൊയ്ക്കൊള്ളട്ടെ.” എന്റെ മാതാപിതാക്കളില്‍നിന്ന്‌ ഇതില്‍ 
പരം സന്തോഷജനകമായ വാക്കുകള്‍ കേട്ടിട്ടില്ല. കുറെകാലമായി 
വി. കുര്‍ബാന ഉള്‍കൊണ്ടശേഷം ഞാന്‍ നടത്തിയിരുന്ന യാചനക 
ളില്‍ ഒന്ന്‌ ഞങ്ങള്‍ എല്ലാവരും സന്ന്യാസികളും കന്യാസ്ത്രീകളും 
ആയിത്തീരുന്നതിനു വേണ്ടിയായിരുന്നു. മാതാപിതാക്കന്മാരുടെ 
ഭാഗത്തുനിന്ന്‌ അതിനു യാതൊരു തടസ്സവും ഉണ്ടാകുകയില്ലെന്നും 
അവര്‍ അത്‌ അനുകൂലിക്കുന്നെന്നും കേട്ടപ്പോള്‍ ഞാന്‍ അതിയായി 
സന്തോഷിച്ചതും അതുകൊണ്ടാണ്‌.” 





വീശുദ്ധപദത്തിലേക്കുള്ള സന്ന്യാസവഴി | 51 


ഒരിക്കല്‍ ഒലക്കേങ്കില്‍ കുടുംബം മലയാറ്റൂര്‍ തീര്‍ത്ഥാടനത്തിനു 
പുറപ്പെട്ടു. പെരിയാറിലൂടെ വഞ്ചിയിലായിരുന്നു അവരുടെ യാത്ര. 
ഇടയില്‍ യാത്രികര്‍ ആലുവ മണപ്പുറത്ത്‌ അല്പനേരം ചെലവഴിച്ചു. 
കുറച്ചുനേരത്തെ വിശ്രമത്തിനു ശേഷം അവര്‍ യാത്ര തുടര്‍ന്നു. ഏറെ 
ദൂരം പിന്നിട്ട ശേഷമാണ്‌ മനസ്സിലാക്കിയത്‌ ബാലനായ ഇട്ടൂപ്പുണ്ണി 
തങ്ങളോടൊപ്പം ഇല്ലെന്ന്‌. ക്ലേശഭാരത്തോടെ യാത്രികര്‍ വന്നവഴിയെ 
തിരിച്ചുതുഴഞ്ഞു. അവര്‍ നേരത്തെ തമ്പടിച്ച ആലുവ മണപ്പുറത്ത്‌ 
ഇട്ടുപ്പുണ്ണിയെ കണ്ടെത്തി. “ഞങ്ങള്‍ തിരിച്ചു വന്നില്ലായിരുന്നെങ്കില്‍ 
ഇട്ടുപ്പുണ്ണ്യ, നീ എന്തു ചെയ്യുമായിരുന്നു.” ജ്യേഷ്ഠന്‍ ജോസഫ്‌ 
ചോദിച്ചു. “ഞാന്‍ അടുത്തുള്ള കൊവേന്തയില്‍ പോയി ചേരുമായിരു 
ന്നു.” തെല്ലും അലോചനയില്ലാതെ പെട്ടെന്നായിരുന്നു ഇട്ടുപ്പുണ്ണി 
യുടെ പ്രതികരണം. 

ഇടുപ്പുണ്ണിക്കു 14 വയസ്സുള്ളപ്പോള്‍ വിശുദ്ധകുര്‍ബ്ബാന കഴിഞ്ഞു 
ള്ള ഉപകാരസ്മരണ നേരങ്ങളില്‍ മേല്‍പ്രസ്താവിച്ചതുപോലെ പ്രാര്‍ 
ത്ഥനയുടെ വിഷയം ദൈവവിളിതന്നെ ആയിരുന്നു. “എന്നെ ഒരു 
പുണ്യവാനാക്കേണമെ. ഞാന്‍ ഒരു സന്ന്യാസിയും വൈദികനുമായി 
കാണുന്നതിനുള്ള ഭാഗ്യം അമ്മയ്ക്കു കൊടുക്കേണമെ. ഞങ്ങളെ 
അഞ്ചുപേരേയും സന്ന്യാസികളാക്കേണമെ. എന്റെ സ്നേഹിതനേയും 
(എന്‍.പി. ദേവസി) കൂട്ടുകാരനേയും (ഇ.കെ. പോള്‍) സന്ന്യാസത്തി 
ലേക്ക്‌ ആകര്‍ഷിക്കേണമെ. (1935 മുതല്‍ എം.ജെ. വര്‍ഗീസിനു 
വേണ്ടിയും പ്രാര്‍ത്ഥിച്ചിരുന്നു.)” 


വ്യക്തികള്‍ പ്രചോദനമായപ്പോള്‍ 


ദൈവം തന്റെ പരിപാലനയില്‍ വിളിയുടെ ഒരു വിത്ത്‌ ഇട്ടൂപ്പുണ്ണി 
യില്‍ നിക്ഷേപിച്ചു. കുടുംബാംഗങ്ങളും കുടുംബസാഹചര്യങ്ങളും ആ 
ദിവ്യാഹ്വാനത്തെ തിരിച്ചറിഞ്ഞു വളരുന്നതിനു സഹായിച്ചു. ദേവാല 
യം, വിദ്യാലയം തുടങ്ങി താന്‍ ചരിച്ച വഴികളില്‍ കണ്ടുമുട്ടിയ 
വ്യക്തികള്‍ ആ വിളി നിരന്തരം അനുസ്മരിച്ച്‌ ഉറപ്പിക്കുന്നതിനു ഉപ 
കരണങ്ങളായി. ഡണ്‍സ്റ്റനച്ചന്‍ അനുസ്മരിക്കുന്നു: 

“എനിക്കു 9 വയസു തികയുന്നതിന്റെ തലേ മാസത്തില്‍ കൊവേ 
ന്തയില്‍ 40 മണി ആരാധനയ്ക്കു വന്നിരുന്ന ഒരു പ്രായം ചെന്ന അച്ച 
ന്റെ പക്കല്‍ കുമ്പസാരിക്കുന്നതിന്‌ ഇടയായി. ബ. പത്രോസച്ചനാ 
ണെന്ന്‌ പിന്നീട്‌ ഞാന്‍ കേട്ടറിഞ്ഞു. “നിനക്കു കൊവേന്തയില്‍ 
ചേരാന്‍ ആഗ്രഹമുണ്ടോ” എന്ന്‌ അദ്ദേഹം ചോദിച്ചു. ഒന്നിലധികം 





52 സുതാര്യം സുന്ദരം 


കൊല്ലമായി ഞാന്‍ അതു നിശ്ചയിച്ചു വെച്ചിരുന്നതിനാല്‍ ഞാന്‍ 
ഉടനെത്തന്നെ “ഉവ്വ്‌ എന്നു മറുപടി നല്കി. അദ്ദേഹം അത്‌ അപ്പനോടു 
പറഞ്ഞു. എന്റെ രഹസ്യം കുടുബാംഗങ്ങള്‍ക്കിടയില്‍ സംസാരവിഷ 
യമായി. അവര്‍ എന്നോടു ചോദിച്ചു. അച്ചന്റെ ചോദ്യത്തിന്‌ ഉത്തരമാ 
യി ഞാന്‍ അങ്ങനെ പറഞ്ഞതാണെന്നു സമ്മതിച്ചു... അദ്ധ്യാപക 
നായിരുന്ന മാധവമേനോന്‍ എന്റെ പ്രകൃതിയില്‍നിന്ന്‌ എന്റെ ദൈവ 
വിളിയെക്കുറിച്ച്‌ ഈഹിച്ച്‌ ഒന്നിലധികം പ്രാവശ്യം ക്ലാസില്‍ സൂചിപ്പി 
ച്ചതായി ഓര്‍ക്കുന്നു. ഒരിക്കല്‍ 7000ഇ്ബഥ൦ എന്ന വാക്കിന്റെ അര്‍ത്ഥം 
ഞങ്ങളെ ഗ്രഹിപ്പിക്കുവാനായി, ഞാന്‍ കുറെ കൊല്ലങ്ങള്‍ക്കുശേഷം 
ഒരു വൈദികനായി തീരുമെന്നു വിചാരിക്കണമെന്നു പറഞ്ഞുകൊ 
ണ്ടാണ്‌ അദ്ദേഹം തുടങ്ങിയത്‌. 

“ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ആഗ്രഹം രഹസ്യമായി 
രുന്നു. പലരും എന്നോട്‌ ഇക്കാര്യം ചോദിച്ചിരുന്നു. ഞാന്‍ ആര്‍ക്കും 
തെളിവായ ഉത്തരം കൊടുത്തിരുന്നില്ല “കാലമായില്ലല്ലൊ. ആലോചി 
ക്കുകയാണ്‌.” എന്നിങ്ങനെയുള്ള ഉത്തരങ്ങളാണ്‌ കൊടുത്തിരുന്നത്‌. 
ആ രഹസ്യം പുറത്തു വിടുന്നതു നന്നല്ല എന്നു തോന്നിയിരുന്നു. ബ. 
വൈദികരോടു പോലും ഇക്കാര്യം പറയുന്നതിന്‌ എനിക്കു മടിയാ 
യിരുന്നു. ആഗ്രഹം സാധിച്ചു തരുവാന്‍ കഴിവുള്ളവരോട്‌, അതിനു 
ള്ള കാലമാകുമ്പോള്‍, ഉടന്‍ സാധിക്കുമെന്നു പ്രതീക്ഷയുണ്ടെങ്കില്‍ 
പറയുവാനേ ഞാന്‍ ഉദ്ദേശിച്ചിരുന്നുള്ളു. അല്ലാതെയുള്ള സംസാരം 
ദൈവവിളിക്കു വിഘാതമായേ വരികയുള്ളു എന്നു ഞാന്‍ വിചാരിച്ചി 
രുന്നു. പലരും ജിജ്ഞാസ കൊണ്ടാണ്‌ ചോദിക്കുന്നത്‌. അവരില്‍നി 
ന്ന്‌ ഒരു നന്മയും പ്രതീക്ഷിക്കാനില്ല. പല വൈദികര്‍തന്നെയും ആ 
തരക്കാരാണെന്ന്‌ അന്നേ എനിക്കു തോന്നിയിട്ടുണ്ട്‌. കര്‍ത്താവിന്റെ 
രഹസ്യം അതു നിറവേറുന്നതുവരെ ഉപകാരമില്ലാത്ത വിമര്‍ശനങ്ങള്‍ 
ക്കും പരിഹാസത്തിനും വിധേയമാക്കുവാന്‍ പാടില്ല. ഇന്നും എന്റെ 
അഭിപ്രായം അതു തന്നെയാണ്‌. 





“എന്റെ ഏറ്റം പ്രിയ സ്നേഹിതനായ ദേവസിയോടുപോലും ഈ 
സംഗതി 5 കൊല്ലം കഴിഞ്ഞാണു പറഞ്ഞത്‌. അതും മറ്റുള്ളവര്‍ അറി 
യാനിടയായി എന്നുകണ്ടപ്പോള്‍ മാത്രം. 

“മറ്റു കൂട്ടുകാരും വേലക്കാരും ദൈവവിളിയെക്കുറിച്ച്‌ ഓര്‍ക്കുന്ന 
തില്‍ എന്നെ സഹായിച്ചിട്ടുണ്ട്‌. എന്റെ തീരുമാനം ശരിയായി അറി 
യാന്‍ കഴിഞ്ഞിരുന്നില്ലെങ്കിലും സന്ന്യാസസഭാപ്രവേശനത്തെക്കുറി 
ച്ചു പല കാര്യങ്ങള്‍ അവര്‍ ഹിച്ചു പറയുമായിരുന്നു. 





വിശുദ്ധപദത്തിലേക്കുള്ള സന്ന്യാസവഴി 53 


“കന്യാസ്ത്രീയായ മേരി റോസ്‌ ഇളയമ്മക്ക്‌, ഇളയമ്മയെപ്പോലെ 
കര്‍മ്മലീത്തസഭയില്‍ സന്ന്യാസജീവിതം നയിക്കാന്‍ ആഗ്രഹമുണ്ടെ 
ന്നു കാണിച്ച്‌ ഇംഗ്ലീഷില്‍ ഞാന്‍ ഒരു കത്തെഴുതി. പക്ഷെ, ആ എഴു 
ത്ത്‌ ഞാന്‍ അയച്ചില്ല. 

“ദൈവവിളിയെക്കുറിച്ചിള്ള ചിന്ത ഒരിക്കലും എന്നെ വിട്ടുമാറിയി 
രുന്നില്ല. എന്റെ എല്ലാ പ്രവൃത്തികളേയും അതു നിയന്ത്രിച്ചിരുന്നു. 
ദിവസം ചെല്ലുന്തോറും എന്റെ ആഗ്രഹം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു.” 


ബലഹീനതകളെ മറികടന്ന്‌... 


സന്ന്യാസസമര്‍പ്പണത്തിനായുള്ള ആഹ്വാനം അനുദിനം ശക്തിപ്പെ 
ടുകയും അത്യന്തം ദ്യഡമാകുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴും 
സ്വന്തം ബലഹീനതകളെക്കുറിച്ചുള്ള അവബോധം ഇട്ടൂപ്പുണ്ണിയെ 
നിരന്തരം അലട്ടി. അവയെ അതിജീവിക്കുവാന്‍ തന്നോടുതന്നെ 
അസാമാന്യ രീതിയില്‍ പോരാട്ടം അവന്‍ ആവശ്യമായിവന്നു. സ്വന്തം 
ദൈവവിളിയെക്കുറിച്ചുള്ള പ്രതീക്ഷകള്‍, അതിനു തടസ്സമായിനിന്ന 
തന്റെ ബലഹീനതകള്‍, അവയെ ജയിക്കണമെന്ന ദൃഡനിശ്ചയം, 
അതിനായി നടത്തിയ പോരാട്ടങ്ങള്‍ എന്നിവയെപ്പറ്റി അദ്ദേഹം വിവ 
രിക്കുന്നു: 

“സന്ന്യാസജീവിത സ്ഥിതിക്കായി ഒരുങ്ങുന്നവനു വേണ്ട ഗുണല 
ക്ഷണങ്ങളെകുറിച്ചു പെങ്ങള്‍ തന്നെ പലപ്പോഴായി സംസാരിച്ചിട്ടു 
ണ്ട്‌. ആ ഗുണങ്ങള്‍ എന്നില്‍ ഞാന്‍ കണ്ടിരുന്നില്ല. ചില നല്ല ഗുണ 
ങ്ങള്‍ എന്നില്‍ ഉണ്ടെന്ന്‌ എനിക്കുതന്നെ എക്കാലവും ബോദ്ധ്യമുള്ള 
താണ്‌. പക്ഷെ, ആകെകൂടെ നോക്കുമ്പോള്‍ എന്നില്‍ വലിയ പോരാ 
യ്മകള്‍ ഉണ്ടെന്നു മനസ്സിലാക്കിയിരുന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടിയില്‍ 
ഒരു നിശ്ചയദാര്‍ന്്യമുള്ളവനായി ഞാന്‍ കാണപ്പെട്ടിരുന്നില്ലെന്നാണ്‌ 
തോന്നുന്നത്‌. പ്രാര്‍ത്ഥന നമസ്കാരങ്ങളില്‍ വലിയ അലസത 
എന്നില്‍ കാണപ്പെട്ടിരുന്നു. നല്ല ആഗ്രഹങ്ങള്‍ ഉണ്ടായിരുന്നെങ്കിലും 
അതിനനുസരിച്ചുള്ള പ്രവൃത്തി ഇല്ലായിരുന്നു. എന്റെ ജീവിതം എനി 
ക്കുതന്നെ ഒട്ടും തൃപ്തികരമായിരുന്നില്ല. ര്രായം ചെല്ലുന്തോറും ഞാന്‍ 
മോശമായി വരുന്നെന്ന്‌ അമ്മയില്‍നിന്ന്‌ കേട്ടിരുന്നതുകൊണ്ട്‌ വിഷമം 
വര്‍ദ്ധിച്ചുമിരുന്നു. 

“ഇങ്ങനെയൊക്കെ ആണെങ്കിലും സന്ന്യാസിയാകണമെന്ന ദൃഡ 
നിശ്ചയത്തില്‍നിന്നു യാതൊരു കാരണത്താലും മാറുകയില്ലെന്നു 
ഞാന്‍ തീരുമാനമെടുത്തു. സന്ന്യാസ സഭാപ്രവേശനത്തില്‍ എനിക്കും 





54 സുതാര്യം സുന്ദരം 


എന്റെ സഹോദരി സഹോദരന്മാര്‍ക്കും വളരെ പ്രതിബന്ധങ്ങള്‍ 
ഉണ്ടെന്ന്‌ അറിഞ്ഞിരുന്ന ഞാന്‍ അവരെയെല്ലാം പറഞ്ഞുവിട്ടതിനു 
ശേഷമേ പോകുന്നുള്ളു എന്നു വിചാരിച്ചിരുന്നു. എനിക്ക്‌ ഉണ്ടായിരു 
ന്നതുപോലെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന്‌ ആവശ്യമായ 
മനക്കരുത്ത്‌ അവര്‍ക്കില്ലെന്നു ഞാന്‍ കരുതി. ഞാന്‍ എങ്ങിനെയായാ 
ലും, എന്തു വിഷമം സഹിച്ചും, പ്രായപൂര്‍ത്തിയെത്തിയാല്‍ സഭയില്‍ 
ചേരും എന്നു നിശ്ചയിച്ചു. അതേ സമയംതന്നെ എന്റെ സഭാപ്രവേ 
ശനത്തിന്‌ ആദ്യം കിട്ടുന്ന അനുകൂല സാഹചര്യം ഉപയോഗിക്കുന്ന 
തിനും ഒരുക്കമായിരുന്നു. 

“ഞാന്‍ തേഡ്‌ ഫോമില്‍ ആയപ്പോഴാണ്‌ അമ്മായിയുടെ മകന്‍ 
അബ്ദിയാസച്ചന്‍ യോഗാര്‍ത്ഥി ഭവനത്തില്‍ പ്രവേശിച്ചത്‌. ചേരുന്ന 
തിനു കുറച്ചു ദിവസം മുമ്പ്‌ അത്തനാസിയുസച്ചന്‍ അദ്ദേഹത്തെ 
കാണണമെന്ന്‌ ആവശ്യപ്പെട്ടതുകൊണ്ട്‌ ഞങ്ങള്‍ രണ്ടുപേരുംകൂടി കൊ 
വേന്തയില്‍ ചെന്നു. “എന്താ നിനക്കു കൊവേന്തയില്‍ ചേരാന്‍ ആഗ്ര 
ഹമുണ്ടോ?” എന്നു ചോദിച്ചതിന്‌ അബ്ദിയാസച്ചന്‍ പണത്തിന്റെ 
വിഷമമോ ജ്യേഷ്ഠന്‍ സമ്മതിക്കുമോ എന്നറിഞ്ഞുകൂടാ എന്നോ 
മറ്റോ പറയാന്‍ തുടങ്ങി. അപ്പോള്‍ അദ്ദേഹം പറഞ്ഞു “ആ വകകാര്യ 
ങ്ങളൊന്നും നീ നോക്കേണ്ട. നിനക്കു മനസ്സുണ്ടോ എന്ന്‌ അറിഞ്ഞാല്‍ 
മതി.” അച്ചന്‍ പറഞ്ഞത്‌ എനിക്കു വളരെ ഉപകാരമുള്ളതായി 
തോന്നി. എന്റെ ദൈവവിളി പ്രായോഗികമാക്കുന്നതിലുള്ള നിരവധി 
വിഷമങ്ങള്‍ എന്റെ ബോദ്ധ്യത്തില്‍ വരുമ്പോഴൊക്കെയും അത്തനാ 
സിയുസച്ചന്റെ വാക്കനുസരിച്ച്‌ അത്‌ എന്റെ കാര്യമല്ലെന്നും ഞാന്‍ 
എന്നെത്തന്നെ സമര്‍പ്പിച്ചാല്‍ മതിയെന്നും കരുതി സമാധാനിച്ചിരുന്നു. 

“സഭാപ്രവേശനത്തിലും നിലനിൽപ്പിലും എനിക്കു വിജയസൂചക 
മായി അധികമൊന്നും കണ്ടില്ല. തോല്‍വി പേടിച്ചു നിന്നിരുന്നെങ്കില്‍ 
ഞാന്‍ എന്നും അങ്ങനെ നില്‍ക്കുമായിരുന്നു. വലിയ തുനിവ്‌ എനി 
ക്കാവശ്യമായി വന്നു. ഞാന്‍ മുഴുവന്‍ കര്‍ത്താവില്‍നിന്നു പ്രതീക്ഷി 
ച്ചു. ഏതു തോല്‍വിയും അഭിമ്റികരിക്കുന്നതിന്‌ ഒരുങ്ങിയാണ്‌ 
സന്ന്യാസവൈദിക ജീവിതത്തിനു തുനിഞ്ഞത്‌. കൃത്ൃനിഷ്ഠയില്ലായ്‌ 
മയും അലസതയുമാണ്‌ എനിക്കു വലിയ വിഘാതമായി തോന്നിയ 
ത്‌. ലോകത്തില്‍ എനിക്കെത്ര ശ്രമിച്ചിട്ടും ജയിക്കാന്‍ കഴിയാത്ത 
ആ ദുര്‍ഗുണങ്ങള്‍ സന്ന്യാസ സഭാപ്രവേശനത്തോടെ മാറികിട്ടും 
എന്നു ഞാന്‍ പ്രതീക്ഷിച്ചു. രണ്ടു തരത്തിലുള്ള അടിസ്ഥാനങ്ങള്‍ 





വിശുദ്ധപദത്തിലേക്കുള്ള സന്ന്യാസവഴി | 55 


എന്നില്‍ ഉണ്ടായിരുന്നു. ബുദ്ധിശക്തിയും ചിന്താശീലവും പഠനത്തെ 
സംബന്ധിച്ചും, പുണ്യവാനാകാനുള്ള അതിയായ ആഗ്രഹവും ഭക്തി 
യിലേക്കുള്ള ചാച്ചിലും പുണ്യജീവിതത്തെ സംബന്ധിച്ചുമാണ്‌ ആ 
അടിസ്ഥാനങ്ങള്‍.” 

സ്വന്തം ബലഹീനതകളെക്കുറിച്ചു ദുഃഖിക്കുമ്പോഴും തന്നില്‍ 
അന്തര്‍ലീനമായിരിക്കുന്ന നന്മ അംഗീകരിക്കുന്നതിനും ആ നന്മകളുടെ 
അടിസ്ഥാനത്തിന്മേല്‍ ജീവിതം പണിതുയര്‍ത്തുന്നതിനുമുള്ള ലക്ഷ്യ 
ബോധവും ദൃഡഃനിശ്ചയവും ഇട്ടൂപ്പുണ്ണിക്കു സ്വന്തമായിരുന്നു. തന്നെ 
ത്തന്നെ ജയിക്കുന്നതിന്‌ ആവശ്യമായ അനുകൂലമനോഭാവങ്ങളും 
ദൈവാശ്രയബോധവും അവിടുത്തെ പരിപാലനയിലുള്ള വിശ്വാസ 
വും അനുസരണശീലവും പ്രത്യാശയും ബുദ്ധിശക്തിയും ചിന്താശീ 
ലവും എല്ലാറ്റിനും ഉപരിയായി വിശുദ്ധജീവിതത്തോടുള്ള അതിയായ 
അഭിനിവേശവും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചു 
മുന്നേറുന്നതിന്‌ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. സന്ന്യാസ ജീവിതത്തിന്‌ 
ഏറ്റവും വലിയ ഭീഷണിയായി താന്‍ കണ്ടിരുന്ന അമിതമായ ലജ്ജാ 
ശീലത്തെ അതിജീവിക്കുന്നതിന്‌ അസാമാന്യമായ സാഹസികത 
തന്നെ ഇട്ടൂപ്പുണ്ണിക്ക്‌ ആവശ്യമായി വന്നു. വിശുദ്ധനാകുന്നതിനുള്ള 
അത്യാവേശം ആ സാഹസമുന്നേറ്റത്തിന്‌ ആവേശം പകര്‍ന്നു. ഈ 
സാഹസികത വിശുദ്ധജീവിതത്തെ സംബന്ധിച്ച്‌ അദ്ദേഹത്തിന്റെ 
സ്വഭാവമായിരുന്നു. അച്ചന്‍ വിവരിക്കുന്നു: 

“മറ്റുള്ളവര്‍ കേള്‍ക്കെ പാട്ടുപാടുന്നതിനോ സഭയില്‍ പ്രത്ൃക്ഷപ്പെ 
ടുന്നതിനോ എനിക്കു വലിയ, എന്നല്ല അസാമാന്യമായ വിഷമമായി 
രുന്നു. അതിനെ ജയിക്കാന്‍ ഒരു മാര്‍ഗ്ഗവും ഞാന്‍ അന്നു കണ്ടില്ല. 
ഇതായിരുന്നു സ്വാഭാവികമായി എന്നെ കൂടുതല്‍ ഭയപ്പെടുത്തിയത്‌. 
അതില്‍ ജയം മുഴുവന്‍ കര്‍ത്താവില്‍നിന്നു പ്രതീക്ഷിച്ചു. തക്കസമയ 
ത്ത്‌ എനിക്കു വേണ്ടതെല്ലാം ഉണ്ടാകുമെന്നു പ്രതീക്ഷിക്കുവാന്‍ മാത്ര 
മേ കഴിഞ്ഞിരുന്നുള്ളു. 

“അമ്മയുടെ ആഗ്രഹപ്രകാരം എന്റെ ആദ്യകുര്‍ബ്ബാന സ്വീകരണ 
ത്തിനുമുമ്പു തന്നെ കുര്‍ബാനക്കു കൂടാന്‍ ഞാന്‍ പഠിച്ചുതുടങ്ങിരുന്നു. 
എല്ലാകൊല്ലവും ഒഴിവുകാലത്തു കുറച്ചു ദിവസം പഠിക്കും. 
പിന്നെ അച്ചന്റെ വീട്ടിലോ മറ്റോ പോകും. അങ്ങനെ ആ വര്‍ഷത്തെ 
പഠനം അവസാനിക്കും. എന്റെ നാണം മാറാതെ പഠിച്ചിട്ട്‌ എന്തുഫ 
ലം എന്നു ഞാന്‍ വിചാരിക്കുമായിരുന്നു. സുറിയാനി ഭാഷയിലുള്ള 





56 സുതാര്യം സുന്ദരം 


പ്രാര്‍ത്ഥനകളുടെ അര്‍ത്ഥം മനസ്സിലാക്കാതെയുള്ള പഠനമായിരുന്ന 
തുകൊണ്ട്‌ മനഃപ്പാഠമാക്കുന്നതിനു പ്രയാസം നേരിട്ടു. ഒരിക്കല്‍ 
പള്ളിയില്‍ മൂന്നോ നാലോ പേര്‍ മാത്രമുള്ള നേരത്തു കുര്‍ബ്ബാനക്കു 
കൂടിയതൊഴിച്ചാല്‍ യോഗാര്‍ത്ഥി ഭവനത്തില്‍ ചേരുന്നതിനുമുമ്പു 
മറ്റൊരു ദിവസവും കുര്‍ബാനക്കു കൂടാന്‍ ഇടയായില്ല. യോഗാര്‍ത്ഥി 
യാകുന്നതുവരെ പഠനവും പൂര്‍ത്തിയാക്കിയില്ല. 

“യോഗാര്‍ത്ഥി ഭവനത്തില്‍ പ്രവേശിച്ചതിന്റെ തലേദിവസം വളരെ 
താമസിച്ചാണു ഞാന്‍ പള്ളിയില്‍നിന്നു പോന്നത്‌. വി. കുര്‍ബാന ഉള്‍ 
ക്കൊള്ളാന്‍ ആഗ്രഹിച്ചിരുന്ന ഒരു വൃദ്ധനും രണ്ടുമുന്നു സ്ത്രീകളും 
മാത്രം ദേവാലയത്തില്‍ ശേഷിച്ചിരുന്നു. തിമോത്തിയുസച്ചന്‍ വി. കുര്‍ 
ബാന കൊടുക്കുവാന്‍ ഒരുങ്ങി. പക്ഷെ തിരി കത്തിക്കുന്നതിനും 
തട്ടം പിടിക്കുന്നതിനും പള്ളിയില്‍ ആരുമില്ലായിരുന്നു. അദ്ദേഹം 
എന്നെ വിളിച്ചു. ഞാന്‍ ചെന്നു. എന്നാല്‍ ആ ജോലി ചെയ്യാന്‍ ഞാന്‍ 
സമ്മതിച്ചില്ല. യാതൊരു തരത്തിലും എനിക്ക്‌ എന്നെത്തന്നെ ജയി 
ക്കാന്‍ കഴിഞ്ഞില്ല. അദ്ദേഹം കുറെ നിര്‍ബന്ധിച്ചു. പിറ്റെ ദിവസം 
മുതല്‍ ഞാന്‍ ആ ജോലി ചെയ്യേണ്ടവനല്ലെ എന്ന്‌ അദ്ദേഹം സൂചിപ്പിച്ചു. 
അനുസരിക്കാത്തവര്‍ക്കു കൊവേന്തയില്‍ സ്ഥാനമില്ലെന്ന്‌ എനിക്ക്‌ 
അറിയാമായിരുന്നു. അച്ചന്‍ എന്നെകുറിച്ച്‌ എന്തു വിചാരിച്ചാലും 
വേണ്ടില്ല. അതു ചെയ്യാന്‍ അപ്പോള്‍ എനിക്കു സാദ്ധ്യമല്ലെന്ന ഭാവം 
ഞാന്‍ പ്രകടിപ്പിച്ചു. എന്റെ ബലഹിനതയുടെ ആധികൃത്തെക്കുറിച്ച്‌ 
എനിക്കു തെല്ലുംതന്നെ നിരാശയുണ്ടായില്ല. പിറ്റേദിവസംതൊട്ടു ഞാന്‍ 
അനുസരണമുള്ളവനായി അതു ചെയ്യേണ്ടതാണെങ്കില്‍ കര്‍ത്താവ്‌ 
അതിനുള്ള ശക്തി എനിക്കു തരുമെന്നു ഞാന്‍ ദ്യഡ്രമായി വിശ്വസി 
ച്ചു. അതിനു വലിയൊരു തുനിവ്‌ എനിക്ക്‌ ആവശ്യമായിരുന്നു. ആ 
വിഷയത്തില്‍ എന്റെ ഭയവും വിറയലുമൊക്കെ വളരെ കാലത്തേക്കു 
തുടര്‍ന്നെങ്കിലും അനുസരിക്കാനുള്ള കഴിവും കര്‍ത്താവ്‌ എനിക്കു 
തന്നിരുന്നു. 

“യോഗാര്‍ത്ഥി ഭവനത്തില്‍ ചേര്‍ന്ന്‌ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും 
വലിയ അള്‍ത്താരയില്‍ തനിച്ചു കുര്‍ബാനക്കു കൂടുമ്പോള്‍ സാധാരണ 
ദിവസങ്ങളില്‍ പോലും വിറച്ചു വിറച്ച്‌ വീഞ്ഞു വെള്ള പാത്രങ്ങള്‍ 
അള്‍ത്താരയിലേക്കു കൊണ്ടുവരുന്നതിനു വിഷമിച്ചിട്ടുണ്ട്‌. കാര്‍മ്മിക 
ന്റെ കൈകഴുകാന്‍ ധുമകുറ്റിയുമായി ചെന്നിട്ടുണ്ട്‌. അതു എനിക്കു 
സാധാരണമായ മനഃസാന്നിദ്ധ്യമില്ലായ്മ (absent mindedness) ആയി 





വിശുദ്ധപദത്തിലേക്കുള്ള സന്ന്യാസവഴി | 57 


രുന്നില്ല. പേടികൊണ്ടുണ്ടായ മറവിയാണ്‌. ഈ വക പ്രശ്നങ്ങളും 
കൊവേന്തയില്‍നിന്നു തള്ളപ്പെട്ടേക്കുമെന്ന ഭയവുമെല്ലാം ഉണ്ടായിരു 
ന്നിട്ടും സന്ന്യാസജീവിതമെന്ന സാഹസത്തിനു തുനിഞ്ഞതു പുണ്യ 
വാനാകണമെന്നുള്ള ഏക ഉദ്ദേശ്യം ഉള്ളതുകൊണ്ടായിരുന്നു. ഇല്ലാ 
യിരുന്നെങ്കില്‍ ഭീരുവായ ഞാന്‍ ഈ പരീക്ഷണത്തിനു മുതിരുകയി 
ല്ലായിരുന്നു. എന്തിനും ഒരുങ്ങിയുള്ള ഒരു പുറപ്പാടായിരുന്നു എന്റെത്‌. 
ഈ ഒരുക്കമാണ്‌ വൈദികനായിതീരുന്നതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന 
നിരവധി ക്ലേശങ്ങളെ തരണം ചെയ്യുവാന്‍ എന്നെ സഹായിച്ചതും.” 


മത്തായിയുടെ മാതൃകയില്‍... 


മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നു. റോമാക്കാര്‍ക്കുവേണ്ടി ചുങ്കം 
പിരിക്കുകയെന്നതു യഹൂദരെ സംബന്ധിച്ചിടത്തോളം തികച്ചും അരു 
താത്തൊരു ജോലിയായിരുന്നു. ചുങ്കസ്ഥലത്തിരുന്ന മത്തായിയെ 
കണ്ട യേശു, “എന്നെ അനുഗമിക്കുക?” എന്ന്‌ അവനോടു പറഞ്ഞു. 
മത്തായി എല്ലാം ഉപേക്ഷിച്ച്‌ അവിടുത്തെ അനുഗമിച്ചു (മത്താ. 9: 9; 
മാര്‍ക്കോ. 2: 14; ലൂക്കാ. 5: 27-28). യേശുവിന്റെ വിളികേട്ട്‌ ഉടനടി 
അവന്‍ പ്രതികരിച്ചു. തന്റെ ജോലിയോ പണമോ അതിനു തടസ്സമാ 
കുന്നില്ല. ഒഴിവുകഴിവുകള്‍ യാതൊന്നും മുന്നോട്ടു വയ്ക്കുന്നുമില്ല. 
മറിച്ച്‌, അനുസരണയിലൂടെ സ്വന്തം പ്രതികരണം അറിയിച്ചു. മത്താ 
യിയുടെ ഈ തല്‍ക്ഷണ പ്രതികരണം ഇട്ടുപ്പുണ്ണിയെ ആകര്‍ഷിച്ചു. 
ഡണ്‍സ്റ്റനച്ചന്‍ പങ്കുവയ്ക്കുന്നു: 

“വലിയ പെങ്ങള്‍ ഒരിക്കല്‍ മത്തായി ശ്ലീഹായുടെ ദൈവവിളി സ്വീ 
കരണത്തെക്കുറിച്ചു സ്തുതിച്ചു പറയുന്നതു ഞാന്‍ കേട്ടു. എന്റെ 
മാമോദീസാ പേര്‍ മത്തായി എന്നായതുകൊണ്ട്‌ ആ ശ്ലീഹായോടു 
എനിക്കു പ്രത്യേക ഭക്തിയുണ്ടായിരുന്നു. ചുങ്കസ്ഥലത്തിരുന്ന 
ശ്ലീഹാ കര്‍ത്താവു വിളിച്ചപ്പോള്‍ ഉടനെ ഇറങ്ങിച്ചെന്നതു പോലെ, 
ഞാന്‍ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്‌, കൊവേന്ത പറമ്പിലോ മറ്റു 
സ്ഥലങ്ങളിലോവച്ച്‌ ബ. അച്ചന്മാര്‍, “നിന്നെ ഇപ്പോള്‍തന്നെ സ്വീകരി 
ക്കാം” എന്നു പറയുകയാണെങ്കില്‍ ആ സമയം തന്നെ എല്ലാം ഉപേ 
ക്ഷിച്ച്‌ അവരോടുകൂടി ചേരുന്നതിനു ഞാന്‍ ഒരുക്കമാണോ എന്ന്‌ 
എന്നോടുതന്നെ ഞാന്‍ പലപ്പോഴും ചോദിക്കുമായിരുന്നു. എല്ലാ 
യ്പ്പോഴും എന്റെ ഹൃദയം ഒരുങ്ങിയിരുന്നതായി എനിക്ക്‌ അനുഭവ 
പെട്ടിരുന്നു. 





58 | സുതാര്യം സുന്ദരം 


“ഏഴു വയസായിരുന്നപ്പോള്‍ മുതല്‍തന്നെ കുടുംബസ്നേഹത്തില്‍ 
നിന്നും വസ്തുക്കളോടുള്ള സ്നേഹത്തില്‍നിന്നും ലൌകികമായ 
എല്ലാത്തില്‍നിന്നും എന്റെ ഹൃദത്തെ ഞാന്‍ അകറ്റിയിരുന്നതു 
കൊണ്ട്‌ എനിക്കു വളരെ എളുപ്പമായിരുന്നു. അപ്പന്റെ പക്കല്‍ പലരും 
പല തരത്തിലുള്ള കേസുകള്‍ തീര്‍ക്കുന്നതിനായി വരുമായിരുന്നു. 
അതു ശ്രദ്ധിച്ചുശ്രദ്ധിച്ച്‌ എനിക്കു വ്യവഹാര കാര്യങ്ങളോടു വളരെ 
താത്പര്യം തോന്നാന്‍ തുടങ്ങി. അപ്പോള്‍ “ഇതുകൊണ്ടൊക്കെ എനി 
ക്ക്‌ എന്ത്‌ ഉപകാരം” എന്നു കരുതി മനഃപൂര്‍വ്വം എന്റെ ശ്രദ്ധ ഞാന്‍ 
അകറ്റാന്‍ തുടങ്ങി.” 

ദൈവവിളിയോടു മത്തായിയെപ്പോലെ പ്രതികരിക്കണം. ഇട്ടുപ്പു 
ണ്ണി തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പിലാക്കുന്നതിനു പ്രതി 
കൂലമായി വന്നതിനെയെല്ലാം പ്രതിരോധിച്ചു. കര്‍ത്താവ്‌ വിളിച്ചപ്പോള്‍ 
തന്നെ മത്തായി ഇറങ്ങിച്ചെന്നു. പിന്നെ പിന്തിരിഞ്ഞു നോക്കിയില്ല. 
കര്‍ത്താവ്‌ വിളിച്ചാല്‍ ഞാന്‍ പെട്ടെന്ന്‌ ഇറങ്ങിച്ചെല്ലും. പിന്നെ തിരി 
ഞ്ഞുനോക്കില്ല. ദ്ൃഡ്മായിരുന്നു ഇട്ടുപ്പുണ്ണിയുടെ തീരുമാനം. മത്തായി 
ശ്ലീഹായുടെ തിരുനാളിന്റെ അടുത്ത ദിവസം, സെപ്റ്റംബര്‍ 22-0൦ 
തീയതി ഇട്ടൂപ്പുണ്ണി വീട്ടില്‍നിന്ന്‌ ഇറങ്ങി. 





വിശുദ്ധപദത്തിലേക്കുള്ള സന്ന്യാസവഴി | 59 


ക്ഷമാശിലനത്തിന്റെ 
സഹനസരണി 


പ്രകൃത്യാ വാശിക്കാരനായിരുന്നു ഇട്ടുപ്പുണ്ണി. ക്ഷമയുടെയും അനുര 
ഞ്ജനത്തിന്റയും വഴി പരിശീലിക്കുക അവനു വളരെ എളുപ്പമായിരു 
ന്നില്ല. ആ പരിശ്രമം തികച്ചും സഹനപൂര്‍ണ്ണമായിരുന്നു. വീടും 
വിദ്യാലയവും ഈ വാശിക്കാരനു ക്ഷമയുടെ പരീക്ഷണശാലകളായി 
രുന്നു. എങ്കിലും വിശുദ്ധനാകുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത അവ 
നില്‍ നിശ്ചയദാര്‍ഡ്യം പകര്‍ന്നു. ഇട്ടുപ്പുണ്ണി സ്വയം സാക്ഷിക്കുന്ന 
തുപോലെ അഞ്ചു വയസ്സുമുതല്‍ തനിക്കു സുലഭമായിരുന്ന വിശ്വാ 
സവെളിച്ചവും ദൈവകൃപയും അവനു വലിയ തുണയായി. ക്ഷമയുടെ 
പടിപടിയായ വഴിയിലൂടെ ദൈവം വളര്‍ച്ചയിലേക്കു നയിച്ചു. രമൃത 
യുടെയും അനുരഞ്ജനത്തിന്റെയും പക്വതയുടെ പൂര്‍ണ്ണത താന്‍ 
പ്രാപിച്ചതിനെക്കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ അനുസ്മരിക്കുന്നു. 
അപ്പനില്‍ നിന്നു പഠിച്ചത്‌ 
“അപ്പന്‍ തനിക്കു കഴിവുള്ള സഹായം ആര്‍ക്കും ചെയ്തുകൊടുത്തി 
രുന്നു. പലരും പല പ്രശ്നങ്ങളില്‍ മദ്ധ്യസ്ഥം വഹിക്കുന്നതിനായും 
ചില കേസുകളില്‍ ആലോചന ചോദിക്കുന്നതിനായും രോഗങ്ങളില്‍ 
ചില്ലറ ചികിത്സാസഹായം ലഭിക്കുന്നതിനായും വീട്ടില്‍ വരുമായിരു 
ന്നു. എപ്പോഴും താത്പര്യത്തോടുകൂടി അപ്പന്‍ അവരെ സ്വീകരിക്കും. 
ഒരേ സമയം രണ്ടുതരം ചികിത്സ തേടുന്നവരാണെങ്കില്‍ അതേക്കുറി 
ച്ച്‌ അവരെ ശകാരിക്കാറൂണ്ട്‌. സ്നേഹമാണ്‌, വിരോധമല്ല ശകാരത്തി 
നു പ്രേരകമായിരുന്നത്‌. തന്റെ കോപവും വിദ്വേഷവും അഞ്ചു മിനിറ്റി 
ലധികം നീണ്ടു നില്‍ക്കാറില്ല എന്ന്‌ അപ്പന്‍ പറയും. 
“ശത്രുക്കളോടുള്ള അപ്പന്റെ പെരുമാറ്റം കുടുംബാംഗങ്ങളെ അതി 
ശയിപ്പിക്കുന്ന തരമായിരുന്നു. 1933 ലോ അതിനു സ്വല്പം മുമ്പോ 
നടന്ന ഒരു സംഭവം: 1000 തേങ്ങക്കു 16 ഉം 17 ഉം രൂപ കിട്ടിയിരുന്ന 





60 സുതാര്യം സുന്ദരം 


കാലം. വസ്തു മുഴുവന്‍ വിറ്റാലും വീട്ടാനാകാത്ത കടമുണ്ടായിരുന്നു. 
കടക്കാര്‍ പലരും കോടതിയില്‍ കേസു കൊടുത്തിരുന്നു. ചിലതെ 
ല്ലാം വിധിയായി. തൈക്കാട്ടില്‍ താമസിക്കുന്ന പോന്നോര്‍ ചാക്കു എന്ന 
യാള്‍ക്കു വസ്തുക്കളില്‍ നല്ലൊരു ഭാഗം ഈടുകൊടുത്ത്‌ കിട്ടുന്ന 
തുകകൊണ്ട്‌ കടം വീട്ടാം എന്ന്‌ അപ്പന്‍ തീര്‍ച്ചയാക്കി. മനസ്സില്ലാമന 
സ്സോടെ ചാക്കു അതിനു സമ്മതം നല്‍കി. പക്ഷെ, നടപടികളൊന്നും 
നടന്നില്ല. കടക്കാരില്‍ അക്ഷമനായ പാവറട്ടി ഇടവകക്കാരന്‍ ഒരാള്‍ 
അപ്പനോടൊപ്പം ചാക്കുവിനെ നേരില്‍കണ്ടു സംസാരിച്ചു. അടുത്തു 
തന്നെ കടം തന്നുതീര്‍ത്തുകൊള്ളാം എന്ന വാഗ്ദാനം ചാക്കുവില്‍ 
നിന്ന്‌ അയാള്‍ക്കു ലഭിച്ചു. എന്നിട്ടും അയാള്‍ അപ്പനെ പിടിപ്പിക്കുന്ന 
തിനായി രഹസ്യമായി തുക കോടതിയില്‍ കെട്ടിവെക്കുകയാണുണ്ടാ 
യത്‌. തുടര്‍നടപടികള്‍ക്കായി കോടതിയില്‍നിന്ന്‌ അയയ്ക്കപ്പെട്ട 
ശിപായിമാരോടുകൂടി ഒരു നാള്‍ രാവില്‍ ഞങ്ങളുടെ അയല്‍പക്ക 
ത്തു താമസമാക്കി. നേരം വെളുക്കുന്നതിനുമുമ്പ്‌ ഞങ്ങളുടെ വീടു 
വളയണമെന്നായിരുന്നു ഉദ്ദേശ്യം. കൃത്യനിര്‍വൃഹണത്തിനായി വരുന്ന 
ശിപായിമാരോടൊപ്പം കടക്കാരനും നടക്കുകയെന്നത്‌ അന്ന്‌ അവിട 
ങ്ങളില്‍ നടപ്പുള്ള നടപടി ആയിരുന്നില്ല. കൈക്കൂലി വാങ്ങി “ആളെ 
കണ്ടില്ല” എന്നു പറഞ്ഞു ശിപായി തിരിച്ചുചെല്ലുകയാണ്‌ പതിവ്‌. 
അപ്രകാരം സംഭവിക്കാതെ എങ്ങനെയെങ്കിലും അപ്പനെ പിടിപ്പിക്ക 
ണമെന്ന ദ്യഡ്ദനിശ്ചയത്തിലാണു കക്ഷി ആ രാത്രി അവരോടോപ്പം 
കൂടിയത്‌. എന്നാല്‍ അവര്‍ താമസമാക്കിയ വീട്ടിലെ സ്ത്രീ നേരം 
വെളുക്കുന്നതിനു മുമ്പേ ഞങ്ങളുടെ വീട്ടില്‍വന്നു വിവരം അറിയിച്ചു. 
ഉടനെ അപ്പന്‍ എഴുന്നേറ്റു പുറകുവശത്തുകൂടി രക്ഷപ്പെട്ടു. നേരം 
വെളുത്തതോടെ അയാളും ശിപായിമാരും വീട്ടില്‍ വന്നു കാവലായി. 
അപ്പന്‍ വീട്ടിലില്ല എന്നു പറഞ്ഞിട്ടും അവര്‍ക്കു വിശ്വാസമായില്ല. 
സ്ഥലത്തെ അധികാരിയുടെ അനുവാദപ്രകാരം വീട്ടില്‍ കടന്ന്‌ പരി 
ശോധിക്കുന്നതിനും ആലോചന നടന്നു. പല മണിക്കൂറുകള്‍കാത്തു 
നിന്നതിനുശേഷം നിരാശരായി അവര്‍ മടങ്ങി. 

മറ്റു കടക്കാര്‍ സംഭവം അറിഞ്ഞു. തങ്ങള്‍ക്കും പണം കിട്ടുവാന്‍ 
തിരക്കുണ്ടെന്ന മട്ടില്‍ ഉടനെ നടപടികള്‍ തുടങ്ങി. ഇക്കാര്യം ഗ്രഹിച്ച 
പോന്നാരു ചാക്കുവിനു വലിയ വിഷമമായി. അദ്ദേഹം വലിയ ധന 
വാനും വാക്കുപാലിക്കുന്നവനുമായിരുന്നു. “എന്റെ വാക്കു വിശ്വസിച്ച്‌ 
അല്പം ക്ഷമിക്കാന്‍ അവര്‍ക്കു കഴിഞ്ഞില്ലല്ലോ. അവര്‍ പണം വാങ്ങു 





ക്ഷമാശിലനത്തിന്റെ സഹനസരണി | 61 


ന്നതു ഞാനൊന്നു കാണട്ടെ” ചാക്കുവിനും വാശിയായി. ഓടി രക്ഷ 
പ്പെടുന്നതിനുള്ള തുക മാത്രം അദ്ദേഹം അപ്പനു കൊടുത്തു. ഇതോ 
ടെ കടം വീട്ടുന്നതിനുള്ള അപ്പന്റെ പരിശ്രമം വിഫലമായി. വലിയ 
കുണ്ഠിതവുമായി. മറ്റു മതസ്ഥര്‍ ക്ഷമിച്ചുനില്‍ക്കെ നാട്ടുകാരനും 
കത്തോലിക്കനുമായ കടക്കാരന്റെ അക്ഷമയാലും വിദ്വേഷത്താലും 
സംഗതികള്‍ ഇത്രയും വഷളായി. സ്വല്പം ക്ഷമിച്ചിരുന്നെങ്കില്‍ 
എല്ലാം ശുഭമായിത്തീരുമായിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബ 
ത്തിനു വലിയ നഷ്ടമുണ്ടായി. എല്ലാവര്‍ക്കും അയാളോടു വെറുപ്പാ 
യി. പണം മുടക്കി അയാളും മടുത്തു. 

“ഒരു ദിവസം രാവിലെ ഒന്നുമറിയാത്ത പോലെ അയാള്‍ വീട്ടില്‍ 
വന്നുകയറി. അപ്പന്‍ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച്‌ കഞ്ഞി 
കുടിക്കുന്നതിനു ക്ഷണിച്ചു. അപ്പന്റെ സ്‌നേഹപൂര്‍ണ്ണമായ സംസാര 
വും പെരുമാറ്റവും അയാളില്‍ ലജ്ജയുളവാക്കി. മുഖം വിളറി. ഭക്ഷ 
ണം കഴിച്ചുകൊണ്ടിരിക്കെ അയാളില്‍നിന്നു തനിക്കുണ്ടായ പ്രയാസ 
ങ്ങള്‍ വിവരിച്ച്‌ ആയതെല്ലാം ക്ഷമിച്ചിരിക്കുന്നുവെന്ന്‌ അപ്പന്‍ പറഞ്ഞു. 
ആ രംഗം കാണേണ്ടതുതന്നെയായിരുന്നു.” 


ജേഷ്ഠന്റെ കഠിനശിക്ഷണത്തില്‍ നിന്നു ലഭിച്ചത്‌ 


ജ്യേഷ്ഠന്‍ ജോസഫ്‌ തന്റെ തെറ്റുകള്‍ വളരെ കഠിനമായിട്ടാണ്‌ തിരു 
ത്തിയിരുന്നതെന്നും അതുകൊണ്ടാണ്‌ താന്‍ ഇത്രയധികം മയപ്പെട്ട 
തെന്നും ഡണ്‍സ്റ്റനച്ചന്‍ അനുസ്മരിക്കുന്നു. 

“ഒരിക്കല്‍ (അഞ്ചുവയസാകുന്നതിനുമുമ്പ്‌) ഞാനും ചെറിയ 
പെങ്ങള്‍ മേരിയും ശണ്ഠക്കൂടി. അരിശം സഹിക്കവയ്യാതായപ്പോള്‍ 
ഞാന്‍ ഒരു ചീത്തവാക്കു പറഞ്ഞു. ഉടനെ ജ്യേഷ്ഠന്‍ ഓടിയെത്തി 
എന്നെ തല്ലി. അതില്‍ പിന്നെ ഞാന്‍ ഒരുത്തരോടും ഒരു ചീത്തവാക്കു 
പറഞ്ഞിട്ടില്ല. എന്റെ കുടുംബാംഗങ്ങളില്‍ ആരില്‍നിന്നും ഒരിക്കലും 
ഒരു ചീത്തവാക്കു കേള്‍ക്കുന്നതിന്‌ എനിക്ക്‌ ഇടയായിട്ടില്ലാത്തതിനാല്‍ 
അപ്രകാരം സൂക്ഷിക്കുന്നത്‌ എളുപ്പവുമായിരുന്നു. സംശയമുള്ള 
വാക്കുകള്‍ പോലും ഞാന്‍ ഉപയോഗിക്കാറില്ലായിരുന്നു. അന്യവീട്ടി 
ലെ കുട്ടികള്‍ ഞങ്ങളുടെ വീട്ടില്‍വെച്ചു ചീത്തവാക്കുകള്‍ പറയുന്നതി 
നു സാധാരണ തുനിയാറില്ല. ജ്യേഷ്ഠന്‍ ഈ വിഷയത്തില്‍ വളരെ 
കഠിനമായാണു പെരുമാറിയിരുന്നത്‌. ആരാണ്‌, എവിടെ വെച്ചാണ്‌ 
എന്നു ജ്യേഷ്ഠന്‍ നോക്കുകയില്ല. “അതു കുറെ കടന്നുപോയി” എന്നു 
പലപ്പോഴും വിമര്‍ശനമുണ്ടായിട്ടുണ്ടെങ്കിലും ജ്യേഷ്ഠന്റെ സ്വഭാവത്തി 
നു അയവു തെല്ലും വന്നില്ല.” 





62 സുതാര്യം സുന്ദരം 


ജന്മനാ വാശിക്കാരന്‍ 


“മറ്റത്തിലെ ഐപ്പുണ്ണി അച്ചന്റെ മകന്‍ കൊച്ചുമാത്തു ചെറുപ്പത്തില്‍ 
വളരെ വാശിയുള്ളവനായിരുന്നു. അമ്മായിയുടെ മക്കളില്‍ അവനെ 
ക്കുറിച്ചായിരുന്നു എനിക്കു കൂടുതല്‍ മതിപ്പുണ്ടായിരുന്നത്‌. അവനു 
രണ്ടുമൂന്നു വയസ്സുള്ളപ്പോള്‍ ഞാന്‍ കൊണ്ടുനടന്നു കളിപ്പിച്ചിരുന്നു. 
അവന്റെ ചിന്താശീലവും വാശിയും സംസാരവും കളികളും എന്നെ 
വളരെ ആകര്‍ഷിച്ചു. അവന്‍ ഒരു വൈദികനാകുമെന്നു ഞാന്‍ പ്രതീ 
ക്ഷിച്ചു. അമ്മായി അവനെ ശിക്ഷിക്കുമ്പോള്‍ അവന്റെ അപ്പന്‍ പറയു 
മായിരുന്നത്രെ. കുട്ടികള്‍ക്കു ചെറുപ്പത്തില്‍ കുറച്ചു വാശിയുള്ളതുകൊണ്ട്‌ 
തരക്കേടൊന്നുമില്ല. ആ ആനട്ടിമാരോടത്തെ ഇട്ടുപ്പുണ്ണി എങ്ങനെയാ 
യിരുന്നു? 

“അതെ, ഞാന്‍ ജന്മനാ വളരെ അരിശമുള്ളവനും വാശിക്കാരനു 
മായിരുന്നു. ചൂടുകഞ്ഞി എനിക്കു വളരെ അരിശം വരുത്തിയിരുന്നു. 
അതോടൊപ്പം എരിവ്‌ അധികമുള്ള കറിയും കൂടെയായാല്‍ അരിശ 
ത്തിനു തെല്ലും അളവില്ലാതാകും. കോപാധിക്യത്താല്‍ കഞ്ഞിപ്പാശ്രം 
കാലുകൊണ്ട്‌ തൊഴിച്ചതായും ഞാന്‍ ഓര്‍ക്കുന്നു. എന്നാല്‍ എന്റെ 
ദുര്‍ഗുണത്തെ താലോലിക്കുന്ന അന്തരീക്ഷമല്ലായിരുന്നു വീട്ടിലുണ്ടാ 
യിരുന്നത്‌.” 


വഴിത്തിരിവായ ചില അനുഭവങ്ങള്‍ 


“കോപമെന്ന വികാരത്തെ നിയന്ത്രിക്കുന്നതിനു സഹിച്ചിട്ടുള്ളിടത്തോ 
ളം മറ്റൊന്നിനുംവേണ്ടി ഞാന്‍ സഹിച്ചിട്ടില്ല. ദൈവാനുഗ്രഹത്താല്‍ 
ഞാന്‍ ആ സഹനത്തില്‍ വളരെ വിജയിക്കാനിടയായി. ഞാന്‍ ഒരു 
മുന്‍കോപിയായിരുന്നില്ല. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടി 
യില്‍ എന്റെ കോപം അധികം പ്രത്യക്ഷമായില്ല. മുന്‍കോപികള്‍ എളു 
പത്തില്‍ അവരുടെ കോപകാരണം മറക്കുകയോ തങ്ങളുടെ കോപ 
ത്തെക്കുറിച്ചു മനസ്തപിക്കുകയോ ചെയ്യുന്നു. രമ്യപ്പെടുവാന്‍ അവര്‍ 
ക്ക്‌ എളുപ്പമാണ്‌. ഇതല്ലായിരുന്നു എന്റെ സ്ഥിതി. പ്രകൃത്യാ ചിന്താ 
ശീലനായിരുന്ന ഞാന്‍ ഏതെങ്കിലും ന്യായത്തോടുകൂടിയാണു 
കോപിച്ചിരുന്നത്‌. അകാരണമായി കോപിക്കുന്ന പതിവില്ലായിരുന്നു. 
അതുകൊണ്ട്‌ മനസ്തപിക്കേണ്ട ആവശ്യവുമില്ലായിരുന്നു. എന്റെ 
കോപം ചിന്തയോടുകൂടിയും ന്യായസഹിതവും ആയിരുന്നതിനാല്‍ 
അതെന്നില്‍ ആഴമായി പതിയും. സദാ ഓര്‍മ്മയില്‍നില്‍ക്കും. പകരം 
വീട്ടുന്നതിന്‌ അവസരം പാര്‍ത്തിരിക്കുകയും ചെയ്യും.” 





ക്ഷമാശീലനത്തിന്റെ സഹനസരണി | 63 


പ്രകൃത്യാ അരിശക്കാരനും വാശിക്കാരനുമായിരുന്നു ഇടുപ്പുണ്ണി. 
കോപം അവന്റെ ആത്മീയ പുരോഗതിക്കു തടസ്സവുമായിരുന്നു. 
എന്നാല്‍ വിശുദ്ധനായിത്തീരണമെന്ന ദ്യഡ്ധനിശ്ചയം, ദൈവം ക്രമാ 
നുഗതമായി പ്രദാനം ചെയ്തിരുന്ന വിശ്വാസവെളിച്ചത്തോടും അവി 
ടുത്തെ കൃപയോടും അവന്‍ സര്‍വാത്മനാ നല്കിയ സഹകരണം, 
ഓര്‍മ്മവെച്ചനാള്‍മുതല്‍ ഈ ദുര്‍ഗുണത്തെ ജയിക്കുന്നതിനു ഉള്‍പ്രേ 
രണയ്ക്ക്‌ അവന്‍ നല്കിയ അനുകൂലപ്രതികരണം എന്നിവ വളര്‍ച്ച 
ക്കുള്ള വളമായി. ചെറുപ്രായം മുതലേ, ജീവിതാനുഭവങ്ങള്‍ വഴി തു 
ടര്‍ച്ചയായ മാനസാന്തരത്തിലൂടെ ഇട്ടൂപ്പുണ്ണി കടന്നുപോയി. അഞ്ചു 
വയസിനും ഏഴുവയസിനും ഇടയില്‍ നടന്ന ചില സംഭവങ്ങളും 
അതിലൂടെ സ്വന്തമായ മാനസാന്തരാനുഭവവും ഡണ്‍സ്റ്റനച്ചന്‍ 
അനുസ്മരിക്കുന്നു: 

“ഞാനും മറ്റത്തെ അമ്മായിയുടെ മകന്‍ തോമസും ഒരിക്കല്‍ കളി 
ച്ചുകൊണ്ടിരുന്നപ്പോള്‍ വഴക്കുണ്ടായി. ഞങ്ങള്‍ തമ്മില്‍ ഒരു ദിവസ 
ത്തെ പ്രായവ്യത്യാസമേ ഉള്ളു. എന്നാല്‍ അവന്‍ എന്നെക്കാള്‍ ശക്‌ 
തിയുള്ളവനായിരുന്നു. തല്‍ക്കാലം എനിക്കു തോല്‍വിയുണ്ടായി. 
കുട്ടികള്‍ തമ്മില്‍ ശണ്ഠകൂടി തോല്‍ക്കുന്നയാള്‍ പറയാറുള്ള ഒരു 
വാചകമുണ്ട്‌, “ഇന്നു രാര്തി നീ ഉറങ്ങുമ്പോള്‍ ഞാന്‍ കാണിച്ചുതരാം.” 
അപ്രകാരം ഉരുവിട്ട തല്‍ക്കാലം എനിക്കു സമാധാനിക്കേണ്ടതായിവ 
ന്നു. “കുട്ടികള്‍ എത്ര പ്രാവശ്യം ഇതുപോലെ പറയാറുണ്ട്‌. എന്നാല്‍ 
ഒരിക്കലെങ്കിലും അവര്‍ അതു ചെയ്തുകണ്ടിട്ടില്ല.” ഞാന്‍ വെല്ലുവിളി 
ക്കുന്നതു കേട്ട്‌ അവിടെയുണ്ടായിരുന്നവര്‍ ചിലര്‍ പ്രതികരിച്ചു. കുട്ടി 
കളുടെ പ്രകൃതിയനുസരിച്ച്‌ ഇപ്രകാരമുള്ള വാക്കുകള്‍ അവര്‍ പാലി 
ക്കാറില്ല. എത്ര ശണ്ഠകൂടിയാലും അടുത്ത നിമിഷം അവര്‍ അതു 
മറക്കും. വീണ്ടും ഒരുമിച്ചു കളിതുടങ്ങും. 

“എന്നാല്‍ ഞാന്‍ പറഞ്ഞാല്‍ പറഞ്ഞതു തന്നെയാണ്‌. ഞങ്ങള്‍ 
ഉടനെ പിരിഞ്ഞു. സന്ധ്യയാകുന്നതുവരെ ഒരുമിച്ചുകളിച്ചില്. അവന്‍ 
ഉറങ്ങുന്നതിനു ഞാന്‍ കാത്തിരുന്നു. രാത്രി അവന്‍കിടക്കുന്നതിനു 
പായ വിരിക്കുമ്പോള്‍ ഞാന്‍ പുറകെ ചെന്ന്‌ ഒന്നു നുള്ളിയിട്ട്‌ ഓടി. 
അവന്‍ എന്റെ പുറകെ വരുമെന്നു ഞാന്‍ വിചാരിച്ചു. പക്ഷെ, വന്നില്ല. 
അവന്റെ പ്രതികരണമില്ലായ്മ എന്നെ ചിന്തിപ്പിച്ചു. ഞാന്‍ വിജയിച്ച 
തായി തോന്നിയില്ല. തെല്ലും തൃപ്തി അനുഭവിച്ചില്ല. അതിസ്വാഭാവിക 
ന്യായങ്ങള്‍ക്കു കാലമായിട്ടില്ലായിരുന്നു. എന്നാല്‍ ആ ദുര്‍ഗുണത്തി 





64 സുതാര്യം സുന്ദരം 


നെതിരായ സമരത്തിനു ഞാനറിയാതെ എന്നില്‍ ആരംഭം കുറിച്ചു. 
എന്നിലെ അസംതൃപ്തി സ്വാഭാവികമായ, അസ്പഷ്ടമായ ഒരു 
പ്രേരണയായി രൂപം പൂണ്ടു. ആ പ്രേരണയനുസരിച്ച്‌ അതൊരു 
തീരുമാനമായി രൂപാന്തരപ്പെടുവാന്‍ ഏകദേശം ഒരു കൊല്ലംകൂടെ 
കാത്തിരിക്കേണ്ടി വന്നു.” 

ഇനി മറ്റൊരു സംഭവം അനുസ്മരിക്കാം: “പില്‍കാലത്തു ഞാന്‍ 
വളരെയധികം മനസ്തപിച്ചിരുന്നതും ഒരിക്കലും ആവര്‍ത്തിച്ചിട്ടില്ലാ 
ത്തതുമായ ഒരു തെറ്റ്‌ എന്നില്‍നിന്നുണ്ടായി. പുതുമനശ്ശേരിയിലെ 
എലമെന്ററി സ്കൂളില്‍ പഠിച്ചിരുന്ന കാലത്തു നാലുമണിക്കു സ്കൂള്‍ 
വിട്ടതിനു ശേഷം വേദപാഠക്ലാസ്‌ നടത്തിയിരുന്നു. ഒരു ആശാനായി 
രുന്നു ക്ലാസ്‌ നടത്തിയിരുന്നത്‌. പലപ്പോഴും അദ്ധ്യാപകരെല്ലാവരും 
പോയതിനുശേഷം കുറെ താമസിച്ചായിരിക്കും ആശാന്‍ വരിക. 
അതുവരെ കുട്ടികളെ നിയന്ത്രിക്കുവാന്‍ ആരുമുണ്ടായിരിക്കുകയില്ല. 
ആശാന്‍ വരുന്നതിനു താമസിച്ചാല്‍ ഞങ്ങള്‍ അടങ്ങിയിരുന്നു ക്രമമാ 
യി വായിച്ചുപഠിച്ചുകൊള്ളണമെന്നായിരുന്നു നിര്‍ദ്ദേശം. എന്നാല്‍ കു 
ട്ടികള്‍ പുറത്തുപോയി സംസാരിക്കുകയും വഴക്കിടുകയും കളിക്കുക 
യും ചെയ്യും. ആശാന്‍ വരുന്ന സമയത്തു പൊതുവെ ബഹളമാണെ 
ന്നു കണ്ടാല്‍ എല്ലാവരേയും ഒരുപോലെ ശിക്ഷിക്കുകയാണു പതിവ്‌. 
കുറ്റം ചെയ്തവരാരെന്നു നോക്കുകയില്ല. ഒരറ്റം മുതല്‍ കുട്ടികളുടെ 
കാല്‍ മുട്ടുകളില്‍ അടിച്ചടിച്ചു കടന്നുപോകും. അതാണ്‌ ആശാന്‍ 
താമസിച്ചു വരുന്ന ദിവസങ്ങളിലെ ഒന്നാമത്തെ ചടങ്ങ്‌. ആശാന്റെ 
ഈ പരിപാടിയെക്കുറിച്ച്‌ എനിക്കു വളരെ വിഷമം തോന്നിയിരുന്നു. 
എങ്കിലും അതു പുറമെ കാണിച്ചിരുന്നില്ല. 

“ഒരു ദിവസം ആശാന്‍ പതിവു പരിപാടിയായി എല്ലാവരേയും 
അടിച്ചപ്പോള്‍ എനിക്കു കണക്കിലധികം വേദനയുണ്ടായി. ഈ രീതി 
ഒന്നു മാറ്റണമെന്ന്‌ എനിക്കു തോന്നി. അതിനു മുമ്പും പിമ്പും ഞാന്‍ 
ഹൃദയപൂര്‍വ്വം വെറുത്തിരുന്ന ഒരു അഭിനയം നടത്തി. കുസൃതികളാ 
യ കുട്ടികള്‍ ചെയ്തുകണ്ടിട്ടുള്ളതുപോലെ ഞാന്‍ പിണങ്ങി ധിക്കാര 
പൂര്‍വ്വം ആശാനോട്‌ എന്തോ പറഞ്ഞിട്ടു ക്ലാസില്‍നിന്ന്‌ ഇറങ്ങിപോ 
കുവാന്‍ ഭാവിച്ചു. ഞാന്‍ മാനേജരുടെ മകനാണെന്ന ഭാവം എനിക്കു 
ണ്ടായിരുന്നു. റ്റയിം പീസ്‌ ഞാനാണു വീട്ടില്‍ കൊണ്ടുപോയിരുന്നത്‌. 
“ഞാന്‍ അതു കൊണ്ടുപോയാല്‍ ക്ലാസ്‌ നിര്‍ത്താനുള്ള സമയം അവ 
രെങ്ങനെ അറിയും. ഒന്നു കാണട്ടെ.” എന്ന അഹങ്കാരചിന്ത എന്നിലു 





ക്ഷമാശീലനത്തിന്റെ സഹനസരണി | 65 


ണ്ടായിരുന്നു. എന്നാല്‍ വാതില്‍വരെ ചെന്നപ്പോഴെക്കും എന്റെ തുനി 
വ്‌ അവസാനിച്ചു. ആശാന്‍ സ്വല്പം ഒന്നു പരിക്രമിച്ചെന്നു തോന്നി. 
അദ്ദേഹം എന്നെ ആ കുറ്റത്തിനു ശിക്ഷിച്ചില്ല. പ്രത്യേകമായൊന്നും 
പറഞ്ഞതായി ഓര്‍ക്കുന്നില്ല. എങ്കിലും അപ്പോള്‍മുതല്‍ ആ അഭിനയ 
ത്തെക്കുറിച്ചു വലിയ ലജ്ജയാണ്‌ എനിക്ക്‌ അനുഭവപ്പെട്ടത്‌.” 

അച്ചന്റെ ജീവിതത്തെ മുഴുവന്‍ സ്പര്‍ശിച്ച മറ്റൊരു സംഭവം: 
“ക്ലാസില്‍ എന്റെ പുറകിലിരുന്ന ഒരു കുട്ടി എന്റെ തലയ്ക്കു തോണ്ടു 
വാന്‍ തുടങ്ങി. ഓരോ തോണ്ടലിനും ഞാന്‍ തിരിഞ്ഞുനോക്കി. 
അപ്പോഴെല്ലാം പുറകിലിരിക്കുന്നവര്‍ അറിയാത്ത ഭാവം നടിച്ചു. കളി 
പ്പിക്കലാണെന്നു മനസ്സിലായി. ഞാന്‍ തിരിഞ്ഞു നോക്കാതിരുന്നു. 
എങ്കിലും ആരാണെന്ന്‌ അറിയാന്‍ പുറകോട്ടു സൂത്രത്തില്‍ നോക്കി 
ക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോള്‍ ആളെ പിടികിട്ടി. ഉടനെ ആ 
കുട്ടിയുടെ കൈവിരല്‍ പിടിച്ചു ഞാന്‍ കടിച്ചു. വിവരമറിഞ്ഞു പ്രധാ 
നാധ്യാപകന്‍ ക്ലാസില്‍ വന്ന്‌ എന്നെ ശാസിച്ചു. തെറ്റു തിരുത്തി. 
എന്തു ശിക്ഷയാണു തന്നതെന്നു ഓര്‍ക്കുന്നില്ല. അദ്ദേഹം തന്ന 
ശിക്ഷയോ ശാസനയോ അല്ല എന്നെ സ്പര്‍ശിച്ചത്‌. അതിസ്വാഭാ 
വിക ന്യായങ്ങള്‍കൊണ്ടല്ല എന്നെ ഉപദേശിച്ചത്‌. എന്റെ ബുദ്ധിയെ 
അദ്ദേഹം കൂടുതല്‍ സ്പര്‍ശിച്ചു. 

“മാന്യകുടുംബത്തില്‍പെട്ട എനിക്ക്‌ അപ്രകാരമുള്ള പകരം വീട്ടല്‍ 
ഒട്ടും യോജിച്ചതല്ലായെന്ന്‌ അദ്ദേഹത്തില്‍നിന്ന്‌ എനിക്കു മനസ്സിലാ 
യി. സ്‌കൂളില്‍ മറ്റുള്ള കുട്ടികളില്‍ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്‍ 
അദ്ധ്യാപകരെ അറിയിച്ചു നിവര്‍ത്തി മാര്‍ഗ്ഗം ആരായുകയല്ലാതെ ഞാന്‍ 
നേരിട്ടു മറ്റു കുട്ടികളെ ശിക്ഷിക്കരുതെന്നും മനസ്സിലായി. 

“ഹെഡ്മാസ്റ്റര്‍ എന്നെ വളരെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. 
അപ്പന്‍ സ്‌കൂളിന്റെ മാനേജര്‍ ആയിരുന്നതുകൊണ്ടു ശമ്പളം വാങ്ങു 
ന്നതിനും വിദ്യാലയസംബന്ധമായ കാര്യങ്ങള്‍ പറയുന്നതിനും 
അദ്ദേഹം കൂടെകൂടെ വീട്ടില്‍ വന്നിരുന്നു. അങ്ങനെയുള്ള അവസര 
ങ്ങളില്‍ മാസ്റ്റര്‍ എന്നെ മടിയില്‍ വെച്ചു ലാളിക്കുമായിരുന്നു. അപ്ര 
കാരമുള്ള ഒരാള്‍, പുറകിലിരുന്നു തോണ്ടിയവനെ തെല്ലും ശാസി 
ക്കാതെ എന്നെ മാത്രം ശിക്ഷിച്ചതും ശാസിച്ചതും പ്രത്യേകം സ്പര്‍ 
ശിച്ചു. പകരം വീട്ടല്‍ വലിയ തെറ്റായതുകൊണ്ടാണ്‌ അദ്ദേഹം 
എന്നെ ശിക്ഷിച്ചതും ശാസിച്ചതുമെന്നു മനസ്സിലായി. അദ്ദേഹത്തെ 
ക്കുറിച്ചു മതിപ്പും സ്നേഹവും തോന്നി. എന്റെ തെറ്റിനെക്കുറിച്ച്‌ എനി 





66 സുതാര്യം സുന്ദരം 


ക്കു ലജ്ജ തോന്നത്തക്ക വിധം സാമര്‍ത്ഥ്യപൂര്‍വും എന്നോടു പെരുമാ 
റിയ അദ്ദേഹത്തിനെ ഞാന്‍ എന്നും നന്ദിയോടുകൂടിയാണ്‌ ഓര്‍ത്തിരു 
ന്നത്‌. പില്ക്കാലത്ത്‌ ആരും ഒരിക്കലും സ്കൂളില്‍ എന്നെക്കുറിച്ചു പ 
രാതിപ്പെടുന്നതിന്‌ ഇടയായില്ല.” 


അതിസഹനം ക്ഷമാശിലനം 


“മേല്‍ വിവരിച്ച സംഭവത്തിനുശേഷം അധികനാള്‍ കഴിയുന്നതിനുമു 
മ്പുതന്നെ വീട്ടില്‍നിന്നു പ്രതികാരത്തെ മുടക്കുന്ന അതിസ്വഭാവിക 
ന്യായങ്ങളും എനിക്കു കരഗതമായി. അങ്ങനെയാണ്‌ പൂര്‍ണ്ണവും 
സ്ഥിരവുമായ പരിവര്‍ത്തനം എന്നില്‍ സാധ്യമായത്‌. എന്നാല്‍ 
പ്രശാന്തമായ അവസ്ഥയില്‍ ചെന്നുചേരുന്നതിനുമുമ്പു വളരെയധി 
കം സഹിക്കേണ്ടതുണ്ടായിരുന്നു. 

“പ്രതികാരവും കോപ്രപകടനങ്ങളും പാപമാണെന്നും മാന്യതക്കു 
തെല്ലും യോജിച്ചതല്ലെന്നും അപ്രകാരം പ്രവര്‍ത്തിച്ചാല്‍ വിദ്യാലയ 
ത്തിലായാലും വീട്ടിലായാലും ശിക്ഷിക്കപ്പെടുമെന്നും ബോദ്ധ്യമായ 
നിമിഷംമുതല്‍ ആകുലതകള്‍ എന്നെ വലയംചെയ്തു. തിന്മയുടെ 
അടയാളങ്ങള്‍ കണ്‍മുമ്പില്‍ കാണപ്പെട്ടപ്പോഴൊക്കെ നിസ്സഹായനാ 
യിത്തീര്‍ന്നു. ആരെയും എതിര്‍ക്കുവാന്‍ പാടില്ലെന്നായപ്പോള്‍ സഹി 
ക്കാതെ ഗതൃന്തരമില്ലെന്നായി. സഹനത്തിന്റെ മാഹാത്മ്യം ഗ്രഹിക്കു 
വാന്‍ എനിക്കു കഴിഞ്ഞതുമില്ല.” 

അതിസ്വാഭാവിക ന്യായങ്ങളുടെ തുണയില്ലാതെ തന്റെ കോപവി 
കാരങ്ങളെ നിയന്ത്രിക്കുന്നതിനും അമര്‍ത്തുന്നതിനും ഇട്ടുപ്പുണ്ണി 
പരിശ്രമിച്ചപ്പോള്‍ അവന്റെ പ്രകൃതിയില്‍ തന്നെ വലിയ മാറ്റമുണ്ടായി. 
അപ്രകാരമുള്ള സ്വഭാവമാറ്റം ഇട്ടുപ്പുണ്ണിയെ കടുത്ത ജീവിതനിരാശ 
യില്‍ ആഴ്ത്തി. 

“കോപവും പ്രതികാരവും അരുതെന്നു വന്നപ്പോള്‍ മറ്റൊരു പ്രകൃ 
തം എന്നില്‍ പ്രകടമായി. ഞാന്‍ കോപിക്കുമായിരുന്ന സാഹചര്യങ്ങ 
ളില്‍ പലപ്പോഴും ആശ്വസിക്കുവാന്‍ അകാത്തവിധം കരയുവാന്‍ തുട 
ങ്ങി. ആരംഭത്തില്‍ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത്‌ ചൂടുകഞ്ഞി 
എന്നെ കോപിപ്പിച്ചിരുന്നു. എന്നാല്‍ ഇപ്പോള്‍ ചൂടുകഞ്ഞി എന്നെ 
കരയിപ്പിക്കുന്നു. ഈദൃശാനുഭവങ്ങള്‍ ജീവിതത്തെ സംബന്ധിച്ച്‌ 
എന്നില്‍ മടുപ്പുളവാക്കി. എട്ടുവയസു തികയുന്നതിനുമുമ്പു ഞാന്‍ 
ചിന്തിച്ചതായി ഓര്‍ക്കുന്നു: “ദൈവം എന്നെ സൃഷ്ടിച്ചില്ലായിരുന്നെ 
ങ്കില്‍ എത്ര നന്നായിരുന്നു. എത്രയേറെ ക്ലേശങ്ങള്‍ ഞാന്‍ സഹിക്കേ 





ക്ഷമാശീലനത്തിന്റെ സഹനസരണി | 67 


ണ്ടതായി വന്നിരിക്കുന്നു. ഇനി മരിച്ചാലും സ്വര്‍ഗ്ഗത്തില്‍ പോകുമെന്ന്‌ 
എന്ത്‌ ഉറപ്പാണുള്ളത്‌? ഈ ചിന്ത എന്നെ കൂടെകൂടെ അലട്ടിക്കൊ 
ണ്ടിരുന്നു. അങ്ങനെ വിഷാദാത്മകമായ ചിന്തയില്‍ മുഴുകി കരഞ്ഞു 
കൊണ്ട്‌ ഞാന്‍ വീടിനും സ്കൂളിനും ഇടക്കുള്ള വഴിയില്‍ നിന്നിരുന്ന 
ഒരവസരം ഇപ്പോഴും ഓര്‍ക്കുന്നു. 

“എകദേശം ഏഴുവയസ്സുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ്‌ ഞാന്‍ 
വിവരിച്ചത്‌. ഈ കാലഘട്ടം കഴിയാറായപ്പോഴേക്കും പല സംഗതിക 
ളിലും ഞാന്‍ സ്വയം ജയിക്കാന്‍ തുടങ്ങി. ഞാന്‍ വളരെ കരുതലോടെ 
പ്രവര്‍ത്തിച്ചിരുന്നതായി ഓര്‍ക്കുന്നു. ഒരു ദിവസം ഭക്ഷണം തയ്യാറാ 
കുന്നതിനു കുറെ താമസം നേരിട്ടു. എനിക്കു വിശപ്പു സഹിക്കവയ്യാ 
തായി. അടുക്കളയില്‍ കാത്തുനിന്നാല്‍ ഞാന്‍ പരാജിതനാകും എന്ന്‌ 
അറിയാമായിരുന്നതുകൊണ്ട്‌ ഞാന്‍ തെക്കെ ഇറയത്തു പോയിക്കിട 
ന്നു. ഭക്ഷണം തയ്യാറായപ്പോള്‍ അമ്മായി വന്ന്‌ എന്നെ വിളിച്ചു. ഞാന്‍ 
അവിടെനിന്ന്‌ എഴുന്നേറ്റില്ല. വീണ്ടും വീണ്ടും വിളിച്ചിട്ടും ഞാന്‍ എഴു 
ന്നേല്‍ക്കാതിരുന്നതു കണ്ട്‌ അമ്മായി കാരണം ചോദിച്ചു. “ഇപ്പോള്‍ 
നല്ല ചൂടുണ്ടാകും. അവിടെ വന്നിരുന്നാല്‍ എനിക്കു അരിശം വരും.” 
ഞാന്‍ കൊടുത്ത മറുപടി. 

“കോപത്തിലും വാശിയിലും ഒരു നല്ല വശമുണ്ടെന്നു ബാല്യകാല 
ത്തിന്റെ അന്ത്യത്തില്‍ എത്തിയപ്പോഴേക്കും എനിക്കു മനസ്സിലായി. 
നിശ്ചയദാര്‍ഡ്യം എന്ന നിലയില്‍ വാശി ഞാന്‍ മതിക്കുവാനും തുടങ്ങി.” 

കോപവികാരങ്ങളെ നിയന്ത്രിക്കുന്നതിനുളള കഠിനയത്നത്തിനിട 
യില്‍ നിരാശയില്‍ നിപതിച്ച കാലയളവിലാണ്‌ ഇടുപ്പുണ്ണിയുടെ ആദ്യ 
കുര്‍ബാന സ്വീകരണം നടന്നത്‌. തികച്ചും വരണ്ടമനസ്സും വറ്റിപ്പോയ 
ഹൃദയവുമായി ആ സനഭാഗ്യനിമിഷങ്ങളെഅവന്‍ സമീപിച്ചു: 

“എന്റെ ആദ്യകുര്‍ബാന സ്വീകരണത്തിന്റെ ദിവസങ്ങള്‍ അടുത്തു. 
അന്നെനിക്കു വളരെയധികം പ്രായമായെന്ന്‌ തോന്നിയിരുന്നു. അപ്പന്‍ 
കുര്‍ബാനയെന്ന കൂദാശയെക്കുറിച്ചു വേദപാഠത്തില്‍ ഉണ്ടായിരുന്ന 
വ എനിക്കു മനസ്സിലാകത്തക്കവണ്ണം വിവരിച്ചുതന്നു. ഇടവകപ്പള്ളി 
യിലോ കൊവേന്തയിലോ ആ കാലത്ത്‌ കുട്ടികളുടെ കുര്‍ബാനസ്വീക 
രണം സംബന്ധിച്ചു യാതൊരു ഏര്‍പ്പാടും ഉണ്ടായിരുന്നില്ല. അമ്മ 
എന്നെ കൊവേന്തയിലേക്കു പറഞ്ഞയച്ചു. ഞാന്‍ ബ. കൊണ്ണേലിയൂ 
സച്ചനെ കണ്ടു കാര്യം പറഞ്ഞു. അദ്ദേഹം കുറെയൊക്കെ ഉപദേശിച്ചു. 
സാധാരണയില്‍ കവിഞ്ഞു ഞാന്‍ ആഗ്രഹിച്ചിരുന്നതുപോലെയോ 





68 സുതാര്യം സുന്ദരം 


പ്രതീക്ഷിച്ചിരുന്നതുപോലെയോ ഒരു ഭക്തി തീക്ഷ്ണതയും അനുഭ 
വപ്പെട്ടില്ല. അത്‌ ഒരു വലിയ ദിവസമായി കുടുംബാംഗങ്ങള്‍ കരുതു 
ന്നുവെന്നു മനസ്സിലായി. എനിക്ക്‌ അറിയാവുന്നതുപോലെ ഞാന്‍ 
ഒരുങ്ങി. പിറ്റേദിവസം എന്നെ ഒരുക്കി ജ്യേഷ്ഠന്റെ കൂടെ കൊവേന്ത 
യിലേക്കു പറഞ്ഞയച്ചു. സെറാഫിയോനച്ചനെ മണിമുറിയില്‍ കണ്ട്‌ 
ഉപദേശം ആവശ്യപ്പെട്ടു. അദ്ദേഹം സ്വല്പനേരം ചിലതെല്ലാം പറഞ്ഞു. 
എന്നാല്‍ ഇതുകൊണ്ടൊന്നും എനിക്ക്‌ ഒരു ഫലവുമുണ്ടായില്ല ശുഷക്ക 
മായ വിശ്വാസം മാര്രമാണ്‌ അന്നെനിക്ക്‌ അനുഭവപ്പെട്ടത്‌.” 


വിഷാദഭാവത്തെയും മറികടന്ന്‌ 


ജീവിതനിരാശയില്‍ ആണ്ടുപോയപ്പോഴും ദൈവം ഇട്ടുപ്പുണ്ണിയെ കൈ 
വെടിഞ്ഞില്ല. പ്രതിസന്ധികളിലും കരം പിടിച്ചുനടത്തുന്ന കര്‍ത്താവിന്റെ 
പരിപാലനാവൈഭവം അവനെ ആത്മാവിന്റെ ഇരുളില്‍നിന്നു 
പ്രകാശത്തിലേക്കു നയിച്ചു. ദൈവകൃപയും വിശ്വാസവും അതിലേറെ 
വിശുദ്ധനായിത്തീരണമെന്ന ദ്യഡ്രപതിജ്ഞയും നിരാശയില്‍നിന്നു 
കരകയറാനുള്ള യാനപാത്രങ്ങളായി. ഡണ്‍സ്റ്റനച്ചന്‍ എഴുതുന്നു: 

“ദൈവക്യപയും വിശ്വാസത്തിന്റെ വെളിച്ചവും അഞ്ചുവയസുള്ള 
പ്പോള്‍ മുതല്‍ എനിക്കു സുലഭമായിരുന്നതുകൊണ്ട്‌, ജീവിതനിരാശ 
യില്‍നിന്നു ക്രമേണ വിമോചനമായി. ദൈവവിശ്വാസവും വിശ്വാസ 
സത്യങ്ങളിനേല്‍ അടിയുറച്ച ഉന്നതാദര്‍ശങ്ങളുമാണ്‌ ജീവനും ഉന്മേ 
ഷവും പകര്‍ന്ന്‌ എന്നെ രക്ഷിച്ചത്‌. 

“വിശുദ്ധനാകണം എന്ന ചിന്ത വളര്‍ന്നതോടെ വിശുദ്ധനാകുന്ന 
തുവരെയെങ്കിലും ജീവിക്കാന്‍ ഞാന്‍ ആഗ്രഹിച്ചുതുടങ്ങി. ഇന്ത്യക്കു 
വേഗം ഒരു പുണ്യവാനുണ്ടാകുന്നതിനായി വേഗം മരിക്കണമെന്നു 
ഞാന്‍ ആഗ്രഹിച്ചു. അതിനായി പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാര്‍ 
ത്ഥന ദൈവം ശ്രവിക്കുമെന്ന വിശ്വാസം വളരെ ആശ്വാസദായകമാ 
യി. അധികകാലം ക്ലേശിക്കേണ്ടി വരികയില്ലെന്ന ഓര്‍മ്മ സഹനസമ 
യങ്ങളെ ഉന്മേഷഭരിതമാക്കി. കഠിനതരമായ രോഗത്തിന്റെ മുന്നടയാ 
ളമെന്നു സംശയിക്കാവുന്ന അനുഭവങ്ങള്‍ വളരെ സന്തോഷം പകര്‍ 
ന്നു. മരണം അടുത്തുവരുന്നു എന്ന ചിന്ത എനിക്ക്‌ ആശ്വാസം നല്‍ 
കി. 24-ാം വയസ്സില്‍ കാലിലെ അസുഖം (എക്സിമ) ആരംഭിച്ചപ്പോള്‍ 
എല്ലാവരുടെയും ദൃഷ്ടിയില്‍ ഞാന്‍ രോഗിയായിത്തീര്‍ന്നു. സുഖമാ 
കുമെന്ന പ്രതീക്ഷ ഇല്ലാതായി. ആറുവയസില്‍ എന്നിലെ കോപസ്വ 
ഭാവം അമര്‍ത്തിയപ്പോള്‍ പ്രത്യക്ഷമായ വിഷാദാത്മകത്വം പൂര്‍ണ്ണമായി 





ക്കുമാശീലനത്തിന്റെ സഹനസരണി। 69 


മാറിയെന്ന്‌ എനിക്കു തോന്നിയത്‌ ചെത്തിപ്പുഴ ആതുരശാലയില്‍ 
കഴിഞ്ഞിരുന്ന ദിവസങ്ങളിലാണ്‌. അന്ന്‌ ഒരാള്‍ എന്നെ ഓപ്റ്റിമിസ്റ്റ്‌ 
എന്നു വിളിക്കാനിടയായി. വിശുദ്ധനാകുന്നതിനുള്ള ആഗ്രഹം വളരെ 
ആഴമായ വിഷാദാത്മക പ്രകൃതിയെ ജയിക്കുവാന്‍ എനിക്കു ശക്തി 
പകര്‍ന്നു.” 

ഇട്ടുപ്പുണ്ണി വളര്‍ന്നുകൊണ്ടിരുന്നപ്പോഴും സ്വന്തം ദുര്‍ഗുണത്തിനെ 
തിരെ പോരാട്ടം തുടര്‍ന്നു: 

“ചെറുപ്പത്തില്‍ തന്നെ എന്നില്‍ പ്രത്യക്ഷപ്പെട്ട കോപവികാരങ്ങ 
ളോടു കുറേ പ്രായമായിട്ടും എനിക്കു പോരാടേണ്ടിയിരുന്നു. ഞാന്‍ 
വലിയ മറവിക്കാരനായിരുന്ന കാലങ്ങളിലും ഈ വിഷയത്തില്‍ മറ 
വിയില്ലായിരുന്നു. കോപത്താല്‍ തപിച്ചവനായി ദിവസം മുഴുവന്‍ കഴി 
ച്ചുകൂട്ടേണ്ടി വന്നിട്ടുണ്ട്‌. മനഃപൂര്‍വ്വം വഴിപ്പെട്ടില്ലെങ്കിലും ഈ വികാര 
ത്തെ നിയന്ത്രിക്കുവാന്‍ പല ദിവസങ്ങള്‍ തന്നെ ചിലപ്പോള്‍ ആവശ്യ 
മായിവന്നു. ഇതു വലിയൊരു സഹനം തന്നെയായിരുന്നു. എന്റെ 
ബലഹീനതക്കെതിരായി ഇടവിടാതെ പ്രാര്‍ത്ഥനയോടുകൂടി പരിശ്ര 
മിച്ചിരുന്ന കാലങ്ങളിലെ സ്ഥിതിയാണിത്‌.” 

ക്ഷമിക്കാന്‍ പ്രയാസമേറിയ തന്റെ മാനസികാവസ്ഥയെ അലകട 
ലിനോട്‌ അച്ചന്‍ ഉപമിക്കുന്നു. ദൂരത്തു കടല്‍ ആര്‍ത്തലക്കുന്നു. അല 
മാല ഉയര്‍ന്നുയര്‍ന്നു സാവധാനം ചെറുതായി കരയില്‍വന്ന്‌ അലി 
യുന്നു. എല്ലാം അവസാനിച്ചുവെന്നു കരുതുമ്പോള്‍ അതാ അകലെ 
നിന്നു വീണ്ടും തിരമാല ഉരുണ്ടുവരുന്നു. ഇതൊരിക്കലും അവസാനി 
ക്കുന്നില്ലല്ലോ ദൈവമേ! 

വൈദികനായതിനുശേഷവും കോപത്തെ അതിജീവിക്കുന്നതിനു 
ള്ള പരിശ്രമം തുടര്‍ന്നു. അയിരൂരിലും മണിമലയിലും വ്യത്ൃയസ്തരാ 
യ മനുഷ്യരെ കണ്ടുമുട്ടുന്നതിനും വിപരീത സാഹചര്യങ്ങളില്‍ 
പരസ്നേഹം അഭ്യസിക്കുന്നതിനും സാധിച്ചെന്നു തികഞ്ഞ ചാരിതാര്‍ 
ത്ഥ്ൃത്തോടെ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്‌. പ്രസ്തുത ജീവിതാനുഭവ 
ങ്ങള്‍ എവിടെച്ചെന്നാലും പിടിച്ചുനില്‍ക്കാനുള്ള ധൈര്യം പകരുന്ന 
ശക്തിസ്രോതസുകളായി. അയിരൂരിലെ അനുഭവങ്ങള്‍ പങ്കുവച്ചുകൊ 
ണ്ട്‌ ഒരിക്കല്‍ പറഞ്ഞു, “അത്താഴമുണ്ണാതെ കിടന്നുറങ്ങിയ അനേകം 
രാത്രികള്‍ എന്റെ ജീവിതത്തില്‍ ഉണ്ടായിട്ടുണ്ട്‌.” ഭക്ഷണം കഴിക്കാ 
തെ ഉറങ്ങുന്നതിന്‌ ഒരു പ്രത്യേക കാരണമുണ്ട്‌. പലതും മറക്കാന്‍ 
കഴിയുന്നില്ല. മുറിവേറ്റ ഓര്‍മ്മകള്‍ ഉറങ്ങാന്‍ അനുവദിക്കുന്നില്ല. ഭക്ഷണം 





70 സുതാര്യം സുന്ദരം 


കഴിക്കാതിരുന്നാല്‍ ശരീരത്തിനു ക്ഷീണമുണ്ടാകും അറിയാതെ ഉറ 
ങ്ങിപ്പോകും. ഇത്തരം അനുഭവങ്ങളിലൂടെ എവിടെയും പിടിച്ചുനില്‍ 
ക്കാന്‍ മാത്രം ഡണ്‍സ്റ്റനച്ചന്‍ കരുത്തനായി. വിശുദ്ധിയില്‍ പക്വത 
പ്രാപിച്ചു. ജീവിതത്തില്‍മറ്റുള്ളവരോടു ക്ഷമിക്കാന്‍ കഴിഞ്ഞതിന്റെ 
അത്ഭുത കഥകള്‍ അദ്ദേഹത്തിനു ധാരാളം പറയുവാനുണ്ടായിരുന്നു. 
എല്ലാവരോടും ക്ഷമിക്കണം; എങ്ങനെ ക്ഷമിക്കണം എന്ന്‌ ആധികാ 
രികമായി അദ്ദേഹത്തിനു പറയാന്‍ കഴിഞ്ഞിരുന്നു. 


ആരോടും പകയില്ലാതെ 


ജന്മനാ കോപിഷ്ഠനും വാശിക്കാരനുമായിരുന്ന, ചൂടുകഞ്ഞി വിളമ്പി 
യാല്‍ കാലുകൊണ്ടു തട്ടിയെറിഞ്ഞ്‌ അരിശം തീര്‍ക്കുന്ന, ഉപരദവിച്ച 
വരെ ഓര്‍ത്തിരുന്നു പ്രതികാരം ചെയ്തു തൃപ്തി തേടിയിരുന്ന ഇട്ടു 
പ്പുണ്ണിയില്‍ നിന്നുതന്നെ വേദനിപ്പിച്ചവരോട്‌ ഒരിക്കലും വിരോധം 
പുലര്‍ത്തുവാന്‍ കഴിയാത്ത ബ. ഡണ്‍സ്റ്റനച്ചനിലേക്കുള്ള ദൂരം 
വളരെ വലുതും സഹനം നിറഞ്ഞതുമായിരുന്നു. 

ജീവിതത്തില്‍ മറക്കാനും മാപ്പുചോദിക്കാനുമുള്ള കഴിവ്‌ ഡണ്‍സ്‌ 
റ്റനച്ചന്റെ ആദ്ധ്യാത്മിക ജീവിതത്തിന്റെ ഭാഗമായി, ആത്മീയതയുടെ 
അടയാളമായി വളര്‍ന്നു. “കര്‍ത്താവേ പൊറുക്കണമേ. കര്‍ത്താവേ 
ക്ഷമിക്കണമേ.” എന്നത്‌ നിരന്തര സുകൃതജപമായി. ക്രൂശിതന്റെ 
മുമ്പില്‍ കൈ വിരിച്ച്‌, തന്റെ തെറ്റുകള്‍ ക്ഷമിക്കണമെന്നു പ്രാര്‍ത്ഥിച്ച 
ഡണ്‍സ്റ്റനച്ചന്‍ മറ്റുള്ളവര്‍ക്കു മാപ്പു കൊടുക്കാനും അവരോടു ക്ഷമ 
യാചിക്കാനും ശ്രദ്ധാലുവായി. ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനു 
മുള്ള ശീലത്തിനു പ്രായം ഒരിക്കലും തടസ്സമായില്ല. 

വരന്തരപ്പിള്ളിയില്‍ പ്രിയോരായിരിക്കെ ഇടവകജനങ്ങളില്‍ ഡണ്‍ 
സ്റ്റനച്ചനെ ചിലര്‍ വേദനിപ്പിച്ചു. ആരുമായും അദ്ദേഹം അകന്നുനി 
ന്നില്ല. അവരുടെ വീടുകളിലേക്കു കടന്നുചെന്ന്‌ അവരുമായി സംസാ 
രിച്ചു. ശാന്തമായി ഇടപഴകി. അനുരഞ്ജനത്തിനായി പരിശ്രമിച്ചു. 

ഒരിക്കല്‍ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ്‌ മൊണാസ്റ്ററിയില്‍ മാസധ്യാ 
നത്തിന്‌ അദ്ദേഹം ഉപദേശം നല്കാനിടയായി. തദവസരത്തില്‍ 
സ്വാനുഭവം അദ്ദേഹം പങ്കുവച്ചു. “എന്റെ ജീവിതത്തില്‍ ഇതുവരെ 
മറ്റുള്ളവരോടു പ്രയാസം തോന്നിയിട്ടുള്ള അവസരങ്ങള്‍ രണ്ടെണ്ണം 
മാത്രം.” ഡണ്‍സ്റ്റനച്ചന്‍ ഒരു യുവവൈദികനായിരിക്കെ അദ്ദേഹത്തി 
ന്റെ പ്രിയോരച്ചന്‍ ഒരു ഇടവകപള്ളിയില്‍ പോയി ദിവ്യബലി അര്‍പ്പി 
ക്കുവാന്‍ ആവശ്യപ്പെട്ടു. ഡണ്‍സ്റ്റനച്ചന്‍ ്രിയോരച്ചന്റെ ആജ്ഞ 





ക്ഷമാശീലനത്തിന്റെ സഹനസരണി | 71 


അനുസരിച്ചു. എങ്കിലും ഒരു മനഃപ്രയാസം. “ഗ്രിയോരച്ചന്‍ പനി പിടി 
ച്ചിരിക്കുന്ന എന്നെ ഇങ്ങനെ പറഞ്ഞയച്ചല്ലോ!” ആ ഉപദേശം ശ്രവി 
ച്ചവര്‍ക്ക്‌ അത്ഭുതം തോന്നി. സ്വന്തം വിശുദ്ധജീവിതത്തിന്‌ അദ്ദേഹം 
സ്വയം നല്കിയ മഹത്തരമായ സാക്ഷ്യമൊഴിയായി ശ്രോതാക്കള്‍ 
അതിനെ കരുതി. 

ഓര്‍മ്മ മങ്ങിത്തുടങ്ങിയ കാലത്തും പാപപുണ്യവിവേചനകള്‍ 
അദ്ദേഹത്തില്‍ സജീവമായിരുന്നു. ചിലപ്പോള്‍ ദേഷ്യപ്പെട്ടു ചെറു 
തായി കൈവീശി അടിക്കും. അടുത്ത നിമിഷം തെറ്റിനെക്കുറിച്ചു 
ബോധവാനായി മാപ്പു ചോദിക്കും. 

ഒരിക്കല്‍ തന്നെ ശുശ്രൂഷിച്ചിരുന്ന സഹോദരനുമായി ഡണ്‍സ്റ്റന 
ച്ചന്‍ ഒന്നു പിണങ്ങി. തുടര്‍ന്ന്‌ ബ്രദര്‍ കളിക്കാനായി പോയി. കുറ്റ 
ബോധം തോന്നി അച്ചന്‍ കളിസ്ഥലത്തു സഹോദരനെ തിരക്കിയെ 
ത്തി. കളിയില്‍ മുഴുകിയ സഹോദരന്റെ ശ്രദ്ധയില്‍ അദ്ദേഹം പതി 
ഞ്ഞില്ല. ഡണ്‍സ്റ്റനച്ചന്‍ കളി കഴിയുംവരെ കാത്തുനിന്നു. കളി കഴി 
ഞ്ഞപ്പോള്‍ അച്ചന്‍ നവസന്ന്യാസിയുടെ പുറകെ കൂടി. “അച്ചന്‌ 
എന്തു വേണം?” സഹോദരന്‍ ചോദിച്ചു. “ഞാന്‍ താങ്കള്‍ക്കെതിരെ 
തെറ്റു ചെയ്തെങ്കില്‍, അല്ല ഞാന്‍ തെറ്റു ചെയ്തു; ക്ഷമിക്കണം.” നിഷ 
ക്കളങ്കഭാവത്തിലുള്ള ക്ഷമായാചനം അവരുടെ ബന്ധത്തെ പുനഃസ്ഥാ 


പിച്ചു. 
സഹനശേഷി ശാരീരിക സഹനത്തിലും 


ശാരീരികമായ വേദനകളില്‍ അപാരമായ ക്ഷമ അദ്ദേഹം പ്രകടമാക്കി. 
അപ്രകാരമുള്ള അവസരങ്ങളില്‍ “വേദനയുണ്ട്‌. സാരമില്ല” എന്ന്‌ 
അദ്ദേഹം മൊഴിയും. ഒരിക്കല്‍ വാതം കോപിച്ചതിന്റെ ഫലമായി 
വായ്‌ തുറക്കുന്നതിനും ശരിയായി ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധി 
മുട്ടിലായ സാഹചര്യമുണ്ടായി. ചികിത്സകള്‍ പലതും ഫലിക്കാതെ 
വന്നപ്പോള്‍ ദൈവതിരുമനസു സ്വീകരിക്കുന്നതിനായി എല്ലാവരോടും 
പ്രാര്‍ത്ഥിക്കണമെന്ന്‌ ആവശ്യപ്പെട്ടു. 

1996-ല്‍ ഡണ്‍സ്റ്റനച്ചന്‍ കൌണ്ടമ്പാളയം സെമിനാരിയിലെ റെക്റ്റ 
റായിരുന്നു. ആ വര്‍ഷം ബ്ര. സ്റ്റാന്‍ലിയുടെ നേതൃത്വത്തിലുള്ള ടീമാ 
യിരുന്നു യോഗാര്‍ത്ഥികളുടെ വാര്‍ഷികധ്യാനം നടത്തിയത്‌. ഓരോ 
ദിവസവും യോഗാര്‍ത്ഥികള്‍ക്ക്‌ അത്ഭുതരോഗശാന്തികള്‍ ലഭിച്ചു. 
“ഡണ്‍സ്റ്റനച്ചന്റെ കാലിലെ എക്സിമ കര്‍ത്താവ്‌ തൊട്ടു സുപ്പെടു 
ത്തുന്നു.” ധ്യാനഗുരു വിളിച്ചുപറഞ്ഞു. തത്സമയം കര്‍ത്താവിനെ 





72 സുതാര്യം സുന്ദരം 


സ്തുതിച്ചുകൊണ്ടിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ അറിയാതെ പറഞ്ഞു, 
“അയ്യോ, കഷ്ടമായി.” പിന്നീട്‌ അതേക്കുറിച്ച്‌ അച്ചന്‍ പറഞ്ഞത്‌, 
“എനിക്കു സഹിക്കാന്‍ കര്‍ത്താവ്‌ തന്ന അനുഗ്രഹമാണ്‌. അതെടു 
ത്തു മാറ്റിയെന്നു പറഞ്ഞപ്പോള്‍ ദുഃഖം തോന്നി.” 52 വര്‍ഷങ്ങളായി 
കാല്‍ പഴുത്തു കഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തെ പിന്നീട്‌ ഒരിക്കലും ഈ 
രോഗം അലട്ടിയിട്ടില്ല. 


രമൃതയുടെ ദൂതനായ്‌ പരിശീലന വഴിയില്‍ 


താന്‍ ജീവിതത്തില്‍ അനുവര്‍ത്തിച്ച ക്ഷമയുടെ പാഠങ്ങള്‍ അര്‍ത്ഥിക 
ളിലും പുലര്‍ന്നുകാണണമെന്നു ഡണ്‍സ്റ്റനച്ചന്‍ ആഗ്രഹിച്ചു. സമൂഹ 
ത്തിലെ പ്രശ്നങ്ങളില്‍ വിവേകപൂര്‍വ്വം ഇടപെട്ട്‌ രമ്യമായി പരിഹരി 
ക്കുന്നതില്‍ ശ്രദ്ധ പുലര്‍ത്തി. 

ഒരിക്കല്‍ പുതിയൊരു സ്ഥലത്തു യോഗാര്‍ത്ഥികളുടെ ഗുരുവായി 
ജോലിയേറ്റെടുത്തപ്പോള്‍ അദ്ദേഹത്തിനു ശുശ്രൂഷിക്കേണ്ടിയിരുന്നതു 
മുന്‍റെക്റ്ററില്‍നിന്ന്‌ ഒരുപാട്‌ മുറിവേറ്റ കുട്ടികളെയായിരുന്നു. മുന്‍ഗാ 
മികളുടെ ബലഹീനതകള്‍ ചികഞ്ഞു പരിശോധിക്കുന്നതിന്‌ അദ്ദേ 
ഹം മുതിര്‍ന്നില്ല. യോഗാര്‍ത്ഥികളുടെ പരിശീലനം മാത്രമായിരുന്നു 
അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആത്മീയതയുടെയും ജ്ഞാനത്തിന്റെയും 
ബലവത്തായ നട്ടെല്ലു സ്വന്തമായവനു ലക്ഷ്യനിര്‍ണയം പ്രശ്നമാകു 
ന്നില്ല. അച്ചന്‍ മുറിവേറ്റ കുഞ്ഞാടുകളെ ശുശ്രൂഷിച്ചു. സഹനം സമ്മാ 
നിച്ചവനു മാപ്പു നല്‍കി മുറിവുകള്‍ ഉണക്കുന്നതില്‍മാത്രം വ്യാപൃത 
നായി. ആത്മീയതയുടെ കണ്ണുകളിലൂടെ എല്ലാത്തിനേയും കാണുന്ന 
തിന്‌ പരിശീലനം നല്‍കി. ഗുരുവിന്റെ അദ്ധ്വാനം ഏറെ വിജയമണി 
ഞ്ഞുവെന്നു ശിഷ്യന്മാര്‍ സാക്ഷിക്കുന്നു. 

വരന്തരപ്പിള്ളിയിലെ ഒരു യോഗാര്‍ത്ഥിക്കു മൂക്കത്തായിരുന്നു 
അരിശം. വാശിക്കോ തെല്ലും കുറവില്ല. കളിക്കുമ്പോഴും ക്ലാസ്‌ മുറി 
യിലും അദ്ധ്യാപകനായ ബ. സക്കേവുസച്ചനുമായി പയ്യന്‍ വഴക്കിടു 
ക പതിവായിരുന്നു. ഒരു ദിവസം ക്ലാസില്‍ അച്ചന്‍ അവനോട്‌ ഒരു 
ചോദ്യം ചോദിച്ചു. തലേനാളില്‍ കളിക്കിടയില്‍ അച്ചനുമായി വഴക്കി 
ട്ടുതിന്റെ വാശി തെല്ലും ആറിയിരുന്നില്ല. കുട്ടി ഉത്തരം പറയാതെ 
നിന്നു. ചോദ്യം പലവട്ടം ആവര്‍ത്തിച്ചു. അര്‍ത്ഥിയാതൊന്നും ഉരിയാ 
ടിയില്ല. അച്ചനു ദേഷ്യം വന്നു. വിദ്യാര്‍ത്ഥിയോടു ക്ലാസില്‍നിന്ന്‌ ഇറ 
ങ്ങിപ്പോകാന്‍ ആജ്ഞാപിച്ചു. അവന്‍ അതും അനുസരിച്ചില്ല. അവ 
സാനം കൂട്ടുകാര്‍ ഇടപെട്ടപ്പോഴാണ്‌ കുട്ടി ക്ലാസില്‍നിന്ന്‌ ഇറങ്ങിയത്‌. 





ക്ഷമാശിലനത്തിന്റെ സഹനസരണി | 73 


വിവരമറിഞ്ഞ ഡണ്‍സ്റ്റനച്ചന്‍ സൌനമൃത കൈവിടാതെ സ്നേഹ 
പൂര്‍വ്വം അദ്ദേഹത്തിന്റെ മുറിയിലേക്ക്‌ അര്‍ത്ഥിയെ കൊണ്ടുപോയി. 
ഏറെനേരം സാന്ത്വനം നല്കി ഉപദേശിച്ചു. ഗുരുവച്ചന്‍ ആവശ്യപ്പെട്ട 
പ്രകാരം സക്കേവൂസച്ചനോട്‌ അദ്ദേഹത്തിന്റെ മുറിയില്‍ പോയി 
യോഗാര്‍ത്ഥി മാപ്പു ചോദിച്ചു പ്രശ്നം പരിഹരിച്ചു. അന്ന്‌ ഡണ്‍സ്റ്റന 
ച്ചന്‍ തന്നോടു കാണിച്ച സ്നേഹവും വാത്സല്യവും തനിക്ക്‌ ഒരിക്ക 
ലും മറക്കാനാകില്ലെന്ന്‌ അദ്ദേഹം സാക്ഷിക്കുന്നു. 

പരിശീലനത്തില്‍ വ്യക്തിബന്ധത്തിലെ മുറിവുകള്‍ ഉണക്കുന്നതി 
നു ഡണ്‍സ്റ്റനച്ചന്‍ എന്നും ശ്രദ്ധ പുലര്‍ത്തി. പ്രശ്നങ്ങളില്‍ നല്കിയ 
ഉപദേശങ്ങള്‍ പലരുടേയും ജീവിതത്തില്‍ നീണാള്‍ വാഴുന്ന ഫലം 
നല്കി. കൂടെകൂടെ സംഭവിക്കുന്ന പ്രശ്നങ്ങള്‍ക്കു മറുമരുന്നായി. 
അവ ജീവിതത്തിലുടനീളം തങ്ങളെ അനുഗമിച്ചു പ്രശ്നങ്ങള്‍ക്കു 
പരിഹാരം പകരുന്നതായി ചിലരുടെ അനുഭവം. വര്‍ഷങ്ങള്‍ കഴിഞ്ഞും 
അച്ചന്റെ സാമിപ്യവും സാന്നിധ്യവും ജീവിതത്തില്‍ അവര്‍ക്ക്‌ അനുഭ 
വമാണ്‌. 





74 സുതാര്യം സുന്ദരം 


5 


സത്യവഴിയില്‍ ഒരു 
നിത്യസഞ്ചാരി 


സത്യത്തോടുള്ള സ്നേഹമാണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ വ്യക്തിത്വസവിശേ 
ഷതകളുടെ അന്തര്‍ധാര. തന്റെ സഭാഗ്യത്തിന്റെ അടിസ്ഥാനം എന്നു 
സത്യസ്നേഹത്തെ ചിലപ്പോള്‍ അദ്ദേഹം വിളിക്കാറുണ്ട്‌. ഡണ്‍സ്റ്റന 
ച്ചന്‍ പറയുന്നു, “എന്റെ സനഭാഗ്യത്തിന്റെ സാക്ഷാല്‍ അടിസ്ഥാനം, 
ആരംഭം കത്തോലിക്കാ വിശ്വാസത്തോടുകുടിയുള്ള സ്വരാജ്യസ്നേഹ 
മാണ്‌. ഈ അടിസ്ഥാനത്തില്‍ പണി തുടങ്ങിയിട്ടു കുറെ കഴിഞ്ഞപ്പോള്‍ 
എല്ലാം തകര്‍ന്നുപോയതായി എനിക്ക്‌ അനുഭവപ്പെട്ടു. നിരാശയുടെ 
വക്കില്‍ ഞാന്‍ ചെന്നെത്തിയപ്പോള്‍ പുനരുദ്ധാരണത്തിനു സമൃദ്ധമായി 
സഹായിച്ചത്‌, ഈ സത്യസ്നേഹമാണ്‌.” 

ആത്മീയകാര്യങ്ങളില്‍ താന്‍ എങ്ങും എത്തിയിട്ടില്ല എന്ന ചിന്ത 
അദ്ദേഹത്തെ എന്നും അലട്ടിയിരുന്നു. “ഒന്നും ആയില്ല” എന്ന്‌ അദ്ദേ 
ഹം ആത്മഗതം ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടുതന്നെ ആത്മീ 
യാന്വേഷണത്തില്‍ അദ്ദേഹം തീക്ഷ്ണത പുലര്‍ത്തി. അങ്ങനെയാണ്‌ 
പൂര്‍ണ്ണതയുടെ വിജയവഴിയായി സത്യസന്ധതയെ അദ്ദേഹം കണ്ടെ 
ത്തിയത്‌. 

വളരെ ചെറുപ്പത്തില്‍തന്നെ ഇട്ടുപ്പുണ്ണിയില്‍ സത്യത്തോടുള്ള 
സ്നേഹം നാമ്പെടുത്തു. സത്യസന്ധതയെസംബന്ധിച്ചു തനതായ 
ബോദ്ധ്യങ്ങളും ധാരണകളും അവനില്‍ വളര്‍ന്നുകൊണ്ടിരുന്നു. മാതാ 
പിതാക്കളുടെ പരിശീലനവും കുടുംബസാഹചര്യങ്ങളും സത്യസ്നേ 
ഹത്തില്‍ വേരുന്നുന്നതിനുള്ള അനുകൂലഘടകങ്ങളായി. അമ്മയുടെ 
ദൃഡഃനിശ്ചയവും വാക്കു പാലിക്കുന്ന ശീലവും ഇട്ടുപ്പുണ്ണിയെ വളരെ 
യേറെ സ്വാധീനിച്ചു. ഡണ്‍സ്റ്റനച്ചന്‍ എഴുതുന്നു: 

“അമ്മയുടെ വാഗ്ദാനങ്ങളില്‍ എനിക്കു വലിയ വിശ്വാസമായിരു 
ന്നു. അമ്മ ഒന്നു പറഞ്ഞാല്‍ സാധാരണ രീതിയില്‍ അതിനു വിപരീത 
മായി പ്രവര്‍ത്തിക്കുകയില്ല. ഇതു ഞാന്‍ ചെറുപ്പത്തിലേ മനസ്സിലാക്കി 





സത്യവഴിയില്‍ ഒരു നിത്വസഞ്ചാരി 75 


യിരുന്നു. ചില വിഷമഘട്ടങ്ങളില്‍ അമ്മയുടെ വാഗ്ദാനങ്ങള്‍ ഓര്‍പ്പി 
ച്ചുകൊണ്ട്‌ പലതും ഞാന്‍ നേടിയിട്ടുണ്ട്‌. അമ്മ ഒന്നു നിശ്ചയിച്ചാല്‍ 
അതു നടത്താതെ അടങ്ങുകയില്ല. അനേക കൊല്ലങ്ങള്‍ രോഗിയായി 
രുന്നെങ്കിലും അമ്മയാണ്‌ യഥാര്‍ത്ഥത്തില്‍ കുടുംബം ഭരിച്ചിരുന്നതും. 
വാശിയോടുകൂടി വിഷമഘട്ടങ്ങളെ അമ്മ തരണംചെയ്യുമായിരുന്നു.” 
ഇത്‌ അമ്മയെക്കുറിച്ചുള്ള മകന്റെ സാക്ഷ്യം. അമ്മയുടെ തീക്ഷ്ണപ്രകൃ 
തി മകനെ ഏറെ സ്വാധീനിച്ചു. 

ചെറുപ്രായംമുതല്‍ തന്നില്‍ സത്യസ്നേഹത്തിന്റെ കൃപ സ്വാഭാവി 
കമെന്നോണം വളര്‍ന്നതിനെക്കുറിച്ചും സ്വതസിദ്ധമായ ഭീരുത്വത്തെ 
ഉല്ലംഘിച്ച്‌ അതു വിടര്‍ന്നതിനെക്കുറിച്ചും ഡണ്‍സ്റ്റനച്ചന്‍ ദീര്‍ഘമായ 
വിവരണം നല്കുന്നു: 

“എനിക്കു ഓര്‍മ്മവെച്ച നാള്‍മുതല്‍ ഇന്നുവരെ പറയത്തക്ക തോല്‍ 
വി കൂടാതെ നിലനിന്നിട്ടുള്ള ഒരു ഗുണം സത്യത്തോടുള്ള സ്നേഹ 
മാണ്‌. ഇത്‌ എനിക്കു ജന്മസിദ്ധമെന്നതുപോലെയാണ്‌. മറ്റു പല ഗുണ 
ങ്ങളും ഒരു പരാജയത്തിനു ശേഷം തിരുത്തി വീണ്ടും ആരംഭിച്ചതായി 
ഞാന്‍ ഓര്‍ക്കുന്നു. എന്നാല്‍ ഇത്‌ അപ്രകാരമല്ല. ചെറുപ്പത്തില്‍ തീരെ 
നിസ്സാരമായ ചില സംഗതികളില്‍ കള്ളം പറഞ്ഞിട്ടുണ്ട്‌. അത്‌ മറ്റുള്ളവ 
രുടെ ശ്രദ്ധയെ ആകര്‍ഷിക്കാവുന്ന രീതിയില്‍ വല്ലതും വിവരിക്കുമ്പോ 
ഴാണു നടന്നിട്ടുള്ളത്‌. യഥാര്‍ത്ഥ്യം എന്നോട്‌ ആവശ്യപ്പെട്ട നേരങ്ങ 
ളില്‍ ഒരിക്കലും മനഃപൂര്‍വ്വം കള്ളം പറഞ്ഞിട്ടില്ല. 

“കളിയില്‍ എനിക്കു വലിയ ശ്രമമായിരുന്നു. എങ്കിലും വീട്ടില്‍ അം 
ഗീകരിക്കുമെന്നു ബോദ്ധ്യമുള്ള കളികളിലും കൂട്ടുകാരുടെ കൂടെയും 
മാത്രമേ കളിച്ചിരുന്നുളളു. കളികളില്‍ തര്‍ക്കമുണ്ടായി കുട്ടികള്‍ കളി 
നിര്‍ത്തുമ്പോള്‍ കളിക്കുവാനുളള അതിയായ ആഗ്രഹത്താല്‍ ഏതു 
വിട്ടുവീഴ്ചക്കും ഞാന്‍ ഒരുങ്ങും. എന്നാല്‍ അസത്യം പറഞ്ഞ്‌ അവ 
രുടെ അവകാശവാദങ്ങള്‍ക്കു വഴിപ്പെടുകയില്ലായിരുന്നു. ജയിക്കുന്നതി 
നു വാശിയോടെ കളിക്കുമായിരുന്നെങ്കിലും ജയപരാജയങ്ങളെ പരി 
ഗണിക്കാതെ കളിക്കുവേണ്ടി തന്നെ കളിക്കുവാനും ഒരുക്കമായിരുന്നു. 

“ഞാന്‍ ജന്മനാ വളരെ ഭീരുവാണ്‌. എന്നാല്‍ എന്റെ ഭീരുത്വത്തേയും 
ജയിക്കത്തക്കവിധം സത്യസ്നേഹം ദൈവം എനിക്കു തന്നു. ചെറുപ്പം 
മുതല്‍ ഇവ രണ്ടും തമ്മില്‍ വലിയ പോരാട്ടം എന്നില്‍ നടന്നിട്ടുണ്ട്‌. 
ദൈവക്യപയാല്‍ ഞാന്‍ എപ്പോഴും വിജയിയായി. ഞാന്‍ സൂചിപ്പിച്ച 
ചില്ലറ വ്യതിയാനങ്ങള്‍ ചെറുപ്പത്തില്‍ ചിന്തയും പോരാട്ടവും കൂടാതെ 





76 സുതാര്യം സുന്ദരം 


ഉണ്ടായിട്ടുള്ളവയാണ്‌. എന്റെ ആദ്യകുര്‍ബാന സ്വീകരണത്തിന്റെ 
കാലംമുതല്‍ ഞാന്‍ ഈ കാര്യത്തില്‍ വളരെ നിഷ്കര്‍ഷമായി ആത്മ 
ശോധന ചെയ്തിരുന്നു. ഈ വിഷയത്തില്‍ എനിക്കു മനഃപൂര്‍വ്വം തെറ്റു 
പ്റിയിട്ടുണ്ടെങ്കില്‍ അതു മറക്കുവാന്‍ അത്ര എളുപ്പമല്ല. ജീവിതകാല 
ത്തെ മുഴുവന്‍ പരിശോധിച്ചുകൊണ്ടുള്ള ആത്മശോധനകള്‍ ഈ വിഷ 
യത്തില്‍ ചെറുപ്പം മുതല്‍ പലപ്പോഴും ഞാന്‍ നടത്തിയിട്ടുണ്ട്‌. 

“കള്ളം പറയുന്നത്‌ എത്ര നിസ്സാരമായ വിധത്തിലും സാഹചര്യ 
ത്തിലും ആയിരുന്നാലും ഒരു ചെറിയ പാപമെങ്കിലുമായിരിക്കുമെന്ന്‌ 
അറിവു കിട്ടിയതുമുതല്‍ ഒരിക്കലും അതിനു ഞാന്‍ തുനിഞ്ഞിട്ടില്ല 
ന്നു മാത്രമല്ല, മറ്റുള്ളവരെയും അതില്‍ പാപമുണ്ടെന്ന്‌ ഓര്‍പ്പിച്ചു പിന്‍ 
മാറ്റുന്നതിനു ശ്രമിച്ചിരുന്നു. കൂട്ടുകാര്‍ കള്ളം പറയുമ്പോള്‍ “അത്‌ കുമ്പ 
സാരത്തില്‍ പറയേണ്ടിവരുന്ന പാപമാണെന്നു പലപ്പോഴും ഓര്‍പ്പിച്ചി 
രുന്നതായി ഞാന്‍ ഓര്‍ക്കുന്നുണ്ട്‌. കുമ്പസാരത്തിൽ പറയേണ്ട ഒരു 
പാപമാണെന്ന്‌ ഓര്‍മ്മ വന്നാല്‍ ആരും അതിനു തുനിയുകയില്ലെന്നാണ്‌ 
അന്നു ഞാന്‍ വിചാരിച്ചിരുന്നത്‌. മറ്റുള്ളവരും അപ്രകാരമായിരിക്കു 
മെന്നു ഞാന്‍ വിചാരിച്ചത്‌ എന്റെ അനുഭവത്തില്‍ നിന്നാണ്‌. 

“ഞാന്‍ കള്ളം പറഞ്ഞിരുന്നില്ലെന്നു മാതമല്ല സത്യത്തോട്‌ അതി 
യായ സ്നേഹം എനിക്കുണ്ടായിരുന്നു. അതെന്നില്‍ ദൈവക്യപയോടു 
ള്ള സഹകരണം വഴിയായി വര്‍ദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ മഹാദാന 
ത്തെക്കുറിച്ചു ദൈവത്തിന്‌ഏറ്റവും കൂടുതലായി നന്ദിപറയുന്നു. 

“സതൃൃത്തെക്കുറിച്ചുള്ള എന്റെ ആശയങ്ങളും അതിനോടുള്ള 
എന്റെ സ്നേഹവും ക്രമേണ വളര്‍ന്നതാണെങ്കിലും അതിന്റെ ഒരു ഭാഗ 
മായ അല്ലെങ്കില്‍ മറ്റൊരു രൂപമായ മനസ്സാക്ഷിയോടുള്ള ആദരവ്‌ 
ആദ്യം മുതലെയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള്‍ ഞാന്‍ 
കണ്ണടച്ചു പിഞ്ചെന്നിരുന്നില്ല. എന്റെ മനസ്സാക്ഷിയെ ന്യായങ്ങള്‍കൊണ്ടു 
തിരുത്താന്‍ ഞാന്‍ ഒരുക്കമായിരുന്നു. പക്ഷെ, തിരുത്തുന്നതിനുമുമ്പ 
അതിനെ അവഗണിച്ച്‌ എന്തെങ്കിലും ചെയ്യുന്നതിന്‌ അത്ര എളുപ്പം വഴി 
പെട്ടിരുന്നില്ല. ഈ കാരണത്താല്‍ എനിക്കു വളരെയധികം സഹിക്കേ 
ണ്ടതായി വന്നിട്ടുണ്ട്‌. എനിക്കു മറ്റുള്ളവരില്‍നിന്നു സഹിക്കേണ്ടി 
വന്നിട്ടുള്ളവയില്‍ മനസ്സാക്ഷിയെപ്രതി സഹിച്ചിട്ടുള്ളവ മാത്രമെ 
എന്നെ സ്പര്‍ശിച്ചിട്ടുള്ളു.” 


സത്ൃസ്നേഹത്തിന്റെ അടിസ്ഥാനം എളിമ 


ഒരിക്കല്‍ ഒരു യോഗാര്‍ത്ഥിയുടെ കുട നഷ്ടപ്പെടുവാന്‍ ഇടയായി. 
അതീവ ദുഃഖിതനായി അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. ഗുരുവായ 





സത്യവഴിയില്‍ ഒരു നിത്യസഞ്ചാരി 77 


ഡണ്‍സ്റ്റനച്ചന്‍ അര്‍ത്ഥിയെ വളരെയേറെ സമാധാനിപ്പിക്കാന്‍ പരിശ്ര 
മിച്ചു. എന്നാല്‍ റെക്റ്ററച്ചന്റെ സാന്ത്വനത്തില്‍ ആശ്വാസം കണ്ടെത്താന്‍ 
യോഗാര്‍ത്ഥിക്കു കഴിഞ്ഞില്ല. അര്‍ത്ഥിയുടെ കണ്ണുനീര്‍ തോരുന്നുമില്ല. 
യഥാര്‍ത്ഥത്തില്‍ കുട നഷ്ടപ്പെട്ടതിലായിരുന്നില്ല കുട്ടിക്കു സങ്കടം. 
“എനിക്ക്‌ ഇങ്ങനെ ഒരു തെറ്റ്‌ സംഭവിച്ചല്ലോ.” “എനിക്കു ഇങ്ങനെയൊ 
രു വീഴ്ച സംഭവിക്കുമോ? സംഭവിക്കാമോ?” ഇതായിരുന്നു സങ്കടത്തി 
നു നിദാനം. 

തനിക്കു സംഭവിച്ച വീഴ്ച അംഗീകരിക്കാനാകാതെ യോഗാര്‍ത്ഥി 
കരയുന്നു. കരച്ചിലിന്റെ അടിസ്ഥാന കാരണം അദ്ദേഹത്തിന്റെ എളിമ 
യില്ലായ്മയാണെന്നു ഡണ്‍സ്റ്റനച്ചന്‍ വിലയിരുത്തുന്നു. തെറ്റുപറ്റി 
എന്നത്‌ ഒരു യാഥാര്‍ത്ഥ്യമാണ്‌. ആ യാഥാര്‍ത്ഥ്യം അംഗീകരിച്ച്‌ സത്യം 
ആത്മാര്‍ത്ഥമായി ഏറ്റുപറയുന്നതിന്‌ അര്‍ത്ഥിയുടെ അഹങ്കാരം അദ്ദേ 
ഹത്തെ അനുവദിക്കുന്നില്ല. എളിമയുള്ളവനേ സത്യത്തെ അംഗീകരി 
ക്കാനാകു. സ്വന്ത ബലഹീനതയെക്കുറിച്ചുള്ള അവബോധവും അംഗീ 
കാരവും ദൈവത്തില്‍ ആശ്രയിക്കുന്നതിനു സഹായകമാണ്‌. അവിടു 
ത്തെ കരുണയില്‍ അടിയുറച്ച പ്രത്യാശയില്‍ അവന്‍ വളരുന്നു. എളിമ 
യില്ലാത്തവന്‍ സ്വന്തം വീഴ്ച്ചകളെ ന്യായങ്ങള്‍കൊണ്ടു മൂടുന്നു. അവ 
നില്‍ ദൈവാനുഗ്രഹംതടയപ്പെടുന്നു. ആദ്ധ്യാത്മിക വളര്‍ച്ച മുരടിക്കു 
ന്നു. 

എളിമയുള്ള ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ ജീവിതത്തില്‍ ഉടനീളം സത്യ 
ത്തെ ആഴമായി സ്നേഹിച്ചു. അദ്ദേഹം സത്യസ്നേഹത്തെയും എളിമ 
യെയും തുലനം ചെയ്യുകയും അവയെ വ്യവച്ഛേദിച്ചു തന്റെ ജീവിത 
ത്തില്‍ അവയ്ക്കുള്ള സ്ഥാനം നിരീക്ഷിച്ച്‌ അടയാളപ്പെടുത്തുകയും 
ചെയ്യുന്നു. 

“സകല പുണ്യങ്ങളുടെയും അടിസ്ഥാനം എളിമയാണെന്ന്‌ പറയാ 
റുണ്ടല്ലൊ. ഈ എളിമയുടെയും അടിസ്ഥാനം അല്ലെങ്കില്‍ ഈ എളിമ 
തന്നെ സത്യസ്നേഹമാണ്‌. 

“എന്റെ തെറ്റുകളെ ഗോപനം ചെയ്തു സത്യത്തെ മറച്ചു, ലോകത്തെ 
വഞ്ചിച്ചു ജീവിക്കുന്നത്‌ എനിക്ക്‌ ദുസ്സഹമായി തോന്നി. വിവേകമെന്ന 
പുണ്യവുംകൂടി പാലിക്കണമെന്ന്‌ ഓര്‍മ്മ വന്നില്ലായിരുന്നെങ്കില്‍ ഒരവ 
സരത്തില്‍ എന്റെ സകല രഹസ്യങ്ങളും ഞാന്‍ പ്രസിദ്ധപ്പെടുത്തുമാ 
യിരുന്നു. പുണ്യവാനാകുവാന്‍ പരിശ്രമിച്ചു പരിശ്രമിച്ച്‌ ഒടുവില്‍ ഒരു 
ദിവസം എനിക്കുതന്നെ ഞാന്‍ ഒരു മഹാപാപിയായി പ്രത്യക്ഷപ്പെട്ട 





78 | സുതാര്യം സുന്ദരം 


പ്പോള്‍, ജന്മനാ ഭീരുവും ലജ്ജാശീലനുമായ എനിക്ക്‌, എന്റെ നിര്‍ഭാഗ്യ 
സ്ഥിതി ഏറ്റുപറഞ്ഞു പുണ്യജീവിതം പുനരാരംഭിക്കുന്നതിനു സഹാ 
യമായിത്തീര്‍ന്നത്‌ എന്റെ സത്യസ്നേഹമാണ്‌. അതു വഴിയായി എന്റെ 
കര്‍ത്താവിന്റെ പക്കല്‍ ഞാന്‍ കൃപ കണ്ടെത്തി. എന്റെ പശ്ചാത്താപം 
ഫലശൂന്യമായ നിരാശയായി പകരാതെ പൂര്‍വ്വാധികം ശക്തിയുള്ള 
ഒരു നവജീവന്‍ പ്രാപിക്കുവാനും അതു ജീവിതത്തില്‍ തുടരുന്നതിനും 
എനിക്കു സാധിച്ചു. ആദ്ധ്യാത്മീക ജീവിതം മുഴുവന്‍ ഒരു സത്യസ്നേ 
ഹമാണെന്ന്‌ എനിക്കു അനുഭവമായിട്ട്‌ ഏറെ കൊല്ലങ്ങളായി.” 


സത്യസ്നേഹം വിശുദ്ധജീവിതത്തിന്റെ അടിസ്ഥാനം 


1943-ല്‍ ചെത്തിപ്പുഴ പഠനഗ്യഹത്തില്‍ ഒരു പ്രസംഗം പറയുവാന്‍ നിര്‍ 
ബന്ധിതനായപ്പോള്‍ “Love of Truth” എന്ന വിഷയത്തെക്കുറിച്ചാണു 
ഡണ്‍സ്റ്റന്‍ ശെമ്മാശന്‍ എഴുതി വായിച്ചത്‌. 

അച്ചന്‍ വിവരിക്കുന്നു: “എന്റെ പുണ്യജീവിതം മുഴുവന്‍ ‘Love of Truth’ 
ആണ്‌. സത്യത്തെ സ്നേഹിക്കുക. “ഞാന്‍ സത്യ'മാണെന്നു 
നമ്മുടെ കര്‍ത്താവു പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യമായിട്ടു ഒന്നു മാത്രമേ 
യുള്ളു. അതു ദൈവമാണ്‌. ദൈവം സകലത്തിന്റെയും നാഥനാണെ 
ന്നും എല്ലാവരും തന്റെ ഇഷ്ടം നിറവേറ്റുവാന്‍ കടപ്പെട്ടിരിക്കുന്നുവെ 
ന്നുമുള്ള സത്യത്തിന്റെ ്രായോഗികനിഷേധം എല്ലാ പാപകര്‍മ്മങ്ങളി 
ലും അടങ്ങിയിരിക്കുന്നു. 

സകല പാപവും അസത്യമാണ്‌. അറിവിനു വിപരീതമായി പ്രകടിപ്പി 
ക്കുന്നതാണല്ലൊ നുണ. മനഃസ്സാക്ഷിക്ക്‌ എതിരായി പ്രവര്‍ത്തിക്കുമ്പോ 
ഴാണല്ലൊ പാപമാകുന്നത്‌. സത്യത്തെ സ്നേഹിക്കുന്നവന്‍ അജ്ഞത 
യില്‍നിന്നും അബദ്ധങ്ങളില്‍നിന്നും വിമോചിതനാകുവാന്‍ പരിശ്രമി 
ക്കുന്നു. പുണ്യജീവിതം മുഴുവന്‍ ഒരു സത്യസ്നേഹ പ്രകടനമാണ്‌. 

“എളിമയാണ്‌ സകല പുണ്യങ്ങളുടേയും അടിസ്ഥാനമെന്നു ചില 
പ്പോള്‍ നാം കേള്‍ക്കാറുണ്ട്‌. മറ്റു ചിലപ്പോള്‍, വിശ്വാസമാണ്‌ എല്ലാ പു 
ണ്യങ്ങളുടെയും അടിസ്ഥാനമെന്നു പറയുന്നു. രണ്ടു പ്രസ്താവനക 
ളും ശരിയാണെന്ന്‌ ആരും സമ്മതിക്കും. അപ്പോള്‍ എളിമയും വിശ്വാസ 
വും ഒന്നുതന്നെയാണൊ? അതെ, രണ്ടും ഒരേ സത്യത്തിന്റെ ഏറ്റുപറ 
ച്ചിലാണ്‌. സ്ൃഷ്ടികര്‍മ്മത്തിന്റെ ഏറ്റുപറച്ചിലാണ്‌. ദൈവമാണു സ്രഷ്‌ 
ടാവ്‌ എന്നു പറയുന്നത്‌ വിശ്വാസം. ഞാന്‍ സൃഷ്ടിയാണെന്നു പറയു 
ന്നത്‌ എളിമ. ഇങ്ങനെ ആഗ്രഹിക്കാവുന്നതെല്ലാം സത്യത്തോടുള്ള 
സ്നേഹത്തില്‍ അടങ്ങിയിരിക്കുന്നു. ദൈവവും ദൈവികമായ സകല 
വും അതിലുണ്ട്‌.” 





സത്യവഴിയില്‍ ഒരു നിത്യസഞ്ചാരി | 79 


വി. തോമസ്‌ മൂറിന്റെ വഴിത്താരയില്‍ 


ജീവിതത്തില്‍ സത്യസന്ധത അതിന്റെ പൂര്‍ണ്ണതയില്‍ പാലിക്കാനുള്ള 
സമര്‍പ്പണാത്മകമായ പരിശ്രമത്തില്‍ ഡണ്‍സ്റ്റനച്ചനു വഴികാട്ടിയായി 
വന്നത്‌ വി. തോമസ്‌ മൂറാണ്‌. 

ബ്രിട്ടനിലെ ച്രകവര്‍ത്തിയായിരുന്ന ഹെന്റി എട്ടാമന്റെ ആത്മമി 
ത്രവും ആലോചനക്കാരനുമായിരുന്നു തോമസ്‌ മൂര്‍. ആദ്യഭാര്യയായ 
കാതറൈനില്‍നിന്നു തനിക്കു വിവാഹമോചനം ലഭിക്കുന്ന കാര്യത്തില്‍ 
അദ്ദേഹത്തിന്റെ ചാന്‍സലറായിരുന്ന കര്‍ദ്ദിനാള്‍ വൂള്‍സി വേണ്ടവിധ 
ത്തില്‍ പരിശ്രമിക്കുന്നില്ലെന്ന കാരണത്താല്‍ ഹെന്റി അദ്ദേഹത്തെ ആ 
ജോലിയില്‍ നിന്നു നീക്കംചെയ്തു. പകരം തല്‍സ്ഥാനം തന്റെ ആത്മ 
സുഹൃത്തായ തോമസ്‌ മുറിനു നല്കി. സാധാരണക്കാര്‍ക്ക്‌ അപ്രാപ്യ 
മായ ആ മഹാപദവിയുടെ ദാനംകൊണ്ട്‌ മൂറിനെ വശംവദനാക്കാമെ 
ന്നായിരുന്നു ഹെന്റിയുടെ ഉദ്ദേശ്യം. 

എന്നാല്‍ രാജാവ്‌ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച്‌ മറ്റൊരു സ്ത്രീയെ 
വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തെ അനുകൂലിക്കുവാന്‍ തോമസ്‌ 
മൂറിനു കഴിഞ്ഞില്ല. മാര്‍പാപ്പ രാജാവിന്‌ അനുമതി നിഷേധിച്ചു. കുപി 
തനായ രാജാവ്‌ ഇംഗ്ലണ്ടിലെ സഭയുടെ രാജാവ്‌ താന്‍തന്നെയെന്നു 
പ്രഖ്യാപിച്ചു. പ്രജകളെല്ലാവരും ഒപ്പുവച്ച്‌ ഈ വിളംബരം അംഗീകരി 
ക്കണമെന്ന്‌ ആവശ്യപ്പെട്ടു. കര്‍ദ്ദിനാള്‍ വൂള്‍സിയും വൈദികരും അനാ 
യാസേന രാജകല്പന അനുസരിച്ചു. സ്വന്തം മകളും രാജാവിന്റെ താത്‌ 
പര്യത്തിനു കീഴ്വഴങ്ങി. എന്നാല്‍ തോമസ്‌ മൂര്‍ ആരുടെയും പ്രലോഭ 
നങ്ങള്‍ക്കു വഴിപ്പെടാതെ മനഃസ്സാക്ഷിയുടെ നിമ്ര്തണങ്ങള്‍ക്ക്‌ അടിയ 
റവു പറഞ്ഞു. ചാന്‍സലര്‍ സ്ഥാനം ഉപേക്ഷിച്ചു. രാജാവിന്റെ പ്രേഷ്ഠ 
മിത്രമെന്ന ആനുകൂല്യം നിരാകരിച്ചു. അദ്ദേഹം കത്തോലിക്കാ വിശ്വാ 
സത്തില്‍ ഉറച്ചുനിന്നു; വിളംബരത്തില്‍ ഒപ്പു വയ്ക്കാന്‍ വിസമ്മതിച്ചു. 
രക്തസാക്ഷിത്വത്തിനു തയ്യാറായി. 

തന്നോടു വിഘടിച്ചു നില്‍ക്കുന്ന തോമസ്‌ മൂറിന്റെ നിലപാട്‌ ഹെന്റി 
ക്കു ദുസ്സഹമായിരുന്നു. പല വ്യക്തികളിലൂടെ പലരീതിയില്‍, പ്രലോ 
ഭനങ്ങളിലൂടെ, ഭീഷണികള്‍വഴി തോമസ്‌ മൂറിനെ തന്റെ വഴിയിലേ 
ക്കു കൊണ്ടുവരുവാന്‍ അദ്ദേഹം പരിശ്രമിച്ചു. രാജാവിന്റെ ഇംഗിത 
ത്തിനു വഴങ്ങാന്‍ പലരും ഉപദേശിച്ചു. ജീവിക്കാന്‍ അദ്ദേഹത്തിന്‌ 
ആഗ്രഹമുണ്ടായിരുന്നു. ഉറക്കമില്ലാത്ത അസ്വാസ്ഥ്യം നിറഞ്ഞ നിരവധി 
രാത്രികളിലൂടെ അദ്ദേഹം കടന്നുപോയി. സാവധാനം ഭൌതികമായ 





80 സുതാദ്യം സുന്ദരം 


എല്ലാ മോഹങ്ങളെയും ഭയങ്ങളെയും അദ്ദേഹം അതിജീവിച്ചു. ദൃഡ 
നിശ്ചയം കൊണ്ട്‌ ആശാപാശങ്ങളില്‍നിന്നു മോചനം നേടി. മനസ്സാ 
ക്ഷി പറഞ്ഞതെന്തോ അതു മാത്രം നിര്‍വ്വഹിച്ചു. 

രാജാവിന്‌ അനുകൂലമായി നിലകൊള്ളുന്നവരെ അദ്ദേഹം കുറ്റ 
പ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്തില്ല. ആരുടെയും 
സ്വാതന്ത്രയത്തില്‍ കൈകടത്തിയില്ല. ആരെയും വിധിച്ചില്ല. മനസ്സാക്ഷി 
യുടെ സമഗ്രതയിലും വ്യക്തിത്വത്തിലും വിശ്വസിച്ചു. ഒന്നര വര്‍ഷ 
ത്തെ തടവുജീവിതത്തിലും തന്റെ സഹജമായ പ്രസന്നത ഉപേക്ഷി 
ച്ചില്ല. രോഗങ്ങള്‍ വേട്ടായാടിയപ്പോഴും ക്ഷമയും സന്തുഷ്ടിയും കൈ 
വെടിഞ്ഞില്ല. പടിപടിയായുള്ള പീഡനങ്ങളെ പ്രസന്നവദനനായി, 
പ്രശാന്തചിത്തനായി നേരിട്ടു. 

തന്നെ തൂക്കിക്കൊല്ലുമെന്ന്‌ ഉറപ്പായപ്പോള്‍ മാത്രമാണു തനിക്കു 
പറയാനുള്ളതു മുഴുവന്‍ മൂര്‍ പറഞ്ഞത്‌. അതുവരെ രാജാവ്‌ ആവശ്യ 
പ്പെട്ടതു നിറവേറ്റാന്‍ തനിക്കു കഴിയില്ല എന്നു മാത്രമേ അദ്ദേഹം പറ 
ഞ്ഞിരുന്നുള്ളു. തന്റെ ഉന്നതമായ ആദര്‍ശം ഹെന്റിയുടെ മുന്‍പില്‍ 
പ്രഖ്യാപനം ചെയ്തു ധൈര്യസമേധം അതിന്റെ ഫലം വരിച്ചു 
കൃതാര്‍ത്ഥനായി. 

1935-ല്‍ തോമസ്‌ മൂര്‍ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടു. 
അന്ന്‌ ഇട്ടുപ്പുണ്ണിക്കു വയസ്സു 15. ആ പ്രായത്തില്‍ ദൈവം തനിക്കു 
ഒരു മദ്ധ്യസ്ഥനെ തന്നതായി ഇട്ടൂപ്പുണ്ണി കരുതി. വിശുദ്ധനെ തന്റെ 
പ്രത്യേക മദ്ധ്യസ്ഥനായി സ്വീകരിക്കുന്നതിനുള്ള കാരണമെന്തെന്നു 
അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്‌. ഡണ്‍സ്റ്റനച്ചന്റെ ഓര്‍മ്മക്കുറിപ്പുകളില്‍ 
പലയിടങ്ങളിലായി പരന്നുകിടക്കുന്ന ചിന്തകള്‍ അദ്ദേഹത്തിന്റെ 
തന്നെ വാക്കുകളില്‍ സമാഹരിക്കാം: 

“വി. തോമസ്‌ മൂര്‍ ചെറുപ്പംമുതല്‍ കര്‍ത്താവിന്റെ ഉപദേശമനുസ 
രിച്ചു കണക്കു കൂട്ടുന്നവനായിരുന്നു. ഗോപുരം പണിയാന്‍ ഇച്ഛിക്കു 
മ്പോള്‍ അതു പൂര്‍ത്തിയാക്കാന്‍വേണ്ട വക തനിക്കുണ്ടോ എന്ന്‌ അ 
തിന്റെ ചെലവ്‌ ആദ്യമേ തന്നെ കണക്കു കൂട്ടി നോക്കാത്തവന്‍ നിങ്ങ 
ളില്‍ ആരുണ്ട്‌? 

“ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരേ വരുന്നവനെ 
പതിനായിരംകൊണ്ടു നേരിടാന്‍ സാധിക്കുമോയെന്ന്‌ ആദ്യമേ 
ആലോചിക്കാതെ മറ്റൊരു രാജാവിനോടു യുദ്ധത്തിനു പോകുന്ന ഏ 
തു രാജാവാണുളളത്‌?” (ലൂക്ക. 14:28, 31). യുവാവായിരിക്കെ തോമസ്‌ 





സത്യവഴിയില്‍ ഒരു നിത്വസഞ്ചാരി 81 


മൂറിനു സന്ന്യാസത്തിലേക്ക്‌ ആകര്‍ഷണമുണ്ടായി. മറ്റു പലരെ 
പോലെ അദ്ദേഹം അതിനു പെട്ടെന്നു തുനിഞ്ഞിറങ്ങിയില്ല. തനിക്ക്‌ 
അതു സാധിക്കുമോയെന്നു ദീര്‍ഘമായി പരിചിന്തനം നടത്തി. കാര്‍ 
ത്തുസിയന്‍ ആശ്രമത്തില്‍ കുറച്ചുനാള്‍ പാര്‍ത്ത്‌ പ്രാര്‍ത്ഥനയിലും 
തപസിലും കഴിച്ചുകൂട്ടി. ആത്മപിതാവിനോട്‌ ആലോചിച്ചു. സന്ന്യാ 
സത്തിന്റെ ഭാരം തനിക്കു ദുര്‍വഹമെന്നു കണ്ടു വിവാഹിതനാകുന്ന 
തിന്‌ അദ്ദേഹം തീര്‍ച്ചയാക്കി. അന്നു കണക്കു കൂട്ടിയപ്പോള്‍ സ്വര്‍ഗ്ഗ 
ത്തില്‍നിന്നുള്ള സഹായത്തെക്കുറിച്ചു വേണ്ടവിധം കരുതിയോ 
എന്നറിഞ്ഞുകൂടാ. 

“എന്നാല്‍ തന്റെ അവസാന കാലത്ത്‌, വേദസാക്ഷിത്വത്തിനായി 
ഒരുങ്ങിയപ്പോള്‍ ദൈവാശ്രയത്തിനു പ്രധാനസ്ഥാനം നല്കി. 
ബുദ്ധിമാനായ തോമസ്‌ മൂര്‍ കാര്യങ്ങള്‍ മുന്‍കൂട്ടി കണ്ടിരുന്നു. അപക 
ടസൂചനകള്‍ കണ്ടുതുടങ്ങിയപ്പോള്‍ അദ്ദേഹം തന്നെതന്നെയും 
തന്റെ കുടുബാംഗങ്ങളെയും സംഭവിച്ചേക്കാവുന്ന വിഷമങ്ങളെ യോ 
ഗൃതയോടും ശാന്തതയോടും കൂടെ സഹിക്കുന്നതിന്‌ ഒരുക്കുകയും 
തഴക്കുകയും ചെയ്തിരുന്നു. ഭീകരമായ സഹനം തന്നെ സമീപിക്കു 
ന്നു എന്നറിഞ്ഞ്‌, സ്വര്‍ഗ്ഗത്തിന്റെ സന്തോഷങ്ങളെക്കുറിച്ചും നരകത്തി 
ന്റെ യാതനകളെക്കുറിച്ചും, വിശുദ്ധ രക്തസാക്ഷികളുടെ ജീവിതം, 
അപാരമായ ക്ഷമ, ദൈവത്തെ നിന്ദിക്കുന്നതിനേക്കാള്‍ അവര്‍ സ്വീക 
രിച്ച അതിരൂക്ഷമായ സഹനം, മരണം എന്നിവയെക്കുറിച്ചും ഭാര്യ 
യോടും മക്കളോടും സംസാരിച്ചു. ദൈവസ്നേഹത്തെപ്രതി വസ്തു 
ക്കള്‍ നഷ്ടപ്പെടുന്നതും കാരാഗൃഹവാസവും മരണവും എത്ര അനു 
ഗൃഹീതമാണെന്ന്‌ അവരെ ബോദ്ധ്യപ്പെടുത്തുന്നതിനു പരിശ്രമിച്ചു. 

“അദ്ദേഹം ഇതുകൊണ്ടും തൃപ്തനായില്ല. കുടുംബാഗങ്ങളെ പരീ 
ക്ഷിക്കുന്നതിനും തഴക്കുന്നതിനുമായി ഒരു തമാശ ഒപ്പിച്ചതായി പറ 
യപ്പെടുന്നുണ്ട്‌. അദ്ദേഹം രണ്ടുമൂന്നു പേരെ ചട്ടംകെട്ടി. അവര്‍ മൂറി 
ന്റെ വീട്ടിലേക്കു രാജകിങ്കന്മാരെപ്പോലെ മൂറിനെ അറസ്റ്റു ചെയ്യാനാ 
യി വരണമെന്നായിരുന്നു. ഇതിലൂടെയെല്ലാം കുടുംബാംഗങ്ങളുടെയും 
അതിനുമുപരി തന്റെതന്നെയും ഐന്ദ്രിയഭയങ്ങളെ ജയിക്കുന്നതിനു 
വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത്‌. വരാനിരി 
ക്കുന്ന സഹനത്തിനുവേണ്ടി അവരെ ഒരുക്കുകയെന്നതു തന്റെ കടമ 
യായി അദ്ദേഹം കരുതി. 

“മരണാസന്നരായ ചിലര്‍ തങ്ങളുടെ പാപകരമായ ജീവിതത്തെ 
ക്കുറിച്ചു ഭയപ്പെടുമ്പോള്‍ അവരെ വേണ്ടവിധം മനസ്താപത്തിനും 





82 സുതാദ്യം സുന്ദരം 


ദൈവത്തിലുള്ള പ്രത്യാശയ്ക്കും ഒരുക്കാതെ അവരുടെ ഭയം അനാ 
വശ്യമാണെന്നും ഒന്നും സംഭവിക്കുകയില്ലെന്നും പറഞ്ഞു ആശ്വസി 
പ്പിക്കുന്നതിനെ അദ്ദേഹം പരിഹസിക്കുന്നു. കഴിവില്ലാത്ത വാക്കുക 
ളിലോ ചിന്തകളിലോ അദ്ദേഹം ആശ്വാസവും സമാധാനവും അന്വേ 
ഷിക്കുന്നില്ല. വി. തോമസ്‌ മൂര്‍ സത്യത്തെ അതിയായി സ്നേഹിച്ചിരു 
ന്നു. സത്യം കൈവിട്ടുകൊണ്ട്‌ കാര്യം നേടുന്നതിന്‌ ഉദ്ദേശിച്ചിരുന്നി 
ല്ല. ക്രൂരമായ മരണത്തിന്‌ മൂര്‍ തന്നെതന്നെ ഒരുക്കി. 

“സ്വഭാവത്താലെ താന്‍ ഒരു ഭീരുവായിരുന്നെന്ന്‌ അദ്ദേഹം പറയു 
ന്നു. പീഡകളേയും മരണത്തേയും വളരെ ഭയപ്പെട്ടിരുന്നതുകൊണ്ട്‌ 
അവയെക്കുറിച്ചു തന്നെ അദ്ദേഹം ഏറെ ധ്യാനിച്ചു. ഉദ്യോഗം രാജി 
വെച്ച്‌ വീട്ടില്‍ വന്ന അവസരത്തില്‍ തനിക്കായി ശവക്കല്ലറ പണിയി 
പ്പിക്കുകയും ഒരു സ്മാരകലേഖം എഴുതിയുണ്ടാക്കുകയും ചെയ്തു. 
മരണത്തിനായി ഒരുങ്ങുന്നതിനുവേണ്ടിയാണ്‌ ഇപ്രകാരം ചെയ്തത്‌. 
നാളത്തെ സഹനത്തിനുവേണ്ടി അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു.” 

ധര്‍മ്മവും അധര്‍മ്മവും തമ്മിലുള്ള സംഘട്ടനത്തില്‍ ധര്‍മ്മത്തിനു 
വേണ്ടി സ്വന്തം ആയുസ്സിനെപ്പോലും ബലി കഴിക്കുന്നതിനു തയ്യാറാ 
യ ധര്‍മ്മധീരനായ തോമസ്‌ മൂറില്‍ ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ ആദര്‍ശപു 
രുഷനെ കണ്ടെത്തി. സത്യമെന്നു ബോധ്യമുള്ള ആദര്‍ശത്തില്‍നിന്നു 
പ്രലോഭനങ്ങളാല്‍ വശീകൃതരായോ ഭീഷണിക്കു വഴങ്ങിയോ വ്യതി 
ചലിക്കരുതെന്ന തത്വം വിശുദ്ധനില്‍നിന്നു പഠിച്ചു. 

ഭീരുവായ തോമസ്‌ മൂര്‍ തനിക്കു വരാനിരിക്കുന്ന സഹനത്തെ നേ 
രിടുന്നതിനു നടത്തിയ ഒരുക്കം ഡണ്‍സ്റ്റനച്ചനെ ആകര്‍ഷിച്ചു. സ്വ 
ന്തം ബലഹീനതകളെ അതിജീവിച്ചു രക്തസാക്ഷി കിരീടത്തിനു 
തന്നെ യോഗ്യനാക്കുന്നതിനു വിശുദ്ധന്‍ തന്റെ പ്രകൃതിയോടു 
തന്നെ നടത്തിയ പോരാട്ടത്തെ, തോമസ്‌ മൂറിന്റെ മനോഭാവങ്ങളെ 
തന്റെതുമായി അദ്ദേഹം തുലനം ചെയ്തു. തന്നില്‍ സ്വാഭാവികമായി 
ഉണ്ടായിരുന്ന അമിതമായ ലജ്ജാശീലത്തെക്കുറിച്ചും അതിനെ ജയി 
ക്കാനുള്ള പരിശ്രമം എങ്ങനെ വിജയമണിഞ്ഞുവെന്നും അച്ചന്‍ വിശ 
ദമാക്കുന്നുണ്ട്‌. 

തന്റെ ദൈവവിളിക്കു തടസമായി മുന്നില്‍കണ്ട ബലഹീനതകളില്‍ 
ഒന്ന്‌ സ്വന്തം ഭീരുത്വമാണെന്ന്‌ അദ്ദേഹം ഏറ്റുപറയുന്നു. മറ്റുള്ളവരു 
ടെ മുമ്പില്‍ പ്രതൃഷപ്പെടുന്നതിനുള്ള ഭയം ചെറുപ്പംമുതല്‍ അലട്ടിയി 
രുന്നു. വിശുദ്ധനാകുന്നതിനുള്ള ഉത്ക്കടമായ അഭിവാഞ്ച ആ ഭീരുത്വ 





സത്യവഴിയില്‍ ഒരു നിത്വസഞ്ചാരി 83 


ത്തെ അതിജീവിക്കുന്നതിനു പ്രേരകമായി. അനുസരണമെന്ന സുക്യ 
തവും ഏറെ ശക്തി പകര്‍ന്നു. അച്ചന്‍ തുടരുന്നു: 

“കെട്ടിടം പണിയാന്‍ തുടങ്ങുന്നവന്‍ ആദ്യമേതന്നെ അതിന്റെ 
കണക്കും പദ്ധതിയുമെല്ലാം തയാറാക്കി അതു സാധിക്കുമോ എന്നു 
നോക്കേണ്ടിയിരിക്കുന്നു എന്നു സുവിശേഷത്തില്‍ നമ്മുടെ കര്‍ത്താ 
വു പറഞ്ഞിട്ടുണ്ടല്ലൊ. എന്റെ ചെറുപ്പം മുതല്‍ അതായത്‌ അഞ്ചാറു 
വയസ്സുള്ളപ്പോള്‍ മുതല്‍ തന്നെ ഞാന്‍ ഇപ്രകാരം ചെയ്തിരുന്നു. 
ഭാവിയെക്കുറിച്ചും ഉണ്ടായേക്കാവുന്ന വിഷമങ്ങളെകുറിച്ചും ഞാന്‍ 
ചിന്തിക്കുക പതിവാണ്‌. പുണ്യവാനാകണമെന്ന ആഗ്രഹം ശക്തി 
പ്പെടുന്നതുവരെ മേല്‍പറഞ്ഞ ചിന്തകള്‍ എന്നെ നിരാശനും ഭീരുവു 
മാക്കുകയായിരുന്നു പതിവ്‌. എന്നാല്‍ പിന്നീട്‌, അതായത്‌ ആദ്യകുര്‍ 
ബാന സ്വീകരണത്തോട്‌ അടുത്തകാലംമുതല്‍ ആ ചിന്താപ്രകൃതി 
എന്നെ കൂടുതല്‍ ധൈര്യപ്പെടുത്തി. മുന്‍കൂട്ടി ഒരുങ്ങുന്നതിന്‌ അതു 
സഹായിച്ചു. ദൈവപരിപാലനയിലുള്ള വിശ്വാസവും അവിടുന്നിലു 
ള്ള പ്രത്യാശയും വഴിയായി ഞാന്‍ ധൈര്യം പ്രാപിച്ചു. ദൈവം എനി 
ക്കു വരാനുള്ള വിഷമഘട്ടങ്ങളെകുറിച്ച്‌ സ്വല്പം സൂചന മുന്‍കൂട്ടി 
തരുമായിരുന്നു. എന്നെ ഒരുക്കിയതിനുശേഷമാണു കര്‍ത്താവ്‌ പീഡ 
കളിലേക്ക്‌ ആനയിച്ചിരുന്നത്‌. അതുകൊണ്ടാണ്‌ മറ്റുള്ളവര്‍ക്ക്‌ അതി 
ശയം തോന്നത്തക്കവണ്ണം ശാന്തനായി ഞാന്‍ സഹിച്ചിരുന്നത്‌. സഭാ 
പ്രവേശനത്തിനു മുമ്പുതന്നെ, “To prepare for the worst” (ഏറ്റവും 
മോശമായതിനുവേണ്ടി തയ്യാറാവുക) എന്നത്‌ എന്റെ നയമായിരുന്നു. 
അതുവഴിയായി ഞാന്‍ വളരെ സമാധാനം കണ്ടെത്തി. ഭാവിതിന്മക 
ളെക്കുറിച്ചു ഭാവനയില്‍ കാണുമ്പോള്‍ വലിയ ഭയം എനിക്കു ചില 
പ്പോള്‍ അനുഭവപ്പെടും. അപ്പോള്‍ കര്‍ത്താവിന്റെ പക്കലേക്കു തിരി 
ഞ്ഞു പ്രാര്‍ത്ഥിക്കും. സമാധാനം കൈവരും. 

“എന്നില്‍നിന്നു കര്‍ത്താവ്‌ പ്രത്യേകമായ സഹനം ആവശ്യപ്പെടു 
ന്നെങ്കില്‍ അതിനെ നേരിടുവാനുള്ള ശക്തി അവിടുന്ന്‌ എനിക്കു 
തരുമെന്ന പ്രതീക്ഷയില്‍ ഞാന്‍ സംതൃപതനാകും. സാധാരണയാ 
യി ആ വിഷമസാഹചര്യങ്ങളെ സന്തോഷത്തോടെ പാര്‍ത്തിരിക്കുന്ന 
തിനുള്ള വരം തന്നെ കര്‍ത്താവെനിക്കു തരാറുണ്ട്‌. എന്നാല്‍ ആയുധ 
പ്രയോഗംകൊണ്ടുള്ള മുറിവുകള്‍ ഏല്‍ക്കാന്‍ വേണ്ട ധൈര്യം ഇന്നും 
എനിക്കു ലഭിച്ചിട്ടില്ല. ഏറ്റവും നിസ്സാരമായ തോതില്‍പോലും അങ്ങ 
നെയൊന്ന്‌ അഭിമുീകരിക്കാന്‍ ഞാന്‍ നിര്‍ബന്ധപ്പെട്ടിട്ടുമില്ല. ചെറുപ്പം 





84 | സുതാര്യം സുന്ദരം 


മുതല്‍ വേദസാക്ഷിയാകുവാന്‍ ആവശ്യപ്പെട്ടാല്‍ ഞാന്‍ എന്തുചെയ്യും 
എന്ന ചോദ്യം ഞാന്‍ എന്നോടുതന്നെ ചോദിക്കുമായിരുന്നു. ക്രൂരപീ 
ഡകള്‍ ഏറ്റുകൊണ്ടുള്ള മരണം എന്റെ ഭാവനയില്‍ ഞാന്‍ കൂടെകൂടെ 
കൊണ്ടുവരുമായിരുന്നു. ആദ്യകാലത്തെക്കാള്‍ കൂടുതല്‍ ഞാനിപ്പോള്‍ 
അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്‌. സഭയില്‍ ചേര്‍ന്ന കാലംമുതല്‍ ദൈവത്തെ 
പ്രതി മരിക്കുന്നതിനായി എനിക്കു ശക്തി തരണമെയെന്നു ഞാന്‍ 
പ്രാര്‍ത്ഥിക്കുന്നു. 

“കൂടുതല്‍ വിഷമം തോന്നുന്ന ഒരു കാര്യം കണ്ടാല്‍ ആ ചിന്ത ഉ 
പേക്ഷിച്ച്‌ അതില്‍നിന്നു രക്ഷപ്പെടുകയല്ല എന്റെ നയം. ഭയം തോന്നു 
ന്ന സംഗതിയെ എതിരിട്ടു ഭയം ഇല്ലാതാക്കുകയാണു വേണ്ടത്‌. ബു 
ദ്ധിപരമായ ഭയവും ഐന്ദ്രികമാത്രമായ ഭയവും ഉണ്ട്‌. ബുദ്ധിപരമായ 
ഭയം ജയിക്കണമെങ്കില്‍ ഭയത്തിനുള്ള കാരണം ഇല്ലാതാക്കണം. 

“പാപമല്ലാതെ മറ്റൊരു തിന്മയും യഥാര്‍ത്ഥമല്ല എന്ന സത്യം നമ്മു 
ടെ പ്രാര്‍ത്ഥനയും പരിശ്രമവുംവഴി ഉള്ളില്‍ ഉറപ്പിക്കണം. പാപമാണു ഭ 
യത്തിനു കാരണമെങ്കില്‍ അതില്‍നിന്നു രക്ഷപ്പെടാനുള്ള മാര്‍ഗ്ഗങ്ങള്‍ 
നമുക്കറിയാം. പാപമില്ലാത്തിടത്തു ബുദ്ധിപരമായ ഭയം ഉണ്ടാകുന്നെ 
ങ്കില്‍ അതു ചിന്താകുഴപ്പംകൊണ്ടുള്ളതാണ്‌. സത്യം ഗ്രഹിച്ചാലെ 
അതു മാറുകയുള്ളു. നിത്യസത്യങ്ങളിന്മേലുള്ള ധ്യാനംകൊണ്ട്‌ അതു 
ഇല്ലാതാക്കാം. ഐന്ദ്രിയപരമായ ഭയം അവഗണിക്കപ്പെടേണ്ടതു 
തന്നെയാണ്‌. ഭയോല്‍പാദകമായ വസ്തുവിനെയോ ചിന്തയെയോ 
കുറേശ്ശേ കുറേശ്ശേ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച്‌ നമ്മിലേക്ക്‌ അടുപ്പിച്ചുകൊ 
ണ്ടാണ്‌ അതു സാധ്യമാക്കേണ്ടത്‌. വണ്ടിക്കു കെട്ടേണ്ട കാളകളെ തഴ 
ക്കുന്നതു നാം കണ്ടിട്ടുണ്ടല്ലൊ. ആദ്യം റോഡില്‍ കയറുന്ന ചില 
കാളകള്‍ വാഹനങ്ങള്‍ വരുന്നതു കണ്ടാല്‍ വിരണ്ടോടും. കുറെ പരി 
ചയിച്ചു കഴിയുമ്പോള്‍ അവയുടെ ഭയം കുറയുന്നു. ആകയാല്‍ ഏതു 
തരത്തിലുള്ള ഭയമായാലും അതിനെ ജയിക്കേണ്ടതു കണ്ണടച്ചു കുള 
ഞ്ഞിട്ടോ അസത്യത്തില്‍ ആശ്രയിച്ചുകൊണ്ടോ അല്ല. മറിച്ച്‌, നേരിട്ടു 
കൊണ്ടാണ്‌. ഭയപ്പെടേണ്ടതിനെ നശിപ്പിച്ചുകൊണ്ടോ, അകാരണമാ 
യി തമ്മില്‍ ഭയം ജനിപ്പിക്കുന്ന വസ്തുക്കളോട്‌ അടുത്തുകൊണ്ടോ 
ആണ്‌. 

“മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോഴും നാം വിവേകപൂര്‍വ്വം ഈ 
തത്ത്വങ്ങളെ ആശ്രയിക്കേണ്ടതാണ്‌. രോഗിയായി മരണാസന്നനായി 
കഴിയുന്നയാള്‍ മരണത്തെക്കുറിച്ചു ഭയപ്പെടുന്നതു കാണുമ്പോള്‍ നീ 





സത്യവഴിയില്‍ ഒരു നിത്യസഞ്ചാരി 85 


മരിക്കുകയില്ല എന്നു പറഞ്ഞ്‌ ആശ്വസിപ്പിക്കുന്നവരുണ്ട്‌. ഇത്ര ഗൌരവ 
മായ സംഗതിയിലല്ലെങ്കിലും, ഭയപ്പെടുന്ന സഹോദരങ്ങളെ അസത്യ 
ങ്ങളായ അല്ലെങ്കില്‍ ഉറപ്പില്ലാത്ത ന്യായങ്ങളാല്‍ താല്കാലിക 
ആശ്വാസം നല്‍കുന്നവരായി ഇവര്‍ കടന്നുപോകുകയും ചെയ്യുന്നു. 
വരാന്‍ പോകുന്ന തിന്മ വരികയില്ലെന്നു പ്രവചിച്ചുകൊണ്ട്‌ ആ സാഹ 
ചര്യത്തില്‍നിന്നു രക്ഷപ്പെടുന്നു. മുഖം നോക്കി ഭാവി പ്രവചിക്കുന്ന 
കണിയാന്മാരോട്‌ ഇവരെ ഉപമിക്കാം. ഉദ്ദേശ്യം നല്ലതായിരുന്നാലും 
ഉപദ്രവമാണ്‌ ഇവര്‍ വിളിച്ചുവരുത്തുന്നത്‌. ഭയപ്പെടുത്തുന്നവരെ ഭയ 
കാരണം മാറ്റുകയോഭയപ്പെടുന്നതിനെ ശാന്തമായി എതിരിടുന്നതി 
നു വേണ്ടവിധം ഒരുക്കുകയോ ആണ്‌ വേണ്ടത്‌. 

“നാളെയെക്കുറിച്ചു നിങ്ങള്‍ ആകുലരാകരുത്‌. നാളത്തെ ദിനംത 
ന്നെ അതിനെക്കുറിച്ച്‌ ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും 
അതതിന്റെ ക്ലേശം മതി” (മത്താ. 6:34) എന്നു നമ്മോടു കര്‍ത്താവു 
പറയുമ്പോള്‍ നാളെയെക്കുറിച്ചു വിചാരിക്കേണ്ട എന്നല്ല, വിചാരപ്പെ 
ടണ്ട, പരിഭ്രമിക്കേണ്ട എന്നാണു പറയുന്നത്‌. പിതാവായ ദൈവം 
നമ്മുടെ ശക്തിയില്‍ കവിഞ്ഞു നമ്മെ പരീക്ഷിക്കുകയില്ല. ഇന്നു നമു 
ക്കുള്ള കഴിവുകള്‍കൊണ്ട്‌ നാളത്തെ വലുതായ പീഡകള്‍ സഹിപ്പാന്‍ 
നാം നിര്‍ബന്ധിതരാകുന്നില്ല. നാളെ നമുക്കു കൂടുതല്‍ പീഡകള്‍ 
യാത്രയാക്കുന്ന കര്‍ത്താവ്‌ കൂടുതല്‍ ശക്തിയും തരാതിരിക്കുകയില്ല. 

“ഞാന്‍ 1-൦ ക്ലാസില്‍ പഠിക്കുമ്പോള്‍ (ട വയസ്‌) നാലാം ക്ലാസി 
ലെ (പത്തു പതിനാലു വയസുള്ളവരായിരിക്കാം) കുട്ടികളെ ഹെഡ്‌ 
മാസ്റ്റര്‍ ബെഞ്ചിന്റെ മുകളില്‍ കയറ്റി നിറുത്തി വലിയ വടികൊണ്ട്‌ 
വളരെയധികം അടിക്കുന്നതു കണ്ടിട്ട ഞാന്‍ വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ട്‌. 
ഞാന്‍ ആ ക്ലാസിലേക്കു ചെല്ലുമ്പോള്‍ എങ്ങനെ കഴിഞ്ഞുകൂടും 
എന്നുവിചാരിച്ചിട്ടുണ്ട്‌. കുറച്ചുനാള്‍ കഴിഞ്ഞപ്പോള്‍ ആശ്വാസ്രപദമാ 
യ ഒരു ചിന്ത എന്നിലുണ്ടായി. “അപ്പോഴേക്കും ഞാന്‍ കുറെകൂടെ 
വലുതാകും. വലിയ ആളുകള്‍ക്ക്‌ അത്ര അധികം പേടിയില്ലല്ലൊ. 
അന്ന്‌ എങ്ങിനെയെങ്കിലും കഴിഞ്ഞുകൂടും.” 

നാളെ ദൈവം നമുക്കുവേണ്ട ശക്തി തരുമെങ്കില്‍ നാളത്തെ 
പീഡകളെക്കുറിച്ച്‌ ഇന്നു ചിന്തിച്ചിട്ട്‌ എന്തുപകാരമെന്നു ചോദിച്ചേക്കാം. 
വേലക്കാരുടെ കൂലിയെക്കുറിച്ചു പറയുമ്പോള്‍ ഒരു വലിയ കുടുംബ 
ത്തിന്റെ തലവന്‍ ഒരു ദിവസം ജോലി ചെയ്യുമ്പോള്‍ അന്ന്‌ അയാളു 
ടെ കുടുംബത്തില്‍ ഉണ്ടായേക്കാവുന്ന സകല ആവശ്യങ്ങളും നടത്തു 





86 സുതാര്യം സുന്ദരം 


ന്നതിനു പര്യാപ്തമായ കൂലി ആയിരിക്കണമെന്ന്‌ ആരും വാദിക്കയി 
ല്ലല്ലോ. വിവാഹത്തിനു മുമ്പുതന്നെ കിട്ടുന്ന കൂലിയില്‍നിന്നു തനി 
ക്കു കൂടുബമുണ്ടാകുമ്പോള്‍ ഉപകരിപ്പിക്കേണ്ടതിനായി അയാള്‍ അ 
ല്പാല്പം മാറ്റിവെക്കേണ്ടതാണ്‌. 

“നാളത്തെ പീഡകള്‍ സഹിക്കാന്‍ മതിയായ ശക്തി ദൈവം തരു 
മെന്നു പറയുമ്പോള്‍ നാം ഒന്നും കരുതേണ്ടതില്ലായെന്നു വരുന്നില്ല. 
നാളെവരെയുള്ള നമ്മുടെ പരിശ്രമംവഴി ദൈവസഹായത്താല്‍ നാം 
പ്രാപിക്കേണ്ട ശക്തിയില്‍ കവിഞ്ഞ്‌ എന്തെങ്കിലും പീഡ ദൈവം 
അയയ്ക്കുകയാണെങ്കില്‍ അതിനെ നേരിടുവാന്‍ കൂടുതല്‍ ആവശ്യ 
മായ ശക്തി ദൈവം തരുമെന്നാണ്‌ അതിന്റെ അര്‍ത്ഥം. ദൈവം നമു 
ക്കു തന്നിട്ടുള്ള കഴിവുകളെ, സ്വാഭാവികങ്ങളും അതിസ്വാഭാവികങ്ങ 
ളുമായ ശക്തികളെ സ്വാഭാവികങ്ങളും അതിസ്വഭാവികങ്ങളുമായ മാര്‍ 
ഗൃങ്ങളിലൂടെ വളര്‍ത്തി പരിപൂര്‍ണ്ണമാക്കികൊണ്ടിരിക്കുവാന്‍ നമുക്കു 
കടമയുണ്ട്‌. ദൈവം അതു നമ്മില്‍നിന്നു പ്രതീക്ഷിക്കുന്നു. താലന്തു 
കളുടെ ഉപമ, കായ്ക്കാത്ത അത്തിവൃക്ഷം എന്നിവ ഈ സത്യമാണു 
തെളിയിക്കുന്നത്‌. അപ്രകാരം തന്നെതന്നെ ഒരുക്കാത്തവന്‍ സ്വന്തം 
കുറ്റം ഏറ്റുപറഞ്ഞു മനസ്തപിച്ചു ദൈവാനുഗ്രഹം അപേക്ഷിക്കുന്നെ 
ങ്കില്‍ കരുണയുള്ള കര്‍ത്താവ്‌ ശക്തി പ്രദാനം ചെയ്യും. ഇങ്ങനെ 
യൊരു കടമയില്ലെന്നു കരുതി കാത്തിരിക്കുന്നവനും ആവശ്യമുള്ളതു 
കിട്ടുന്നത്‌ അവന്‍ ശരിയായി പ്രവര്‍ത്തിച്ചതുകൊണ്ടല്ല, മറിച്ച്‌, അവ 
ന്റെ പരമാര്‍ത്ഥതയെ ദൈവം തൃക്കണ്‍പാര്‍ത്തതുകൊണ്ടാണ്‌. 

“നമ്മുടെ മനസ്സിനു വിരോധമായി സംഭവിക്കുവാന്‍ പാടുള്ള സം 
ഗതികളെ അവ സംഭവിക്കുന്നതിനുമുമ്പുതന്നെ മനസ്സില്‍ സങ്കല്പിച്ച്‌ 
അപ്രകാരമുള്ള സന്ദര്‍ഭങ്ങളില്‍ എങ്ങനെ നാം പെരുമാറുമെന്നും 
മറ്റും ചിന്തിക്കുന്നതു നല്ലതാണ്‌. അതുവഴി നമ്മുടെ മനസ്സിനെ ഒരു 
ക്കുവാന്‍ കഴിയും. വരുവാന്‍ പാടുള്ള കഷ്ടപ്പാടുകളെ ഓര്‍ത്ത്‌ 
ഇപ്പോള്‍ തന്നെ ദുഃഖിച്ചും ഭയപ്പെട്ടും ജീവിക്കണമെന്നല്ല പറയുന്നത്‌. 
വരുവാന്‍ പാടുള്ളവ എല്ലായ്പ്പോഴും വരണമെന്നില്ലല്ലൊ. ഒരിക്കലും 
സംഭവിക്കാന്‍ സാധ്യതയില്ലാത്ത സംഗതികളെ ഓര്‍ത്ത്‌ ഇപ്പോള്‍ 
തന്നെ എന്തിനു ദു:ഖിക്കുന്നു? ചുരുക്കിപറഞ്ഞാല്‍, എന്തു സഹിക്കാ 
നും ഒരുങ്ങിയിരിക്കണമെന്നേ ഞാന്‍ പറയുന്നുള്ളു. നമുക്കുവേണ്ട 
ശക്തി ദൈവത്തില്‍നിന്നു പ്രാപിക്കാം. അസാദ്ധ്യമായ സംഗതികള്‍ 
ദൈവം നമ്മില്‍നിന്ന്‌ ആവശ്യപ്പെടുകയില്ല. 





സത്യവഴിയില്‍ ഒരു നിത്വസഞ്ചാരി | 87 


“ചെറുപ്പംമുതല്‍ ഈ നയമാണു ഞാന്‍ അവലംബിച്ചിരുന്നത്‌. 
ഇതുപോലെ ചെയ്തിരുന്ന ഒരു വിശുദ്ധന്റെ ചരിത്രം, ഞാന്‍ കൊവേ 
ന്തയില്‍ ചേര്‍ന്ന ശേഷം ഈട്ടുമുറിയില്‍ ആണ്ടിലൊരിക്കല്‍ വായിക്കു 
ന്നതു കേട്ടിട്ടുണ്ട്‌. ഈ അഭ്യാസത്തിന്റെ ഫലമായി അദ്ദേഹത്തിനു 
പ്രതീക്ഷയില്‍ കവിഞ്ഞു യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്നു പറയുവാന്‍ 
കഴിഞ്ഞിരുന്നു. ഏതു പീഡകളും വേണ്ടവിധം സഹിക്കുന്നതിനു കഴി 
ഞ്ഞിരുന്നു. വിശുദ്ധന്റെ പേരു ഞാന്‍ ഓര്‍ക്കുന്നില്ല. ഭയത്തെ സംബ 
ന്ധിച്ച്‌ എന്റെ അഭ്യാസം തുടര്‍ന്നുകൊണ്ടുപോകുന്നതിന്‌ ആ ചരി 
ത്രം എന്നെ ധൈര്യപ്പെടുത്തി. തോമസ്‌ മൂറിനെക്കുറിച്ച്‌ അറിഞ്ഞതു 
മുതല്‍ ആ വിശുദ്ധന്‍ എനിക്ക്‌ അനുകരണീയനാണ്‌ എന്നു സന്തോ 
ഷപൂര്‍വ്വം മനസ്സിലാക്കി. ഞാന്‍ അദ്ദേഹത്തെ തീര്വമായി സ്നേഹിച്ചു. 

“നാം മറ്റുളളവരെ സ്നേഹിക്കുമ്പോള്‍ പലപ്പോഴും നമ്മെ തന്നെ 
യാണു സ്നേഹിക്കുന്നത്‌. നമ്മിലുള്ള നന്മകള്‍ മറ്റുള്ളവരില്‍ കാണു 
മ്പോഴാണു നാം അവരെ പ്രത്യേകമായി സ്നേഹിക്കുന്നത്‌. ആരിലെ 
ങ്കിലും നാം ആയിരിക്കുന്നതിന്റെയോ ആയിത്തീരുവാന്‍ അഗ്രഹിക്കു 
ന്ന ആദര്‍ശത്തിന്റെയോ നാം കാണുന്നെങ്കില്‍ നമുക്ക്‌ അയാളെയും 
സ്നേഹിക്കാതിരിക്കുവാന്‍ കഴിയുകയില്ല. നാം നമ്മെ സ്നേഹിക്കു 
ന്നുണ്ടെങ്കില്‍ അയാളെയും സ്നേഹിക്കും. അയാള്‍ അത്രയ്ക്കു 
നമ്മുടെതാണ്‌. 

“വി. തോമസ്‌ മൂറില്‍ എന്റെ ആദര്‍ശങ്ങളില്‍ വലിയ പങ്കും സജീ 
വമായി ഞാന്‍ കാണുന്നു. അദ്ദേഹം എന്റെ വിശുദ്ധനാണ്‌. ഓരോ 
കൊല്ലം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ നേരെയുള്ള സ്നേഹം 
എന്നില്‍ വര്‍ദ്ധിച്ചുവരുന്നു. ആറേഴു കൊല്ലമായി ഞാന്‍ കൂടെ കൂടെ 
അദ്ദേഹത്തിന്റെ ചരിര്ര ഭാഗങ്ങള്‍ സനകര്യം കിട്ടുമ്പോഴൊക്കെ 
വായിക്കാറുണ്ട്‌. അദ്ദേഹത്തിന്റെ ഛായ കൃതികള്‍ പലതും എനിക്കു 
വായിക്കാന്‍ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ജയിലിലായിരുന്നപ്പോള്‍ എഴു 
തിയവയെങ്കിലും വായിക്കുവാന്‍ എനിക്ക്‌ അതിയായ ആഗ്രഹമുണ്ട്‌. 
എനിക്കു ധൈര്യം പകരാന്‍ സാധ്യമായ പലതും അവയില്‍ കണ്ടേക്കും. 

“എല്ലാ വേദസാക്ഷികളും അവരുടെ മനസ്സാക്ഷിയുടെ പ്രേരണ 
ക്കു വിധേയരായിട്ടാണ്‌ മരിച്ചിട്ടുള്ളത്‌. വി. തോമസ്‌ മൂര്‍ എന്റെ അറി 
വില്‍പെട്ട വേദസാക്ഷികളില്‍ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിനുവേ 
ണ്ടി ഏറ്റവും കൂടുതലായി വാദിക്കുകയും, അതിനുവേണ്ടിമാത്രം 
സുദീര്‍ഘമായ കാരാഗൃഹവാസവും മരണവും വരിക്കുന്നതിനു 





88 സുതാദ്യം സുന്ദരം 


സന്നദ്ധത കാണിക്കുകയും ചെയ്ത വിശുദ്ധനാണ്‌. താന്‍ ആദരിച്ചിരു 
ന്ന സത്യങ്ങളുടെ യുക്തിയുക്തതയെക്കുറിച്ചു പ്രകീര്‍ത്തിക്കാതെ, 
അവയെ അനാദരിച്ചിരുന്നവരെ വിധിക്കാതെ, സ്വന്തമനസ്സാക്ഷിക്കെ 
തിരായി നിര്‍ബന്ധിക്കരുതെന്നു മാത്രമേ അപേക്ഷിച്ചിരുന്നുളളു. തര്‍ 
ക്കവിഷയമായിരുന്ന കാര്യത്തില്‍ തന്റെ മനസ്സാക്ഷിയെ ശരിപ്പെടുത്തു 
ന്നതിനു പല കൊല്ലങ്ങള്‍തന്നെ ബുദ്ധിമുട്ടി പഠിച്ചതിനുശേഷമാണ്‌ 
ഈ നിലപാട്‌ അവലംബിച്ചത്‌. അല്ലാതെ അദ്ദേഹത്തിന്റെതു വെറും 
പിടിവാദമല്ലായിരുന്നു. 

“സ്വഭാവത്താലെ ഭീരുവെങ്കിലും സത്യം ഗ്രഹിക്കുന്നത്തിനുള്ള ആ 
ഗ്രഹവും സന്നദ്ധതയും, അതിനെ ആദരിക്കുന്നതിനും അതനുസരി 
ച്ചു പ്രവര്‍ത്തിക്കുന്നതിനും ദൈവത്തിലുള്ള പ്രത്യാശയെ അവലംബി 
ച്ചുള്ള ധീരതയും, ദൈവത്തെക്കുറിച്ച്‌ സഹിക്കുന്നതിനുള്ള അതിയാ 
യ ആഗ്രഹവും അദ്ദേഹത്തിന്‌ ഉണ്ടായിരുന്നു. എന്നാല്‍ ദൈവംത 
ന്നെ അതിലേക്ക്‌ ആനയിക്കുന്നതുവരെ ശാന്തനായി കാത്തുനില്‍ക്കു 
ന്നതിനുള്ള എളിമയും വിവേകവും അദ്ദേഹം പ്രദര്‍ശിപ്പിച്ചു. ഈ 
ഗുണഗണങ്ങള്‍ വി. തോമസ്‌ മൂറിനെ എന്റെ സ്വന്തമായി കരുതുവാന്‍ 
കാരണമായി . വിശുദ്ധന്റെ ചരിത്രം ഞാന്‍ വീണ്ടും വീണ്ടും വായിച്ചി 
ട്ടുണ്ട്‌. ഓരോ തവണയും അദ്ദേഹം എനിക്കു കൂടുതല്‍ കൂടുതല്‍ 
അനുകരണീയനായി തോന്നുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം, പ്രത്യേ 
കിച്ച്‌ അവസാനകാലം എന്റെ ജീവിതത്തെ സാരമായി നിയന്ത്രിക്കുക 
യും നയിക്കുകയും ചെയ്തിട്ടുണ്ട്‌.” 

ഡണ്‍സ്റ്റനച്ചന്‍ സ്വയം അവകാശപ്പെടുന്നതുപോലെതന്നെ തോമസ്‌ 
മൂറിന്റെ ആദര്‍ശം അദ്ദേഹത്തെ ഹഠാദാകര്‍ഷിച്ചു. വിശുദ്ധന്‍ അദ്ദേഹ 
ത്തിന്റെ ജീവിതസ്വാധീന വിഷയമായി. ആത്യന്തികമായി നാം മന 
സ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കണം. ആ സ്വരവും ശ്രവണവും വിശ്വാസ 
ത്തില്‍ അധിഷ്ഠിതമായിരിക്കണം. സര്‍വ്വവും ത്യജിച്ച്‌ ആ നിമന്ത്രണ 
ങ്ങളെ പിഞ്ചെല്ലണം. സ്വന്തബന്ധങ്ങള്‍ അതിനു തടസ്സമാകരുത്‌. ഈ 
മൂല്യവിശേഷങ്ങളുടെ അതിശക്തമായ അവതാരരൂപമായിരുന്നു ഡണ്‍ 
സ്റ്റനച്ചന്‍. 
പണിതീരാത്ത വീടിന്റെ സാക്ഷ്യം 


ചിന്തയിലും സംസാരത്തിലും പ്രവ്യത്തിയിലും പൂര്‍ണ്ണസത്യത്തെ പുല്കാന്‍ 
ആഗ്രഹിച്ചിരുന്ന ഡണ്‍സ്റ്റനച്ചന്‍ സത്യവഴിയില്‍ നിത്യം ചരിക്കാന്‍ 
ശ്രമിച്ചു. സത്യസന്ധതയുടെ ജീവിക്കുന്ന സാക്ഷ്യമായി അദ്ദേഹം 
പകര്‍ന്നു. 





സത്വവഴിയില്‍ ഒരു നിത്വസഞ്ചാരി | 89 


റാഫേല്‍ കണ്ണനായ്ക്കലച്ചന്‍ അനുസ്മരിക്കുന്നു, “ഡണ്‍സ്റ്റനച്ചന്റെ 
സത്യസന്ധതയും ആത്മാര്‍ത്ഥതയും എനിക്ക്‌ എന്നും പ്രചോദനമാ 
യിരുന്നു. പലപ്പോഴും ശരിയായ, ഉറച്ച തീരുമാനങ്ങള്‍ എടുക്കുന്നതി 
നും ഒരു പരിധിവരെ അവ നടപ്പാക്കുന്നതിനും ആ മാതൃക എന്നെ 
സഹായിച്ചു. ചില വിഷമം പിടിച്ച സാഹചര്യങ്ങളില്‍ അച്ചനില്‍നി 
ന്നു മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ ഞാന്‍ ആരാഞ്ഞിട്ടുണ്ട്‌. അവ എനിക്ക്‌ കൂടു 
തല്‍ വെളിച്ചം നല്കി. 

ശരവണംപട്ടിയിലെ നവസന്ന്യാസഭവനത്തിന്റെ കെട്ടിടപ്പണി നട 
ക്കുന്ന കാലം. റാഫേലച്ചനായിരുന്നു പണികളുടെ നേതൃത്വം. 
സിമന്റിനു വളരെ ബുദ്ധിമുട്ട. പെര്‍മിറ്റ്‌ അനുസരിച്ച്‌ കിട്ടിയ സിമന്റ്‌ 
ഉപയോഗിച്ച്‌ പണികള്‍ തകൃതിയായി നടക്കുന്നു. അധികാരികളുടെ 
അനുവാദത്തോടുകൂടെ ഒരു ലോഡ്‌ സിമന്റ്‌ അധികവില കൊടുത്തു 
കരിഞ്ചന്തയില്‍ വാങ്ങി. ഡണ്‍സ്റ്റനച്ചന്‍ അത്‌ അറിഞ്ഞപ്പോള്‍ പറ 
ഞ്ഞു, “നമുക്ക്‌ ഈ ഇടപാട്‌ വേണ്ട.” “പണി നിറുത്തി വയ്ക്കേണ്ടി 
വരും.” റാഫേലച്ചന്‍ പറഞ്ഞു. “അങ്ങനെയെങ്കില്‍ പണി നിറുത്തുക. 
പണി തീരാത്ത, പണിമുടങ്ങിയ കെട്ടിടമായിരിക്കും ഏറ്റവും വലിയ 
സാക്ഷ്യം. മറ്റുള്ളവര്‍ പണി നടക്കാത്തതിന്‌ കാരണം ചോദിച്ചാല്‍ 
നമുക്കു മറുപടി പറയാം.” 

വസ്തു വാങ്ങുന്നതിനും സ്ഥാപനങ്ങളുടെ അനുവാദവും അംഗീ 
കാരവും ലഭിക്കുന്നതിനും “സര്‍വ്വീസ്‌ ചാര്‍ജ്‌” എന്ന ഓമന പേരില്‍ 
നല്കുന്ന കൈക്കൂലിയെപ്പറ്റിയും അദ്ദേഹത്തിന്‌ ഇതേ നിലപാടാണ്‌ 
ഉണ്ടായിരുന്നത്‌. സഭാസംബന്ധമായ സമ്മേളനങ്ങളില്‍ അനീതിക്കെ 
തിരെ ധീരമായ വാദഗതികളിലൂടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടു 
കള്‍ എടുത്തിരുന്നു. തന്റെ ബോദ്ധ്യങ്ങളെ ശക്തമായി അവതരിപ്പി 
ക്കാന്‍ ചങ്കുറപ്പുള്ള ്രവാചകനായിരുന്നു കഥാനായകന്‍. 

അയിരൂര്‍ കൊവേന്തയില്‍ അംഗമായിരുന്ന കാലത്ത്‌ ഒരു രേഖ 
യില്‍ ഒപ്പുവയ്ക്കുന്നതിന്‌ ആശ്രമശ്രേഷ്ഠന്‍ അച്ചനെ നിര്‍ബന്ധിച്ചു. 
സ്വന്തം മനസ്സാക്ഷിക്ക്‌ അംഗീകരിക്കാന്‍ സാധ്യമല്ലാത്തതുകൊണ്ട്‌ 
അദ്ദേഹം അധികാരിയെ അനുസരിച്ചില്ല. സംഭവം തന്റെ ജീവിതത്തി 
ലെ ഏറ്റവും നീണ്ട സഹനത്തിനു കാരണമായി. 

വരന്തരപ്പിള്ളി ആശ്രമത്തിനു കീഴില്‍ ഒരു എയ്ഡഡ്‌ സ്‌കൂള്‍ 
പ്രവര്‍ത്തിക്കുന്നുണ്ട്‌. ഓരോ വര്‍ഷവും പ്രധാനാധ്യാപകന്‍ വരവുചെ 
ലവു കണക്കുകള്‍ ശരിപ്പെടുത്തി മാനേജരുടെ ഒപ്പു വാങ്ങി സര്‍ക്കാ 





90 സുതാര്യം സുന്ദരം 


രിലേക്ക്‌ അയക്കുന്ന പതിവുണ്ട്‌. കണക്കുകള്‍ പരിശോധിച്ചശേഷമാ 
ണ്‌ പതിവുള്ള ഗ്രാന്റ്‌ അനുവദിക്കുക. പതിനുസരിച്ച്‌ പ്രധാനാധ്യാപ 
കന്‍ ഒപ്പു വാങ്ങാനായി മാനേജരായ ഡണ്‍സ്റ്റനച്ചനെ സമീപിച്ചു. 
കണക്കുകള്‍ പരിശോധിച്ച അച്ചന്‍ അതില്‍ ചെയ്യാത്ത ചെലവിന്റെ 
കണക്കു കണ്ടെത്തി. “സര്‍ക്കാരില്‍നിന്നു ലഭിക്കാനുള്ള തുക മുഴുവ 
നും ചെലഴിച്ചതായി കണക്കില്‍ കാണിക്കണം. അല്പം മാത്രം ചെല 
വഴിച്ചാല്‍ തുക തെല്ലും ലഭിക്കാതെ പോകും. അതുകൊണ്ട്‌ കണ 
ക്കില്‍ അല്പം കൃത്രിമം സാധാരണമാണ്‌. അതില്‍ കുഴപ്പമില്ല.” ഡണ്‍ 
സ്റ്റനച്ചന്റെ സംശയത്തിനു പ്രധാനാധ്യാപകന്‍ മറുപടി പറഞ്ഞു. 
സത്യസന്ധനായ ഡണ്‍സ്റ്റനച്ചന്‌ ആ പതിവു പരിപാടിയോടു യോ 
ജിക്കാനായില്ല. കള്ളക്കണക്കെഴുതി കിട്ടുന്ന ഗ്രാന്റ്‌ വേണ്ടെന്നു വച്ചു. 
അങ്ങനെ ജീവിതത്തിന്റെ സംശുദ്ധിക്കു അദ്ദേഹം സ്വയം അടിവരയിട്ടു. 

ഒരിക്കല്‍ നവസന്ന്യാസികള്‍ക്കു ക്ലാസെടുത്തുകൊണ്ടിരിക്കെ 
അച്ചന്‍ ഇപ്രകാരം പറഞ്ഞു, “എങ്ങനെയാണ്‌ ഈ ലോകത്തില്‍ 
എപ്പോഴും സത്യസന്ധനായിരിക്കാന്‍ സാധിക്കുക? കൈക്കൂലി കൊ 
ടുക്കാതെ കാര്യം നടത്താന്‍ കഴിയുമോ? ഞാന്‍ നിങ്ങളെ ചികിത്സി 
ക്കാന്‍ സര്‍ക്കാര്‍ ആശുപത്രിയില്‍ കൊണ്ടുപോയി എന്നു കരുതുക. 
കൈക്കൂലി കൊടുക്കുന്നില്ലെങ്കില്‍ അവിടെ ആരും നമ്മെ തിരിഞ്ഞു 
നോക്കിയെന്നുവരില്ല. കൊടുക്കില്ലായെന്ന എന്ന നിലപാടില്‍ ഞാന്‍ 
ഉറച്ചുനിന്നാല്‍ നിങ്ങള്‍ എന്തു ചിന്തിക്കും? “എന്നാലും അച്ചന്‍ ഇങ്ങ 
നെ പിശുക്കു കാണിക്കണോ? കുറച്ചു പൈസ കൈമടക്കു കൊടുത്തി 
രുന്നെങ്കില്‍ സമയത്തിന്‌ എന്റെ ചികിത്സ നടക്കുമായിരുന്നല്ലോ. 
രോഗിയായ ഞാന്‍ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടിവരില്ലായിരുന്നു.” അച്ചന്‍ 
ഒരു പ്രായോഗിക ബുദ്ധിമുട്ട്‌ അവതരിപ്പിച്ചു. ഒരുപക്ഷേ, എന്നെങ്കി 
ലും അപ്രകാരം ഒരു പ്രതിസന്ധി അദ്ദേഹം നേരിട്ട്‌ അനുഭവിച്ചിരി 
ക്കാം. “എങ്ങനെയാണ്‌ ഈ ലോകത്തില്‍ എപ്പോഴും സത്യസന്ധനാ 
യിരിക്കാന്‍ സാധിക്കുക?” അദ്ദേഹം വീണ്ടും ചോദ്യം ആവര്‍ത്തിച്ചു. 
നവസന്ന്യാസികള്‍ ആരും മറുപടി നല്‍കിയില്ല. 


സമഭാവനയുടെ ശാന്തസമുരദം 


എന്നും എവിടെയും സതൃസന്ധനായിരിക്കാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
ആഗ്രഹിച്ചു. അക്കാര്യത്തില്‍ സഭാസമൂഹം അദ്ദേഹത്തില്‍ പരിപൂർ 
ണ്ണവിശ്വാസമാണ്‌ അര്‍പ്പിച്ചിരുന്നത്‌. ആരുടെയും ചേരിയില്‍ ചേരാ 
തെ സത്യത്തിനുവേണ്ടി തനിച്ചുനില്‍ക്കാനുള്ള ആത്മീയമായ ധീരത 
അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 





സത്യവഴിയില്‍ ഒരു നിത്യസഞ്ചാരി | 91 


സഭയിലെ തെരഞ്ഞെടുപ്പുകളില്‍ അധികാരസ്ഥാനത്തേക്കു 
യോഗ്യനായ ആളെ കണ്ടെത്തുന്നതിനു സമൂഹം പലപ്പോഴും ഡണ്‍ 
സ്റ്റനച്ചന്റെ സഹായം തേടി. സ്വാര്‍ത്ഥതയുടെ ബന്ധനമകന്ന സ്വത 
ന്ത്രപ്പറവ പൊതുനന്മയ്ക്കുവേണ്ടി നിലകൊള്ളുമെന്നു സമൂഹത്തിനു 
വിശ്വാസമുണ്ടായിരുന്നു. പലതരം ചിന്താഗതിയുള്ളവരെയും വ്യത്യ 
സ്തങ്ങളായ ആശയങ്ങള്‍ പുലര്‍ത്തുന്നവരെയും ആശയവിനിമയത്തി 
ലൂടെ ബന്ധിപ്പിക്കുന്നതിനും കണ്ണിചേര്‍ക്കുന്നതിനും അച്ചന്‍ പരിശ്ര 
മിച്ചു. രഹസ്യചര്‍ച്ചകള്‍ക്കു പ്രോത്സാഹനം നല്കിയില്ല. ഒരിക്കല്‍ പ്ര 
വിശ്യാസംഘത്തില്‍ രാവിലെ പ്രവിശ്യാശ്രേഷ്ഠന്റെ തെരഞ്ഞെടുപ്പി 
നു ശേഷം സംഘാംഗങ്ങള്‍ ചിലര്‍ സ്വന്തം മുറികളിലേക്കു വലിഞ്ഞു. 
മറ്റു ചിലര്‍ ചീട്ടുകളിയില്‍ മുഴുകി. ഡണ്‍സ്റ്റനച്ചന്‌ അച്ചന്മാരുടെ നടപ 
ടികള്‍ തെല്ലും പിടിച്ചില്ല. ഇതു തമാശയ്ക്കുള്ള സമയമല്ല. ഇനി ആ 
ലോചനക്കാരെ തെരെഞ്ഞെടുക്കാനുണ്ട്‌. അതേക്കുറിച്ചു ചര്‍ച്ച നടക്കണം. 
ചീട്ടു കളിക്കുന്നവരില്‍ ചിലരെ ചുമലില്‍ തട്ടിവിളിച്ച്‌ അവരുടെ ഉത്ത 
രവാദിത്വത്തെക്കുറിച്ച്‌ അദ്ദേഹം ഓര്‍പ്പിക്കുന്നതു കാണാനിടയായി. 

വരന്തരപ്പിള്ളിയില്‍ ആശ്രമത്തോടനുബന്ധിച്ച്‌ ഒരു കോളേജിന്റെ 
സ്ഥാപനം സംബന്ധിച്ച്‌ അധികാരികളും ജനങ്ങളും തമ്മില്‍ തര്‍ക്ക 
മുണ്ടായി. ഗൌരവകരമായ ആ പ്രശ്നം പരിഹരിക്കുന്നതിനു വിവേകി 
യും നീതിനിഷ്ഠനുമായ ഒരു പ്രിയോരച്ചന്റെ സേവനം ആവശ്യമായി 
വന്നു. അന്നത്തെ ആശ്രമാംഗങ്ങള്‍ ബ. ഡണ്‍സ്റ്റനച്ചന്റെ പേരു നിര്‍ 
ദ്ദേശിച്ചു. അവര്‍ ആവശ്യപ്പെട്ടതനുസരിച്ച്‌ അദ്ദേഹം കൊവേന്തയുടെ 
പ്രിയോരായി നിയമിതനായി. കൊവേന്തയുടെ തര്‍ക്കമെല്ലാം അവ 
സാനിപ്പിച്ച്‌ ഏവര്‍ക്കും സ്വീകാര്യമായ വിധത്തിലും ഏറ്റവും യുക്ത 
വും നീതിപൂര്‍വകവുമായ രീതിയിലും അവിടെ കോളേജ്‌ ആരംഭി 
ക്കാന്‍ സാഹചര്യമൊരുങ്ങി. 

തൃശൂര്‍ ദേവമാത പ്രവിശ്യയില്‍നിന്ന്‌ 1979 മാര്‍ച്ച്‌ 11-ന്‌ സി.എം.ഐ. 
കോയമ്പത്തൂര്‍ ഉപ്രപവിശ്യ നിലവില്‍ വന്നു. അതോടെ രണ്ട്‌ പ്രവി 
ശൃകളുടെ അതിര്‍ത്തികളെസംബന്ധിച്ചു സംശയങ്ങള്‍ ഉദിച്ചു. പ്രശ്‌ 
നപരിഹാരത്തിനായി പ്രേഷിത ഉപ്രപപവിശ്യാധികാരികള്‍ നിയോഗി 
ച്ച കമ്മറ്റിയുടെ നേതൃത്വം ഡണ്‍സ്റ്റനച്ചനായിരുന്നു. വിഷയം അവ 
ധാനപൂര്‍വ്വം പഠിച്ച്‌ നീതിപൂര്‍വ്വകമായ തീരുമാനം എടുക്കാനുതകു 
ന്ന നീതിബോധവും വിവേകവും ഡണ്‍സ്റ്റനച്ചനുണ്ടെന്ന സമൂഹത്തി 
ന്റെ ബോധ്യമാണ്‌ അദ്ദേഹം ഈ കൃതൃത്തിന്‌ നിയോഗിതനാകുന്ന 





92 സുതാര്യം സുന്ദരം 


തിനുള്ള കാരണം. അല്പം കല്ലിന്റെയും മണ്ണിന്റെയും പേരില്‍ തര്‍ക്ക 
മുണ്ടാകുന്നതു സന്ന്യാസചൈതന്യത്തിനു നിരക്കുന്നതല്ലെന്ന്‌ ഉപദേ 
ശിക്കുമ്പോഴും അച്ചന്‍ സത്യത്തിനുവേണ്ടി നിലകൊണ്ടു. 


ആത്മീയതയിലെ പ്രവാചകചൈതന്യം 


ഡണ്‍സ്റ്റനച്ചന്റെ സംസ്കാരവേളയില്‍ പാലക്കാട്‌ രൂപതാദ്ധ്യക്ഷന്‍ 
മാര്‍. ജേക്കബ്‌ മനതോടത്ത്‌ പ്രസ്താവിച്ചു, “വിശുദ്ധമായ കുര്‍ബ്ബാന 
യുടെ ആമുഖ്രപ്രാര്‍ത്ഥനയില്‍ പറയുന്നതുപോലെ നിര്‍മ്മലമായ ഹൃ 
ദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടുംകൂടെജീവിച്ച നീതി 
മാനായ സന്ന്യാസവൈദികനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍.” 

“താന്‍ മുഴുവനായും ദൈവത്തിന്റെതാണ്‌, തന്റെ സ്വസ്ഥതയും 
സുരക്ഷിതത്വവും ദൈവത്തില്‍മാത്രമാണ്‌” എന്ന അവബോധത്തിന്റെ 
അടിത്തറയില്‍ അടിസ്ഥാനമുറപ്പിച്ച്‌ ഉള്‍ക്കരുത്തു നേടിയ വ്യക്തിത്വ 
മാണു ഡണ്‍സ്റ്റനച്ചന്റെത്‌. നിര്‍ഭയത്വം അദ്ദേഹത്തിനു സ്വാഭാവികമാ 
യിരുന്നു. തികച്ചും പരമാര്‍ത്ഥമായ ഹൃദയത്തിന്റെ ഉടമ. ഈശ്വരോന്മു 
മായ ആന്തരികയാത്രയിലുണ്ടാകുന്ന ഏതൊരു തടസ്സത്തെയും 
നേരിടാനുള്ള തീക്ഷ്ണമായ ക്ഷമാശീലം, തടസ്സങ്ങളുണ്ടാക്കുന്ന 
വേദനയിലൂടെ കടന്നുപോകാനുള്ള സഹനശേഷി, എന്തു ത്യാഗവും 
സഹിക്കാനുള്ള മനഃശക്തി, ഐശ്വരപാതയില്‍ തടസ്സങ്ങളുണ്ടാക്കു 
ന്ന അസത്യത്തിനും അനീതിക്കുമെതിരെ പ്രതിഷേധിക്കാനുള്ള ആര്‍ 
ജ്ജവം എന്നിവ ഡണ്‍സ്റ്റനച്ചന്റെ സവിശേഷതകളായിരുന്നു. കളങ്ക 
മില്ലാത്ത മനസ്സും ഒളിച്ചുകളികളിയില്ലാത്ത പെരുമാറ്റവും, പരസ്പരം 
അന്തരമില്ലാത്ത വാക്കുകളും ചെയ്തികളും, വളച്ചുകെട്ടില്ലാത്ത 
സംസാരരീതി, തെല്ലും വളവില്ലാത്ത ലളിതജീവിതം എന്നിവ അദ്ദേ 
ഹത്തിന്റെ മുഖമുദ്രകളായി തിളങ്ങി. 

സഭയിലും സമൂഹത്തിലും അരങ്ങേറുന്ന ആനുകാലിക സംഭവ 
ങ്ങളോടു ജാഗരൂകവും വിമര്‍ശനാത്മകവുമായ ഒരു മനസ്സ്‌ അദ്ദേഹം 
എപ്പോഴും അകമേ കരുതി. അവയെക്കുറിച്ചുള്ള അച്ചന്റെ അഭിപ്രായ 
ങ്ങള്‍ വളരെ വ്യക്തമായിരുന്നു. പലപ്പോഴും നിറഞ്ഞ വികാരങ്ങളോ 
ടെതന്നെ തന്റെ അഭിപ്രായങ്ങളും വിമര്‍ശനങ്ങളും വിനിമയം ചെയ്‌ 
തു. തിന്മയുടെ ഘടകങ്ങള്‍ തിരിച്ചറിഞ്ഞു പ്രതികരിച്ചു. 

ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഒരു വീട്ടില്‍ വിരുന്നിനു പോയി. ഏതാ 
നും വൈദികരും ഒപ്പമുണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ ഈണിന്റെ 
ഭാഗമായി പാനോപചാരവും നടന്നു. എന്നാല്‍ വൈദികരാരുംതന്നെ 





സത്യവഴിയില്‍ ഒരു നിത്വസഞ്ചാരി| 93 


ആ വക മര്യാദകളൊന്നും പാലിക്കാന്‍ തയ്യാറായില്ല. ആതിഥേയന്‍ 
അവരെ നിര്‍ബന്ധിക്കാന്‍ തുടങ്ങി. “അച്ചന്മാരായാലും അല്പം കുടി 
ച്ചാല്‍ എന്താ കുഴപ്പം...? അതു വലിയ പാപമാണോ...? വല്ലപ്പോഴുമ 
ല്ലെയുള്ളു...? എപ്പോഴുമില്ലല്ലോ? ഇന്നത്തെ സമൂഹത്തില്‍ ഇതൊക്കെ 
സാധാരണമല്ലെ? ഗൃഹനാഥന്റെ ന്യായവാദങ്ങളിലൊന്നും അച്ചന്മാര്‍ 
വീണില്ല. തോല്‍വി സമ്മതിച്ച്‌ അദ്ദേഹം പിന്‍വാങ്ങി. തുടര്‍ന്ന്‌ പല 
കാര്യങ്ങളും അവര്‍ സംസാരിച്ചു. സഭാധികാരികളുടെ വീഴ്ചകളും വൈ 
ദികരുടെ ദുര്‍നടപടികളും ചര്‍ച്ചാവിഷയങ്ങളായി. ഇടയില്‍ അവരില്‍ 
ചിലരുടെ മദ്യപാനശീലവും കടന്നുവന്നു. മദ്യപിക്കുന്ന വൈദികരെ 
ക്കുറിച്ച്‌ ആതിഥേയനു തെല്ലും മതിപ്പില്ലായിരുന്നു. അച്ചന്മാര്‍ കുടി 
ക്കുന്നതിനെക്കുറിച്ച്‌ വളരെ മോശമായ ഭാഷയിലാണ്‌ അദ്ദേഹം 
വിമര്‍ശിച്ചത്‌. അല്പം മുന്‍പ്‌ മദ്യപാനത്തെക്കുറിച്ചു വളരെ ലാഘവ 
ത്തോടെ സംസാരിച്ചതും അച്ചന്മാരെ നിര്‍ബന്ധിച്ചതും അതിനകം 
അയാള്‍ മറന്നുപോയിരുന്നു. “അയാള്‍ നിര്‍ബന്ധിച്ചപ്പോള്‍ നാം കു 
ടിച്ചിരുന്നെങ്കില്‍ എത്ര നാണക്കേടാകുമായിരുന്നു.” സദ്യ കഴിഞ്ഞു മ 
ടങ്ങുംവഴിയില്‍ അച്ചന്മാര്‍ പരസ്പരം പറഞ്ഞു. ഈ അനുഭവം എല്ലാ 
വര്‍ക്കും നല്ലൊരു പാഠമായി. 

ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചന്‍ അവശ്യം മദ്യപിക്കുന്നവരുടെ ആഘോ 
ഷത്തിലേക്കു യാദൃശ്ചികമായി ചെന്നുകയറാനിടയായി. മദ്യപാനത്തില്‍ 
പങ്കുചേരാതെ അവരോടൊപ്പം ശാന്തമായി അച്ചന്‍ ഭക്ഷണം കഴിച്ചു 
കൊണ്ടിരുന്നു. ഒരാള്‍ വന്ന്‌ അല്പം സേവിക്കുന്നതിന്‌ അദ്ദേഹത്തെ 
പ്രേരിപ്പിച്ചു. ഡണ്‍സ്റ്റനച്ചവന്‍ ആ അഭ്യര്‍ത്ഥന നിരസിച്ചു. എന്നാല്‍ 
അഭ്യര്‍ത്ഥന നിര്‍ബന്ധമായി മാറി. അച്ചന്‍ പെട്ടെന്ന്‌ പൊട്ടിത്തെറിച്ചു, 
“നിങ്ങള്‍ക്കു കഴിക്കാം ഞാനതിനു വിരോധം പറഞ്ഞില്ലല്ലോ. എന്തി 
നാണ്‌ മറ്റുള്ളവരെ നിര്‍ബന്ധിക്കുന്നത്‌.” 

പ്രവിശ്യ സംഘത്തിലും സഭാസംബന്ധമായ സമ്മേളനങ്ങളിലും 
ബ. ഡണ്‍സ്റ്റനച്ചന്റേതു ര്രവാചകസ്വരമായിരുന്നു. മൂല്യങ്ങളുടെ 
പാലനത്തില്‍ അല്പമെങ്കിലും വൃതിചലിക്കാനോ നീതിയുടെ നട 
ത്തിപ്പില്‍ കടുകിട വിട്ടുകൊടുക്കാനോ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. 
സ്വന്തം അഭിപ്രായങ്ങള്‍ തുറന്നുപറയുന്നതില്‍ നിര്‍ഭയത്വം പുലര്‍ത്തി. 
എതിര്‍പ്പുകളെ അവഗണിച്ചു. പരിക്കുകള്‍ പരിഗണിക്കാതെ പോരാ 
ടി. ഒറ്റപ്പെടലുകളെ സ്വയം വരിച്ചു. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളി 
ലും സത്യത്തോടുള്ള ഈ പ്രതിബദ്ധത പൂര്‍ത്തികരിക്കുന്നതിനു 





94 സുതാര്യം സുന്ദരം 


ശ്രമിച്ചതുകൊണ്ട്‌ ഏറെ ആന്തരിക സമരം അദ്ദേഹം അനുഭവിക്കേ 
ണ്ടിവന്നു. ദ്ൃഡ്വചിത്തതയോടെ മൂല്യങ്ങള്‍ക്കുവേണ്ടി നിലകൊണ്ട 
പ്പോള്‍ “വാശിക്കാരനായി” മുദ്രകുത്തപ്പെട്ടു. വല്ലപ്പോഴുമേ ഇത്തരം 
വ്യക്തികള്‍ ജനിക്കുകയുള്ളു. അവരുടെ സത്യസന്ധത ചിലപ്പോള്‍ 
പരിഹസിക്കപ്പെട്ടേക്കാം. എന്നാലും അണുവിട ധര്‍മ്മത്തില്‍നിന്നു 
വ്യതിചലിക്കാന്‍ അവര്‍ തയ്യാറാവുകയില്ല. 

“സത്യമായതു വിശ്വസിക്കുക; വിശ്വസിക്കുന്നതു പറയുക; പറയു 
ന്നതു പ്രവര്‍ത്തിക്കുക. സത്യത്തിന്റെ അംഗീകരണത്തില്‍നിന്നേ നീ 
തി പുലരുകയുള്ളു.” ഇത്‌ ഡണ്‍സ്റ്റനച്ചന്റെ ജീവിതബോദ്ധ്യമായിരു 
ന്നു. സഭയ്ക്ക്‌ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോകുന്നുണ്ടെങ്കില്‍ അത്‌ 
സത്യസന്ധതയോടുള്ള പ്രതിബദ്ധതയുടെ കുറവുകൊണ്ടാണെന്ന്‌ 
അദ്ദേഹം കരുതി. “വാക്കൊന്ന്‌ പ്രവ്യത്തി വെറെ! അനുസരണത്തി 
ന്റെയും വിനയത്തിന്റെയും ജീവിതരീതി തെരഞ്ഞെടുത്തിട്ട്‌ പ്രതാപ 
മുള്ള ജോലി കിട്ടാതാകുമ്പോള്‍ അസംത്യപ്തരായി കാണപ്പെടുക! 
ദരിഗ്രനായിരിക്കാമെന്നു വാക്കു കൊടുത്തവന്‍ മനുഷ്യരുടെ മുന്‍പില്‍ 
പണക്കാരനായി പ്രത്യക്ഷപ്പെടുക! അനുസരിക്കാമെന്നു സമ്മതിച്ചവന്‍ 
അധികാരമോഹവുമായി നടക്കുക! ജനങ്ങളെര്രതി ഏറ്റെടുത്ത 
സംരംഭങ്ങള്‍ സനകര്യപൂര്‍വ്വം മാറ്റിവെച്ചു മറ്റുകാര്യങ്ങള്‍ തേടിപ്പോ 
കുക!” ഈ പ്രവണതകള്‍ക്കെല്ലാം കാരണം സത്യത്തോടുള്ള പ്രതി 
ബദ്ധതയുടെ കുറവാണെന്നു ഡണ്‍സ്റ്റനച്ചന്‍ വിശ്വസിച്ചു. 

സത്യത്തിനുവേണ്ടി മുഖം നോക്കാതെ വാദിക്കുമ്പോഴും വിനീത 
ഭാവവും ശാന്തശീലവും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തില്‍നിന്നു ചോര്‍ 
ന്നുപോയില്ല. അവിടെ പ്രതികാരമനോഭാവമില്ല, സത്യത്തോടുള്ള 
കൂറും നീതി പുലരുന്നതിനു വേണ്ടിയുള്ള സഹന ശേഷിയുമാണു 
ള്ളത്‌. നിഷ്ക്കളങ്കതയുടെയും നീതിബോധത്തിന്റെയും സുന്ദരമേള 
നം ആ വൃക്തിത്വത്തിന്റെ പ്രത്യേകതയായിരുന്നു. അസത്യത്തിനെ 
തിരെ ശബ്ദമുയര്‍ത്തൂമ്പോഴും വഴിതെറ്റി നടക്കുന്നവരോട്‌ ആദരവു 
തെല്ലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. 
അതുകൊണ്ടുതന്നെ ഡണ്‍സ്റ്റനച്ചന്റെ ആശയങ്ങളെ എതിര്‍ത്തവരും 
അദ്ദേഹത്തെ ഹൃദയപൂര്‍വും ബഹുമാനിച്ചു. 
പരിശീലിതരില്‍ സത്യസന്ധതയുടെ മുദ്ര പതിക്കാന്‍ 


വളരെ വര്‍ഷങ്ങള്‍ പരിശീലനരംഗത്തു പ്രവര്‍ത്തിച്ച ആളെന്ന നില 
യില്‍ സന്ന്യാസ പരിശീലനത്തെക്കുറിച്ചു തനിക്കുള്ള കാഴ്ചപ്പാടെ 
ന്തെന്ന്‌ അദ്ദേഹം വ്യക്തമാക്കുന്നു. 





സത്യവഴിയില്‍ ഒരു നിത്വസഞ്ചാരി 95 


“വളരെയധികം നന്മചെയ്യാവുന്ന ഒരു ഫീല്‍ഡാണിതെന്ന്‌ എനി 
ക്കു മനസ്സിലായിട്ടുണ്ട്‌. “ഫോര്‍മേഷനെക്കുറിച്ചുള്ള എന്റെ “വിഷന്‍' 
വളരെ വലുതായിരുന്നു. ആ വിഷനനുസരിച്ച്‌ പ്രവര്‍ത്തിക്കാനാകാ 
തെവന്നത്‌ എന്നെ വളരെ വിഷമിപ്പിച്ചു. ഏറെ ചിന്തിച്ചപ്പോള്‍ കുട്ടി 
കള്‍ക്കുണ്ടാകേണ്ടത്‌ അടിസ്ഥാനപരമായ സത്യസന്ധതയാണെന്നു 
മനസ്സിലായി. അതില്ലാതെ സന്ന്യാസ ജീവിതത്തിന്‌ അര്‍ത്ഥമില്ലെന്നും 
തോന്നി. ഈ സത്യസന്ധത മാത്രമാണു കുട്ടികളില്‍ വളര്‍ന്നുകാണാന്‍ 
ആഗ്രഹിക്കുന്നതും. ഈ ആഗ്രഹത്തിനു വിരുദ്ധമായി കാണുന്നതെ 
ല്ലാം മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. പലപ്പോഴും നിരാശതന്നെ 
തോന്നിയിട്ടുണ്ട്‌.” 

യോഗാര്‍ത്ഥികളും നവസന്ന്യാസികളും സത്യസന്ധതയിലും 
നീതിബോധത്തിലും വളരണമെന്നു ഡണ്‍സ്റ്റനച്ചന്‍ ആഗ്രഹിച്ചു. 
സതൃത്തിന്റെ അംഗീകാരത്തില്‍നിന്നേ നീതി പുലരുകയുള്ളുവെന്ന്‌ 
അദ്ദേഹം പറയുമായിരുന്നു. സത്യസന്ധതയുടെ ജീവിതസാക്ഷ്യം 
തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നിറവേറ്റി. സദാ 
സത്യസന്ധരായിരിക്കാന്‍ അര്‍ത്ഥികള്‍ക്കു പ്രചോദനം നല്കി. തന്റെ 
ആദര്‍ശപുരുഷനായ തോമസ്‌ മൂറിന്റെ സത്യത്തോടുള്ള പ്രതിബദ്ധത 
മറ്റുള്ളവരിലേക്കും പകരുന്നതിനു അദ്ദേഹം പരിശ്രമിച്ചു. അര്‍ത്ഥികള്‍ 
ക്കുള്ള ഉപദേശങ്ങളില്‍ തോമസ്‌ മൂര്‍ പലപ്പോഴും സാന്ദര്‍ഭികമായി 
കടന്നുവന്നു. 1953-56 കാലഘട്ടത്തില്‍ അമ്പഴക്കാട്‌ കൊവേന്തയിലെ 
പ്രൊക്കുറെറ്ററും നവസന്ന്യാസികളുടെ കുമ്പസാരക്കാരനും ആയിരി 
ക്കെ ഡണ്‍സ്റ്റനച്ചന്റെ പ്രേരണയില്‍ നവസന്ന്യാസികള്‍ തോമസ്‌ 
മൂറിന്റെ ജീവചരിത്രം നാടകമായി അവതരിപ്പിച്ചു. റാഞ്ചിയില്‍വച്ച്‌ 
വിശുദ്ധന്റെ കത്തുകള്‍ വിവര്‍ത്തനം ചെയ്യാന്‍ യോഗാര്‍ത്ഥികള്‍ക്കു 
പ്രേരണ നല്കി. 

റെക്റ്ററായ ഡണ്‍സ്റ്റനച്ചനോട്‌ എന്തും തുറന്നുപറയുന്നതിനുളള 
സ്വാതന്ത്രം അര്‍ത്ഥികള്‍ അനുഭവിച്ചു. അച്ചനോടു കയര്‍ക്കുന്നതി 
നും തര്‍ക്കിക്കുന്നതിനും അവര്‍ക്ക്‌ ഏറെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. 
തുറന്ന മനസ്സില്‍നിന്ന്‌ ആത്മാര്‍ത്ഥമായി നിറഞ്ഞൊഴുകുന്നതൊന്നും 
അദ്ദേഹം ഉപേക്ഷിച്ചില്ല. തുറവിയുള്ള യോഗാര്‍ത്ഥിയുടെ എല്ലാ 
തെറ്റുകളും പൊറുക്കുവാന്‍ തയ്യാറായി. 

തങ്ങളുടെ കുറവുകള്‍ തുറന്നുപറഞ്ഞാല്‍ “പറഞ്ഞുവിടും” എന്ന 
ആശങ്ക ഡണ്‍സ്റ്റനച്ചന്റെ യോഗാര്‍ത്ഥികള്‍ക്ക്‌ ആവശ്യമില്ലായിരുന്നു. 





96 സുതാര്യം സുന്ദരം 


പ്രീഡിഗ്രി പൂര്‍ത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗാര്‍ത്ഥി ഭവ 
നത്തില്‍ കഴിഞ്ഞ ഒരാള്‍ അക്കാര്യം റെക്റ്ററച്ചനോടു തുറന്നുപറഞ്ഞു. 
കുട്ടിയുടെ സത്യസന്ധതയെ മാനിച്ചുകൊണ്ട്‌ അദ്ദേഹത്തെ പരിശീല 
നഭവനത്തില്‍ തുടരുവാനും പഠനം പൂര്‍ത്തിയാക്കുവാനും അനുവാദം 
നല്കി. 

വരന്തരപ്പിള്ളിയില്‍ യോഗാര്‍ത്ഥിയായിരുന്നപ്പോഴുണ്ടായ അനുഭ 
വം ഒരാള്‍ അനുസ്മരിക്കുന്നു, “വരാന്തയില്‍നിന്നു പഠനമുറിയിലേ 
ക്കു കടക്കുന്ന വാതിലിനോടു ചേര്‍ന്ന്‌ ഒരു അലമാര ഉണ്ട്‌. അതില്‍ 
തോട്ടപ്പണിക്കും മറ്റുമുള്ള സാധനങ്ങള്‍ സൂക്ഷിച്ചിരുന്നു. വാതില്‍ 
തുറന്നു വച്ചാല്‍ അലമാരിയിലെ സാധനങ്ങള്‍ കാണാനാകാത്തവി 
ധം അടഞ്ഞുപോകും. ഒരു ദിവസം വൈകുന്നേരം അലമാരയില്‍നി 
ന്നു ചില സാധനങ്ങള്‍ ഞാന്‍ എടുത്തു. മറ്റു സാധനങ്ങള്‍ അടുക്കും 
ചിട്ടയുമില്ലാതെ ഉപേക്ഷിച്ചു പോയി. കുറച്ച്‌ സമയം കഴിഞ്ഞ്‌ ഡണ്‍സ്‌ 
ദൃനച്ചന്‍ എല്ലാവരേയും വിളിച്ചുകൂട്ടി. പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ള 
കാര്യം വേണ്ടവിധത്തില്‍ ചെയ്യാത്തതുകൊണ്ട്‌ അദ്ദേഹം വളരെ 
ഗൌരവത്തിലായിരുന്നു. അരാണ്‌ ഇതു ചെയ്തതെന്ന്‌ അച്ചന്‍ അന്വേ 
ഷിച്ചു. നല്ല ശിക്ഷ കിട്ടുമെന്ന്‌ ഉറപ്പായിരുന്നു. ഞാനാണ്‌ ചെയ്തതെ 
ന്നു തുറന്നു പറഞ്ഞു. അച്ചന്‍ തെല്ലും ദ്യേഷ്യപ്പെട്ടില്ല. വളരെ ശാന്ത 
നായി എല്ലാ സാധനങ്ങളും അടുക്കിവയ്ക്കാന്‍ മാത്രമേ പറഞ്ഞുള്ളു.” 

റാഞ്ചിയില്‍ യോഗാര്‍ത്ഥികളുടെ റെക്റ്ററായിക്കേ നടന്ന സംഭവം: 
പരിശീലന ഭവനത്തിനു തൊട്ടടുത്തുള്ള അങ്കണം പ്ലാവ്‌, മാവ്‌, പേര, 
ലീച്ച്‌ തുടങ്ങിയ ഫലവ്യക്ഷങ്ങളാല്‍ സമ്പന്നമായിരുന്നു. വികൃതിക 
ളായ യോഗാര്‍ത്ഥികള്‍ പലപ്പോഴും മതില്‍ ചാടി കൊതി തീര്‍ക്കുക 
പതിവായിരുന്നു. തോട്ടമുടമസ്ഥനും തോട്ടം സൂക്ഷിപ്പുകാരനും 
അകലെ ആയിരുന്നതിനാല്‍ വളരെ സൌകര്യമായി. ഒരിക്കല്‍ അര്‍ 
ത്ഥികള്‍ കുറെ പേരയ്ക്ക പറിച്ച്‌ അടുത്തുള്ള ഒരു സെമിനാരിയിലേ 
ക്കു കടത്തുവാന്‍ ശ്രമം നടത്തി. ഗുരുവച്ചന്‍ അതറിഞ്ഞു. അത്‌ 
അന്യായമായ മുതലാണെന്നു പറഞ്ഞു യോഗാര്‍ത്ഥികളെ തിരുത്തി, 
വലിയ സ്നേഹത്തോടെ. ഒപ്പം ആ നല്ല പിതാവ്‌ മക്കളെക്കുറിച്ചു 
കരുതലുള്ളവനായിരുന്നു. നടത്തിപ്പുകാരനെ സമീപിച്ചു പറമ്പിലുണ്ടാ 
യിരുന്ന ഫലവ്ൃക്ഷങ്ങളില്‍ ഓരോ തരം മരത്തിന്റെ ഫലങ്ങള്‍ കച്ചവ 
ടമാക്കി. 

രഹസ്യങ്ങള്‍ സൂക്ഷിക്കുന്നതില്‍ അതീവ ശ്രദ്ധാലുവായിരുന്നു, 
ഡണ്‍സ്റ്റനച്ചന്‍. ഏതു രഹസ്യവും തികഞ്ഞ വിശ്വസ്തതയോടെ 





സത്യവഴിയില്‍ ഒരു നിത്യസഞ്ചാരി | 97 


അദ്ദേഹം സൂക്ഷിച്ചു. യോഗാര്‍ത്ഥികള്‍ തുറന്നു പറയുന്നതൊന്നും 
്രവിശ്യാശ്രേഷ്ഠരോടു പോലും വെളിപ്പെടുത്തിയിരുന്നില്ല. ചില 
കാര്യങ്ങള്‍ അധികാരികളോടു തുറന്നുപറയേണ്ടിവന്നാല്‍ ബന്ധപ്പെട്ട 
അര്‍ത്ഥിയോട്‌ അനുവാദം ചോദിച്ചിട്ടേ അവ വെളിപ്പെടുത്തിയിരുന്നുള്ളു. 

അര്‍ത്ഥികളുടെ ദൈവവിളിയെക്കുറിച്ചു തീരുമാനമെടുക്കുന്നതില്‍ 
തികഞ്ഞ സത്യസന്ധതയും ആത്മാര്‍ത്ഥതയും അദ്ദേഹം പുലര്‍ത്തി. 
അധികാരികളെയും സമൂഹത്തെയും ഭയന്നു ദ്യഡ്ധനിശ്ചയങ്ങളില്‍ 
നിന്നു വ്യതിചലിച്ചില്ല. സമൂഹത്തിന്റെ വിമര്‍ശനം ഭയന്ന്‌ ഏതുവിധേ 
നയും കണക്കൊപ്പിക്കാനും തയ്യാറായില്ല. 1995-ല്‍ കരണ്ടമ്പാളയം 
ലിറ്റില്‍ ഫ്ളവര്‍ സെമിനാരിയില്‍ പ്ലസ്ടൂ പഠനം കഴിഞ്ഞു നവസ 
ന്ന്യാസ പ്രവേശനത്തിനായി ശേഷിച്ചത്‌ ഒരാള്‍ മാത്രം. ശേഷിച്ചവനു 
ചില കാരണങ്ങളാല്‍ സെമിനാരിയോടു വിടപറയുവാന്‍ പ്രേരണ നല്‍ 
കി, അവനെ വീട്ടിലേക്കു അദ്ദേഹം പറഞ്ഞയച്ചു. 

സി.എം.ഐ. ദേവമാത, പ്രേഷിത, സെന്റ്‌ പോള്‍സ്‌ പ്രവിശ്യക 
ളില്‍ അംഗങ്ങളായ നിരവധി പേര്‍ക്കു ഡണ്‍സ്റ്റനച്ചന്‍ സന്ന്യാസമൂ 
ല്യ വളര്‍ച്ചയില്‍ വലിയൊരു സ്വാധീനശക്തിയായിരുന്നു. അര്‍ത്ഥി 
കള്‍ക്ക്‌ അധികാരികളോടുള്ള തുറവി സത്യസന്ധതയുടെ മുഖ്യഘട 
കമാണെന്നും അതു പരിശീലനത്തിന്‌ അനിവാര്യമാണെന്നും അച്ചന്‍ 
തിരിച്ചറിഞ്ഞിരുന്നു. അധികാരികളെ പരമാര്‍ത്ഥതയോടെ സമീപിക്ക 
ണമെന്ന്‌ അവരെ ഉപദേശിച്ചു. പരിശീലകരുമായി അകന്നുനില്‍ക്കു 
ന്ന അര്‍ത്ഥികളെ അടുപ്പിക്കുക തന്റെ പ്രത്യേക ദൌത്യമായി അദ്ദേഹം 
സ്വീകരിച്ചു. ബ. ഡണ്‍സ്റ്റനച്ചന്റെ പരിശ്രമങ്ങള്‍ വളരെയേറെ ഫലമ 
ണിഞ്ഞുവെന്ന്‌ ധര്‍മ്മാരാമില്‍ വളരെ കാലം ആദ്ധ്യാത്മിക നിയന്താ 
വായിരുന്ന ഫാ. ബെഞ്ചമിന്‍ കോട്ടുരാന്‍ സാക്ഷിക്കുന്നു. “തൃശൂരുനി 
ന്നു വരുന്ന ശെമ്മാശന്മാരെ ഡണ്‍സ്റ്റനച്ചന്‍ വളരെ സ്വാധിനിച്ചിട്ടുണ്ട്‌. 
അവരെ തുറവിയുള്ളവരാക്കുന്നതില്‍ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു.” 





98 | സുതാര്യം സുന്ദരം 


പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ 
അവിരാമമായ അന്തര്‍ധാര 


ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ ഓര്‍മ്മക്കുറിപ്പുകള്‍ ആരംഭിക്കുന്നത്‌ സ്വന്തം 
മാതാപിതാക്കള്‍ തന്റെ സ്വഭാവരൂപീകരണത്തിലും ആദ്ധ്യാത്മിക 
ജീവിതവളര്‍ച്ചയിലും വഹിച്ച പങ്കു പ്രതിപാദിച്ചുകൊണ്ടാണ്‌. തന്റെ 
ആദ്ധ്യാത്മിക വളര്‍ച്ചയില്‍ മാതാപിതാക്കള്‍ പ്രത്യേകമായി അപ്പന്‍ 
ചെലുത്തിയ സ്വാധീനം അപാരമെന്ന്‌ അദ്ദേഹം സാക്ഷിക്കുന്നു. ദൈ 
വൈക്യം ലക്ഷ്യമാക്കി ഇട്ടുപ്പുണ്ണി പിന്നിട്ട വഴികളിലേക്കു ഡണ്‍സ്റ്റന 
ച്ചന്‍ തിരിഞ്ഞു നോക്കുന്നു. 


അപ്പന്റെ വഴിയില്‍ മകന്‍ 


“എനിക്ക്‌ ഓര്‍മ്മ വെച്ച നാളുകളില്‍ കുടുംബത്തില്‍ ഒരു ആദ്ധ്യാത്മിക 
അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഞാന്‍ ജനിച്ചത്‌ 1920 നവംബര്‍ 28-0൦ 
തീയതിയാണ്‌. അതിനു മുന്‍പെ 1919 ജൂലായ്‌ 4-ഠം തീയതി ഞങ്ങളുടെ 
കുടുബം ഈശോയുടെ തിരുഹൃദയത്തിനു പ്രതിഷ്ഠിക്കപ്പെട്ടു. ഈ 
പ്രതിഷ്ഠ മാസാദ്യ വെള്ളിയാഴ്ചകളില്‍ വളരെ ശുഷ്കാന്തിയോടുകുടി 
നവീകരിക്കപ്പെട്ടിരുന്നു. മറ്റുള്ള പ്രാര്‍ത്ഥനകള്‍ ഞങ്ങള്‍ ചൊല്ലിയാലും 
പ്രതിഷ്ഠാ ജപം അപ്പന്‍ വീട്ടിലുണ്ടെങ്കില്‍ അദ്ദേഹംതന്നെയാണ്‌ 
ചൊല്ലാറുള്ളത്‌. അതു ചൊല്ലുന്ന സമയത്ത്‌ അപ്പനെ കാണുന്നതും കേള്‍ 
ക്കുന്നതും വളരെ ഭക്തി സംവര്‍ദ്ധകമായ ഒന്നാണ്‌. വികാരഭരിതനായി 
ട്ടാണ്‌ എപ്പോഴും അപ്പന്‍ ചൊല്ലാറുള്ളതും. ദീര്‍ഘമായ ഏതെങ്കിലും 
യാത്രയ്ക്കു പോകുന്നതിന്നുമുന്‍പ്‌ (അസാധാരണ താമസം ആവശ്യ 
പ്പെടുന്ന അല്ലെങ്കില്‍ അപായകരമെന്നു തോന്നുന്ന യാത്രകള്‍ക്കുമുമ്പ) 
പ്രതിഷ്ഠ എല്ലാവരുംകൂടി നവീകരിക്കാറുണ്ട്‌. 

“യാത്ര കഴിഞ്ഞു തിരിച്ചെത്തുമ്പോള്‍ നന്ദി പറയുന്നതിനും അപ്പന്‍ 
മറക്കാറില്ല. ഇപ്രകാരം നന്ദി പറയുന്നതിന്‌ ഒന്നിലധികം പ്രാവശ്യം 
അപ്പന്‍ ഞങ്ങളെ ഓര്‍മ്മിപ്പിച്ചിട്ടുണ്ട്‌. കുടുംബാംഗങ്ങള്‍ എല്ലാവരും 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ...| 99 


ഒരിക്കല്‍ യാരത കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോള്‍ ഞാന്‍ തനിയെ 
ഈശോയുടെ തിരുഹൃദയത്തിനു നന്ദി പറഞ്ഞു. കുറച്ചുകഴിഞ്ഞപ്പോള്‍ 
അപ്പന്‍ കുടുബാംഗങ്ങളോടായി ചോദിച്ചു “ആരെങ്കിലും നന്ദിപറയുവാന്‍ 
ഓര്‍ത്തോ” എന്ന്‌. അപ്പോള്‍ സന്തോഷപൂര്‍വം ഞാന്‍ ഉത്തരം പറഞ്ഞു. 
അപ്പനില്‍നിന്നു ഞാന്‍ പഠിച്ച പ്രധാന പാഠങ്ങളില്‍ ഒന്നാണിത്‌. 

“മറ്റു കുടുംബങ്ങളില്‍ കുടുംബ്രപ്രതിഷ്ഠ നടത്തുന്നതിനും മാതാപി 
താക്കന്മാര്‍ വളരെ പരിശ്രമിച്ചിട്ടുണ്ട്‌. വീട്ടില്‍ വന്നിരുന്ന പലരോടും 
ഒമ്പതു ആദ്യവെള്ളിയാഴ്ച വി. കുര്‍ബാന ഉള്‍ക്കൊള്ളുന്നവര്‍ക്ക്‌ 
ഈശോയുടെ തിരുഹൃദയത്തില്‍നിന്നു ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളെ 
ക്കുറിച്ച്‌ ഉപദേശരൂപത്തില്‍ പറഞ്ഞു പ്രേരിപ്പിക്കുന്നതു ഞാന്‍ കേട്ടിട്ടു 
ണ്ട്‌. പിന്നീട്‌ കുടുംബത്തില്‍ പതിവുള്ള മുന്നു നേരത്തെ പ്രാര്‍ത്ഥന 
കള്‍ക്കു മുടക്കം വന്നു. സന്ധ്യാനമസ്കാരംതന്നെയും പലപ്പോഴും ഏറ്റ 
വും അത്യപ്തികരമായ വിധത്തില്‍ നടത്താന്‍ ഇടയായി. എന്നാല്‍ 
കുടുംബപ്രതിഷ്ഠയുടെ കാര്യത്തില്‍ കുടുംബാംഗങ്ങള്‍ എല്ലാവരും 
മാതാപിതാക്കന്മാരുടെ മരണംവരെ ശുഷ്കാന്തിയുള്ളവരായിരുന്നു. 
ആദ്യ വെള്ളിയാഴ്ചതോറും പള്ളിയില്‍ പോകാന്‍ കഴിവുള്ള എല്ലാവ 
രും വിശുദ്ധ കുര്‍ബ്ബാന ഉള്‍ക്കൊള്ളുകയും ചെയ്യുമായിരുന്നു.” 

കുടുംബത്തില്‍ ആദ്ധ്യാത്മികാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും 
മാതാപിതാക്കള്‍ ഇരുവരും അതിവ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിലും 
ആത്മീയ വളര്‍ച്ചയില്‍ കൂടുതലായിതന്നെ സ്വാധീനിച്ചത്‌ അപ്പനാണെ 
ന്ന്‌ ഇട്ടൂപ്പുണ്ണി തിരിച്ചറിയുന്നു. അതിനുള്ള കാരണവും ഇട്ടപ്പുണ്ണി 
വിവരിക്കുന്നുണ്ട്‌: 

“ഓര്‍മ്മ വെച്ച നാള്‍മുതല്‍ ഞാന്‍ ഒരു ചിന്താശിലനായിരുന്നു. 
ഹൃദയത്തെക്കാള്‍ ബുദ്ധിയാണ്‌ എന്നെ നയിച്ചിരുന്നത്‌. അഞ്ചാറു വയ 
സ്സുള്ളപ്പോള്‍ രാത്രിയില്‍ ഭയങ്കര സ്വപ്നങ്ങള്‍ കണ്ടു പേടിച്ച്‌ ഉണര്‍ന്ന്‌ 
പിന്നീട്‌ ഉറങ്ങുവാന്‍ സാധിക്കാതെയിരിക്കുമ്പോള്‍ ഞാന്‍ അമ്മയുടെ 
പക്കല്‍നിന്ന്‌ അപ്പന്റെ കട്ടിലിലേക്കു കയറിച്ചെല്ലും. ഉറങ്ങിക്കിടക്കുന്ന 
അപ്പന്റെ രോമം നിറഞ്ഞ, വണ്ണമുള്ള കൈകളില്‍ ഒന്ന്‌ പിടികിട്ടിയാല്‍ 
പിന്നെ ഒരു ഭയവുംകൂടാതെ സുഖമായി ഞാന്‍ കിടന്നുറങ്ങും. അതി 
ന്റെ ന്യായം, അമ്മക്കു ശക്തിയില്ല, അപ്പനു ശക്തിയുണ്ട്‌ എന്നതാണ്‌. 
ഇതുപോലെതന്നെ അമ്മയെക്കാള്‍ അപ്പനു കൂടുതല്‍ അറിവുണ്ട്‌ 
എന്നായിരുന്നു എന്റെ ബോദ്ധ്യം. ഈ കാരണങ്ങളാല്‍ അപ്പനാണ്‌ 


v 9 


എന്റെ ശ്രദ്ധയെ കൂടുതല്‍ ആകര്‍ഷിച്ചിട്ടുള്ളത്‌. 





100 സുതാര്യം സുന്ദരം 


പല കാര്യങ്ങളിലും താന്‍ അപ്പനെപ്പോലെയാണെന്ന്‌ ഇട്ടൂപ്പുണ്ണി 
മനസ്സിലാക്കി. അപ്രകാരം ആയിരിക്കുന്നതില്‍ അവന്‍ ഏറെ സന്തുഷ്‌ 
ടനുമായിരുന്നു. തന്റെ പ്രാര്‍ത്ഥനാ ജീവിതത്തില്‍ അപ്പന്‍ സ്വാധീനിച്ച 
സന്ദര്‍ഭങ്ങള്‍ ഡണ്‍സ്റ്റനച്ചന്‍ എടുത്തു പറയുന്നു: 

“എന്റെ ബാല്യകാലംവരെ ഞങ്ങള്‍ വലിയ ദാരിദ്യത്തിലാണ്‌ 
കഴിഞ്ഞുകൂടിയിരുന്നത്‌. ചില മാസങ്ങളില്‍ ദിവസങ്ങള്‍കടന്നുപോയതു 
ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയിലാണ്‌. പലപ്പോഴും ഭക്ഷണം 
വളരെ താമസിച്ചാണു കിട്ടിയിരുന്നത്‌. ചുരുക്കം ചിലപ്പോള്‍ 
പേരിനു വല്ലതും കഴിച്ചു തൃപ്തിപ്പെടേണ്ടതായും വന്നിട്ടുണ്ട്‌. അമ്മ 
യുടെ നോട്ടവും സാമര്‍ത്ഥ്യവുംകൊണ്ട്‌ വലിയ വിഷമം കൂടാതെ 
കഴിഞ്ഞുകൂടി. കുടുംബത്തിലെ ഈ സ്ഥിതി വെളിയില്‍ ആരുമറിയാ 
തെ വളരെ സൂക്ഷിച്ചിരുന്നു. ഇതുകൂടാതെ ഞങ്ങളുടെ കടക്കാര്‍ വന്ന്‌ 
ഇടവിടാതെ അവരുടെ പണം തിരിച്ചു കൊടുക്കാന്‍ ശക്തിയായ 
ഭാഷയില്‍ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ചിലതു കേസിലായി, വിധി 
യായി, ജപ്തിയും വാറണ്ടുമൊക്കെയായി. പിടിക്കപ്പെടാതിരിക്കുന്ന 
തിനായി പലപ്പോഴും രാത്രിയിലും മറ്റും ഒളിച്ചോടി പോകുന്നതിന്‌ 
അപ്പന്‍ നിര്‍ബന്ധിതനായിട്ടുണ്ട്‌. കുറേ കാലത്തേക്ക്‌ അപ്പനു പകല്‍ 
സമയം വീട്ടില്‍ താമസിക്കാന്‍ നിവൃത്തിയില്ലാത്തവണ്ണമായി. ഇങ്ങ 
നെ കുടുംബം എല്ലാതരത്തിലും വിഷമിച്ചിരുന്നു. 

“വൈഷമ്യം നിറഞ്ഞ കാലഘട്ടം കുറെ നീങ്ങിയപ്പോള്‍ അപ്പന്‍ 
ഒരു ദിവസം പറയുകയാണ്‌, “ഞാന്‍ അനേക സംഗതികള്‍ക്കുവേണ്ടി 
പ്രാര്‍ത്ഥിച്ചിട്ടുണ്ട്‌; പ്രാര്‍ത്ഥിക്കുന്നുമുണ്ട്‌. എന്നാല്‍ ഇതിനുവേണ്ടി 
(അപ്പന്‌ അനുഭവിക്കേണ്ടിവന്ന മേല്ലറഞ്ഞ വിഷമങ്ങള്‍ മാറികിട്ടി ധന 
സ്ഥിതി ഉയരുന്നതിനുവേണ്ടി) ഒരിക്കലും പ്രാര്‍ത്ഥിച്ചിട്ടില്ല. അപ്പന്റെ 
നിയോഗവപ്രകാരം കുടുംബത്തില്‍ പലപ്പോഴും ഈശോയുടെ തിരു 
ഹൃദയത്തോടുള്ള നവനാള്‍ കഴിക്കാറുണ്ടായിരിന്നു അതു വേറെ 
ആവശ്യങ്ങള്‍ക്കുവേണ്ടി ആയിരുന്നിരിക്കാം. 

“അപ്പന്റെ വാക്കുകള്‍ കേട്ടപ്പോള്‍ ഞാന്‍ അത്ഭുതപ്പെട്ടു. ഈ 
സംഗതിയില്‍ ഞാനും അപ്പനെ പോലെയായിരുന്നു. വി. കുര്‍ബാന 
ഉള്‍ക്കൊണ്ടതിനുശേഷമുള്ള സമയങ്ങളില്‍ ഞാന്‍ പ്രത്യേകമായി 
പല സംഗതികള്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുമായിരുന്നു. കുടുംബത്തിലെ 
വിഷമം എനിക്കു വളരെയധികം അനുഭവപ്പെട്ടിരുന്നെങ്കിലും, മാതാ 
പിതാക്കന്മാരുടെ ദയനീയസ്ഥിതിയില്‍ വിഷമം തോന്നിയിരുന്നെ 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ... 101 


ങ്കിലും ഞാന്‍ കുടുംബത്തിന്റെ ലൌകികമായ ഉന്നമനത്തിനുവേണ്ടി 
ഒരിക്കലും പ്രാര്‍ത്ഥിച്ചിട്ടില്ല. അതിന്‌ ആഗ്രഹവുമില്ലായിരുന്നു. അതു 
മുഴുവന്‍ ദൈവഹിതത്തിനു വിട്ടുകൊടുത്തിരിക്കയായിരുന്നു. എങ്കി 
ലും മരണശേഷം ഉത്തരിപ്പുകടത്താല്‍ അപ്പന്‍ ശുദ്ധികരണസ്ഥലത്തു 
വേദനയനുഭവിക്കാതിരിക്കാന്‍ വേണ്ടി അപ്പന്‍ മരിക്കുന്നതിനുമുമ്പ്‌ 
കടങ്ങളെല്ലാം വീട്ടണമെ എന്നു പ്രാര്‍ത്ഥിച്ചിരുന്നു. കുടുംബത്തിലെ 
ദാരിദ്ര്യത്തില്‍നിന്നുള്ള വിഷമങ്ങളും അപമാനവും മുഴുവന്‍ സഹി 
ക്കാന്‍ ഞാന്‍ ഒരുക്കമായിരുന്നു. അതു മാറിക്കിട്ടുവാന്‍ ആഗ്രഹിച്ചിരു 
ന്നില്ല. 

“വി. കൊച്ചുത്രേസ്യയുടെ ചരിത്രം അന്നു ഞങ്ങള്‍ക്കു സുപരിചി 
തമായിരുന്നതിനാല്‍ പുണ്ൃവതിയെ അനുകരിച്ച്‌ അമലോത്ഭവ 
മാതാവിനോടുള്ള കാഴ്ചവെപ്പ്‌ ചൊല്ലുന്നതിന്‌ അമ്മ എന്നെ പലപ്പോഴും 
നിര്‍ബന്ധിച്ചിട്ടുണ്ട്‌. അമ്മ അതു പതിവായി ചൊല്ലുന്നതു ഞാന്‍ 
കേട്ടിട്ടുമുണ്ട്‌. അമ്മയുടെ നിര്‍ബന്ധത്താല്‍, അനുസരണത്തെ പ്രതി 
യാണ്‌ ഞാനവ ചൊല്ലിയിരുന്നത്‌. പുസ്തകങ്ങളിലുള്ള വാചാപ്രാര്‍ 
ത്ഥനകള്‍ അധികം ചൊല്ലാന്‍ അന്നു ഇഷടമില്ലായിരുന്നു. എന്നാല്‍ 
ഒരു ദിവസം കാലത്ത്‌ അപ്പന്റെ തനിച്ചുള്ള പ്രാര്‍ത്ഥനകള്‍ കേള്‍ക്കു 
ന്നതിനിടയായി. പുസ്തകം കൂടാതെ ചൊല്ലിയിരുന്ന ആ പ്രാര്‍ത്ഥന 
കള്‍ക്കിടയില്‍ അമലോത്ഭവ മാതാവിനോടുള്ള കാഴ്ച്ചവെപ്പു ജപവും 
ഞാന്‍ കേട്ടു. അതില്‍നിന്ന്‌ പല കൊല്ലങ്ങളായി അപ്പന്‍ ആ ജപം 
പതിവായി ചൊല്ലിയിരുന്നെന്നു ഞാന്‍ അനുമാനിച്ചു. അന്നുമുതല്‍ 
അമ്മ പറഞ്ഞതുപോലെ ആ ജപം ചൊല്ലുന്നതിനു എനിക്കു കൂടു 
തല്‍ എളുപ്പമുണ്ടായിരുന്നു. അമലോത്ഭവ മാതാവിന്റെ ജപം അമ്മ 
പറഞ്ഞതു നന്നായി ചൊല്ലിയിരുന്നെങ്കില്‍ എനിക്കു പില്കാലത്തു 
ണ്ടായ നിര്‍ഭാഗ്യങ്ങള്‍ സംഭവിക്കുകയില്ലായിരുന്നു. 

“വി. കുര്‍ബാന സ്വീകരണത്തിനുമുമ്പും പിമ്പുമുള്ള ജപങ്ങള്‍ 
പുസ്തകത്തില്‍നിന്നു പഠിച്ചതു കൃത്യമായി ചൊല്ലുന്ന പതിവ്‌ എനി 
ക്ക്‌ ഉണ്ടായിരുന്നു. ഒരു ദിവസം അതു ചൊല്ലിത്തീരാത്തതുകൊണ്ട്‌ 
വൈദികന്‍ കുര്‍ബാന കൊടുത്തപ്പോള്‍ പോയി കൈക്കൊണ്ടില്ല. 
പിന്നിട്‌ വളരെ താമസിച്ചാണ്‌ അന്ന്‌ വി. കുര്‍ബാന സ്വീകരിക്കാന്‍ 
സാധിച്ചത്‌. അത്‌ അപ്പന്‍ കണ്ടു. അന്ന്‌ വീട്ടില്‍ വന്നപ്പോള്‍, പുസ്തക 
ത്തിലുള്ളതു ചൊല്ലാന്‍ സാകര്യമുള്ളപ്പോള്‍ ചൊല്ലിയാല്‍ മതിയെ 
ന്നു പറഞ്ഞു. അതിനുശേഷം ഞാന്‍ ആ വിഷയത്തില്‍ വളരെ സ്വാത 
ന്ത്ര്യം എടുത്തിരുന്നു. 





102 സുതാര്യം സുന്ദരം 


“പള്ളിയിലുള്ള എന്റെ പെരുമാറ്റം എല്ലായ്പോഴും തൃപ്തികരമാ 
യിരുന്നില്ല. ആദ്യകുര്‍ബാന സ്വീകരണത്തിനുമുമ്പും പിമ്പുമുള്ള 
കാലങ്ങളില്‍ പള്ളിയില്‍വെച്ച്‌ മറ്റു കുട്ടികളുമായി ചിലപ്പോള്‍ സംസാ 
രിക്കുകയും അശ്രദ്ധനായിരിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി 
അപ്പനും അമ്മയും പലപ്പോഴും എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്‌. പള്ളിയിലാ 
യിരിക്കുമ്പോള്‍ അപ്പന്‍ കഫം ഇറക്കുന്ന സ്വരം കേട്ടാല്‍ എനിക്കു 
വലിയ ഭയമായിരുന്നു. അപ്പന്റെ ആ സ്വരം എനിക്കു തിരിച്ചറിയാന്‍ 
സാധിക്കും. അതു കേട്ടാല്‍ ഞാന്‍ വളരെ ഉണര്‍വോടുകൂടി നില്‍ 
ക്കും. കുറച്ചു ്രായമാകുന്നതുവരെ ഈ ദുര്‍ഗുണം എന്നിലുണ്ടായിരു 
ന്നു. അതിനുള്ള ശിക്ഷയില്‍നിന്നൊഴിയാനും ഞാന്‍ കര്‍ത്താവിനോ 
ടു പ്രാര്‍ത്ഥിച്ചിരുന്നു. പലപ്പോഴും കര്‍ത്താവ്‌ എന്റെ പ്രാര്‍ത്ഥന കേട്ടു. 
ശിക്ഷാര്‍ഹമായ പല ദിവസങ്ങളിലും എങ്ങനെയോ അതില്‍നിന്നു 
ഞാന്‍ രക്ഷപ്പെട്ടിട്ടുണ്ട്‌.” 
അമ്മ കാണിച്ച വഴിയില്‍ 
“അമ്മ ചില ഭക്തകൃത്യങ്ങള്‍ ചെയ്യുന്നതിന്‌ എന്നെ പ്രേരിപ്പിച്ചിട്ടു 
ണ്ട്‌; നിര്‍ബന്ധിച്ചിട്ടുണ്ട്‌. അവയില്‍ ദിനംപ്രതിയുള്ള വി. കുര്‍ബാന 
കാണാല്‍, ശനിയാഴ്ചകളിലും പ്രത്യേക തിരുനാളുകളിലും വി. കുര്‍ 
ബാന സ്വീകരണം, ഉറങ്ങാന്‍ കിടക്കുമ്പോഴും ഉറക്കമുണരുമ്പോഴും 
മൂന്നു നന്മനിറഞ്ഞ മറിയം ചൊല്ലല്‍, ഇത്രയും സംഗതികളെ ഞാന്‍ 
വലിയ മുടക്കം കൂടാതെ ചെയ്തിരുന്നുള്ളു. 

“അവിടങ്ങളില്‍ അച്ചന്മാര്‍ നടന്നു വി. കുര്‍ബാന വീടുകളിലേക്കു 
കൊണ്ടുവരിക പതിവില്ലായിരുന്നു. അതുകൊണ്ട്‌ അമ്മ വളരെ വിഷ 
മിച്ചിട്ടുണ്ട്‌. ഇടയ്ക്കിടെ കുര്‍ബ്ബാന സ്വീകരണത്തിന്‌ അമ്മയെ മഞ്ച 
ലില്‍ എടുത്തു പള്ളിയിലേക്കു കൊണ്ടുപോകുകയാണു ചെയ്യുക. 
അച്ചന്റെ വീട്ടില്‍ ഉണ്ടായിരുന്ന മഞ്ചല്‍ കൊണ്ടുവന്നു കേടുതീര്‍ത്തു 
പല കൊല്ലങ്ങളോളം അമ്മക്കുവേണ്ടി വീട്ടില്‍തന്നെ സൂക്ഷിച്ചിരുന്നു. 
ഒരു പ്രാവശ്യം പള്ളിയില്‍ പോകുന്നതിന്‌ ആ ക്ഷാമകാലത്തും ഒരു 
രൂപയോ മറ്റോ ആകും. ഞങ്ങളുടെ അന്നത്തെ ധനസ്ഥിതിക്ക്‌ അതു 
കുറച്ചു കടന്നതായിരുന്നു. എങ്കിലും പള്ളിയില്‍ പോയി വി. കുര്‍ബാ 
ന ഉള്‍കൊള്ളുന്ന ദിവസം സുഖക്കേടിനു വളരെ ആശ്വാസവും സമാ 
ധാനവും അനുഭവപ്പെടുന്നുവെന്നു പറഞ്ഞു മറ്റുള്ളവരെയും വി. കുര്‍ 
ബാന ഉള്‍ക്കൊള്ളുന്നതിന്‌ അമ്മ പ്രേരിപ്പിച്ചിരുന്നതു കണ്ടിട്ടുണ്ട്‌. 
എത്ര വിഷമിച്ചിരുന്ന കാലങ്ങളിലും അമ്മയുടെ ഈ ആഗ്രഹസാദ്ധ്യ 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ... 103 


ത്തിനായി അപ്പന്‍ എപ്പോഴും ഒരുക്കമുള്ളവനായിരുന്നു, ശനിയാഴ്ച 
ദിവസങ്ങളിലും പ്രധാനപ്പെട്ട തിരുനാളുകളിലും വി. കുര്‍ബാന ഉള്‍ 
ക്കൊള്ളുന്നതിന്‌ അമ്മ ഞങ്ങളെ പ്രേരിപ്പിക്കുമായിരുന്നു. 

“കുറച്ചുകഴിഞ്ഞപ്പോള്‍ കുടുംബത്തിലുണ്ടായ ഭക്തിമാന്ദ്യത്തെക്കു 
റിച്ച്‌ അമ്മ പലപ്പോഴും സങ്കടത്തോടുകൂടി പറഞ്ഞിരുന്നു. മന്ദജീവിത 
ക്കാരെ ഈശോയുടെ തിരുഹൃദയം ഛര്‍ദിച്ചുകളയുമെന്ന്‌ അമ്മ ഒരി 
ക്കല്‍ പറഞ്ഞത്‌ എന്നെ വളരെയധികം സ്പര്‍ശിച്ചു. രക്ഷാകരമായ 
ഒരു ഭയം എന്നില്‍ ഉളവായി. പില്ക്കാലത്തു ഞാനതു പലപ്പോഴും 
ഓര്‍ക്കുമായിരുന്നു. 

“അമ്മ ജപാപ്പോസ്തല സഖ്യത്തെ പ്രചരിപ്പിച്ചിരുന്നു. ഞങ്ങളെ 
എല്ലാവരെയും അതില്‍ ചേര്‍ത്തതു കൂടാതെ പലരേയും ഉപദേശിച്ചു 
ചേര്‍ത്തിട്ടുണ്ട്‌. സഖ്യത്തില്‍ ചേര്‍ന്നവരുടെ പേരെഴുതിയ കടലാസു 
കള്‍ മൂന്നുനാലു പ്രാവശ്യം എന്നെകൊണ്ടാണ്‌ കൊവേന്തയില്‍ കൊ 
ണ്ടുപോയി കൊടുപ്പിച്ചത്‌. അംഗങ്ങള്‍ക്കുള്ള സാക്ഷ്യപ്രതങ്ങള്‍ ബ. 
അച്ചന്റെ കൈയില്‍നിന്ന്‌ ഒന്നിലധികം പ്രാവശ്യം ഞാനാണു വാങ്ങി 
ച്ച്‌ അമ്മയെ ഏല്പിച്ചതും.” 


അമ്മയറിയാത്ത വഴിയില്‍ മകന്‍ 


“ആറേഴു വയസുള്ളപ്പോള്‍ തുടങ്ങി 14 വയസ്സുവരെ കുര്‍ബാനയ്ക്കു 
കൂടുന്നതിനു പഠിക്കാന്‍ അമ്മ എന്നെ നിര്‍ബന്ധിച്ചിരുന്നു. എങ്കിലും 
എനിക്കു സാധിച്ചില്ല. 

“അമ്മ പറഞ്ഞതു പോലെ പല പ്രാര്‍ത്ഥനകളും മുടങ്ങാതെ 
ചൊല്ലുന്നതിനു മറവികൊണ്ടും അത്തരം ഭക്തകൃത്യങ്ങള്‍ അത്ര 
താത്പര്യമില്ലാത്തതിനാലും അമ്മയുടെ ആഗ്രഹമനുസരിച്ചു ഞാന്‍ 
അഭിവ്യദ്ധിപ്പെട്ടില്ല. പ്രായം ചെല്ലുന്തോറും ഞാന്‍ മോശമായി വരു 
ന്നുവെന്ന്‌ അമ്മ എപ്പോഴും ആവലാതിപ്പെട്ടിരുന്നു. അമ്മ പറഞ്ഞിരു 
ന്നത്‌ എനിക്കും ബോദ്ധ്യവുമായിരുന്നു. 

“വീട്ടില്‍ സന്ധ്യക്കു ര്രികാല ജപം ചൊല്ലികഴിഞ്ഞാലുടന്‍ കുടും 
ബാംഗങ്ങള്‍ എല്ലാവരും തനിച്ചു കുറെ സമയം പ്രാര്‍ത്ഥിക്കുന്ന ഒരു 
പതിവ്‌ വീട്ടിലുണ്ടായിരുന്നു. കൂട്ടമായിട്ടുള്ള കൊന്തയും മറ്റു പ്രാര്‍ത്ഥ 
നകളും കുറെകൂടെ വൈകിയിട്ടേ ചൊല്ലാറുള്ളു. തനിയെ ചൊല്ലേണ്ട 
പ്രാര്‍ത്ഥനകളെക്കുറിച്ചു നിര്‍ദ്ദേശം നല്‍കിയിരുന്നത്‌ അമ്മ തന്നെയാ 
യിരുന്നു. ചുരുങ്ങിയത്‌ എന്തെല്ലാം പ്രാര്‍ത്ഥനകള്‍ ചൊല്ലണമെന്നു 





104 സുതാര്യം സുന്ദരം 


അമ്മ പറഞ്ഞു തരും. പിന്നീട ഓരോരുത്തന്റെയും ഭക്തിക്കനുസരിച്ച്‌ 
അവയുടെ എണ്ണവും ദൈര്‍ഘ്യവും കൂടും. അങ്ങനെ ജ്യേഷ്ഠനും 
പെങ്ങന്മാരും കുറേ പ്രാര്‍ത്ഥനകള്‍ ചൊല്ലിയിരുന്നു. അവ വ്യത്യസ്ത 
ങ്ങളുമായിരുന്നു. അവര്‍ പ്രാര്‍ത്ഥനയ്ക്ക്‌ എടുക്കുന്ന സമയംതന്നെ 
ഞാനും എടുക്കുമായിരുന്നു. പക്ഷെ പലപ്പോഴും താഴ്ന്ന സ്വരത്തിലാ 
ണു പ്രാര്‍ത്ഥിക്കുക. ഒരു മൂളല്‍ മാത്രമേ അമ്മക്കു കേള്‍ക്കാന്‍ കഴിയു 
കയുള്ളൂ. അതിനെക്കുറിച്ച്‌ അമ്മ എന്നെ ശകാരിച്ചിട്ടുണ്ട്‌. ആ ശകാരം 
ഞാന്‍ സഹിച്ചിരുന്നു. പലപ്പോഴും പല വിചാരങ്ങളില്‍ മുഴുകിയതു 
കൊണ്ടാണ്‌ എന്റെ പ്രാര്‍ത്ഥന മുളല്‍ മാ്രമായിരുന്നത്‌. എന്നാല്‍ ആ 
പലവിചാരം പലപ്പോഴും നല്ല കാര്യങ്ങളെ കുറിച്ചായിരുന്നതുകൊണ്ട്‌ 
വാചാപ്രാര്‍ത്ഥന മോശമായി പോയിരുന്നുവെങ്കിലും മാനസിക പ്രാര്‍ 
ത്ഥനയായി പരിണമിച്ചിരുന്നു. 

“വളരെ കുറച്ചു പ്രാര്‍ത്ഥനകള്‍ മാത്രമേ ഞാന്‍ ചൊല്ലാന്‍ നിശ്ച 
യിച്ചിരുന്നുള്ളൂവെങ്കിലും മറ്റുള്ളവര്‍ പ്രാര്‍ത്ഥന അവസാനിപ്പിക്കു 
മ്പോള്‍ എന്റെതു ചൊല്ലിത്തീര്‍ന്നുകാണുകയില്ല. ഞാനും അവരോ 
ടൊപ്പം എഴുന്നേറ്റുപോകും. പതിവായി ചൊല്ലുവാന്‍ തീരുമാനിച്ചിരു 
ന്ന പ്രാര്‍ത്ഥനകള്‍ ചൊല്ലിയില്ലല്ലൊ എന്ന വിഷമത്തോടുകുടി ഞാന്‍ 
കഴിഞ്ഞുകുടിയിരുന്നു. എന്നാല്‍ ഭാവിജീവിതത്തിലേക്ക്‌ എന്നെ 
ഒരുക്കുന്ന പല നിശ്ചയങ്ങളും ചെയ്തിരുന്നത്‌ ആ സമയത്തായിരു 
ന്നു. എന്റെ തെറ്റുകളെക്കുറിച്ചു മനസ്താപവും പുണ്യം ചെയ്യുന്നതി 
ന്നുള്ള ആഗ്രഹവും സ്വശക്തിയില്‍ അവിശ്വാസവും ദൈവത്തിലുള്ള 
വിശ്വാസവും ആ സമയം എന്നില്‍ ഉളവായിക്കൊണ്ടിരുന്നു. എന്നാല്‍ 
എന്റെ ആഗ്രഹങ്ങള്‍ എന്നും ആഗ്രഹങ്ങളായിമാത്രം കഴിയുന്നതു 
കണ്ട്‌ ഞാന്‍ വളരെ ചേദിച്ചിരുന്നു. ഒരു ദിവസം മുട്ടില്‍നേല്‍നിന്നു 
“മൂളി"ക്കൊണ്ടിരുന്നപ്പോള്‍ എന്റെ സഭാപ്രവേശനത്തെക്കുറിച്ചാണു 
ഞാന്‍ ചിന്തിച്ചിരുന്നത്‌. ശക്തിയായ എന്റെ ആഗ്രഹം അനുഭവത്തില്‍ 
വരുന്നത്‌ അത്ര എളുപ്പമല്ലാ എന്നു തോന്നിയപ്പോള്‍ ഞാന്‍ തളര്‍ന്ന്‌ 
ഇരിക്കുവാന്‍ നിര്‍ബന്ധിതനായി. എന്റെ മനോവ്യാപരങ്ങള്‍ അറിയു 
വാന്‍ കഴിയാഞ്ഞതിനാല്‍ അമ്മ എന്നെക്കുറിച്ചു വളരെ ദു:ഖിച്ചിരു 
ന്നു. എന്നാല്‍ എന്റെ പ്രാര്‍ത്ഥനാരീതി മാറ്റുവാന്‍ എനിക്കു കഴിഞ്ഞി 
രുന്നുമില്ല. ഇന്നും ആ രീതി തന്നെയാണ്‌ ഏറെകുറെ എന്റെ കഴിവിലു 
ള്ളതും. 

“ഞാന്‍ വീട്ടില്‍നിന്നു പോരുന്നതുവരെ എന്റെ ഭക്തജീവിതംകൊ 
ണ്ട്‌ അമ്മയെ തൃപ്തിപ്പെടുത്തുവാന്‍ എനിക്കു കഴിഞ്ഞില്ല. എന്നാല്‍ 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ... 105 


എന്റെ വേര്‍പാട്‌ അടുത്തപ്പോള്‍ വിരഹദു:ഖത്താലും സ്നേഹാധിക്യ 
ത്താലുംഎന്റെ സ്വഭാവദൂഷ്യങ്ങള്‍ എല്ലാം മറന്ന്‌ എന്നെപോലെ നല്ല 
വരായി വീട്ടില്‍ ആരുമില്ലെന്ന രീതിയിലാണു അമ്മ സംസാരിച്ചിരു 

അമ്മ ആഗ്രഹിച്ചതുപോലെ മകന്‍ വളര്‍ന്നില്ലെങ്കിലും ആ മകന്‍ 
തന്നെയും അറിയാതെ ദൈവം മാനസിക്രപാര്‍ത്ഥനയുടെ ഉയര്‍ന്ന 
മേലയിലേക്കു അവനെ നയിക്കുകയായിരുന്നു. കുടുംബസാഹചര്യ 
ങ്ങളും വീട്ടിലെ ആദ്ധ്യാത്മികമായ അന്തരീക്ഷവും മാതാപിതാക്കള്‍ 
നല്കിയ പരിശീലനവും ദൈവത്തിന്റെ പ്രത്യേകമായ കൃപാവരവും 
അവനെ അതിനു സഹായിച്ചു. ഡണ്‍സ്റ്റനച്ചന്റെ മരണം വരെ നീണ്ടു 
പരന്ന ജീവിതത്തില്‍ ഒരിക്കലും പിരിയാതെ ഇഴചേര്‍ന്ന ദൈവൈ 
കൃ ജീവിതത്തിനു ശുഭസൂചകമായ തുടക്കം അങ്ങനെ കുറിക്കുകയാ 
യിരുന്നു. 
ഇടുപ്പുണ്ണിയുടെ ഉപകാരസ്മരണകള്‍ 
അനുദിനബലിയും ദിവ്യകാരുണ്യസ്വീകരണവും ഇട്ടുപ്പുണ്ണിക്ക്‌ ഏറ്റവും 
വിലപ്പെട്ടതായിരുന്നു. കുര്‍ബാനയ്ക്കുശേഷമുള്ള ഉപകാരസ്മരണ 
കളെ അനര്‍ഘനിമിഷങ്ങളായി അവന്‍ കരുതി. ക്ലേശങ്ങളില്‍ ദൈവി 
കമായ ശരണവും അവയെ നേരിടുവാനുള്ള കരുത്തും ഈ അമൂല്യ 
നിമിഷങ്ങളുടെ സംഭാവനയായിരുന്നു. ആ വിശുദ്ധ നിമിഷങ്ങള്‍ താന്‍ 
എന്തുമാത്രം വിലമതിച്ചുവെന്നും സ്വന്തം ആത്മീയ വളര്‍ച്ചക്ക്‌ എപ്ര 
കാരം ഉപകരിച്ചുവെന്നും ഡണ്‍സ്റ്റനച്ചന്‍ രേപ്പെടുത്തുന്നു: 

ഉപകാരസ്മരണയുടെ പത്തുപതിനഞ്ചു മിനിറ്റുകള്‍ എന്റെ ചെറി 
യ പ്രാര്‍ത്ഥനകള്‍ ആവര്‍ത്തിച്ച്‌ ഉരുവിടുന്നതിനായി ഞാന്‍ ചെലവഴി 
ക്കും. ആ സമയം എന്റെ ചുറ്റും നടക്കുന്നതു ഞാന്‍ അറിയുകയില്ല. 
എന്റെ ശ്രദ്ധ മുഴുവന്‍ എന്റെ ഉള്ളില്‍ വസിക്കുന്ന കര്‍ത്താവില്‍ കേ 
ന്ദ്രീകരിക്കും. 

കുടുംബത്തിന്റെ ലൌകികമായ ഉന്നമനത്തിനായി ഒരിക്കലും പ്രാര്‍ 
ത്ഥിച്ചിട്ടില്ലാത്ത ഇട്ടുപ്പുണ്ണി, ഉത്തരിപ്പു കടത്താല്‍ അപ്പന്‍ ശുദ്ധീകര 
ണ സ്ഥലത്തു വേദനയനുഭവിക്കാന്‍ ഇടവരുത്തരുതെന്ന്‌ ആഗ്രഹി 
ച്ചു. “അപ്പന്‍ മരിക്കുന്നതിനുമുമ്പ്‌ കടങ്ങള്‍ എല്ലാം വീട്ടണമെ” എന്ന 
തായിരുന്നു പ്രാര്‍ത്ഥന. 

മകന്റെ പ്രാര്‍ത്ഥനാജീവിതത്തെക്കുറിച്ച്‌ അമ്മയ്ക്കുണ്ടായിരുന്ന ഉല്‍ 
ക്കണ്ഠയും ഇട്ടൂപ്പുണ്ണിയുടെ ഉപകാരസ്മരണകളില്‍ കടന്നുവന്നു: 





106 സുതാര്യം സുന്ദരം 


“അമ്മയുടെ ആഗ്രഹമനുസരിച്ചു ഞാന്‍ ഭക്തിയില്‍ പുരോഗമിച്ചില്ല. 
എന്റെ ആഗ്രഹമനുസരിച്ചു ഞാന്‍ പുണ്യവാനാകാന്‍ തുടങ്ങിയുമില്ല. 
ഇതെനിക്ക്‌ എന്നും വലിയ വിഷാദത്തിനു കരണമായി. എന്റെ ആഗ്ര 
ഹങ്ങള്‍ ഒന്നും പ്രവൃത്തിയില്‍ വരാഞ്ഞതിനാല്‍ ഞാന്‍ നിരന്തരം 
ക്ലേശിച്ചു. എന്നാല്‍ വി. കുര്‍ബാന സ്വീകരിക്കുന്ന ദിവസം എനിക്കു 
വലിയ ആശ്വാസമായിരുന്നു. ശനിയാഴ്ചയും കൊവേന്തയില്‍ പാട്ടു 
കുര്‍ബാനയുണ്ടായിരുന്ന തിരുനാളുകളിലും ഞാന്‍ വി. കുര്‍ബാന സ്വീ 
കരിച്ചിരുന്നു. ആ ദിവസങ്ങളില്‍ എന്റെ ആഗ്രഹങ്ങള്‍ ആവര്‍ത്തിച്ചാ 
വര്‍ത്തിച്ച്‌ എന്റെ കര്‍ത്താവിനോടു പറയും. വലിയ ശരണത്തോടെ 
യാണു ഞാന്‍ പള്ളിയില്‍നിന്നു തിരിച്ചിരുന്നത്‌. 

“വി. കുര്‍ബാന ഉള്‍ക്കൊള്ളുമ്പോള്‍ എന്റെ പ്രധാന പ്രാര്‍ത്ഥനക 
ളില്‍ ഒന്ന്‌ എന്നെ ഒരു വിശുദ്ധനാക്കണമെന്നും അമ്മ മരിക്കുന്നതിനു 
മുമ്പ്‌ എന്നെ മരിപ്പിക്കണമെന്നും അങ്ങനെ എന്റെ പ്രാത്ഥനാജീവിത 
ത്തെസംബന്ധിച്ച്‌ അമ്മയുടെ ഭയം തീര്‍ക്കണമെന്നുമായിരുന്നു. 
കൂടാതെ ഞാന്‍ കുര്‍ബാനക്കു കൂടുന്നതും കുര്‍ബാന ചൊല്ലുന്നതും 
കാണാനുള്ള ഭാഗ്യവും അമ്മയ്ക്കു കൊടുക്കണമെന്നും എല്ലായ്പോ 
ഴും ്രാര്‍ത്ഥിച്ചിരുന്നു.” 

വിശുദ്ധിയിലേക്കുള്ള വഴിയായി സന്ന്യാസത്തെ തിരിച്ചറിഞ്ഞ നി 
മിഷംമുതല്‍ തന്നെയും തന്റെ സഹോദരങ്ങളെയും സ്നേഹിതരെ 
യുംസന്ന്യാസത്തിലേക്ക്‌ ആകര്‍ഷിക്കണമെന്ന്‌ ഇട്ടൂപ്പുണ്ണി പ്രാര്‍ത്ഥി 
ക്കാന്‍ തുടങ്ങി. 

വിശുദ്ധനാകണമെന്ന ഒരേയൊരു ലക്ഷ്യത്തോടെ മുന്നേറിയ ഇട്ടു 
പ്പുണ്ണി ആ മുന്നേറ്റത്തിനു തടസ്സമായി കണ്ടതിനെയെല്ലാം മാറ്റിത്തര 
ണമെയെന്നു പ്രാര്‍ത്ഥിച്ചു. ആ വിശുദ്ധയാത്രയ്ക്ക്‌ ഉതകുന്ന സുകൃത 
ങ്ങള്‍ക്കുവേണ്ടി പ്രാര്‍ത്ഥിച്ചു. വിശുദ്ധനാകുന്നതിനുള്ള പരിശ്രമത്തില്‍ 
അഹങ്കാര ചിന്തകളാല്‍ നയിക്കപ്പെടുന്നുവെന്ന അവബോധമുണര്‍ന്ന 
പ്പോള്‍, “ഉപകാരസ്മരണയില്‍ ഒന്നാമതായി പ്രാര്‍ത്ഥിച്ചിരുന്നത്‌, 
“എളിമ തരണമെ” എന്നായിരുന്നു. ഓരോ ദിവസവും വളരെയധികം 
പ്രാവശ്യം അത്‌ ആവര്‍ത്തിച്ചുകൊണ്ടിരിക്കും. പിന്നീട്‌, ശ്രതുക്കളോ 
ടു ക്ഷമിക്കാതെ പുണ്യവാനാകുവാന്‍ സാദ്ധ്യമല്ല എന്നു മനസ്സിലായ 
പ്പോള്‍ ക്ഷമ എന്ന പുണ്യവും ചോദിക്കാന്‍ തുടങ്ങി. അവസാനം, 
അതായത്‌ പത്തു പന്ത്രണ്ടു വയസ്സുള്ളപ്പോള്‍ നാലു പുണ്യങ്ങള്‍ക്കു 
വേണ്ടിയാണു പ്രാര്‍ത്ഥിച്ചിരുന്നത്‌. “എളിമ, ക്ഷമ, സഹനശക്തി, 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ... 107 


ധൈര്യം എന്നീ പുണ്യങ്ങള്‍ എനിക്കു തരേണമെ.” ഡണ്‍സ്റ്റനച്ചന്‍ 
പറയുന്നു, “വി. കുര്‍ബാനക്കുശേഷം ഏറെനേരം ആ ചെറിയ പ്രാര്‍ 
ത്ഥന ആവര്‍ത്തിക്കുന്നതില്‍ എനിക്ക്‌ ഒരു മടുപ്പും തോന്നിയിരുന്നി 
ല്ല. വൈദികനായതിനു ശേഷവും ഈ പതിവ്‌ ഉപേക്ഷിച്ചില്ല. ചെറുപ്പ 
കാലങ്ങളിലെന്നപോലെ അത്‌ ആവര്‍ത്തിച്ചു പറയുന്നത്‌ എനിക്ക്‌ 
സന്തോഷമായി തോന്നുന്നു.” 


വെടിക്കെട്ടു തകര്‍ത്താലും നമസ്കാരം മുടങ്ങില്ല 


“ഞാന്‍ വൈദികനായിട്ട്‌ എന്റെ സ്വന്തം ഇടവകയ്ക്കു (പാവറട്ടി) 
വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്ത്‌ ഉപകാരമാണു ചെയ്യാന്‍ കഴിയു 
ക... ഇടവകത്തിരുനാളിന്റെ അവസരത്തില്‍ കുമ്പസാരം നടത്തിക്കൊ 
ടുക്കാം.” ഡണ്‍സ്റ്റനച്ചന്‍ ചിന്തിച്ചു. ഇടവക വികാരിയുടെ അനുവാ 
ദം വാങ്ങി. ഒരു ദിവസം മുഴുവന്‍ അച്ചന്‍ കുമ്പസാരിപ്പിക്കാനിരുന്നു. 
രാത്രി വെടിക്കെട്ടു തുടങ്ങാന്‍ നേരമായി. പള്ളിയിലെ പ്രത്യേക പ്രാര്‍ 
ത്ഥനകളെല്ലാം പൂര്‍ത്തിയാക്കി ജനങ്ങളെല്ലാവരും വെടിക്കെട്ടു 
കാണുന്നതിനു ഒരുങ്ങിനിന്നു. സെക്യുരിറ്റിക്കാരന്‍ റോന്തു ചുറ്റിയ 
പ്പോള്‍ പള്ളിക്കകത്താരോ ഇരിക്കുന്നു. ഉടനെ അദ്ദേഹം വികാരിയച്ച 
നെ വിവരമറിയിച്ചു. പള്ളി അടയ്ക്കണം. പക്ഷേ പളളിയ്ക്കകത്ത്‌ 
ആരോ ഇരിക്കുന്നുണ്ട്‌. വികാരിയച്ചന്‍ തേടിവന്നു. ആരായിരിക്കും 
ഈ നേരത്തു പള്ളിയ്ക്കകത്ത്‌? ഡണ്‍സ്റ്റനച്ചന്‍ പള്ളിയിലിരുന്നു 
കാനോന നമസ്കാരം ചൊല്ലുകയായിരുന്നു. ദിവസം മുഴുവന്‍ കുമ്പ 
സാരിപ്പിക്കാന്‍ ഇരുന്നതുകൊണ്ട്‌ പ്രാര്‍ത്ഥനകളൊന്നും നിറവേറ്റാന്‍ 
അദ്ദേഹത്തിനു കഴിഞ്ഞിരുന്നില്ല. 

ആദ്ധ്യാത്മിക കാര്യങ്ങളില്‍ അദ്ദേഹത്തിനു വലിയ നിഷ്ഠയുണ്ടാ 
യിരുന്നു. സഭയുടെ നിയമപ്രകാരമുള്ള പ്രാര്‍ത്ഥനകള്‍ ഒരിക്കലും മുട 
ങ്ങാതെ നടത്തുന്നതില്‍ അച്ചന്‍ ശ്രദ്ധാലുവായിരുന്നു. വരന്തരപ്പിള്ളി 
കൊവേന്തയിലായിരുന്ന കാലത്തു കാനോന നമസ്കാരം പൂര്‍ത്തി 
യാക്കുന്നതിനു പാതിരവരെ ഉറക്കമിളയ്ക്കുന്നത്‌ യോഗാര്‍ത്ഥികള്‍ 
കണ്ടിട്ടുണ്ട്‌. രാര്തിയില്‍ യോഗാര്‍ത്ഥികള്‍ ഉറങ്ങിക്കഴിയുമ്പോള്‍ 
ദിവ്യകാരുണ്യസന്നിധിയില്‍ മുട്ടുകുത്തിനിന്നു ദീര്‍ഘനേരം പ്രാര്‍ത്ഥി 
ക്കുന്നതിനു പലരും സാക്ഷികളാണ്‌. 

എം.എം.ബി. സഭയുടെ പട്ടിക്കാടുള്ള ജ്യോതി ആശ്രമത്തില്‍ ഒരു 
രാത്രി ഡണ്‍സ്റ്റനച്ചന്‍ താമസിക്കാനിടയായി. ദ്ര. സാവിയോയുമായി 
അച്ചന്‍ ഏറെ നേരം സംസാരിച്ചു. പത്തു മണിയായപ്പോള്‍ അദ്ദേഹം 





108 സുതാര്യം സുന്ദരം 


ബ്രദറിനോടു പറഞ്ഞു, “ഇനി പോയി കിടന്നോളു. ഞാനിന്നു സ്പി 
രിച്ചല്‍ റീഡിങ്ങ്‌ നടത്തിയിട്ടില്ല.” യാത്രയിലും അച്ചന്‍ സന്ന്യാസ 
നിയമങ്ങള്‍ കൃത്യമായി പാലിക്കുന്നു! ്രദറിന്‌ അത്ഭുതമായി. 


ദൈവവിചാരം പ്രവൃത്തി 


നിരന്തരം ദൈവസാന്നിദ്ധ്യ സ്മരണയില്‍ കഴിയുകയെന്നത്‌ ഡണ്‍സ്‌ 
റ്റനച്ചന്റെ ജീവിതചര്യയായിരുന്നു. “അച്ചന്‍ എന്താണ്‌ എപ്പോഴും കീഴ്‌ 
പോട്ടു നോക്കിനില്‍ക്കുന്നത്‌.” ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചന്റെ ജ്യേഷ്ഠ 
ന്റെ പേരക്കുട്ടി, മരിയ അദ്ദേഹത്തോടു ചോദിച്ചു. “ഞാന്‍ കീഴ്പോട്ടു 
നോക്കുന്നതോ? ഞാന്‍ നിലത്തു മനസ്സുകൊണ്ട്‌ പരിശുദ്ധ ത്രിത്വത്തി 
ന്റെ ചിത്രം വരയ്ക്കുകയാണ്‌. എന്നിട്ട്‌ ആ ചിത്രത്തില്‍ നോക്കി 
ധ്യാനിച്ചുകൊണ്ടിരിക്കും.” തന്റെ നിരന്തര പ്രാര്‍ത്ഥനയുടെ ശൈലി 
യെന്തെന്നു ഡണ്‍സ്റ്റനച്ചന്‍ വിവരിക്കുകയായിരുന്നു. അച്ചന്‍ തുടരു 
ന്നു, “മനസ്സുകൊണ്ട്‌ ദൈവത്തിന്റെ ഇഷ്ടമുള്ള ഒരു രൂപം വരയ്ക്കുക. 
ആ ചിത്രത്തില്‍ നോക്കി മണിക്കൂറുകള്‍ പലവിചാരം ഇല്ലാതെ പ്രാര്‍ 
ത്ഥിക്കുവാന്‍ കഴിയും. പ്രാര്‍ത്ഥന കഴിയുമ്പോള്‍ മനസ്സുകൊണ്ടു വരച്ച 
ചിത്രം കടലാസില്‍ പകര്‍ത്താന്‍ സാധ്യമാണ്‌.” 

ദൈവസാന്നിദ്ധ്യ സ്മരണ നിരന്തരമായി അഭ്യസിക്കുക, ആത്മീയ 
ഗ്രന്ഥ പാരായണം നടത്തുക എന്നിവ ഡണ്‍സ്റ്റനച്ചന്‍ നിരന്തരം നിര്‍ 
വൃഹിക്കുന്ന ആത്മീയചര്യകളായിരുന്നു. ആത്മീയ ഉപദേശം തേടിവ 
രുന്നവര്‍ക്ക്‌ ഈ ആത്മീയ അഭ്യാസങ്ങള്‍ സ്വന്തമാക്കുവാന്‍ അദ്ദേഹം 
പ്രേരണ നല്‍കി. വിശുദ്ധരെക്കുറിച്ച്‌ പ്രത്യേകമായി വി. കൊച്ചുത്രേ 
സ്യായുടെ ആത്മീയതയെക്കുറിച്ച്‌ അര്‍ത്ഥികളോടു സംസാരിച്ചു. 

ഒരു യോഗാര്‍ത്ഥി സ്വന്തം അനുഭവം പങ്കുവയ്ക്കുന്നു, “റെക്റ്ററ 
ച്ചന്‍ വലിയ ദൈവശാസ്ത്രങ്ങളൊന്നും പഠിപ്പിച്ചില്ല. ഒരിക്കല്‍ തനി 
ച്ചുകണ്ട അവസരത്തില്‍ സ്വന്തം ആചരണത്തിനായി ഒരു ദിനചര്യ 
തയ്യാറാക്കിക്കൊണ്ടു വരുവാന്‍ അച്ചന്‍ എന്നോട്‌ ആവശ്യപ്പെട്ടു. ആവ 
ശ്യപ്പെട്ടതുപോലെ ഒരു ദിനചര്യ എഴുതിയുണ്ടാക്കി അച്ചനെ ഞാന്‍ 
സമീപിച്ചപ്പോള്‍ അദ്ദേഹം തന്ന ഉപദേശം ഇന്നും ഓര്‍ക്കുന്നു. ദിനച 
ര്യയുടെ ഓരോ കൃത്യങ്ങള്‍ ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോ 
ഴും ദൈവത്തെ ഓര്‍ക്കുകയും ആ സമയം നന്നായി ചെലവഴിക്കു 
വാന്‍ പ്രാര്‍ത്ഥിക്കുകയും വേണം.” ദൈവസാന്നിദ്ധ്യ സ്മരണ പരി 
ശീലിക്കുന്നതിനും അതു ജീവിതത്തിന്റെ അവിഭാജ്യഭാഗമാക്കുവാനും 
റെക്റ്ററച്ചന്‍ എന്നെ പഠിപ്പിച്ചു. 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ... 109 


മുട്ടിപ്പായുള്ള പ്രാര്‍ത്ഥനയിലും ദൈവതിരുമസ്സിനു കീഴവഴങ്ങുവാന്‍ 
അച്ചന്‍ മറന്നില്ല. ഒരു നവസന്ന്യാസി തന്റെ ചേച്ചി കാന്‍സര്‍ രോഗി 
യായിത്തീര്‍ന്നപ്പോള്‍ പ്രാര്‍ത്ഥിക്കാനായി ഡണ്‍സ്റ്റനച്ചനെ സമീപി 
ച്ചു. അച്ചന്‍ അദ്ദേഹത്തെ വി. കൊച്ചുത്രേസ്യയുടെ രൂപത്തിനു മുന്‍ 
പില്‍ കൊണ്ടുവന്നിട്ടു പറഞ്ഞു, “ഞാന്‍ നന്നായി പ്രാര്‍ത്ഥിക്കാം. മറി 
ച്ചു സംഭവിച്ചാലും ഈശോയോടു വിഷമിക്കരുത്‌.” പ്രാര്‍ത്ഥിക്കാമെ 
ന്ന്‌ ഉറപ്പു തന്നതോടൊപ്പം ദൈവഹിത സ്വീകരണത്തിനായി ബ്രദറി 
നെ ഒരുക്കുകയും ചെയ്തു. ചേച്ചിയുടെ വേര്‍പാടിന്റെ വേദനയ്ക്കിട 
യിലും ഡണ്‍സ്റ്റനച്ചന്റെ “ഈശോയോടു വിഷമിക്കരുത്‌” എന്ന 
വാക്കുകള്‍ അദ്ദേഹത്തിന്‌ ആശ്വാസം പകര്‍ന്നു. 

ദൈവപരിപാലനയില്‍ ആശ്രയിച്ചുകൊണ്ട്‌ സാഫഹ്ലാദം, പ്രസന്നമാ 
യി ജീവിച്ചിരുന്ന മിസ്റ്റിക്കാണു ഡണ്‍സ്റ്റനച്ചന്‍. ആവിലായിലെ 
അമ്മത്രേസ്യ, കുരിശിന്റെ വി. യോഹന്നാന്‍, കൊച്ചുത്രേസ്യ തുടങ്ങിയ 
കര്‍മ്മലയിലെ വിശുദ്ധര്‍ അദ്ദേഹത്തിന്റെ മനം കവര്‍ന്നിരുന്നു. പ്രാര്‍ 
ത്ഥനയിലും ലാളിത്യത്തിലും കര്‍മ്മലാദ്ധ്യാത്മികത സ്ഫുരിച്ചുനിന്നു. 


തിരുസന്നിധിയില്‍ ഇരവു പകലുകള്‍ 


ദിവ്യചൈതന്യത്തിന്റെ ഉര്‍വൃരതയില്‍ മുളയെടുത്തു വളര്‍ന്നതാണു 
ഇട്ടൂപ്പുണ്ണിയുടെ വ്യക്തിത്വം. സന്ന്യാസ സമര്‍പ്പണത്തിന്റെ നൈരന്ത 
രൃത്തില്‍ തീര്വമായിത്തീര്‍ന്ന ദൈവബന്ധം അതിന്റെ ഇടമുറിയാത്ത 
അന്തര്‍ധാരയായി മാറി. ഓര്‍മ്മകള്‍ മങ്ങി ആളുകളെയും അവരുടെ 
പേരുകളും തമ്മില്‍ വിളക്കിച്ചേര്‍ക്കുന്നതിന്‌ അശക്തനായിത്തീര്‍ന്ന 
പ്പോഴും ആ ദൈവധാര അനര്‍ഗ്ഗളം ആന്തരികതയില്‍ ഒഴുകി. 

ആരോഗ്യവാനായിരുന്ന അവസരത്തില്‍ ക്ലാസ്സും തോട്ടപണിയും 
കഴിഞ്ഞാല്‍ ദേവാലയത്തില്‍ മുട്ടുകുത്തി ശിരസു നമിച്ചു കൈകള്‍ 
കൂപ്പി ധ്യാനനിരതനായി നില്‍ക്കുന്ന ഡണ്‍സ്റ്റനച്ചനെ കാണുന്നത്‌ 
ഏവര്‍ക്കും പ്രചോദനമായി. പ്രാര്‍ത്ഥനയ്ക്കിടയില്‍ പലപ്പോഴും 
അദ്ദേഹം ഉറങ്ങിപ്പോകുമായിരുന്നു. ഒരിക്കല്‍ ഒരു നവസന്ന്യാസി ചോ 
ദിച്ചു, “അച്ചന്‍ പള്ളിയില്‍ ഉറങ്ങുന്നതായി കണ്ടല്ലോ?” “ഞാന്‍ കര്‍ 
ത്താവിന്റെ പക്കലാണ്‌. കര്‍ത്താവ്‌ എന്നെ കാണുന്നുണ്ട്‌. ഉറങ്ങിയാ 
ലും ദിവ്യകാരുണ്യസന്നിധിയില്‍ ആയിരിക്കുന്നതാണ്‌ കാര്യം.” ഡണ്‍ 
സ്റ്റനച്ചന്‍ മറുപടി നല്‍കി. അതോടെ ദിവ്യസാന്നിദ്ധ്യ സ്മരണയോ 
ടെ ദിവ്യകാരുണ്യസന്നിധിയില്‍ ആയിരിക്കുവാന്‍ നവസന്ന്യാസിക്കു 
പ്രചോദനമായി. 





110 സുതാര്യം സുന്ദരം 


അവശനായി മുറിയില്‍ ഉറങ്ങി വിശ്രമിക്കുമ്പോഴും കപ്പേളയില്‍ 
പ്രാര്‍ത്ഥന തുടങ്ങുന്ന സ്വരം ശ്രവിച്ചാല്‍ അതില്‍ പങ്കുചേരാന്‍ അദ്ദേ 
ഹം പാഞ്ഞെത്തും. കപ്പേളയില്‍ പ്രാര്‍ത്ഥനയുടെ സമയത്തു ഡണ്‍സ്‌ 
ദൃനച്ചനെ കാണാതായാല്‍ നവസന്ന്യാസികള്‍ ആരെങ്കിലും വാതിലില്‍ 
മുട്ടും. ഉടനെ അദ്ദേഹം മുറിയില്‍നിന്ന്‌ ഇറങ്ങി ഒരു ഓട്ടമുണ്ട്‌. കൃത്യ 
നേരത്തു പ്രാര്‍ത്ഥനയ്ക്ക്‌ എത്തിച്ചേരണമെന്ന നിഷ്കളങ്കമായ വാശി 
ആ ഓട്ടത്തിലുണ്ട്‌. ജപമാല അദ്ദേഹത്തിനു പ്രിയങ്കരമായ പ്രാര്‍ത്ഥന 
യായിരുന്നു. ഒരു ദിവസം ജപമാലയ്ക്കു നേരമായപ്പോള്‍ അച്ചന്‍ ഉറ 
ങ്ങുകയായിരുന്നു. ജപമാല നടക്കുന്നതിനിടയില്‍ കപ്പേളയില്‍ കയറി 
വന്ന്‌ തന്നെ ഉണര്‍ത്താതെ പോയതില്‍ പരിഭവം പ്രകടിപ്പിച്ചു. 

മങ്ങിയ ഓര്‍മ്മയിലും ദിവ്യകാരുണ്യത്തിന്റെയും ദൈവവചനത്തി 
ന്റെയും വിശുദ്ധ കുരിശിന്റെയും പ്രാധാനൃത്തെക്കുറിച്ചുള്ള അവബോ 
ധം മങ്ങലേല്ക്കാതെ തിളങ്ങിനിന്നു. സക്രാരിയിലേക്കു വിരല്‍ 
ചൂണ്ടി “ആ ചുവന്നത്‌ (സ്രരാരിക്ക്‌ ചുവന്ന വിരിയിട്ടിരുന്നു.) ഏറ്റവും 
ശക്തിയുള്ളത്‌.” വി. ഗ്രന്ഥം ചൂണ്ടിക്കാട്ടിയിട്ടു, “അത്‌ രണ്ടാമത്‌.” അ 
വസാനം കുരിശു രുപത്തിലേക്കു നോക്കി, “അത്‌ മൂന്നാമത്തെ” നവ 
സന്ന്യാസികള്‍ക്ക്‌ അദ്ദേഹം ഉപദേശം നലകി. വിദ്യുച്ഛക്തി നിലച്ച 
തായി എപ്പോഴെങ്കിലും ശ്രദ്ധയില്‍ പതിഞ്ഞാല്‍ ഓടിവന്നു സക്രാരി 
ക്കരികില്‍ വിളക്കു തെളിക്കുക പതിവായിരുന്നു. 

അനാരോഗ്യം അലലട്ടിയിരുന്നപ്പോഴും നവസന്ന്യാസികളോടുകൂടി 
തിരുകര്‍മ്മങ്ങളിലും പ്രാര്‍ത്ഥനകളിലും മുട്ടുകുത്തിനിന്നു പങ്കെടുത്തു. 
പുലര്‍ച്ചയ്ക്കും പാതിരാത്രിയിലും പകല്‍ സമയത്തും വിശ്രമവേളക 
ളിലും മണിക്കൂറുകളോളം സ്രകാരിക്കുമുമ്പില്‍ ശിരസ്സു നമിച്ചു കൈ 
കള്‍ കൂപ്പി ധ്യാനലീനനായി ചെലവഴിച്ചു. ദിവ്യകാരുണ്യസന്നിധിയില്‍ 
ദീര്‍ഘനേരം മുട്ടുകള്‍ മടക്കി, കൈകള്‍ വിരിച്ചു പ്രാര്‍ത്ഥിച്ചു. തിരുമ 
ണിക്കുറുകളില്‍ മുഴുവന്‍ സമയവും മുട്ടിന്മേല്‍ നിന്ന്‌ ആരാധന നട 
ത്തി. മിന്നിമറയുന്ന ഓര്‍മ്മയില്‍ യേശുവിനെയും മാതാവിനെയും 
വിളിച്ചു പ്രാര്‍ത്ഥിച്ചു. “കര്‍ത്താവേ പൊറുക്കണമേ. കര്‍ത്താവേ ക്ഷമി 
ക്കണമേ. എന്നത്‌ നിരന്തര സുകൃതജപമായി. വേദനകളില്‍ “ഈശോ 
രക്ഷിക്കണെ, “മാതാവേ സഹായിക്കണെ' എന്നു പതിവായി ഉരുവി 
ട്ടു. മറ്റുള്ളവരെ വി. ചാവറയച്ചന്റെ ഭക്തിയിലേയ്ക്കു നയിക്കാന്‍ 
അദ്ദേഹം പരിശ്രമിച്ചു. ഈശോ ... മാതാവ്‌ ... കൊച്ചുത്രേസ്യ... 
ചാവറ പിതാവ്‌ - ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിലും ഈ നാമങ്ങള്‍ 
ഉരുവിട്ടുകൊണ്ടിരുന്നു. 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ... 111 


ജിവിതത്തിലുടനീളം അനുശീലിച്ച്‌ സ്വന്തം ആത്മാവിന്റെ ഭാഗമായി 
പരിണമിച്ച മൂല്യങ്ങളുടെ പരിപാലനം ഓര്‍മ്മ ബലഹീനമായപ്പോഴും 
അദ്ദേഹം തുടര്‍ന്നു. 


തിരുസന്നിധിയില്‍ സ്വയംമറന്ന്‌ 


രോഗത്തിന്റെയും വാര്‍ദ്ധക്യത്തിന്റെയും അവശതകള്‍ അനുഭവി 
ക്കുന്ന ഡണ്‍സ്റ്റനച്ചനു സഹായികളായി നവസന്ന്യാസികള്‍ കൂട്ടുകി 
ടക്കുക പതിവായിരുന്നു. ചില ദിവസങ്ങളില്‍ സഹായികള്‍ ഇടയ്ക്ക്‌ 
ഉണര്‍ന്നു നോക്കുമ്പോള്‍ അച്ചന്‍ അള്‍ത്താരയിങ്കല്‍ മുട്ടുകുത്തി, 
കുരിശിലേക്കു നോക്കി, കൈ വിരിച്ച്‌ “കര്‍ത്താവേ, എന്നെ രക്ഷിക്ക 
ണമെ; കര്‍ത്താവേ, എന്നെ രക്ഷിക്കണമെ.” എന്നു പ്രാര്‍ത്ഥിക്കുന്നതു 
കാണാം. 

ഓര്‍മ്മകള്‍ മുറിഞ്ഞ്‌ ഒറ്റപ്പെട്ട ചെറുതുണ്ടുകളായി ചിതറി, ആരെ 
യും തിരിച്ചറിയാത്ത അവസരത്തിലും സ്ക്രാരിക്കും കുരിശിനും 
എന്തോ സവിശേഷതയുണ്ടെന്ന്‌ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. 
പള്ളിയില്‍ കയറി വിശുദ്ധരുടെ രൂപങ്ങളും ചിത്രങ്ങളും വീക്ഷിച്ചു 
മെല്ലെമെല്ലെ അച്ചന്‍ നടന്നു നീങ്ങും. മദുബഹയിലെ കുരിശുരൂപം 
കാണുമ്പോള്‍ നിറഞ്ഞ വികാരങ്ങളോടെ ഇരുകൈകളും രൂപത്തിലേക്ക്‌ 
ഉയര്‍ത്തി സ്വയംമറന്നു ഹൃദയം തുറന്നുപാടും. തൊണ്ടയില്‍നിന്ന്‌ 
ഉയരുന്ന ഒരു ഇരമ്പലായി ആ ഗാനം പുറത്തുവരും. പ്രാര്‍ത്ഥനയില്‍ 
അമിതമായ വികാരപ്രകടനങ്ങളൊന്നും അദ്ദേഹത്തില്‍ പ്രകടമായിരു 
ന്നില്ല. എന്നാല്‍ ജീവിതം അന്ത്യത്തിലേക്കു നീങ്ങുകയും ഓര്‍മ്മയും 
ബുദ്ധിയുമെല്ലാം മങ്ങുകയും ചെയ്തപ്പോള്‍ തന്റെ പ്രാണനാഥനോടു 
ള്ള അദമ്യമായ സ്നേഹവികാരങ്ങള്‍ ഒളിമറവില്ലാതെ ചിറപൊട്ടിയൊ 
ഴുകി. 

ഈശോയെ അനുനിമിഷം വിളിക്കുവാന്‍ അദ്ദേഹം ചെറുപ്പംമുതല്‍ 
ശീലിച്ചിരുന്നു. അതു ജീവിതത്തിലുടനീളം തുടര്‍ന്നു. സര്‍വ്വവും മറ 
വിയിലാണ്ടു പോയപ്പോഴും ഈശോയെ മാത്രം മറന്നില്ല. “ഞാന്‍ മരി 
ചു... ഈശോ... സഹായിക്കണെ... രക്ഷിക്കണെ.... എനിക്കു സന്തോ 
ഷമാണ്‌.... ഞാന്‍ പോകുകയാണ്‌... ഈശോ” ഡണ്‍സ്റ്റനച്ചന്റെ അ 
ന്ത്യ വചസ്സുകള്‍! സ്വര്‍ഗ്ഗോന്മുനായി അദ്ദേഹം ജീവിച്ചു. ജീവിതത്തി 
ന്റെ ആദ്യന്തം ഈശോയെ സ്നേഹിച്ചു സ്നേഹിച്ച്‌ അദ്ദേഹം അവി 
ടുന്നില്‍ ലയിച്ചു. യേശുനാമം ഉരുവിട്ടുകൊണ്ട്‌ വിശുദ്ധിയിലേക്കുള്ള 
പ്രയാണം പൂര്‍ത്തിയാക്കി. 





112 | സുതാര്യം സുന്ദരം 


Prayer of Fr. Dunston 


O my Jesus, I do wish to love You more and more. Let me love You 
with all my heart and soul, and all my mind and strength. I entrust you to 
fill my heart with Your holiness and make of it a beautiful home for You- 
-a living Tabernacle, where You will ever dwell, so that You will live 
Your own life in me. Dearest Jesus, let me live only on Your behalf and 
in Your name; to see all from Your point of view till my life be one with 
You. Never let me leave You alone. 





പ്രാര്‍ത്ഥന: ജീവിതത്തിന്റെ ... 113 


വഴിചെടലിന്റെ സൂകൃതമാര്‍ഗ്ഗം 


സന്ന്യാസാനുസരണത്തെ ഡണ്‍സ്റ്റനച്ചന്‍ അമൂല്യമായി കരുതി. 
“പ്രിയോരച്ചന്‍ അങ്ങനെ പറഞ്ഞപ്പോള്‍ ഞാനങ്ങു വഴിപ്പെട്ടു.” അച്ച 
നില്‍നിന്നു കൂടെകൂടെ ശ്രവിക്കുന്ന പ്രയോഗമായിരുന്നു, “വഴിപ്പെ 
ടൽ.” “സുപ്പീരിയറച്ചന്‍ പറയുന്നതുപോലെ,” “സുപ്പീരിയറച്ചനോടു 
ചോദിച്ചിട്ട്‌,” “സുപ്പീരിയറച്ചന്‍ പറഞ്ഞാല്‍” എന്നിങ്ങനെ തന്റെ 
ആന്തരികതയില്‍ ഉറഞ്ഞുകൂടിയ അനുസരണചൈതന്യം അറിയാതെ 


തന്നെ വാക്കുകളായ്‌ ഒഴുകി. പ്രവൃത്തികളായ്‌ ഉരുവംകൊണ്ടു. 


അനുസരണം ഒരു തിരുബലി 

ചിത്രം വരയ്ക്കുകയും അവയ്ക്കു ചായമിടുകയും ചെയ്യുന്നത്‌ ഇട്ടുപ്പു 
ണ്ണിക്ക്‌ ആസ്വാദ്യകരമായിരുന്നു. അമ്പഴക്കാട്‌ ആശ്രമദേവാലയത്തി 
ന്റെ ചുവരുകളില്‍ കാണുന്ന ചെറുവിടവുകളും വിള്ളലുകളും പഴയ 
ചുമര്‍ചിര്രങ്ങളില്‍ അടര്‍ന്നുനില്‍ക്കുന്ന ചായക്കൂട്ടുകളുടെ അടരുക 
ളും മനസ്സില്‍ സ്വരൂപിച്ച്‌ അവയില്‍നിന്നു പുതുരൂപങ്ങളും ആകൃതിക 
ളും ഭാവനയില്‍ ദര്‍ശിക്കുവാന്‍ ഇട്ടുപ്പുണ്ണിക്കു കഴിഞ്ഞിരുന്നു. ഇട 
ക്കൊക്കെ മുറിയിലേക്കു വലിയാനും തന്റെ ഭാവനാചിത്രങ്ങള്‍ക്കു വര്‍ 
ണ്ണം ചാര്‍ത്തുവാനും കൊതിച്ചു. മുറിയിലിരുന്നു ചിലപ്പോഴൊക്കെ 
നവസന്ന്യാസി പടം വരച്ചു. ഒരിക്കല്‍ നവസന്ന്യാസഗുരുവുമായി ഈ 
വിചിത്രഭാവനകള്‍ അദ്ദേഹം പങ്കുവയ്ക്കാനിടയായി. കഥയറിഞ്ഞ 
ഗുരുവച്ചന്‍ കുപിതനായി. വരയും ചായമിടലും എന്നേക്കും ഉപേക്ഷി 
ക്കണമെന്നു കല്പിച്ചു. ആ കല്പന ആമരണം പാലിക്കുന്നതില്‍ 
ശിഷ്യന്‍ വീഴ്ച്ച വരുത്തിയില്ല. 1980-82 കാലയളവില്‍ 60 വയസ്സ്‌ തികഞ്ഞ 
ഡണ്‍സ്റ്റനച്ചന്‍ ഒരു നവസന്ന്യാസിയോട്‌ പ്രസ്തുത അനുഭവത്തെ 
ക്കുറിച്ചു, പെയിന്റ്‌ ചെയ്യാതിരിക്കുകയെന്നത്‌ തനിക്കിന്നും വളരെ 
വേദനയുളവാക്കുന്നു എന്നു പങ്കുവയ്ക്കാനിടയായി. എന്നാല്‍ ആ 
വേദനാജനകമായ അനുഭവം ദൈവതിരുമനസ്സായി അദ്ദേഹം സ്വീകരിച്ചു. 





114 സുതാര്യം സുന്ദരം 


സ്വന്തം താത്പര്യമനുസരിച്ചുള്ള വരയും കലയും അനുസരണത്തെ 
പ്രതി വിട്ടെറിഞ്ഞെങ്കിലും തന്റെ പ്രാര്‍ത്ഥനാജീവിതത്തെ സ്വാധീനി 
ക്കുന്ന രീതിയില്‍ കലാബോധം കൈമോശം വരാതെ അദ്ദേഹം 
ആത്മാവില്‍കരുതി. ഭാവനയില്‍ ചിത്രങ്ങള്‍ വരച്ച്‌ അവ ആത്മീയത 
യുടെ അനുഭവമാക്കിയെന്ന്‌ അച്ചന്റെ അനുഭവങ്ങള്‍ സൂചിപ്പിക്കുന്നു. 
മാത്രമല്ല, യോഗാര്‍ത്ഥികളുടെ കലാപരമായ കഴിവുകള്‍ വളര്‍ത്തുന്ന 
തിന്‌ അദ്ദേഹം ശ്രദ്ധപുലര്‍ത്തി. പൂക്കള്‍ വരക്കുന്നതിനുള്ള എളുപ്പ 
വിദ്യ പകര്‍ന്നുകൊടുത്തു. ചൈനപേപ്പറില്‍ പൂക്കളുണ്ടാക്കുന്നതിനു 
പഠിപ്പിച്ചു. 
അനുസരണം ഒരു ശിശുവിനെപോലെ 
വളരെ ലളിതമായിരുന്നു അച്ചന്റെ പെരുമാറ്റം. പള്ളിയില്‍ തനിച്ചിരു 
ന്നു പ്രാര്‍ത്ഥിക്കുമ്പോള്‍ അദ്ദേഹം ഉറങ്ങിപോകുമായിരുന്നു. വിളിച്ചെ 
ഴുന്നേല്‍പ്പിച്ചാല്‍ കൊച്ചുകുഞ്ഞിനെപ്പോലെ എഴുന്നേറ്റു, വിളിച്ചയാളി 
നോടൊപ്പം ചെല്ലുമായിരുന്നു. 

ഡണ്‍സ്റ്റനച്ചന്റെ സന്ന്യാസാധികാരികള്‍ പലപ്പോഴും അദ്ദേഹത്തെ 
ക്കാള്‍ വളരെ പ്രായം കുറഞ്ഞവരായിരുന്നു. എങ്കിലും തെല്ലും മടിയി 
ല്ലാതെ അവര്‍ക്കു വിധേയനായി. എവിടേക്കും യാത്ര പുറപ്പെടുമ്പോള്‍ 
അധികാരിയെ സമീപിച്ച്‌ അനുവാദം ചോദിക്കും. യാത്ര കഴിഞ്ഞെ 
ത്തുമ്പോള്‍ അധികാരിയെ നേരില്‍കണ്ടു തിരിച്ചുവന്നതായി അറിയി 
ക്കും. ആ നിഷ്ക്കളങ്കമായ അനുസരണം അര്‍ത്ഥികള്‍ക്കു പ്രചോദന 
മായിരുന്നു. 

ഒരു ദിവസം അച്ചന്‍ വെള്ളയുടുപ്പു ധരിച്ച്‌ ശരവണംപട്ടി വിമല്‍ 
ജ്യോതി മഠത്തില്‍ ചെന്നു. “എന്താ, ഇത്‌ അത്ഭുതമാണല്ലോ? ഇതുവ 
രെ ബ്രാണ്‍ ഉടുപ്പല്ലാതെ കണ്ടിട്ടില്ലല്ലോ?” ഒരാള്‍ അത്ഭുതം പ്രകടി 
പ്പിച്ചു. “പ്രൊവിന്‍ഷ്യാളച്ചന്‍ പറഞ്ഞപ്പോള്‍ ഞാനങ്ങു വഴിപ്പെട്ടു.” 
അച്ചന്‍ ഹൃദ്യമായി ചിരിച്ചുകൊണ്ടു പറഞ്ഞു. 

അച്ചന്റെ പട്ടത്തിന്റെ സുവര്‍ണ്ണ ജൂബിലി ശരവണംപട്ടി നവസന്ന്യാ 
സ ഭവനത്തില്‍ ആഘോഷിച്ചു. വിമല്‍ ജ്യോതി മഠത്തിലെ ഒരു 
സഹോദരി അച്ചന്‌ ഒരു സമ്മാനം കൊടുത്തു. ജൂബിലിയുടെ ഓര്‍മ്മ 
യ്ക്കായി ഒരു സമ്മാനം ആ സഹോദരി ആവശ്യപ്പെട്ടു. “അച്ചനു 
ധാരാളം കമ്പിളി ഷോള്‍ കിട്ടിയിട്ടുണ്ടല്ലോ? അതിലൊന്നു മതി.” 
“അച്ചാ, ഈ സിസ്റ്ററിനു തണുപ്പ്‌ കൂടുതലാണ്‌. കൊടുക്കച്ചാ” അവിടെ 





വഴിടെടലിന്റെ സുകൃതമാര്‍ഗ്ഗം 115 


കൂടിയിരുന്ന സഹോദരിമാര്‍ ആവര്‍ത്തിച്ചു. “എനിക്ക്‌ ഒരു സുപ്പീരി 
യര്‍ ഉണ്ട്‌. അദ്ദേഹം എന്തു പറയുന്നോ, അതേ ഞാന്‍ ചെയ്യൂ.” അച്ചന്‍ 
അര്‍ത്ഥശങ്കയില്ലാതെ മറുപടി പറഞ്ഞു. 


തുറവിയില്‍ തിളങ്ങുന്ന അനുസരണം 
“അധികാരികളെ അനുസരിക്കുന്നതുകൊണ്ട്‌ നമുക്ക്‌ ഒരു കുറവും 
വരികയില്ല. എന്നാല്‍ അനുസരിക്കാന്‍ പറഞ്ഞ കാര്യത്തില്‍ എന്തെ 
ങ്കിലും അപാകതയുണ്ടെന്നു തോന്നുകയാണെങ്കില്‍ നന്നായി പ്രാര്‍ 
ത്ഥിച്ചു വളരെ താഴ്മയോടെ സ്വന്തം അഭിപ്രായം അധികാരിയോടു 
തുറന്നുപറയണം. അഭിപ്രായം പറയാതിരുന്നാല്‍ അതു തെറ്റാണ്‌. 
പേടിച്ചുകൊണ്ടുളള അനുസരണം നമ്മിലെ സത്യസന്ധതയെ കുറയ്ക്കും.” 
ഇത്‌ അനുസരണത്തെക്കുറിച്ചുള്ള അച്ചന്റെ കാഴ്ചപ്പാട്‌. 

ഡണ്‍സ്റ്റനച്ചന്‍ സഭയില്‍ പരിശീലനം സ്വീകരിച്ച കാലത്ത്‌ അര്‍ 
ത്ഥികള്‍ പി.ഡി.സി. പഠിക്കുന്ന പതിവില്ലായിരുന്നു. അതു തെരഞ്ഞെ 
ടുക്കപ്പെട്ടവര്‍ക്കായി സംവരണം ചെയ്യപ്പെട്ടിരുന്നു. ഡണ്‍സ്റ്റന്‍ 
ശെമ്മാശന്‍ ആഗ്രഹം തോന്നി പഠിക്കണമെന്ന്‌. അധികാരികളോട്‌ 
അനുവാദം ചോദിച്ചു. അനുവാദം കിട്ടിയില്ല. 

ശെമ്മാശന്‍ പട്ടമേല്‍ക്കുന്നതിനു തൊട്ടുമുന്‍പുള്ള വര്‍ഷം രോഗി 
യായിത്തീര്‍ന്നു. കഴിച്ചിരുന്ന മരുന്നിന്റെ ശക്തികൊണ്ട്‌ കൂടുതല്‍ 
വിശപ്പനുഭവപ്പെട്ടു. പല നാളുകള്‍ വിഷമിച്ചു കഴിച്ചുകൂട്ടി. ഒരു നാള്‍ 
അധികാരിയോടു പറഞ്ഞു. “എനിക്കൂ കൂടുതല്‍ വിശക്കുന്നുണ്ട്‌. ഇട 
നേരം വല്ലതും കഴിക്കാന്‍ അനുവാദം തരണം.” അധികാരി അത്ഭുത 
ത്തോടെ ശെമ്മാശനെ നോക്കി. ഒരു സന്ന്യാസി അസമയത്ത്‌ ഭക്ഷ 
ണം കഴിക്കാന്‍ അനുവാദം ചോദിക്കുന്നു! 

മേല്‍പറഞ്ഞ സംഭവങ്ങള്‍ അനുസ്മരിക്കുമ്പോഴെല്ലാം അച്ചന്‍ 
കൂട്ടിച്ചേര്‍ക്കും, “നാം അധികാരികളെ അനുസരിക്കണം. സന്ന്യാസി 
അധികാരികള്‍ക്കു നല്‍കുന്ന അനുസരണം മക്കള്‍ക്കടുത്ത അനുസര 
ണമായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അധികാരികളോടു 
പറയാം. നമ്മള്‍ മക്കളാണ്‌. മക്കള്‍ക്കു ചോദിക്കാന്‍ അവകാശമുണ്ട്‌, 
സ്വാതന്ത്ര്യമുണ്ട്‌.” 

1956-ലാണു യോഗാര്‍ത്ഥികളുടെ പരിശീലകനായി അദ്ദേഹം നിയ 
മിതനാകുന്നത്‌. പരിശീലനത്തിന്റെ ജോലിയില്‍ ആത്മാര്‍ത്ഥമായി, 
മുന്നേറുന്നതിനിടയില്‍ സഭയിലെ അച്ചന്മാര്‍ ഗുരുവില്‍ ഗുരുതരമായ 





116 സുതാര്യം സുന്ദരം 


ഒരു കുറ്റം കണ്ടെത്തി. റെക്റ്ററച്ചന്‍ കുട്ടികളോടു കാര്യങ്ങള്‍ ആലോ 
ചിക്കുന്നു. നടപ്പില്‍ വരുത്തേണ്ട കാര്യങ്ങളെകുറിച്ച്‌ അവരോടുതന്നെ 
അഭിപ്രായം ആരായുന്നു. 2-ഠം വത്തിക്കാന്‍ സൂനഹദോസിനു വര്‍ഷ 
ങ്ങള്‍ക്കുമുന്‍പ്‌, ഡയലോഗിനെക്കുറിച്ച്‌ കേട്ടുകേള്‍വിയില്ലാത്ത കാല 
ത്ത്‌ റെക്റ്ററച്ചന്‍ കുട്ടികളോട്‌ ആലോചന നടത്തുന്നതു വലിയൊരു 
അപരാധമായിരുന്നു. 

സന്ന്യാസി സത്യസന്ധനായിരിക്കണം, സത്യസന്ധതയ്ക്ക്‌ അനി 
വാര്യമായ ഒന്നാണ്‌ അധികാരികളോടുള്ള തുറന്ന മനോഭാവം. അത്‌ 
എല്ലാവരിലും ഉണ്ടാകണമെന്ന്‌ അദ്ദേഹം ആഗ്രഹിച്ചു. അധികാരിക 
ളും അധീനരും തമ്മിലുള്ള ബന്ധം പിതൃപുത്ര സമാനമായിരിക്കണ 
മെന്ന്‌ അദ്ദേഹം പറയുമായിരുന്നു. അധികാരികളുമായി താനും അപ്ര 
കാരമൊരു ബന്ധം സ്ഥാപിക്കുന്നതിനാണു പരിശ്രമിച്ചിരുന്നത്‌. 
സ്വന്തം മേലധികാരിയെതന്നെ ആദ്ധ്യാത്മികപിതാവും കുമ്പസാരക്കാ 
രനുമായി തെരഞ്ഞെടുക്കാന്‍ ആഗ്രഹിച്ചു. 

ഡണ്‍സ്റ്റ്നച്ചന്റെ തിരുപ്പട്ട സുവര്‍ണ്ണ ജൂബിലിയുടെ അവസരത്തില്‍ 
ഒരാള്‍ ചോദിച്ചു, ദീര്‍ഘകാലം പരിശീലനജോലിയില്‍ ഏര്‍പ്പെട്ടിരു 
ന്ന ആളെന്ന നിലയില്‍ അച്ചന്റെ ചെറുപ്പകാലത്തേയും ഇന്നത്തേയും 
പരിശീലന മുറകളില്‍ കാണുന്ന പ്രധാന വൃത്യാസമെന്താണ്‌? 

ചോദ്യത്തിനുള്ള മറുപടിയായി, “അര്‍ത്ഥികളില്‍ ഭൂരിഭാഗം പേരും 
ആദ്ധ്യാത്മിക മാര്‍ഗ്ഗനിര്‍ദ്ദേശത്തിനായി തങ്ങളുടെ ഏറ്റവും അടുത്ത 
അധികാരികളെയാണ്‌ സമീപിച്ചിരുന്നത്‌. എന്നാല്‍ ഇന്ന്‌ പരിശീലന 
ഗുരുക്കന്മാരെ വിട്ട്‌ ആദ്ധ്യാത്മിക ഗുരുക്കന്മാരെ പുറംലോകത്തു 
തേടുന്നതായി കാണുന്നു. അങ്ങനെ സഭയില്‍ വളര്‍ന്നുവരേണ്ട വലി 
യൊരു സന്ന്യാസമൂല്യം അടുത്ത കാലത്തായി നമുക്കു കാര്യമായി ന 
ഷ്ടപ്പെട്ടുപോയിട്ടുണ്ട്‌. പരിശീലകനും പരിശീലിതനും തമ്മില്‍ അപ്ര 
കാരമൊരു ആത്മീയബന്ധം നിലനിന്നിരുന്നെങ്കില്‍ അധികാരികളോ 
ടു സ്വാതന്ത്ര്യമുള്ള, തുറവിയുള്ള ഒരു സഭാസമൂഹം ഉണ്ടാകുമായിരു 
ന്നു” അദ്ദേഹം പരിതപിച്ചു. 

ഒരിക്കല്‍ നവസന്ന്യാസികളുടെ സമൂഹത്തില്‍ ചില പ്രശ്നങ്ങള്‍ 
ഉണ്ടായപ്പോള്‍ അവ പറഞ്ഞു തീര്‍ക്കുന്നതിനു ഗുരുവായ ഡണ്‍സ്റ്റന 
ച്ചന്‍ അവരെ വിളിച്ചുകൂട്ടി. ദീര്‍ഘനേരത്തെ ഡയലോഗിന്റെ അവസാ 
നത്തില്‍ അട്ടപ്പാടിയിലെ ആദിവാസിസമൂഹത്തില്‍ നിലവിലിരുന്ന 
ന്യായം പേശല്‍” യോഗത്തെക്കുറിച്ചു പറഞ്ഞു. പ്രശ്നങ്ങളും അഭി 





വഴിഷെടലിന്റെ സുകൃതമാര്‍ഗ്ഗം 117 


പ്രായവ്യത്യാസങ്ങളും അവര്‍ ഒരുമിച്ചുകൂടി ചര്‍ച്ചചെയ്യും. യോഗം 
കഴിഞ്ഞു പിരിയുന്നതിനു മുമ്പ്‌ ഈരുമൂപ്പന്‍ പറയും, “കഴിഞ്ഞതെ 
ല്ലാം കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഉണ്ടാകാന്‍ പാടില്ല.” നാടിന്റെ പരിഷ്‌ 
കാരങ്ങളൊന്നും കടന്നുചെന്നിട്ടില്ലാത്ത ആദിവാസി ഈരുകളിലും 
ഡയലോഗിന്റെ പാഠങ്ങള്‍ ശീലിച്ചിരുന്നുവെങ്കില്‍ സന്ന്യാസസമൂഹ 
ങ്ങള്‍ എത്രയധികമായി അവ പാലിക്കേണ്ടതാണെന്ന്‌ അദ്ദേഹം 
ചോദിച്ചു. അര്‍ത്ഥികളുടെ സമൂഹത്തില്‍ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ 
കൂട്ടിയിണക്കാന്‍ അച്ചന്‍ എപ്പോഴും യത്നിച്ചിരുന്നു. 

തിരുസഭയുടെയും താന്‍ അംഗമായിരിക്കുന്ന സന്ന്യാസസഭയുടെ 
യും നിയമങ്ങള്‍ അനുസരിക്കുന്നതിനുള്ള തീക്ഷണത അദ്ദേഹം 
ജീവിതത്തില്‍ പുലര്‍ത്തി. നിയമങ്ങള്‍ അടിസ്ഥാനമാക്കി തീരുമാനം 
എടുക്കുവാനുള്ള ശ്രദ്ധയും കരുതലും പാലിച്ചു. വലിപ്പചെറുപ്പമില്ലാ 
തെ എല്ലാ നിയമങ്ങളെയും അനുസരിക്കുന്നതില്‍ വിശ്വസ്തനായിരു 
ന്നു. വരന്തരപ്പിള്ളിയില്‍ വലിയ നോമ്പുകാലത്ത്‌ ഒരു നാള്‍ യോഗാര്‍ 
ത്ഥികളില്‍ ഒരാളുടെ സ്വര്‍ഗ്ഗീയമദ്ധ്യസ്ഥന്റെ തിരുനാള്‍ ആഘോഷി 
ച്ചു. ഡണ്‍സ്റ്റനച്ചന്‍ ഒരു മിഠായി വായില്‍ വച്ചു. പെട്ടെന്ന്‌ അദ്ദേഹം 
ഓര്‍ത്തു, അന്ന്‌ ഒരുനേരമാണല്ലോയെന്ന്‌. ഉടനടി പുറത്തു പോയി 
മിഠായി തുപ്പിക്കളഞ്ഞു. 

ഡണ്‍സ്റ്റനച്ചന്‍ വരന്തരപ്പിള്ളിയിലെ ്രിയോരായിരിക്കെയാണ്‌ 
അവിടെ കോളേജ്‌ ആരംഭിച്ചത്‌. കോളേജിന്റെ ഉദ്ഘാടനം കെങ്കേമമാ 
ക്കണമെന്ന്‌ പ്രിന്‍സിപ്പലിന്‌ ആഗ്രഹം തോന്നി. അപ്പോള്‍ മാനേജരാ 
യ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു, “നമ്മള്‍ ഇപ്പോള്‍തന്നെ പണത്തിനുവേ 
ണ്ടി കഷ്ടപ്പെടുകയാണല്ലോ. അങ്ങനെയിരിക്കെ ഇത്ര ആര്‍ഭാടമായ 
ഉദ്ഘാടനം ആവശ്യമുണ്ടോ? വേണ്ടെന്നാണ്‌ എനിക്കു തോന്നുന്ന 
ത്‌.” ഡണ്‍സ്റ്റനച്ചന്‍ വളരെ ശാന്തമായി പറഞ്ഞു. അപ്പോള്‍ പ്രിന്‍സി 
പ്പാളച്ചന്‍ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയില്‍ പ്രതികരിച്ചു, 
“എങ്കില്‍ ഇന്നാ പിടിച്ചോ താക്കോല്‍. ഞാന്‍ പ്രിന്‍സിപ്പല്‍ ആകുന്നി 
ല്ല.” ഉടന്‍ ഡണ്‍സ്റ്റനച്ചന്‍ സ്വന്തഭാവം പ്രകടമാക്കി, “എന്ത്‌ ഇങ്ങനെ 
യാണോ സന്ന്യാസം. ഇങ്ങനെയാണോ പറയേണ്ടത്‌, ഇങ്ങനെയാ 
ണോ പെരുമാറേണ്ടത്‌” ഡണ്‍സ്റ്റനച്ചന്‍ ശാസിച്ചു. തിരുത്തി. ഉടനെ 
പ്രിന്‍സിപ്പല്‍ ശാന്തനായി. കോളേജിന്റെ ഉദ്ഘാടനം വളരെ എളിയ 
തോതിലാണ്‌ നടന്നത്‌. 

സന്ന്യാസനിയമങ്ങള്‍ മാത്രമല്ല, സമൂഹത്തിന്റെ ഏതു തലത്തിലു 
ള്ള നിയമവും അനുസരിക്കണമെന്ന്‌ അച്ചനു നിര്‍ബ്ന്ധമുണ്ടായിരുന്നു. 





118 സുതാര്യം സുന്ദരം 


മറ്റുള്ളവര്‍ക്കു ലഭിക്കേണ്ട അവസരങ്ങളെ വളരെ മാനിച്ചിരുന്നു. 
വിമൽജ്യോതി ആശുപത്രിയില്‍ പരിശോധനകള്‍ക്കായി പോകുമ്പോള്‍ 
വളരെ രോഗികള്‍ കാത്തിരിക്കുമ്പോഴും ബ. സഹോദരിമാര്‍ അച്ചനെ 
ആദ്യം വിളിക്കുമായിരുന്നു. അത്‌ അദ്ദേഹത്തിന്‌ തെല്ലും ഇഷ്ടപ്പെട്ടി 
രുന്നില്ല. 

ശരവണംപട്ടി നവസന്ന്യാസ ഭവനാങ്കണത്തില്‍ മയിലുകള്‍ വരുക 
പതിവായിരുന്നു. ഒരിക്കല്‍ നവസന്ന്യാസികള്‍ അവയെ ഓടിച്ചു പിടി 
ക്കുവാന്‍ ശ്രമിച്ചപ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ അവരെ തടഞ്ഞു. “നാമൊ 
ക്കെ അനുസരണ (വതം അനുഷ്ഠിക്കുന്നവരാണ്‌. സര്‍ക്കാര്‍ നിയമ 
ങ്ങള്‍ നമ്മളാണ്‌ ആദ്യം അനുസരിച്ചു മറ്റുള്ളവര്‍ക്കു മാതൃക നല്കേ 

ഒരിക്കല്‍ പാലക്കാട്‌ ബസ്‌ സ്റ്റാന്റില്‍ കോയമ്പത്തൂരിലേക്കു 
ബസ്സു കയറുന്നതിനായി വലിയ നിരയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ കാത്തു 
നില്ക്കുകയായിരുന്നു. വളരെ നീണ്ട വരിയില്‍ ഒരാളായി അച്ചന്‍ നില്‍ 
ക്കുന്നതുകണ്ട്‌ ഒരാള്‍ അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും ബസ്സ്‌ 
സ്റ്റാന്റിലെ ഗ്യാരേജില്‍ കിടക്കുന്ന ഒരു വണ്ടിയില്‍ കയറ്റിയിരുത്തി. 
വണ്ടിയില്‍ ഇരുന്ന അച്ചന്‍ വളരെ അസ്വസ്തനായി. എല്ലാവരും കഷ്‌ 
ടപ്പെട്ടു വരിയില്‍ നില്ക്കെ താന്‍ നിയമം ലംഘിച്ചു സുഖയാത്ര 
ചെയ്യുന്നത്‌ അനീതിയായി തോന്നി. കൂട്ടുകാരെല്ലാവരും തെല്ലും മന 
ശ്ചാഞ്ചല്യമില്ലാതെ ഇരിപ്പിടത്തില്‍ ഉറച്ചിരിക്കെ ഒറ്റയ്ക്കു ഡണ്‍സ്റ്റ 
നച്ചന്‍ പുറത്തിറങ്ങി. വീണ്ടും വണ്ടിക്കായി വരി നിന്നു സമയം 
പോക്കാന്‍ തുനിഞ്ഞതുമില്ല. ബസുകള്‍ പലതു മാറിക്കയറി അദ്ദേഹം 
കോയമ്പത്തുരിലെത്തി. 


മറവിയിലും ഓര്‍മ്മയുടെ അവശേഷിപ്പായ്‌ അനുസരണം 
അനുസരണത്തിനു വലിയ വിലയുണ്ടെന്നും പഴയ തലമുറയില്‍പെട്ട 
പലരും അനുസരണത്തില്‍ വലിയ മാതൃക നലകിയവരാണെന്നും 
പ്രായമായി തല പോയവര്‍പോലും അധികാരികളെ തിരിച്ചറിഞ്ഞ്‌ 
അനുസരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയാറുണ്ട്‌. 

ഓര്‍മ്മ മങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ആജ്ഞാനുസരണം എന്ന 
സുകൃതത്തെ അദ്ദേഹം ഒരിക്കലും വിസ്മരിച്ചില്ല. ഓര്‍മ്മയില്ലാത്ത 
അവസ്ഥയിലും അധികാരികളെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവരുടെ 
വാക്കുകള്‍ അക്ഷരംപ്രതി അനുസരിച്ചു. എപ്പോഴും അവരെ ബഹുമാ 





വഴിടെടലിന്റെ സുകൃതമാര്‍ഗ്ലം | 119 


നിച്ചു. ഒരിക്കല്‍ സുപ്പീരിയറായിരുന്ന ഡേവിസ്‌ തട്ടിലച്ചന്റെ മുമ്പില്‍ 
മുട്ടുകുത്തി കൈ ചുംബിച്ച്‌ “എന്നോട്‌ ക്ഷമിക്കണം” എന്നപേക്ഷിച്ചു. 
എന്ത്‌ തെറ്റിനാണ്‌ മാപ്പ്‌ ചോദിക്കുന്നതെന്ന്‌ ഡേവിസച്ചനു മനസ്സിലാ 
യില്ല. 

്രഭാത്രപാര്‍ത്ഥനയ്ക്കുശേഷം പല ദിവസങ്ങളിലും തുമ്പയുമെടു 
ത്തു പറമ്പിലേക്ക്‌ ഇറങ്ങുമ്പോള്‍ നവസന്ന്യാസികള്‍ ആരെങ്കിലും 
വന്ന്‌ അച്ചനെ വിലക്കും. അപ്പോള്‍ അദ്ദേഹം നീരസം പ്രകടിപ്പിക്കും. 
എന്നാല്‍ ഗുരുവച്ചന്‍ ആവശ്യപ്പെട്ടുവെന്നു പറഞ്ഞാല്‍ എപ്പോഴും 
അനുസരിച്ചിരുന്നു. ഗുരുവച്ചന്‍ പറഞ്ഞുവെന്നു പറഞ്ഞാല്‍ ആരുടെ 
വാക്കുകളെയും വിലമതിച്ചു. മറവിയിലും വഴിപ്പെടലിന്റെ സുകൃതത്തെ 
കൈമോശം വരാതെ സൂക്ഷിച്ചു. 





120 സുതാര്യം സുന്ദരം 


ബന്ധങ്ങളെ പവിത്രതലത്തില്‍ 
പ്രതിഷ്ഠിച്ചവന്‍ 


സ്വന്തം ഓര്‍മ്മക്കുറിപ്പുകളില്‍ മാതാപിതാക്കള്‍ക്കുള്ള സ്ഥാനത്തെ 
ക്കുറിച്ചു ഡണ്‍സ്റ്റനച്ചന്‍ സാക്ഷിക്കുന്നു, “ഞാന്‍ എഴുതിയിരിക്കുന്നത്‌ 
ഒരു മകന്‍ മാതാപിതാക്കളുടെ ചരിത്രം എഴുതുന്നതുപോലെയല്ല. 
എന്റെ സ്നേഹവികാരങ്ങളൊന്നും ഇതില്‍ പ്രത്യക്ഷമായിട്ടില്ല. അന്യ 
നായ ഒരാളെന്നപോലെയാണ്‌ ഞാന്‍ എഴുതിയിരിക്കുന്നത്‌.” 

കുടുംബബന്ധങ്ങളുടെ ഈഷ്മളതയില്‍നിന്നു ഹൃദയത്തെ അതി 
ന്റെ പൂര്‍ണ്ണതയില്‍ വിമുക്തമാക്കി ബന്ധങ്ങളെ തികഞ്ഞ നിസ്സംഗത 
യോടെ അദ്ദേഹം സമീപിച്ചതിനു കാരണമെന്താണ്‌? അച്ചന്‍തന്നെ 
അതിന്‌ ഉത്തരം നല്‍കുന്നു. 

“ഏഴു വയസുമുതല്‍ എന്റെ ചിന്താഗതി മിക്കവാറും ആദ്ധ്യാത്മിക 
മായിരുന്നു. അതെന്റെ സ്വാഭാവികസ്നേഹത്തെ ഒരുവിധം ജയിക്കുക 
തന്നെ ചെയ്തു. ഞാന്‍ സ്നേഹിച്ചിരുന്ന സകലതില്‍നിന്ന്‌ അകന്നു 
സന്ന്യാസത്തില്‍ പ്രവേശിക്കാന്‍ ആഗ്രഹിച്ചിരുന്നു. കുടുംബബന്ധം 
അതില്‍നിന്ന്‌ എന്നെ തടയുമെന്നു ഞാന്‍ ഭയപ്പെട്ടു. അതിനാല്‍ സ്വ 
ന്തം കുടുംബത്തോടു ഞാന്‍ അന്യനെപ്പോലെ പെരുമാറി. 

“അമ്മ ഞങ്ങളെ വളരെ സ്നേഹിച്ചിരുന്നു. ആ പ്രദേശത്തെങ്ങും 
കുഞ്ഞുങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു തള്ളയെ കാണുവാ 
നില്ലായിരുന്നു. അമ്മയുടെ ഈ അസാധാരണ സ്നേഹത്തെ ഞാന്‍ 
ജയിച്ചു. സന്ന്യാസത്തില്‍ പ്രവേശിക്കാന്‍ ചെറുപ്പത്തിലെ നിശ്ചയി 
ച്ചിരുന്ന ഞാന്‍ അമ്മയിൽനിന്നു മനഃപൂര്‍വ്വം അകന്നുനിന്നു. അമ്മയു 
ടെ സ്നേഹത്തെ ഞാന്‍ പേടിച്ചിരുന്നു, അഥവാ എന്റെ ബലഹീനത 
യെക്കുറിച്ചു ബോധവാനായിരുന്നു. എന്റെ ഹൃദയവികാരങ്ങളെ മനഃ 
പൂര്‍വ്വം അടക്കിക്കൊണ്ടാണു ഞാന്‍ ജീവിച്ചിരുന്നത്‌. അങ്ങനെ ഹൃദ 
യമില്ലാത്തവനെപ്പോലെ പെരുമാറിയിട്ടും അമ്മയുടെ സ്നേഹത്തില്‍ 
നിന്നു ഞാന്‍ കഷ്ടിച്ചു രക്ഷപ്പെട്ടതെയുള്ളു. അമ്മയോടു മാത്രമല്ല 
ഞാന്‍ സ്നേഹിച്ചിരുന്ന എല്ലാവരോടും എന്റെ നയം അതുതന്നെയാ 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ | 121 


യിരുന്നു. മറ്റുള്ളവരുടെ സ്നേഹത്തെ ജയിക്കാന്‍ എനിക്കു കഴിയാ 
തെ പോയെങ്കിലോ എന്ന ഭയമായിരുന്നു എന്റെ ഹൃദയത്തെ സദാ 
നിയന്ത്രിക്കുന്നതിന്‌ എന്നെ പ്രേരിപ്പിച്ചത്‌.” 

തന്റെ സന്ന്യാസവഴിയില്‍ കുടുംബബന്ധങ്ങള്‍ തടസ്സമാകരുതെ 
ന്ന കാര്യത്തില്‍ ഇട്ടൂപ്പുണ്ണി ര്രതിജ്‌ ഞാബദ്ധനായിരുന്നു. തന്റെ 
ഏഴാം വയസ്സില്‍ തന്റെ വത്സല മാതാവ്‌ അന്ത്യത്തിലേക്കു നീങ്ങി 
ക്കൊണ്ടിരിക്കയില്‍ അവന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്താധാര 
തികച്ചും ഒരു സര്‍വൃസംഗ പരിത്യാഗിയുടെതായിരുന്നു. “എനിക്കു 
ഓര്‍മ്മവെച്ചനാള്‍ മുതല്‍ അമ്മ മിക്കവാറും കട്ടിലില്‍ തന്നെയായിരു 
ന്നു. ആദ്യന്തം വേദനയുള്ള പല രോഗങ്ങള്‍ മാറി മാറി അമ്മയെ ആ 
ക്രമിച്ചുകൊണ്ടിരുന്നു. നാലഞ്ചു പ്രാവശ്യം രോഗീലേപനം കൊടുത്തി 
ട്ടുണ്ട്‌. 

“അമ്മ മരണകരമായ സ്ഥിതിയില്‍ കിടന്നിരുന്നപ്പോള്‍ അമ്മയു 
ടെ അന്ത്യവിനാഴിക പ്രതീക്ഷിച്ചുകൊണ്ട്‌ വീടു നിറയെ ആളുകള്‍ 
നിന്നിരുന്നു. എല്ലാവരും കരച്ചിലും പ്രാര്‍ത്ഥനയുമായി കഴിഞ്ഞു. 
അമ്മ മരണവായു വലിക്കുന്ന സ്വരവും മരിക്കുന്നവര്‍ക്കു സാധാരണ 
ചൊല്ലികൊടുക്കാറുള്ള സുകൃതജപങ്ങളും എന്റെ ചെവിയില്‍ പതി 
ച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ കാല്‍ക്കല്‍ വലിയ പെങ്ങളും ജ്യേഷ്ഠ 
നും ഞാനും കൈകള്‍ കൂപ്പി മുട്ടുകുത്തിനിന്നു മാനമായി പ്രാര്‍ത്ഥി 
ക്കുകയായിരുന്നു. ജ്യേഷ്ഠന്റെ കണ്ണുകളില്‍നിന്നു കണ്ണുനീര്‍ ഒഴുകി 
യിരുന്നു. ചെറിയ പെങ്ങള്‍ നിലത്തിരുന്നു, കൈകള്‍ അമ്മയുടെ 
പക്ക ലേക്കു നീട്ടി, വലിയ സ്വരത്തില്‍ നിലവിളിച്ചുകൊണ്ടിരുന്നു. 
അവള്‍ ആശ്വസിപ്പിക്കപ്പെടുവാന്‍ വയ്യാത്ത നിലയിലായിരുന്നു. 
എന്നാല്‍ എന്റെ പ്രാര്‍ത്ഥന ഒരു പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. 
“അമ്മയെ ഇന്നുതന്നെ മരിപ്പിക്കേണമെ.” ഞാന്‍ ഇടവിടാതെ ഉരുവി 
ട്ടുകൊണ്ടിരുന്നു. അമ്മ മരിച്ചാലുള്ള എന്റെ സ്ഥിതി അറിയാത്തതു 
കൊണ്ടല്ല അങ്ങനെ പ്രാര്‍ത്ഥിച്ചിരുന്നത്‌. കുട്ടികളായ ഞങ്ങളെക്കുറി 
ച്ചു പലരും സഹതാപം പ്രകടിപ്പിച്ചിരുന്നതിന്റെ സാരം ഞാന്‍ മനസ്സി 
ലാക്കിയിരുന്നു. തള്ളയില്ലാത്ത കുഞ്ഞുങ്ങളെക്കുറിച്ചുളള പല കഥകളും 
ആ കാലത്തുതന്നെ കേട്ടിരുന്നു. എന്നാല്‍ അമ്മക്കു മരിക്കാന്‍ 
പറ്റിയ ഇത്രയും നല്ല അവസരം വേറെ കിട്ടുകയില്ല എന്ന വിചാരത്താ 
ലാണു ഞാന്‍ അങ്ങനെ പ്രാര്‍ത്ഥിച്ചത്‌. അമ്മ ആ ദിവസങ്ങളില്‍ 
അന്ത്യകൂദാശകള്‍ കൈകൊണ്ടിരുന്നു. നല്ല ഒരുക്കത്തോടുകൂടിയാണ്‌ 





122 സുതാര്യം സുന്ദരം 


അമ്മ കിടന്നിരുന്നത്‌. തൂങ്ങപ്പെട്ട രൂപം കൂടെകൂടെ മുത്തിച്ചിരുന്നു. 
വീട്ടില്‍ സ്ഥാപിച്ചു സ്ഥിരമായി കുടുബ്രപ്രതിഷ്ഠ നടത്തിയിരുന്ന ഈ 
ശോയുടെ തിരുഹൃദയത്തിന്റെ പടം അമ്മയുടെ അടുത്തു വെച്ചിരു 
ന്നു. ചിലപ്പോള്‍ അതും അമ്മയെക്കൊണ്ടു മുത്തിച്ചിരുന്നു. മരിക്കുന്ന 
വര്‍ക്കുവേണ്ടിയുള്ള പ്രാര്‍ത്ഥനകള്‍ ഇടവിടാതെ കൂട്ടമായി ചൊല്ലി 
യിരുന്നു. ഇതെല്ലാം കണ്ടിട്ടാണ്‌ അമ്മയ്ക്കു മരിക്കാന്‍ ഇത്രയും നല്ല 
ദിവസം വേറെ കിട്ടുകയില്ല എന്നു ഞാന്‍ വിചാരിച്ചത്‌. അമ്മയുടെ 
ആത്മീയനന്മ മാത്രമാണ്‌ അപ്പോള്‍ എന്നെ സ്പര്‍ശിച്ചത്‌. എന്റെ 
ചിന്താഗതി എന്നും ഇപ്രകാരമായിരുന്നു. ഇതു അഭ്യാസംകൊണ്ടു 
ലഭിച്ചതാണ്‌.” 

അച്ചന്‍ തുടരുന്നു: 

“എനിക്കു പതിനഞ്ചു വയസാകുന്നതിനുമുമ്പ്‌ യോഗാര്‍ത്ഥി ഭവന 
ത്തിലേക്കു പോകാന്‍ യാത്രപറഞ്ഞു പിരിയുന്ന നേരത്ത്‌ അത്തരം 
അവസരത്തില്‍ പതിവുള്ളതുപോലെ തിരുഹൃദയ പ്രതിഷ്ഠാജപം 
ചൊല്ലുവാന്‍ കുടുബാംഗങ്ങള്‍ ഒരുങ്ങി. എന്റെ നിര്‍ബന്ധംകൊണ്ടുമാ 
ര്രമാണ്‌ അന്ന്‌ അതു ചൊല്ലാതിരുന്നത്‌. അവരെപ്പോലെ അതു 
ചൊല്ലുവാന്‍ ഞാനും ആഗ്രഹിച്ചിരുന്നു. എന്നാല്‍ ഒരു മനഃശാസ്ത്ര 
പണ്ഡിതനെപ്പോലെ ഞാന്‍ വിരോധിച്ചു. ആ ജപം ഞങ്ങളുടെ വികാ 
രങ്ങളെ വളരെയധികം ഇളക്കുമെന്നും തീര്‍ച്ചയായും എന്റെ ബലഹീ 
നത പ്രത്യക്ഷപ്പെടുമെന്നും വിചാരിച്ചു. ഞാനും അവരെപ്പോലെ കര 
യുമായിരുന്നു. അതുകൊണ്ട്‌ ഈശോയുടെ തിരുഹൃദയപടത്തിന്‍ മുന്‍ 
പില്‍ മൌനമായി പ്രാര്‍ത്ഥിച്ചിട്ടു ഞാന്‍ ഒരു വിധം അവിടെനിന്നു 
രക്ഷപ്പെടുകയായിരുന്നു. 

“സാധാരണ കുട്ടികള്‍ വീട്ടില്‍നിന്ന്‌ ഇറങ്ങുന്നതു പോലെയല്ല, 
ഭാവിയെക്കുറിച്ചു നന്നായി ചിന്തിച്ചു വിഷമങ്ങള്‍ മുഴുവനും മനസ്സി 
ലാക്കിയശേഷമാണു ഞാന്‍ വീട്ടില്‍നിന്നു പുറപ്പെട്ടത്‌. വീടിന്റെ കട്ടി 
ളപ്പടി കടന്നപ്പോള്‍ അതെന്റെ അന്ത്യയാത്രയായി കരുതി. ഇനി ഞാന്‍ 
മുഴുവനായും അധികാരികളുടെ കീഴിലാണ്‌. അവര്‍ എവിടേയ്ക്ക്‌ അ 
യച്ചാലും ഞാന്‍ പോകും. ഇനിയൊരിക്കലും വീട്ടിലേക്കു തിരിച്ചുവ 





* 1927-ല്‍ നടന്ന സംഭവമാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍ വിവരിക്കുന്നത്‌. മരണാവസ്ഥയില്‍നിന്ന്‌ 
അമ്മ രക്ഷപ്പെടുകയും ജീവിക്കാന്‍ ഇടയാകുകയും ചെയ്തു. വീട്ടില്‍ സ്ഥാപിച്ചിരി 
ക്കുന്ന തിരുഹൃദയ ചിത്രത്തില്‍നിന്നു തന്റെമേല്‍ വെളിച്ചം വീശിയെന്നും താന്‍ സുഖം 
പ്രാപിച്ചെന്നും അമ്മ സാക്ഷിക്കുന്നു. 1950 ലായിരുന്നു അമ്മയുടെ മരണം. 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ 123 


രാതിരിക്കുന്നതിനും ഒരുക്കമായിരുന്നു. എന്റെ കുടുംബത്തെ സംബ 
ന്ധിച്ചിടത്തോളം അന്നു ഞാന്‍ മനസ്സാ മരിച്ചുകഴിഞ്ഞിരുന്നു.” 

ലോകത്തിനു മരിച്ചവനായി കുടുംബത്തോടു വിടപറഞ്ഞ ഇട്ടുപ്പു 
ണ്ണി പൂര്‍ണ്ണമായും ദൈവത്തിന്റെമാത്രം സ്വന്തമായിത്തീര്‍ന്നു. സഭയില്‍ 
സന്ന്യാസ ്രതസമര്‍പ്പണവും തിരുപ്പട്ടവും സമയത്തിന്റെ തികവില്‍ 
പൂര്‍ത്തിയായി. സമര്‍പ്പണ ചൈതന്യം അദ്ദേഹത്തില്‍ പരിധികളില്ലാ 
തെ വളര്‍ന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങള്‍ തന്റെ കാതില്‍ പതിക്കു 
മ്പോള്‍ സ്വന്തം ഉള്‍ക്കാമ്പിനെ അവ തെല്ലും ബാധിക്കാതിരിക്കാന്‍ 
ശ്രദ്ധാലുവായി. ബന്ധങ്ങളും അവ മൂലമുള്ള വേദനകളും പ്രാര്‍ത്ഥന 
യില്‍ കര്‍ത്താവിനു സമര്‍പ്പിച്ചു. 


ആത്മീയതയില്‍ ചാലിച്ചെടുത്ത കുടുംബബന്ധം 
കുടുംബാംഗങ്ങളെ വളരെ വിരളമായേ ഡണ്‍സ്റ്റനച്ചന്‍ സന്ദര്‍ശിച്ചി 
രുന്നുള്ളു. 1982-ല്‍ ജ്യേഷ്ഠന്‍ മരിച്ചതിനുശേഷം വീട്ടിലെ ചില പ്രശ്‌ 
നങ്ങളില്‍ കുറച്ചുകാലത്തേക്ക്‌ അദ്ദേഹം ഇടപേടേണ്ടിവന്നു. കുറച്ചു 
കൂടെ വീടുമായി ബന്ധപ്പെടുകയും ജ്യേഷ്ഠത്തിയുടെയും മക്കളുടെ 
യും അവിവാഹിതയായ അനുജത്തി കൊച്ചുത്രേസ്യയുടെയും ക്ഷേമ 
ത്തില്‍ താത്പര്യം എടുക്കുകയും ചെയ്തു. എങ്കിലും ബന്ധങ്ങളെ 
പരിധിവിടാതെ സൂക്ഷിക്കുവാന്‍ അദ്ദേഹം ശ്രദ്ധാലുവായി. കുടുംബാം 
ഗങ്ങളോടു ബഹുമാനിതമായ അകലം പുലര്‍ത്തി. കുടുംബ്രപശ്ന 
ങ്ങളില്‍ തീവ്രമായി പ്രാര്‍ത്ഥിച്ചു. 

ഒരിക്കല്‍ ജ്യേഷ്ഠന്റെ മകന്‍ സ്റ്റാനി എഴുതിയ കത്തിനു അച്ചന്‍ 
മറുപടി നല്‍കി, “ഇനിയും ഞാന്‍ ഇതില്‍ ഇടപെടേണ്ട ആവശ്യമില്ല. 
എനിക്ക്‌ ഈവക കാര്യങ്ങളില്‍ ഇടപെടുവാന്‍ മാനസികമായി വളരെ 
വിഷമങ്ങളുണ്ട്‌. പണ്ടുപണ്ടേ ഈ വക ബന്ധങ്ങളില്‍നിന്നെല്ലാം വിമു 
ക്തനായി കഴിഞ്ഞുകൂടുവാന്‍ ദാഹിക്കുന്നവനാണു ഞാന്‍. മറ്റുള്ളവ 
രുടെ നിര്‍ബന്ധംകൊണ്ട്‌ ഇങ്ങനെ ഇടപെട്ടെന്നേയുളളു.” 

സാഹചര്യത്തിന്റെ സമ്മര്‍ദ്ദത്താല്‍ കുടുംബകാര്യങ്ങളില്‍ ഇടപെ 
ടേണ്ടി വന്നപ്പോഴും നിരന്തരം താന്‍ ആരെന്ന അവബോധത്തില്‍ 
അച്ചന്‍ ചരിച്ചു. വിരക്തിയിലൂടെ അരുതാത്ത ബന്ധങ്ങളില്‍നിന്ന്‌ 
അകലുകയും ശമദമാദികളിലൂടെ ആന്തരികസ്വാതന്ത്ര്യം ആര്‍ജ്ജിക്കു 
കയും ചെയ്തിരുന്ന സാധകനായിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. 

വീട്ടിലെ പ്രശ്നങ്ങളുമായി ഇടപെടുമ്പോഴും ആ വ്യാപാരങ്ങളെ 





124 സുതാര്യം സുന്ദരം 


ല്ലാം ആത്മീയമാനം തഴുകിനിന്നു. എല്ലാറ്റിലും ഉപരിയായി കുടും 
ബാംഗങ്ങളുടെ ആത്മീയവളര്‍ച്ചയിലും സ്വഭാവരൂപീകരണത്തിലും 
തികഞ്ഞ ശ്രദ്ധ പുലര്‍ത്തി. ജ്യേഷ്ഠന്റെ മക്കള്‍ക്കെഴുതിയ കത്തുകളിലെ 
ചില ഭാഗങ്ങള്‍ ഈ സത്യത്തിനു സാക്ഷികളാണ്‌. 
8-11-79 

പ്രിയ ജസ്റ്റിന്‍, 

നീ കുര്‍ബാന കാണുവാനും പഠിക്കുവാനും ശ്രമിക്കുന്നുണ്ടെന്നു 
കാണുന്നതില്‍ സന്തോഷമുണ്ട്‌. എഴുന്നേല്‍ക്കുന്നതില്‍ കാണിക്കുന്ന 
അലസത അത്ര നല്ലതല്ല. അതു വേഗം ശരിപ്പെടുത്താന്‍ കഴിയുമെ 
ന്നു നീ എഴുതിയിരുന്നല്ലൊ. ഇപ്പോള്‍ എല്ലാ കാര്യങ്ങളും വളരെ 
കണിശമായി ചെയ്യുന്നുണ്ടെന്നു കരുതുന്നു. ആകെ 15 ദിവസങ്ങളില്‍ 
5 ദിവസങ്ങള്‍ മാത്രമേ നിനക്കു കുര്‍ബാനയ്ക്കു പോകാന്‍ അവസര 
മുണ്ടായിരുന്നുള്ളു. പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളില്‍ പോകാന്‍ 
തടസ്സമില്ലല്ലോ. പോകുന്നുണ്ടെന്നു വിശ്വസിക്കുന്നു. കുര്‍ബാന കഴി 
ഞ്ഞു വന്നിട്ട്‌ ഒരു മണിക്കൂര്‍ നേരം പഠിക്കാനാണു ഞാന്‍ പറഞ്ഞിരു 
ന്നത്‌. 64 മുതല്‍ 8 വരെ പഠിച്ചാല്‍ 14 മണിക്കൂറായി. അപ്പോള്‍ ഞാന്‍ 
പറഞ്ഞതിനെതിരല്ല. കൂടുതല്‍ പഠിക്കാന്‍ ആവശ്യമുണ്ടെങ്കില്‍ പഠി 
ക്കേണ്ടതു നിന്റെ ചുമതലയാണ്‌. ആവശ്യമായ സമയം നീതന്നെ 
കണ്ടെത്തുകയും വേണം. 

നീ എല്ലാ ദിവസവും കുര്‍ബാന കാണണമെന്നു ഞാന്‍ ഇനി നിര്‍ 
ബന്ധം പറയുന്നില്ല. നല്ലതാണെന്നും പഠനത്തിനു തടസ്സമല്ലെന്നും 
നിനക്ക്‌ ഇതിനകം ബോദ്ധ്യമായെങ്കില്‍മാത്രം എല്ലാ ദിവസവും 
പള്ളിയില്‍ പോയാല്‍ മതി. ഞാന്‍ പറഞ്ഞതുകൊണ്ടു പോകേണ്ട. 
നിന്റെ ഭാവി ജീവിതത്തിനു ദൈവാനുഗ്രഹം ലഭിക്കേണ്ടതിന്‌, ദൈവ 
ത്തെ പ്രസാദിപ്പിക്കാന്‍, നിനക്കും കുടുംബാംഗങ്ങള്‍ക്കെല്ലാവര്‍ക്കും 
വേണ്ടി പ്രാര്‍ത്ഥിക്കാന്‍, എല്ലാദിവസവും ദിവ്യബലിയില്‍ സംബന്ധി 
ക്കുന്നതു നല്ലതാണ്‌. നമുക്കുവേണ്ടി ഈശോ സ്വയം ബലി അര്‍പ്പി 
ക്കുമ്പോള്‍ നമ്മില്‍ കഴിവുള്ളവര്‍ അതില്‍ സംബന്ധിക്കണ്ടേ? മടിയെ 
ജയിച്ചില്ലെങ്കില്‍ നീ നല്ലവനാകുകയില്ല. ദൈവം നമുക്കു തന്നിട്ടുള്ള 
കഴിവുകള്‍ നല്ലവണ്ണം ഉപയോഗിച്ചു നാം വേല ചെയ്യണമെന്ന്‌ അവി 
ടുന്ന്‌ ആവശ്യപ്പെടുന്നു. ദൈവഹിതം നിറവേറ്റുന്നവനെ ദൈവം 
സ്നേഹിക്കുകയും സമ്മാനിക്കുകയും ചെയ്യും. 

പരീക്ഷയില്‍ ജയിക്കാന്‍മാര്രം വായിച്ചാല്‍ പോരാ. ഒരു നല്ല 
കത്തോലിക്കനായി ജീവിക്കാന്‍ വേണ്ട അറിവു ലഭിക്കാന്‍ നല്ല 
പുസ്തകങ്ങള്‍ വായിക്കണം. 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ 125 


22-6-1985 
പ്രിയ ജസ്റ്റിന്‍, 

നിന്റെ പത്താം ക്ലാസ്സ്‌ പരീക്ഷക്കുമുന്‍പാണു നാം തമ്മില്‍ സംസാ 
രിച്ചത്‌. ഇപ്പോള്‍ നീ ഇടദിവസങ്ങളില്‍ പള്ളിയില്‍ പോകുന്നുണ്ടോ? 
നിനക്ക്‌ അതിനു സാധിക്കുമോ? നീ ദൈവത്തോട്‌ എന്തുമാര്രം അടു 
ത്തുപെരുമാറുന്നു? നീ ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കാള്‍ കൂടു 
തല്‍ ഭയപ്പെടുകയാണോ? അതോ ദൈവത്തെ ഒട്ടും ഓര്‍ക്കുന്നില്ലേ? 
അല്ലെങ്കില്‍ കാര്യമായി ഓര്‍ക്കുന്നില്ലേ? അല്ലെങ്കില്‍ കുടെകൂടെ ഓര്‍ 
ക്കുന്നുണ്ടോ? 

ദൈവത്തെ കുറച്ചുകൂടെ അടുത്തടുത്ത്‌ ഓര്‍ക്കാനും കുറച്ചുകുടെ 
കൂടുതല്‍ സ്നേഹിക്കാനും ആഗ്രഹമുണ്ടോ? 

ദൈവത്തിനു പ്രീതികരമായി നിനക്കിനിയും എന്തു ചെയ്യാന്‍ കഴി 
യും? നിന്നില്‍നിന്നു ദൈവം എന്താണു പ്രത്യേകമായി ആവശ്യപ്പെടു 
ന്നത്‌ എന്നു പ്രര്‍ത്ഥനാപൂര്‍വം ചിന്തിച്ചുനോക്കുക. നീ ദൈവത്തോടു 
സംസാരിക്കാറുണ്ടോ? നിനക്ക്‌ അതിനു ഭയമാണോ? താത്പര്യമാ 
ണോ? നിനക്ക്‌ അതിന്‌ എളുപ്പമുണ്ടോ? എനിക്കു നിന്നെ സഹായി 
ക്കാന്‍ കഴിയുമോ? എങ്ങനെ എനിക്കു നിന്നെ സഹായിക്കാന്‍ കഴി 
യും? 

ഈ എഴുത്ത്‌ ഒരു മാസത്തിനകം നാലുപ്രാവശ്യം വായിച്ച്‌ ഓരോ 
പ്രാവശ്യവും ദൈവത്തിന്റെ മുമ്പാകെ പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ ഉത്തരം 
പറയുക. ഓരോ പ്രാവശ്യവും ഉത്തരങ്ങള്‍ എഴുതിവെക്കുക. തിയതി 
വച്ചു നാലാം പ്രാവശ്യവും എഴുതിയതിനു ശേഷം നിനക്കിഷ്ടമെ 
ങ്കില്‍ എനിക്കെഴുതുക. 


22-12-1996 
പ്രിയ ജസ്റ്റിന്‍ 

എനിക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കുന്നതുപോലെത്തന്നെ ചേട്ടന്മാരുടെ 
യും ചേച്ചിമാരുടെയും കുടുംബങ്ങള്‍ക്കു വേണ്ടി പ്രാര്‍ത്ഥിക്കുക. 
അതു ദൈവം നിങ്ങളുടെ പ്രാര്‍ത്ഥന സ്വീകരിക്കുന്നതിനു സഹായിക്കും. 

അമ്മയ്ക്കുവേണ്ടിയും അമ്മായിക്കുവേണ്ടിയും അവരുടെ വയസ്സു 
കാലത്ത്‌ ഉണ്ടാകാവുന്ന ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങള്‍ 
നന്നായി സഹിക്കുന്നതിനുവേണ്ട ശക്തി ലഭിക്കുന്നതിനുവേണ്ടിയും 
പ്രാര്‍ത്ഥിക്കുക. മറ്റുള്ളവരില്‍നിന്നു നിങ്ങള്‍ക്കുണ്ടാകാവുന്ന വിഷമ 





126 സുതാര്യം സുന്ദരം 


ങ്ങള്‍ ദൈവത്തെ ഓര്‍ത്ത്‌ നന്നായി സഹിക്കുക. അത്‌ അവര്‍ക്കും 
നിങ്ങള്‍ക്കും ഉപകാരപ്പെടും. 

നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോള്‍ ദൈവം ശാരീരികമായിട്ടല്ലെ 
ങ്കിലും ആത്മികമായി നമ്മെ തീര്‍ച്ചയായും സഹായിക്കും. ദൈവേഷ്‌ 
ടം നിങ്ങളില്‍ പൂര്‍ണ്ണമായും നിറവേറട്ടെ.... ഞാന്‍ സ്വര്‍ഗത്തിലേക്കു 
ള്ള യാത്രയിലാണ്‌. 

പ്രിയ സ്റ്റനിസ്ലാവോസ്‌, 

ഈശോയുടെ തിരുഹൃദയത്തിൽ സര്‍വ്വവും സമര്‍പ്പിച്ചുകൊണ്ട്‌ ആ 
കുലചിന്തകള്‍ കൂടാതെ ജീവിക്കുവാന്‍ ഓരോ ദിവസവും കൂടുതല്‍ 
കൂടുതല്‍ പഠിക്കുവാന്‍ ശ്രമിക്കുക. സുവിശേഷം പതിവായി കുറേശ്ശെ 
വായിക്കുക. മറ്റു നല്ല ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങളും വായിക്കുക. 

8-11-85 

പ്രിയ സ്റ്റാനി, 

.. ഡെയിസിയുടെ പ്രസവം അറിയിച്ചുകൊണ്ടുള്ള എഴുത്തു കി 
ട്ടി. എല്ലാത്തിനും നന്ദി. ദൈവത്തിനു സ്തുതി. ശാന്തമായി എല്ലാകാ 
ര്യങ്ങളിലും ദൈവത്തില്‍, സ്നേഹപിതാവില്‍, ആശ്രയിച്ച്‌, ഉല്‍ക്കണ്ഠ 
കള്‍ അകറ്റി, ദൈവം തന്ന കുഞ്ഞിനെ ദൈവകരങ്ങളില്‍ നിന്നു സ്വീ 
കരിച്ച്‌ അവിടുന്ന്‌ ആഗ്രഹിക്കുന്ന തരത്തില്‍ വളര്‍ത്തുവാന്‍ എല്ലാ 
തരത്തിലും തയ്യാറാകണമെന്ന്‌ അവളോടു പറയുക. ജീവന്റെ നാഥ 
നായ ദൈവത്തിനു പ്രിയപ്പെട്ട, വളരെ വിലപ്പെട്ട ഒരു കുഞ്ഞിനെയാ 
ണു ദൈവം നിങ്ങളെ ഏല്‍പിച്ചിരിക്കുന്നതെന്നു കുഞ്ഞിനെ കാണു 
മ്പോളെല്ലാം ഓര്‍ക്കുക. ദൈവസ്മരണക്ക്‌ ഈ കുഞ്ഞു നിങ്ങള്‍ക്കു 
സഹായകമാകട്ടെ. മാമോദീസ കഴിഞ്ഞെന്നു വിചാരിക്കുന്നു. നിഷ്ക 
ളങ്കമായ ആ കുഞ്ഞ്‌ ഇപ്പോള്‍ ദൈവത്തിന്റെ സജീവമായ ആലയമാ 
ണെന്നു തീര്‍ച്ചയാണ്‌. കുഞ്ഞിനെ ചുംബിക്കുമ്പോള്‍ ഉള്ളില്‍ വസി 
ക്കുന്ന ദൈവത്തെ ഓര്‍ക്കുക. 
പ്രിയ സ്റ്റനിസ്ലാവോസ്‌ 

.. നിന്റെ എഴുത്തിന്‌ അനുകൂലമായ ഒരു മറുപടി തരാന്‍ പറ്റാത്ത 
വിധത്തിലാണിരിക്കുന്നത്‌. അതുകൊണ്ട്‌ എന്നെക്കൂടാതെ നിന്റെ 
വീടുകയറ്റം ഭംഗിയായി നടക്കട്ടെ. ദൈവം നിന്നേയും നിന്റെ കുടും 
ബത്തേയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്നാമതായി ഇറങ്ങുന്ന 
നിന്നെ ഹാര്‍ദമായി അനുമോദിക്കുന്നു. 

ഇതു നിങ്ങള്‍ക്ക്‌ ഒരു പുതിയ അനുഭവമായിരിക്കും. ഈശോയു 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ | 127 


ടെ തിരുഹൃദയത്തിന്റെ നല്ല ഒരു രൂപം കുടുംബ്രപതിഷ്ഠക്കായി ഒരു 
ക്കി പ്രധാനസ്ഥലത്തു വെക്കണം. നിങ്ങള്‍ പ്രതിഷ്ഠയ്ക്കായി 
സ്വയം ഒരുങ്ങണം. വീടുവെഞ്ചിരിപ്പോടുകൂടി പ്രതിഷ്ഠയും നടത്താം. 
പ്രതിഷ്ഠയുടെ തീയതി പടത്തിനകത്ത്‌ (ചില്ലിനകത്ത്‌) ഉചിതമായ 
സ്ഥലത്തു കാണത്തക്കവണ്ണം എഴുതിവെക്കുക. പ്രതിഷ്ഠയുടെ വാര്‍ 
ഷികം ലളിതമായി ഘോഷിക്കുകയും ചെയ്യാം. 

കൂടുതല്‍ പ്രാര്‍ത്ഥിക്കുന്നതിനായി ഇനി സമയം ലഭിക്കുമെന്നു 
പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ ഭവനം. ചെറിയ കുടുംബം. വലിയ 
തിരക്കൊന്നുമുണ്ടാകില്ല. ദൈവത്തോടു കൂടുതല്‍ അടുക്കാന്‍ സാധി 
ക്കും. അതനുസരിച്ച്‌ മനുഷ്യരോടും ദൈവം ആഗ്രഹിക്കുന്ന തരത്തില്‍ 
അടുക്കണം. ദൈവത്തോടും മനുഷ്യരോടും ധാരാളത കാണിക്കാന്‍, 
ദൈവേഷ്ടം നോക്കി ഉചിതമായി പ്രവര്‍ത്തിക്കാന്‍ പ്രാര്‍ത്ഥനയില്‍ 
നിന്നു പഠിക്കണം. 

ദൈവമൊഴിച്ച്‌ ഒന്നിലും നമുക്ക്‌ ആശ്രയിക്കാന്‍ നിവൃത്തിയില്ല. 
സമ്പത്തും സ്നേഹിതന്മാരും ശക്തിയും മറ്റു ഗുണങ്ങളുമെല്ലാം നശ്വ 
രങ്ങളാണ്‌. സര്‍വ്വശക്തനും സര്‍വ്വജ്ഞനും അളവില്ലാതെ നമ്മെ 
സ്നേഹിക്കുന്നവനുമായ ദൈവത്തിലല്ലാതെ മറ്റാരില്‍ നാം ആശ്രയി 
ക്കും. നമ്മുടെ ആവശ്യങ്ങള്‍ മറ്റാര്‍ക്കാണ്‌ ദൈവത്തെപ്പോലെ അറി 
യുവാന്‍ കഴിയുക. നമ്മെ സഹായിക്കാന്‍ സര്‍വൃശക്തനെപ്പോലെ ആര്‍ 
ക്കു സാധിക്കും. മരണംവരെ ഏതു പാപിയേയും ദൈവം അളവില്ലാ 
തെ സ്നേഹിക്കുന്നുണ്ട്‌. ഈ ദൈവത്തിനു നമ്മേയും നമുക്കുള്ള 
എല്ലാറ്റിനേയും സമര്‍പ്പിക്കാം. ശാന്തമായി സമാധാനമായി ദൈവത്തോ 
ടൊത്തു ജീവിക്കാം. ദൈവത്തില്‍ ആശ്രയിക്കാം. ദൈവേഷ്ടത്തിനു 
നമ്മെത്തന്നെ വിട്ടുകൊടുക്കാം. 

..ഈ ആദ്യത്തേത്‌ മറ്റെല്ലാത്തിനും മാതൃകയാകത്തക്കവണ്ണം ലളി 
തമാകണം. ചെലവു കുറയ്ക്കണം... എല്ലാവരുമായി ആലോചിച്ച്‌ 
ചെയ്യുക. 

വരന്തരപ്പിള്ളി 
16-3-1959 

പ്രിയ കൊച്ചുത്രേസ്യാ, 
ലോകജീവിതം സ്വര്‍ഗ്ഗീയ ജീവിതത്തിനുള്ള ഒരുക്കമാണല്ലൊ. 
ലൌകികമായ വ്യാമോഹങ്ങളില്‍നിന്നു മനസ്സിനെ അകറ്റി ദൈവത്തിലും 
ദൈവികകാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുവാന്‍ അതിനെ പഠി 





128 സുതാര്യം സുന്ദരം 


പ്പിക്കുന്നവര്‍ എത്ര ഭാഗ്യവാന്മാര്‍. ശാശ്വതമായ സമാധാനവും സംത്യ 
പ്തിയും നമ്മുടെ പിതാവായ ദൈവത്തിലേ നാം കണ്ടെത്തുകയു 
ള്ളു. ദൈവത്തെപ്രതി ആശകളെ അടക്കി ജീവിക്കുന്നവര്‍ക്ക്‌ ഏതു 
വിഷമഘട്ടങ്ങളെയും തരണംചെയ്യുന്നതിനുള്ള ശക്തി ദൈവം 
കൊടുക്കാതിരിക്കുകയില്ല. ഒരു കുഞ്ഞിനെപ്പേഴാലെ ദൈവത്തില്‍ 
വിശ്വസിക്കുകയും ശരണം വെയ്ക്കുകയും ചെയ്യുക. മറ്റെവിടെയെങ്കിലും 
നാം ആശ്രയിക്കുന്നതു ഭോഷത്വമാണ്‌. മാറ്റമില്ലാത്തവന്‍ ദൈവം 
മാത്രം. 

ജീവിതത്തിലെ നിന്റെ ഏക ആശ ഒരു വിശുദ്ധയാകണം എന്നാക 
ട്ടെ. ഇപ്പോള്‍ തുടങ്ങിയാലും മതി. നമ്മുടെ ഏത്‌ അപരാധവും ക്ഷമി 
ച്ച്‌ നമ്മെ മുന്നോട്ടു നയിപ്പാന്‍ എപ്പോഴും ദൈവം ഒരുങ്ങിയിരിക്കു 
ന്നു. നാം മനസ്തപിച്ച്‌, നല്ല പ്രതിജ്ഞയോടുകൂടി ഒരുങ്ങി അവിട 
ത്തോട്‌ അടുത്താല്‍ മതി. 

ഇവിടെ എല്ലാവര്‍ക്കും ഒരു വിധം സുമാണ്‌. നിന്റെ ത്യാഗങ്ങള്‍ 
എന്റെ കുട്ടികള്‍ക്കുവേണ്ടി കാഴ്ച വെച്ചാല്‍ കൊള്ളാം. ഇവര്‍ നല്ല 
വൈദികരാകുന്നതിനു നിന്റെ പ്രാര്‍ത്ഥനകൊണ്ടും ത്യാഗംകൊണ്ടും 
സഹായിക്കുമെങ്കില്‍ അവരുടെ സത്പ്രവ്യത്തികളില്‍ നിനക്കും പങ്കു 
ണ്ടാകും 


v 


എന്ന്‌ 
പ്രിയ സഹോദരന്‍ 
ക.നി.മൂ.സ. തിരുക്കു. ഡണ്‍സ്റ്റന്‍ 


പാക്കുളം 
23-12-1975 
പ്രിയ കൊച്ചുത്രേസ്യാ, 

..നീ ദൈവത്തില്‍ സമാധാനം കണ്ടെത്തിയാല്‍ നന്നായി. നില 
നില്‍ക്കുന്നവനും മാറ്റമില്ലാത്തവനും ദൈവം മാത്രമെയുള്ളു. ആ ദൈ 
വം ഏറ്റവും കൂടുതല്‍ നമ്മെ സ്നേഹിക്കുന്ന പിതാവുമാണ്‌. എന്ത്‌ 
തെറ്റ്‌ നാം ചെയ്താലും മനഃസ്തപിച്ചാല്‍ പിതാവു ക്ഷമിക്കും. 
പിന്നെ അത്‌ ഒരിക്കലും അവിടുന്നു പരിഗണിക്കുകയുമില്ല. അതുകൊ 
ണ്ട്‌ ദൈവത്തില്‍ വിശ്വാസവും ശരണവും അര്‍പ്പിച്ചുകൊണ്ട്‌ സ്നേ 
ഹിക്കുക. നമുക്ക്‌ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മക്കായി അനുവ 
ദിച്ചുതരുന്നതാണെന്നു വിശ്വസിക്കുക. നമുക്കു വിഷമമുള്ളവ മാറ്റാന്‍ 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ 129 


ശ്രമിക്കാം. മാറ്റിത്തരാന്‍ പ്രാര്‍ത്ഥിക്കാം. എന്നിട്ടും മാറാത്തവ ദൈവ 
തിരുമനസ്സിനു വഴങ്ങി സഹിക്കാന്‍ സഹായിക്കണമെയെന്നു പ്രാര്‍ 
ത്ഥിക്കാം. 

എന്ന്‌ 

സ്നേഹപൂര്‍വ്വം 

സ്വന്തം സഹോദരന്‍ 

ഡണ്‍സ്റ്റന്‍ സി.എം.ഐ. 


ആത്മാവില്‍ ഹൃദയങ്ങള്‍ കണ്ടുമുട്ടിയപ്പോള്‍ 

കുടുംബബന്ധങ്ങളുടെയും സ്വാഭാവിക സ്നേഹബന്ധങ്ങളുടെയും 
ബന്ധനങ്ങളില്‍നിന്നകന്നു വ്യക്തികളെ ആത്മീയതലത്തില്‍ കണ്ടു 
മുട്ടുന്നതിനും ബന്ധപ്പെടുന്നതിനും ഡണ്‍സ്റ്റനച്ചനു സാധിച്ചു. അദ്ദേ 
ഹം പങ്കുവയ്ക്കുന്നു, “ആത്മീയ ബന്ധങ്ങള്‍ക്കും ഞാന്‍ വഴിപ്പെട്ടിരു 
ന്നു. അവ അസാമാന്യമായി ശക്തിപ്പെടുകയും ചെയ്തിരുന്നു. അപ്ര 
കാരമുള്ള ബന്ധങ്ങളില്‍ ഞാന്‍ ഏര്‍പ്പെട്ടില്ലായിരുന്നെങ്കില്‍ എനിക്ക്‌ 
ഒരു ഹൃദയമുണ്ടോ എന്ന്‌ എനിക്കുതന്നെ സംശയമാകുമായിരുന്നു. 
അത്രക്കു സ്വാഭാവിക സ്നേഹത്തെ ഞാന്‍ ജയിക്കാന്‍ ശ്രമിച്ചിരുന്നു. 
ചെറുപ്പംമുതലുള്ള ഈ പരിശ്രമം ഒരു പുതിയ സ്വഭാവം തന്നെ 
എന്നില്‍ ഉളവാക്കി.” സ്വാഭാവിക സ്നേഹബന്ധങ്ങളെ ജയിച്ച്‌ അവ 
യെ ആത്മീയതയുടെ അസ്തിവാരത്തില്‍ ഉറപ്പിക്കുന്നതിനു നിസ്ത 
ന്ദമായ പരിശ്രമത്തില്‍ അദ്ദേഹം മുഴുകി. ഹൃദയം നിറഞ്ഞ സ്നേഹം 
വഴിഞ്ഞൊഴുകിയതു ദിവ്യതയുടെ ഉന്നതതലത്തിലൂടെയായിരുന്നു. 
ഇതാ ഓര്‍മ്മക്കുറിപ്പുകളില്‍നിന്ന്‌ ഒരു സാക്ഷ്യം: 

“സ്കൂളില്‍ ചേര്‍ന്നിട്ട്‌ ആദ്യവാരത്തില്‍, മുന്നില്‍നിന്ന്‌ മൂന്നാമത്തെ 
നിരയില്‍ ഒരു നായര്‍കുട്ടിയുടെ കൂടെയാണ്‌ എനിക്ക്‌ ഇരിക്കാന്‍ 
ഇടം കിട്ടിയത്‌. ഒരു ദിവസം ആ കുട്ടി ഒരു പെന്‍സിലിന്റെ കാര്യ 
ത്തില്‍ എന്തോ സ്വല്പം വഞ്ചന കാണിക്കുവാന്‍ ശ്രമിക്കുകയില്‍ 
എന്‍.പി. ദേവസി എന്റെ സഹായത്തിനുവന്നു. അന്നു മുതല്‍ ദേവസി 
എന്റെ സ്നേഹിതനായി. ഞങ്ങളുടെ ക്ലാസ്ടീച്ചറായ ജോണ്‍ മാസ്റ്റര്‍ 
ഞാന്‍ ഇരുന്നിരുന്ന സ്ഥലം എനിക്കു നല്ലതല്ല എന്നു മനസ്സിലാക്കി, 
ആ ദിവസങ്ങളില്‍തന്നെ എന്നെ അവിടെനിന്നു മാറ്റി ദേവസിയുടെ 
കൂടെ ഇരുത്തി. ക്ലാസില്‍ ഈരണ്ടു പേര്‍ മാത്രം ഇരിക്കാവുന്ന ബെ 
ഞ്ചുകളാണ്‌ ഉണ്ടായിരുന്നത്‌. ഏതാനും ദിവസങ്ങളൊഴിച്ചാല്‍ ആറു 





130 സുതാര്യം സുന്ദരം 


കൊല്ലത്തേക്കു ഞങ്ങള്‍ രണ്ടുപേരും ഒരേ ബെഞ്ചില്‍ തന്നെയാണ്‌ 
ഇരുന്നിരുന്നത്‌. 

“ഫസ്റ്റ്‌ ഫോമില്‍ പഠിക്കാന്‍ തുടങ്ങിയ ദിവസങ്ങളില്‍ ദേവസി 
സുഖക്കേടായി കിടന്നിരുന്നതുകൊണ്ട്‌ എന്റെ തൊട്ടടുത്ത സീറ്റ്‌ മറ്റു 
കുട്ടികള്‍ക്കു കൊടുക്കേണ്ടതായി വന്നു. അടുത്തടുത്ത്‌ ഇരിക്കണമെ 
ന്ന കാര്യത്തില്‍ പ്രത്യേകമായ ആഗ്രഹം ദേവസി ഒരിക്കലും പ്രകടി 
പ്പിച്ചിരുന്നില്ല. എനിക്കായിരുന്നു ആ കാര്യത്തില്‍ നിര്‍ബന്ധം. സാഹ 
ചര്യം നിര്‍ബന്ധിക്കുമ്പോള്‍ സസന്തോഷം ഞാനും ആ ആഗ്രഹം 
ഉപേക്ഷിച്ചിരുന്നു. മറ്റു കുട്ടികളുടെ ആഗ്രഹങ്ങള്‍ക്കോ അവകാശങ്ങള്‍ 
ക്കോ ഞങ്ങളുടെ സഖിത്വം വിഘാതമായിരുന്നില്ല. അവര്‍ അതു അം 
ഗീകരിച്ചിരുന്നു. ഞങ്ങള്‍ രണ്ടുപേരും ഒരു ബഞ്ചിലാകുന്നതിനു പല 
പ്പോഴും മറ്റു കുട്ടികളുടെ സഹായം ആവശ്യമായിരുന്നു. ആണ്ടില്‍ 
മൂന്നു നാലു പ്രാവശ്യം ക്ലാസുമുറികള്‍ പുനഃക്രമീകരിക്കും. ക്രമീകര 
ണത്തിന്റെ ഒന്നാം ദിവസം ഓരോരുത്തനും സ്വീകരിക്കുന്ന സീറ്റുകള്‍ 
അവര്‍ക്ക്‌ അവകാശമുള്ളതായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളില്‍ 
ഞാന്‍ അതിരാവിലെ ചെന്ന്‌ എനിക്കും ദേവസിക്കും വേണ്ട 
ബെഞ്ചും ഡഷ്ക്കും തിരഞ്ഞെടുക്കും. ഡസ്ക്കിലെ രണ്ടു കള്ളികളി 
ലും പുസ്തകങ്ങള്‍ വച്ചു കഴിഞ്ഞാല്‍ പിന്നെ ആരും ആ സ്ഥാന 
ങ്ങള്‍ അവകാശപ്പെടുകയില്ല. സാധാരണ മുന്‍നിരയില്‍തന്നെ ഞങ്ങള്‍ 
ക്കു സീറ്റു ലഭിക്കും. 

“ഞാന്‍ ഇത്രയും ബുദ്ധിമുട്ടിയിരുന്നതു പ്രധാനമായി അശുദ്ധത 
യില്‍നിന്ന്‌ ഒഴിയാനാണ്‌. ഒരിക്കല്‍ പോലും ചീത്തവാക്കുകള്‍ പറയു 
കയില്ലയെന്ന്‌ ഉറപ്പുപറയുവാന്‍ അധികം പേരെ ഞാന്‍ കണ്ടിരുന്നില്ല. 
രണ്ടാമതായി, ഞങ്ങളുടെ പരസ്പരസ്നേഹം നിലനിര്‍ത്തുന്നതിനു 
വേണ്ടിയായിരുന്നു. 

“ദേവസി ആദ്യം എന്റെ സഹായത്തിനുവന്നതും ജോണ്‍ മാസ്റ്റര്‍ 
ദേവസിയെ കൂട്ടായിതന്നതും അവനെ സ്നേഹിതനായി തെരഞ്ഞെ 
ടുക്കാന്‍ എനിക്കു പ്രേരകമായി. മറ്റൊരു കാരണം കൂടിയുണ്ട്‌. അതി 
നുമുമ്പ്‌ ഞങ്ങള്‍ തമ്മില്‍ സംസാരരിച്ചിട്ടില്ലെങ്കിലും ഞാന്‍ അവനെ 
പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. കൊവേന്തയുടെ പരിസരങ്ങളില്‍ 
വെച്ചു പലപ്പോഴും അവന്‍ എന്റെ ശ്രദ്ധയെ ആകര്‍ഷിച്ചിട്ടുണ്ട്‌. എന്നെ 
പോലെതന്നെ അവന്‍ സൂക്ഷിച്ചു വളര്‍ത്തപ്പെടുന്ന ഒരുവനാണെന്നു 
നിരീക്ഷണംവഴി ഞാന്‍ മനസ്സിലാക്കിയിരുന്നു. കൊവേന്തയുടെ മണി 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ | 131 


മുറിയില്‍വെച്ചും ഞാന്‍ അവനെ പഠിച്ചിട്ടുണ്ട്‌. ഞാന്‍ എന്റെ വീട്ടില്‍ 
നിന്ന്‌ അയയ്ക്കപ്പെട്ടിരുന്നതുപോലെയാണ്‌ അവനും അവിടെ വന്നി 
രുന്നത്‌. എനിക്കുള്ളതുപോലെയുള്ള ഒരു വീട്‌ അവനും ഉണ്ടെന്നു 
അവിടെവെച്ച്‌ അനുമാനിച്ചു. പള്ളിയിലുള്ള അവന്റെ പെരുമാറ്റവും 
ഞാന്‍ സൂക്ഷിച്ചു വീക്ഷിച്ചിരുന്നു. അവന്‍ ഏതു നാട്ടുകാരനാണെ 
ന്നോ എവിടെയാണു താമസിക്കുന്നതെന്നോ തമ്മില്‍ സ്നേഹിതന്മാ 
രാകുന്നതുവരെ എനിക്കറിവില്ലായിരുന്നു. സ്കൂളില്‍വെച്ചോ പള്ളിയില്‍ 
വെച്ചോ മാത്രമേ ഞങ്ങള്‍ തമ്മില്‍ കാണുന്നതിന്‌ അവസരമുണ്ടായി 
രുന്നുള്ളു. അവിടെനിന്നു ഞങ്ങള്‍ രണ്ടു വഴിക്കാണു പിരിഞ്ഞിരുന്ന 
ത്‌. അവന്‍ തെക്കോടു, ഞാന്‍ വടക്കോട്ട്‌. 

“ഓര്‍മ്മ വെച്ചനാള്‍മുതല്‍ എനിക്ക്‌ അനേകം കൂട്ടുകാരുണ്ടായിരു 
ന്നു. അവര്‍ എന്നെ വളരെ സ്നേഹിച്ചിരുന്നെന്നും എനിക്കറിയാമായി 
രുന്നു. എന്നാല്‍ ഞാന്‍ സ്നേഹിതനായി തെരഞ്ഞെടുത്തതു ദേവ 
സിയെ മാത്രമാണ്‌. ആ തെരഞ്ഞെടുപ്പു തികച്ചും ദൈവപ്രേരിതമായി 
രുന്നു എന്ന്‌ എനിക്കുറപ്പുണ്ട്‌. ലൌകികമോ സ്വാഭാവികമോ ആയ 
യാതൊരു കാരണങ്ങളും ഇതില്‍ പ്രധാന പ്രേരകമായില്ല. ഈ സ്നേ 
ഹത്തെ ശുദ്ധീകരിക്കുന്നതിന്‌ എന്നും ഞാന്‍ പരിശ്രമിച്ചിരുന്നു. ഉത്ത 
മസ്നേഹിതന്മാരുടെ ലക്ഷണങ്ങളും മാതൃകകളും പഠിക്കുന്നതിന്‌ അ 
ന്നുമുതല്‍ ഞാന്‍ ശ്രമിച്ചിരുന്നു. ഒരു നാളും ഞങ്ങളുടെ സ്നേഹബ 
ന്ധത്തിനു വ്യതിയാനം വരുത്തുകയില്ലെന്നു ദൈവത്തില്‍ ശരണപ്പെ 
ട്ടുകൊണ്ടു ഞാന്‍ പ്രതിജ്ഞ ചെയ്തിരുന്നു. ഒരുപക്ഷെ ദേവസി 
എന്നെ ഉപേക്ഷിച്ചുപോയാലും ഞാന്‍ എന്നും എന്റെ ദൈവത്തില്‍ 
അവനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുമെന്നു വ്യക്തമായ രീതിയില്‍ 
പ്രതിജ്ഞ ചെയ്തതായി ഞാന്‍ ഓര്‍ക്കുന്നുണ്ട്‌. ദൈവം എനിക്കു 
തന്നവനെ ഞാന്‍ ഒരു കാരണത്താലും ഉപേക്ഷിക്കരുത്‌ എന്നതായി 
രുന്നു അതിനുള്ള ന്യായം. ഇതുവരെ ഒരു നിമിഷനേരത്തേക്കെങ്കി 
ലും ആ സ്നേഹത്തില്‍നിന്നു ഞാന്‍ വ്യതിചലിച്ചിട്ടില്ല; കുറവുള്ളവ 
നുമായിട്ടില്ല. ഞാന്‍ യോഗാര്‍ത്ഥിയായി കൊവേന്തയില്‍ ചേരുന്നതു 
വരെ അവന്റെ ഭാഗത്തുനിന്ന്‌ ഈ സ്നേഹബന്ധത്തിനു സ്വല്പനേര 
ത്തേക്കെങ്കിലും വിഘാതമുണ്ടായിട്ടില്ല. ഞങ്ങളുടെ പ്രായക്കാരായ 
പല കുട്ടികള്‍ തമ്മില്‍ സ്നേഹിതന്മാരായി കഴിയുന്നത്‌ ആ കാലങ്ങ 
ളില്‍ ഞാന്‍ കണ്ടിട്ടുണ്ട്‌. എന്നാല്‍ ഒരിക്കലെങ്കിലും തമ്മില്‍ പിണ 
ങ്ങാത്ത സ്നേഹിതന്മാരായി അവരെ കാണാന്‍ കഴിഞ്ഞിട്ടില്ല. 





132 സുതാര്യം സുന്ദരം 


“ഞങ്ങള്‍ രണ്ടുപേരും ബാഹ്യമായി സ്നേഹം പ്രകടിപ്പിക്കുന്നതി 
നു വശം കുറഞ്ഞവര്‍, അല്ലെങ്കില്‍ താത്പര്യമില്ലാത്തവര്‍ ആയിരു 
ന്നു. ഒരുമിച്ചായിരിക്കുക, ഒരുമിച്ചു കളിക്കുക ഇതായിരുന്നു ഞങ്ങളു 
ടെ സാധാരണ സ്നേഹപ്രകടനം. ഞങ്ങളുടെ നര്‍മ്മസല്ലാപങ്ങള്‍ 
മൌനമായിരുന്നു. അവസാനകാലങ്ങളില്‍ ക്ലാസുകള്‍ക്കിടയിലുള്ള 
അഞ്ചു മിനിറ്റു വിശ്രമസമയത്തുപോലും മറ്റു പലരെപോലെ ഞങ്ങള്‍ 
പന്തു കളിക്കുമായിരുന്നു. 

“ഫിഫ്ത്‌ ഫോമില്‍ എത്തിയപ്പോള്‍ ഞങ്ങള്‍ വെവ്വേറെ ഡിവിഷ 
നുകളിലായി. ആ ദിവസങ്ങളില്‍ ഞാന്‍ യോഗാര്‍ത്ഥിഭവനത്തില്‍ 
പ്രവേശിക്കുവാന്‍ ഒരുങ്ങുകയായിരുന്നു. അതിനുള്ള അനുവാദം ലഭി 
ച്ചെങ്കിലും അമ്മയുടെ നിര്‍ബന്ധപ്രകാരം സെപ്റ്റംബര്‍ 22 വരെ 
വീട്ടില്‍ താമസിച്ചുതന്നെ പഠിച്ചു. അങ്ങനെ മൂന്നുനാലു മാസങ്ങള്‍ 
ഞങ്ങള്‍ വെവ്വേറെ ക്ലാസുമുറികളിലായിരുന്നു. എനിക്കു യോഗാര്‍ത്ഥി 
കളോട്‌ എറ്റം അടുത്തിരിക്കേണ്ടതായും വന്നു. 

“ഞങ്ങള്‍ക്കു നര്‍മ്മസല്ലാപങ്ങള്‍ക്ക്‌ അവസരം കിട്ടുമായിരുന്നതു 
സാധാരണ പള്ളിമുറ്റത്തു വെച്ചാണ്‌. ഞങ്ങള്‍ സംസാരിക്കാന്‍ ഒന്നി 
ച്ചുനില്‍ക്കും. എന്നാല്‍ ഞങ്ങള്‍ക്കു സംസാരിക്കുവാന്‍ കഴിഞ്ഞിരു 
ന്നില്ല. എനിക്കു വളരെയധികം പറയാനുണ്ടാകും പക്ഷേ എന്തു 
ചെയ്യാം. ഞങ്ങള്‍ ദൂരത്തില്‍ ദൃഷ്ടികള്‍ പതിച്ചങ്ങു നില്‍ക്കും. ഇടയ്‌ 
ക്കിടെ പുഞ്ചിരിയോടെ മുത്തോടു മുഖം നോക്കും. ഇതാണു ഞങ്ങ 
ളുടെ വലിയ സ്നേഹപ്രകടനം. ദേവാലയകര്‍മ്മങ്ങള്‍ക്കു സമയമാകു 
ന്നതുവരെ അങ്ങനെ ചെലവഴിക്കും. എന്റെ ഉള്ളില്‍ വലുതായ സ്നേ 
ഹമുണ്ടായിരുന്നു. അതു പുറമെ കാണിക്കുവാന്‍ എന്റെ സ്വഭാവം 
അനുവദിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട്‌ അതെനിക്കു വലിയ 
സഹനമായി. എന്റെ കര്‍ത്താവിന്റെ മുമ്പാകെയാണ്‌ ഞാനതിനു ഒരു 
വിധം ശമനം വരുത്തിയിരുന്നത്‌. അവനുവേണ്ടി പ്രാര്‍ത്ഥിച്ചുകൊണ്ടു 
തൃപ്തിയടയും. ഞാന്‍ ഏറ്റവും കാര്യമായി മതിച്ചിരുന്ന സന്ന്യാസ 
ത്തിലേക്കും വിശുദ്ധ ജീവിതത്തിലേക്കും അവനേയും വിളിക്കണമെ 
ന്ന്‌ എന്റെ കര്‍ത്താവിനോടു ഞാന്‍ പറയും. ഇതില്‍ കൂടുതല്‍ എന്റെ 
സ്നേഹം കാണിക്കുവാന്‍ നിവൃത്തിയില്ലായിരുന്നു. 

“ആദ്യകുര്‍ബാന സ്വീകരണത്തിനുമുമ്പ്‌ എന്റെ കുടുംബ പരിസര 
ങ്ങളില്‍ “തന്തപ്പിടി" എന്നു ചിലര്‍ എന്നെ വിളിച്ചിരുന്നു. ഞങ്ങള്‍ക്കു 
പത്തുപതിനൊന്നു വയസ്സുള്ളപ്പോള്‍ വികാരിയായിരുന്ന പാനികുളം 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ 133 


തോമാച്ചന്‍ “അപ്പാപ്പന്‍” എന്ന്‌ അവനെ വിളിച്ചിരുന്നു. ഇങ്ങനെ ചെറു 
പത്തിലെ കിളവന്മാരായിരുന്ന ഞങ്ങളുടെ സ്നേഹബന്ധത്തില്‍ 
ബാഹ്യപ്രകടനങ്ങള്‍ക്കു സ്ഥാനമില്ലാതായതില്‍ അല്ലെങ്കില്‍ കുറവു 
വന്നതില്‍ അതിശയിക്കാനില്ല. 

“എന്നെ ദുരുദ്ദേശ്യത്തോടുകൂടിയല്ലെങ്കിലും ഒരു വിധത്തില്‍ അല 
ട്ടിയിരുന്ന ചിലരില്‍ നിന്നു ദേവസി ബല്രപയോഗംകൊണ്ടുതന്നെ 
ചിലപ്പോള്‍ രക്ഷിച്ചിട്ടുണ്ട്‌. ഞാന്‍ ശാന്തനും സ്നേഹമുള്ളവനുമായാ 
ണ്‌ സ്കൂളില്‍ കാണപ്പെട്ടിരുന്നത്‌. ധാരാളം സഹിക്കുന്നതിന്‌ എനി 
ക്കു കഴിയുമായിരുന്നു. എന്നാല്‍ ദേവസി സ്വല്പം കോപം ചിലപ്പോ 
ഴൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. ഒരിക്കല്‍ അത്‌ എന്റെ നേരെതന്നെ 
പ്രയോഗിച്ചിട്ടുണ്ട്‌. എന്നാല്‍ അതേറ്റവും വലിയ സ്നേഹത്തിന്റെ 
ലക്ഷണമായാണു ഞാന്‍ സ്വീകരിച്ചത്‌. അത്അങ്ങനെ ആയിരുന്നുതാ 
നും. ഫോര്‍ത്ത്‌ ഫോമില്‍ പഠിക്കുമ്പോള്‍ എനിക്കു വലിയ ക്ഷീണം 
അനുഭവപ്പെട്ടിരുന്നു. എന്റെ ഓര്‍മ്മശക്തി നഷ്ടപ്പെട്ടതായി തോന്നി. 
അതിനുമുന്‍പു പഠിക്കുന്നതിന്‌ അത്ര വിഷമം അനുഭവപ്പെട്ടിട്ടില്ല. 
പഠനം മുന്നോട്ടുകൊണ്ടു പോകുക എന്റെ ശരീരത്തിന്റെ അന്നത്തെ 
സ്ഥിതികൊണ്ട്‌ അസാദ്ധ്യമായി എനിക്കു തോന്നി. ഞാന്‍ വളരെ 
സഹിച്ചിരുന്നു. പക്ഷെ, സുഖക്കേടെന്തെന്നു വ്യക്തമാക്കുവാന്‍ കഴി 
യാത്തതിനാല്‍ ആരേയും അറിയിച്ചില്ല. ഞങ്ങളുടെ പരീക്ഷ അടു 
ത്തു. എല്ലാവരും ക്ലാസിലിരുന്ന്‌ ആവര്‍ത്തിച്ചു പഠിച്ചുകൊണ്ടിരുന്നു. 
ആ കൊല്ലത്തെ പാഠ്യപദ്ധതി പുതുതായിരുന്നതിനാല്‍ പല വിഷയ 
ങ്ങളിലും കുറിപ്പു മാത്രമായിരുന്നു ഏകാലംബം. ആ കുറിപ്പുകള്‍ എ 
ന്റെ കൈവശം പൂര്‍ണ്ണരൂപത്തില്‍ ഇല്ലായിരുന്നു. മറ്റുള്ളവരുടെ പു 
സ്തകങ്ങള്‍ ഉപയോഗിച്ചു പഠിക്കേണ്ടിയിരുന്ന എനിക്കു ക്ലാസില്‍വ 
ച്ചു മാത്രമേ അതിനു സാധിക്കുമായിരുന്നുള്ളു. എന്നാല്‍ ഞാന്‍ അല 
സനായിരിക്കുന്നതു കണ്ടു ദേവസിക്കു സഹിക്കുവാന്‍ കഴിഞ്ഞില്ല. 
അവന്‍ രാത്രിയില്‍ വളരെയധികം സമയം പഠിച്ചിരുന്നിട്ടും സ്കൂളില്‍ 
വെച്ചും ഉത്സാഹപൂര്‍വം പഠിക്കുമ്പോള്‍ സ്കൂളില്‍വെച്ചു മാത്രം പഠി 
ക്കാന്‍ കഴിഞ്ഞിരുന്ന ഞാന്‍ ആ സമയം നഷ്ടപ്പെടുത്തി, പരീക്ഷ 
യില്‍ തോല്‍ക്കുവാന്‍ ഒരുങ്ങിയിരിക്കുന്ന കാഴ്ച്ച സഹിക്കാന്‍ കഴിയാ 
തെ കോപം നടിച്ചുകൊണ്ട്‌ ഒന്നുരണ്ടു പ്രാവശ്യം എന്നെ പിച്ചിയിട്ടു 
ണ്ട്‌. ഞങ്ങളുടെ സ്നേഹം അധികം വികാരപരമായി പ്രത്യക്ഷപ്പെട്ടി 
ല്ല. അതു കൂടുതല്‍ ബുദ്ധിപൂര്‍വ്വകമായിരുന്നു. 





134 സുതാര്യം സുന്ദരം 


“ഒരു ദിവസം കാലത്ത്‌ ഞാന്‍ വീട്ടില്‍നിന്നു സ്‌കൂളിലേക്കു പുറ 
പ്പെട്ട സമയം എന്റെ കൈയിലും മറ്റുമായി നാലഞ്ചു പോളന്‍ പ്രത്യ 
ക്ഷപ്പെട്ടു. ദേവസിയും ഞാനും അന്നു പതിവുപോലെ ഒരു ബെഞ്ചില്‍ 
തൊട്ടുതൊട്ടു ഇരിക്കുകയാണ്‌. ഞാന്‍ അവനെ കാര്യമറിയിച്ചു. 
സൂക്ഷിക്കുവാനും നിര്‍ബന്ധിച്ചു. പക്ഷേ, അവന്‍ അപ്പോള്‍ എന്നെ 
ധൈര്യപ്പെടുത്തുവാന്‍ ഒന്നുകൂടെ അടൂത്തിരിക്കുകയും അവന്റെ കൈ 
പതിവുവിട്ട്‌ എന്റെ തോളില്‍ വെക്കുകയും ചെയ്തു. ക്ലാസ്ടീച്ചര്‍ 
അനുവദിച്ചിരുന്നെങ്കില്‍ ഞാന്‍ വീട്ടില്‍ പോകുമായിരുന്നു. രണ്ടാഴ്ച 
യ്ക്കുശേഷം വീണ്ടും സ്‌കൂളില്‍ വന്നപ്പോള്‍ ദേവസി അതേ രോഗ 
ത്താല്‍ കിടപ്പാണെന്നറിഞ്ഞു. അവന്‍ സുഖമായി ക്ലാസില്‍ വന്നപ്പോള്‍ 
ഞാന്‍ മുന്നറിയിപ്പു കൊടുത്തിട്ടും സൂക്ഷിക്കാതിരുന്നതിനെക്കുറിച്ചു 
ഒട്ടും മനസ്തപിക്കുന്നതായി കണ്ടില്ല. സ്നേഹം പ്രതിബന്ധമറിയു 
ന്നില്ലല്ലോ. 

“ഞങ്ങള്‍ തമ്മില്‍ സ്വന്തനിലയില്‍ യാതൊരു വസ്തുക്കളും കൈ 
മാറ്റം ചെയ്തതായി ഓര്‍ക്കുന്നില്ല. ആക്കാലത്ത്‌ ലോകത്തില്‍ ഒരു 
മനുഷ്യനേയും ദേവസിയെപ്പോലെ ഞാന്‍ സ്നേഹിച്ചിരുന്നില്ലെന്ന്‌ 
എനിക്കു തോന്നിയിരുന്നു. എനിക്കു മറ്റുള്ള ബന്ധങ്ങളെല്ലാം സ്വാഭാ 
വികമാണ്‌. ഇതു പ്രധാനമായി ആത്മീകമാണ്‌. ദേവസിയുമായുള്ള 
ബന്ധത്തില്‍ എന്റെ കുടുംബത്തിലെ നിര്‍ദ്ദേശങ്ങള്‍ക്കു വിപരീതമാ 
യി എന്തെങ്കിലും ചെയ്യുന്നതിനു ഞാന്‍ തുനിഞ്ഞിട്ടില്ല. ഈ ബന്ധ 
ത്തില്‍ ദൈവതിരുമനസ്സ്‌ സ്വല്പമെങ്കിലും ലംഘിക്കുന്നതിന്‌ എനി 
ക്കിടവന്നിട്ടില്ല. ദൈവത്തിന്റെ കരം ഞാന്‍ അതില്‍ കണ്ടിരുന്നു. 
ദൈവത്തെപ്രതി അവനില്‍നിന്നു പിരിയുന്നതിന്‌ എന്നും ഒരുങ്ങിയി 
രുന്നു. എങ്കിലും ഞങ്ങള്‍ ഇരുവരും സന്ന്യാസത്തിലും ഒരുമിച്ചാകു 
വാന്‍ ഞാന്‍ ആഗ്രഹിച്ചിരുന്നു. 

“ലോകത്തില്‍ ഇതുവരെ ഒരേഒരു സ്നേഹിതനേ എനിക്കുള്ളു. 
ഈ പറഞ്ഞതു പലരും തെറ്റിദ്ധരിച്ചേക്കും. അവനേക്കാള്‍ കൂടുതലാ 
യി, സന്ന്യാസത്തിലെ എന്റെ സഹോദരന്മാരെ ഞാന്‍ സ്നേഹിക്കു 
ന്നുണ്ട്‌. പക്ഷേ അവര്‍ സഹോദരന്മാരാണ്‌. സ്നേഹിതന്മാരാകുകയി 
ല്ല. സ്നേഹിതന്‍ തെരഞ്ഞെടുക്കപ്പെടുന്നവനാണ്‌. അനേകരില്‍ ഒരു 
വനാണ്‌. അവനില്‍ കാണുന്ന നന്മ നിമിത്തം സ്നേഹിതനായി തെര 
ഞ്ഞെടുക്കപ്പെടുന്നു. അതു സ്വന്തമനസ്സിന്റെ പരപ്രേരിതമല്ലാത്ത 
പ്രവര്‍ത്തനമാണ്‌. നാം സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടത്‌ അപ്രകാ 





ബന്ധങ്ങളെ പവിത്രതലത്തില്‍ പ്രതിഷ്ഠിച്ചവന്‍ | 135 


രമല്ല. അവനില്‍ ഒരു നന്മയും കാണുന്നില്ലെങ്കിലും നിയമത്തിനു 
വിധേയനായി സ്നേഹിക്കേണ്ടതാണ്‌. ആദ്യത്തേതില്‍ സ്വഭാവികത്വം 
കൂടുതലുള്ളതിനാല്‍ വലിയ സ്നേഹമായി തോന്നുമെന്നു മാത്രം.” 


സഖിത്വവും സന്ത്യാസ്്രഹ്മചര്യവും 
മാതാപിതാക്കള്‍ തങ്ങളെ എല്ലാവരേയും ശാരീരികമായും ആത്മീക 
മായും വളരെ സുരക്ഷിതത്വത്തിലാണ്‌ വളര്‍ത്തിയതെന്നു ഡണ്‍സ്റ്റ 
നച്ചന്‍ സാക്ഷിക്കുന്നു. വീട്ടില്‍നിന്നു ലഭിച്ച ശിക്ഷണം തുടര്‍ന്നുള്ള 
ജീവിതത്തില്‍ ശുദ്ധത പാലിക്കുന്നതിനു സഹായകമായി. സന്ന്യാസ 
ബ്രഹ്മചര്യം പാലിക്കുന്നതിനുള്ള ബാഹ്യവും ആന്തരികവുമായ 
നിഷ്ഠ ജീവിതത്തില്‍ ഉടനീളം അദ്ദേഹം പുലര്‍ത്തി. 

സന്ന്യാസ (വതാനുഷഠാനത്തിനുശേഷം സ്വന്തം കുടുംബം സന്ദര്‍ 
ശിക്കുന്ന അവസരങ്ങളില്‍ പാവറട്ടി കൊവേന്തയിലാണ്‌ അച്ചന്‍ 
അന്തിയുറങ്ങിയിരുന്നത്‌. 1982-ല്‍ ജ്യേഷ്ഠന്‍ മരണമടഞ്ഞ നാളില്‍ത 
ന്നെ അദ്ദേഹം വീട്ടിലെത്തി. രാധ്രി ഏറെ വൈകിയാണ്‌ ആശുപ്രതി 
യില്‍നിന്നു മൃതദേഹം വീട്ടിലേക്കു കൊണ്ടുവന്നത്‌. രാത്രി 11 മണി 
യായപ്പോള്‍ ജ്യേഷ്ഠന്റെ മകന്‍ സ്റ്റാനിയെ ഡണ്‍സ്റ്റനച്ചന്‍ രണ്ടാം 
നിലയിലേക്കു കൊണ്ടുപോയി. “ഞാന്‍ ഇന്ന്‌ ഇവിടെ ഉറങ്ങിയെന്ന 
തിനു നീ സാക്ഷിയായിരിക്കുക” എന്നു പറഞ്ഞുകൊണ്ട്‌ ഉറങ്ങാന്‍ 
കിടന്നു. തെറ്റില്‍ വീഴാന്‍ സാധ്യതയുള്ള സാഹചര്യങ്ങളെ അതിജീവി 
ക്കുന്നതിനു തുണയായി മറ്റൊരാളെ അച്ചന്‍ കൂടെ കൂട്ടുകയായിരുന്നു. 

ഒരു നവസന്ന്യാസി രാത്രിയില്‍ കൂട്ടുകിടക്കാനായി അച്ചന്റെ മുറി 
യില്‍ ചെന്നു. കിടക്കുന്നതിനുമുമ്പ്‌ കതകടച്ചു കുറ്റിയിടുന്നതിനു 
ശ്രമിച്ച നവസന്ന്യാസിയോട്‌ അദ്ദേഹം പറഞ്ഞു, “നമ്മള്‍ സഹോദര 
ന്മാര്‍ ഒരു മുറിയില്‍ വാതിലടച്ചു കിടന്നുറങ്ങുന്നതു ശരിയല്ല.” 

പൂര്‍ണ്ണമായും ഓര്‍മ്മ നഷ്ടപ്പെട്ട ജീവിതാന്ത്യത്തില്‍ ശാരീരികമാ 
യ ചലനങ്ങളും മറ്റുള്ളവരോടുള്ള പ്രതികരണങ്ങളും ശുദ്ധതയെക്കു 
റിച്ചുള്ള അവബോധം ആഴത്തില്‍ വേരുന്നിയതിന്റെ തെളിവുകളായി 
രുന്നു. 





136 സുതാര്യം സുന്ദരം 


9 


ദാരിദ്യം നിരവി അനുഗ്രഹം 


ഇട്ടുപ്പുണ്ണിയുടെ ബാല്യകാലത്തില്‍ കുടുംബം വളരെ ദരിദ്രമായ 
അവസ്ഥയിലായിരുന്നു. തീര്‍ത്തും വര്‍ണരഹിതമായ ബാല്യം. 
അങ്ങനെയുള്ള ഒരാള്‍ തിരയുന്നതു നിറമുള്ള ജിവിതമായിരിക്കും. 
കുടുംബത്തില്‍ താന്‍ അനുഭവിക്കുന്ന ദരിദ്രാവസ്ഥയെക്കുറിച്ച്‌ അവ 
നു വിഷമം തോന്നി. എന്നാല്‍ കുടുംബത്തിന്റെ ലാകികമായ ഉന്നമ 
നം ഒരിക്കലും ആഗ്രഹിച്ചില്ല. അതിനുവേണ്ടി പ്രാര്‍ത്ഥിച്ചില്ല. എല്ലാം 
ദൈവ ഹിതത്തിനു വിട്ടുകൊടുത്തു. ദാരിദ്യത്തിന്റെ വേദനകളും 
അപമാനവും മുഴുവന്‍ സഹിക്കാന്‍ ഒരുക്കമായിരുന്നു. 

കുടുംബത്തിലെ സാമ്പത്തികമായ പരിതോവസ്ഥയോടു തികച്ചും 
ക്രിയാത്മകമായും ധനാത്മകമായും ഇട്ടൂപ്പുണ്ണി പ്രതികരിച്ചു. വ്യക്തി 
ത്വത്തെ താറുമാറാക്കുന്ന അപകര്‍ഷത്തിനോ അമിതമായ ധനസമ്പാ 
ദനവാഞ്ചയ്ക്കോ അവന്‍ ഇരയായില്ല. വീട്ടിലെ നിര്‍ധാനാവസ്ഥ 
അവനില്‍ നിറച്ചതു മഹിതമായ മനോഭാവങ്ങള്‍മാത്രം. ഇല്ലായ്മകള്‍ 
താന്‍ സ്വപ്നം കണ്ട വിശുദ്ധിയിലേക്കുളള സോപാനമായി കണ്‍മു 
മ്പില്‍ വിടരുന്നതു തിരിച്ചറിഞ്ഞു. ദാരിദ്യാരൂപിയുടെ പാഠശാലയാ 
യി കുടുംബസാഹചര്യം പരിണമിച്ചു. 


മുടിയണിയാതെ ഒരു തിരുവിരുന്ന്‌ 

ഇട്ടുപ്പുണ്ണിയുടെ ആദ്യകുബ്ബാന സ്വീകരണം ഏഴര വയസിലാണു നട 
ന്നത്‌. ആ ദിവസം അവനു തലയില്‍ ചൂടാനുള്ള മുടി തലേരാത്രി 
യില്‍ ഉറക്കമിളച്ചിരുന്നാണ്‌ വീട്ടുകാര്‍ ഒരുക്കിയത്‌. സെറാഫിയോനച്ച 
ന്‌ ആ മുടി” ഇഷ്ടപ്പെട്ടില്ല. പച്ചപൂക്കള്‍ കൊണ്ടുള്ള “മുടി” വേണമെ 
ന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ, അത്‌ ഉടനെ ഉണ്ടാ 
ക്കുവാനുള്ള വിഷമംകൊണ്ട്‌ ഒന്നും വേണ്ടെന്ന്‌ അഭിപ്രായപ്പെട്ടു. 
അതുകൊണ്ട്‌ ഒരു മുടിയും തലയില്‍ വെച്ചില്ല. അത്‌ ഒരു അനുഗ്രഹ 
മായി ഇട്ടൂപ്പുണ്ണി കരുതി. കാരണം മുടി വെക്കുന്നത്‌ വലിയ വിഷമമാ 





ദാരിദ്യം നിറവിന്റെ അനുഗ്രഹം | 137 


യിരുന്നു. പ്രത്യേകതകള്‍ എല്ലായ്പോഴും അവന്‍ മനഃപൂര്‍വ്വം ഉപേ 
ക്ഷിച്ചിരുന്നു. 

ഡണ്‍സ്റ്റനച്ചന്റെ ര്രതാനുഷ്ഠന സുവര്‍ണ്ണ ജൂബിലി കോയനമ്പത്തൂ 
രിലെ പ്രവിശ്യാഭവനത്തില്‍ ആഘോഷിച്ചപ്പോള്‍ ആശംസ പ്രസംഗ 
കരില്‍ ഒരാള്‍, തലയില്‍ സുവര്‍ണ്ണ മുടിയണിഞ്ഞിരിക്കുന്ന അച്ചനെ 
ക്കുറിച്ചു പറഞ്ഞു, “ഇത്രയും അലങ്കാരത്തോടുകൂടി ഡണ്‍സ്റ്റനച്ചനെ 
ഒരിക്കലും കാണാനിടയായിട്ടില്ല.” 


ദാരിദ്ര്യ സ്നേഹമെന്ന സവിശേഷക്ൃപ 

ആദ്യകുര്‍ബാന സ്വീകരണത്തോടെ ദാരിദ്ര്യത്തെ അകമഴിഞ്ഞു 
സ്നേഹിക്കാന്‍ കര്‍ത്താവ്‌ ഇട്ടുപ്പുണ്ണിക്കു ര്രത്യേക കൃപ നല്‍കി. 
ഏഴര വയസ്സില്‍ ദാരിദ്യത്തെസംബന്ധിച്ചു തനിക്കുണ്ടായ ഉള്‍കാഴ്ച 
യിലേക്കു ഡണ്‍സ്റ്റനച്ചന്‍ തിരിഞ്ഞു നോക്കുന്നു. 

“ഞങ്ങളുടെ പറമ്പില്‍ പാര്‍ക്കുന്നവരെക്കാള്‍ ഞങ്ങള്‍ ദരിദ്രരാണെ 
ന്നു ഞാന്‍ വിചാരിച്ചിരുന്നു. കാരണം അവര്‍ക്കുള്ളത്‌ അവരുടെ 
സ്വന്തമാണ്‌. എന്നാന്‍ ഞങ്ങള്‍ക്കുള്ളതു ഞങ്ങളുടെ കടക്കാരുടെതാ 
ണ്‌. ഈ യാഥാര്‍ത്ഥ്യം ഏറ്റുപറയുന്നതിനും അതിനനുസരിച്ചു ജീവി 
തം ക്രമീകരിക്കുന്നതിനും ഞാന്‍ ഒരുക്കമായിരുന്നു. മറ്റു കുടുംബാംഗ 
ങ്ങള്‍ അനുഭവിച്ചിരുന്ന ആനുകൂല്യങ്ങള്‍ എനിക്കും അനുഭവിക്കാമെ 
ന്ന്‌ അറിഞ്ഞിരുന്നെങ്കിലും മനഃപൂര്‍വ്വം ഞാന്‍ അവ ഉപേക്ഷിച്ചിരു 
ന്നു. ഭക്ഷണത്തിലും ഉടുപ്പിലും ഞാനെപ്പോഴും ആവശ്യത്തെയാണ്‌ 
നോക്കിയിരുന്നത്‌. പള്ളിയിലെ തിരുനാള്‍ അവസരങ്ങളില്‍ ഓരോ 
കുട്ടിക്കും നേര്‍ച്ചയിടുന്നതിനും ആവശ്യമുളളവയും ഇഷ്ടമുളളവയും 
വാങ്ങുന്നതിനും മറ്റും പണം കൊടുക്കാറുണ്ട്‌. എന്റെ സ്വന്തം സഹോ 
ദരങ്ങളും അമ്മായിമാരുടെ മക്കളും അമ്മയില്‍നിന്നും ചിലര്‍ അപ്പ 
നില്‍നിന്നും പണം വാങ്ങിയതായി ഞാനറിഞ്ഞു. ഞാന്‍ ആരോടും 
ചോദിച്ചില്ല. എന്നെ ആരും ഓര്‍ത്തതുമില്ല. അവരവര്‍ക്കിഷ്ടമുള്ള 
സാധനങ്ങളുമായി എല്ലാവരും തിരിച്ചുവരുമ്പോള്‍ ഞാന്‍ അവരുടെ 
യിടയില്‍ ദരിദ്രനായി കാണപ്പെട്ടു. ആ വിഷമം സന്തോഷത്തോടെ 
സഹിച്ചു. ഞാന്‍ എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടവനാണെന്ന ചിന്ത, 
സന്ന്യാസത്തെ കുറിച്ച്‌ എനിക്കു വിചാരം വന്നതുമുതല്‍ എന്നെ 
നയിച്ചിരുന്നു. എന്റെ കൈയില്‍ ഒന്നുമില്ലെന്നു മനസ്സിലാക്കിയ ചിലര്‍ 
അവര്‍ വാങ്ങിച്ച മിഠായിയും മറ്റും എനിക്കു തന്നു. പക്ഷേ അതില്‍ 
രസമില്ലായിരുന്നു. അതൊരു ധര്‍മ്മംപോലെയെ തോന്നിയുള്ളു. ആ 





138 സുതാര്യം സുന്ദരം 


കാലം മുതല്‍ സന്ന്യാസത്തില്‍ പ്രവേശിക്കുന്നതുവരെ അനുഭവിച്ചി 
രുന്നതിലും കഠിനമായ ദാരിദ്ര്യ ജീവിതം എപ്പോഴും ആശ്ശേഷിക്കണ 
മെന്നായിരുന്നു എന്റെ ആഗ്രഹം.” 

അങ്ങനെ കുട്ടിക്കാലത്തു കുടുംബത്തില്‍ ഉണ്ടായ ഇല്ലായ്മകള്‍ക്ക്‌ 
അപ്പുറത്തും യഥാര്‍ത്ഥമായ ദാരിദ്യാരൂപിയെ സര്‍വ്വാത്മന പുല്കു 
ന്നതിനും സര്‍വ്വസംഗപരിത്യാഗം വരിക്കുന്നതിനുള്ള സഫലയാത്ര 
യ്ക്കു ശുഭസൂചകമായ തുടക്കം കുറിക്കുന്നതിനും ഇട്ടൂപ്പുണ്ണിക്കു 
സാധ്യമായി. 

പുതുമനശ്ശേരിയിലെ എലിമെന്ററി സ്കൂളിലാണ്‌ ഇട്ടുപ്പുണ്ണി 
നാലാം ക്ലാസുവരെ പഠിച്ചിരുന്നത്‌. ഒരു ദിവസം ടീച്ചര്‍ കുട്ടികളോടു 
ചോദിച്ചു, “ആരൊക്കെയാണ്‌ 10-0൦ ക്ലാസ്വരെ പഠിക്കുന്നത്‌?” 
അച്ചന്‍ വിവരിക്കുന്നു, “പല കുട്ടികളും എഴുന്നേറ്റുനിന്നു. എന്നേക്കാള്‍ 
ദരിദ്രരായ പലരും എഴുന്നേറ്റുനിന്നു. എനിക്കു വൈദികനാകണമെ 
ങ്കില്‍ 10-൦ ക്ലാസ്സ്‌ ജയിക്കണമെന്നു ഞാന്‍ കേട്ടിരുന്നു. എങ്കിലും ഞാന്‍ 
എഴുന്നേറ്റുനിന്നില്ല. എന്റെ മാതാപിതാക്കന്മാര്‍ക്ക്‌ അതിനു കഴിയുക 
യില്ല എന്നാണു ഞാന്‍ വിചാരിച്ചിരുന്നത്‌. ആ സ്‌കൂളില്‍ പഠിച്ചിരുന്ന 
ഭൂരിപക്ഷം കുട്ടികളേക്കാള്‍ മെച്ചമായ നില. ബാഹ്യമായി എനിക്കു 
ണ്ടെന്ന്‌ എനിക്കു ബോദ്ധ്യമുണ്ട്‌. ഒരു തരത്തില്‍ അവരെക്കാള്‍ ഞാന്‍ 
ധനികനായിരുന്നു. ബാഹ്യമായവയില്‍ തൃപ്തിപ്പെടാതെ നിഗൂഡ 
യാഥാര്‍ത്ഥ്യങ്ങളിലേക്ക്‌ ഇറങ്ങുന്ന ഒരു പ്രകൃതി എനിക്ക്‌ അന്നുമുത 
ലെ ഉണ്ടായിരുന്നു. അവ ഏറ്റുപറയുവാനും ഞാന്‍ ഒരുക്കമായിരുന്നു.” 

എട്ടര വയസില്‍ ഇട്ടൂപ്പുണ്ണി 4-ാം ക്ലാസു ജയിച്ചു. ഉടനെതന്നെ മക 
നെ ഹൈസ്കൂളില്‍ ചേര്‍ക്കുന്നതിന്‌ അപ്പനു ധൈര്യം തോന്നിയിരു 
ന്നില്ല. ഹൈസ്‌കൂളിലെ നാലാം ക്ലാസില്‍തന്നെ ഇട്ടുപ്പുണ്ണിയെ ചേര്‍ 
ക്കുകയാണെങ്കില്‍ ഒരു കൊല്ലം ഇംഗ്ലീഷില്‍ അദ്ധ്യയനം നടത്തിയിരു 
ന്ന കുട്ടികളോടുകൂടിയാണ്‌ പഠിക്കേണ്ടിയിരുന്നത്‌. അതുകൊണ്ട്‌ 
ജയിച്ച ക്ലാസ്സില്‍തന്നെ പ്രവേശനം നല്കിയാല്‍ പോലും അവനു 
നന്നായി പഠിക്കുവാന്‍ സാധിക്കുകയില്ലെന്ന്‌ അപ്പന്‍ ഭയന്നു. ബ. സെ 
റാഫിയോനച്ചന്റെ പ്രേരണമൂലം അതേക്കുറിച്ച്‌ അദ്ദേഹം ചിന്തിക്കു 
വാന്‍ ഇടയായി. അതിനുപുറമെ പട്ടിപ്പറമ്പിലെ ഒരു നായര്‍ യുവാവ്‌ 
ഇട്ടൂപ്പുണ്ണിയെ ഹൈസ്കൂളില്‍തന്നെ ചേര്‍ക്കണമെന്ന്‌ അപ്പനെ നിര്‍ 
ബന്ധിച്ചു. കുറെ നാളത്തേക്കു തന്റെ വീട്ടില്‍ കുട്ടിയെ ഇംഗ്ലീഷ്‌ പഠി 
പ്പിക്കുന്ന ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ആ യുവാവിന്റെ വാക്കു 





ദാരിദ്രം നിറവിന്റെ അനുഗ്രഹം 139 


കള്‍ അപ്പന്റെ ആശങ്കയകറ്റി. അങ്ങനെ ഇട്ടുപ്പുണ്ണി ഹൈസ്‌കൂളില്‍ 
നാലാം ക്ലാസില്‍ ചേര്‍ന്നുപഠിക്കാനിടയായി. ഒരു മാസത്തില്‍ കുറ 
യാതെയുള്ള കാലഘട്ടം, സ്കൂളില്‍ പോകുന്ന വഴി അയാളുടെ 
വീട്ടില്‍ കുറച്ചു നേരം ഇംഗ്ലീഷു പഠിക്കുന്നതിനായി ചെലവഴിച്ചു. 
അയാള്‍ സാജന്യമായാണ്‌ ആ സേവനമനുഷ്ഠിച്ചത്‌. 
നിറഞ്ഞ പ്രതീക്ഷയോടെ സന്ന്യാസത്തിലേക്ക്‌ 
ബാല്യത്തില്‍തന്നെ ദാരിദ്യാരൂപിയെ സ്നേഹിച്ച്‌ പരമമായ ദാരിദ്ര്യ 
ത്തെ പുല്കുന്നതിനായി വെമ്പല്‍കൊണ്ട ഇട്ടൂപ്പുണ്ണിക്കു സന്ന്യാസ 
പ്രവേശനത്തിനുശേഷമുണ്ടായ അനുഭവത്തെക്കുറിച്ചു വിവരിക്കുന്നു, 
“ഞാന്‍ സന്ന്യാസത്തില്‍ പ്രവേശിച്ചപ്പോള്‍ ആ കാര്യത്തില്‍ (ദാരി 
ദ്യം) എനിക്ക്‌ ഇച്ഛാഭംഗമാണുണ്ടായത്‌. ദാരിദ്രത്തിന്റെ യഥാര്‍ത്ഥ 
അനുഭവങ്ങള്‍ ഞാന്‍ പ്രതീക്ഷിച്ചിരുന്നു. അയിരൂര്‍ താമസിച്ചിരുന്ന 
പ്പോള്‍ ദൈവകൃപയാല്‍ എന്റെ ആഗ്രഹം കുറച്ചു നിറവേറി. അവിടെ 
യും ഞാന്‍ (വീട്ടിലായിരുന്നപ്പോള്‍) സഹിച്ചേടത്തോളം സഹിപ്പാന്‍ 
നിര്‍ബന്ധപ്പെട്ടിരുന്നില്ല. സന്ന്യാസജീവിതം ആരംഭിച്ചതിനുശേഷം 
ദാരിദ്ര്യത്തില്‍നിന്നുള്ള വിഷമങ്ങള്‍ നേരിടുമ്പോള്‍ ഞാന്‍ എന്നോടു 
തന്നെ പറയാറുണ്ടായിരുന്നു. “വീട്ടില്‍വെച്ച്‌ അനുഭവിക്കേണ്ടിവന്നതി 
ലും കഠിനമായ ദാരിദ്ര്യം അനുഭവിക്കാനല്ലേ സന്ന്യാസത്തില്‍ പ്രവേ 
ശിച്ചത്‌?” അതോടെ സകല വിഷമങ്ങളും അടങ്ങും. ഈ ദാരിദ്ര്യ 
സ്നേഹം എന്നെ എല്ലാത്തിലും ഉയര്‍ത്തിനിറുത്തി. ആരേയും 
സേവിക്കാതെ മനസ്സിന്റെ ശ്രേഷ്ഠത പാലിപ്പാന്‍ അതെന്നെ സഹാ 
യിച്ചു. ആവശ്യങ്ങള്‍ ഇല്ലാത്തവന്‍ ദരിദ്രനെങ്കിലും സമ്പന്നരെക്കാള്‍ 
സമ്പന്നനാണ്‌. സമ്പന്നര്‍ക്കു അവരുടെ സമ്പത്തിനു കഴിവുള്ളതില്‍ 
കൂടുതല്‍ ആഗ്രഹങ്ങള്‍ ഉണ്ടായാല്‍ അവര്‍ ദരിദ്രരായിത്തീരുന്നു. 
ഉള്ളവകൊണ്ട്‌ തൃപ്തിപ്പെടുന്നതിനും സാഹചര്യങ്ങളുമായി ഒത്തു 
പോകുന്നതിനും എനിക്ക്‌ എളുപ്പമായിരുന്നു.” 

നമ്മുടെ വീട്ടില്‍ ലഭിച്ചിരുന്നതിനേക്കാള്‍ സുഖസൌകര്യങ്ങള്‍ 
സന്ന്യാസജീവിതത്തില്‍ ഒരിക്കലും ഉണ്ടാകരുത്‌” എന്നത്‌ ഡണ്‍സ്റ്റ 
നച്ചന്‍ കൂടെകൂടെ സമൂഹത്തില്‍ പങ്കുവെക്കുന്ന ചിന്തയായിരുന്നു. 
അട്ടപ്പാടിയിലെ ജീവിതകാലം ഡണ്‍സ്റ്റനച്ചനു തന്റെ ബോദ്ധ്യങ്ങളു 
ടെ പൂര്‍ണ്ണമായ ആവിഷ്ക്കാരത്തിനും സാക്ഷാത്കാരത്തിനും ജനമ 
ദ്ധൃത്തില്‍ വിശ്വാസ്യമായ ജീവിതസാക്ഷ്യത്തിനും അവസരമായി. 
അദ്ദേഹം തുടരുന്നു, “ഈ പറഞ്ഞത്‌ (ഉള്ളവകൊണ്ട്‌ തൃപ്തിപ്പെടു 





140 സുതാര്യം സുന്ദരം 


ന്നതിനും സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നതിനുമുള്ള എളുപ്പം) 
ലൌാകികവസ്തുക്കളുടെ അനുഭവത്തിലും ശാരീരികസുഖത്തെ സം 
ബന്ധിച്ചും മാത്രമേ എന്നില്‍ വാസ്തവമാകയുള്ളു. മറ്റുള്ളവരുടെ ആ 
ശയങ്ങളോടും ആദര്‍ശങ്ങളോടും ഒത്തുപോകുവാന്‍ എനിക്കു അസാ 
മാന്യമായ വിഷമമാണുളളത്‌.” സ്വന്തം കുടുംബാംഗങ്ങളെയോ വസ്‌ 
തുക്കളെയോ ഉപേക്ഷിക്കുന്നവനു നൂറിരട്ടി ലഭിക്കുമെന്ന (മത്താ. 19:29) 
കര്‍ത്താവിന്റെ വാഗ്ദാനത്തെ അനുസ്മരിച്ചുകൊണ്ട്‌, അച്ചന്‍ അര്‍ത്ഥി 
കളോടു ചോദിക്കാറുണ്ട്‌, “അങ്ങനെയെങ്കില്‍ സ്വന്തം മനസ്സ്‌ ഉപേക്ഷി 
ക്കുന്നവന്‍ എന്തു പ്രതിഫലമാണു ലഭിക്കുക.” 


ആന്തരികഭാവത്തിന്റെ അടയാളങ്ങള്‍ 
ജീവിതശൈലിയിലും പെരുമാറ്റത്തിലും ഡണ്‍സ്റ്റനച്ചന്‍ പുലര്‍ത്തു 
ന്ന ലാളിത്യമാണ്‌ ഏവരെയും ഏറ്റവും ആകര്‍ഷിക്കുന്ന ഘടകം. 
സംസാരത്തിലും പ്രവൃത്തിയിലും ഉടുപ്പിലും നടപ്പിലും ഭക്ഷണത്തിലും 
ഭാഷണത്തിലും ഉപയോഗസാധനങ്ങളിലും ലാളിത്യം നിറഞ്ഞുനിന്നു. 
അവയെല്ലാം താന്‍ ആതന്തരികതയില്‍ സ്നേഹിച്ച ദാരിദ്രത്തിന്റെ 
അടയാളങ്ങളായിരുന്നു. “ആകാശത്തിലെ പറവകളെ നോക്കുവിന്‍...” 
എന്ന ദൈവവചനം ചെറുപ്പംമുതലെ ഡണ്‍സ്റ്റനച്ചനെ ഹഠാദാകര്‍ 
ഷിച്ചു. “ആത്മാവില്‍ ദരിദ്രര്‍ ഭാഗ്യവാന്മാര്‍” എന്ന ദിവ്യസൂക്തം 
അക്ഷരാര്‍ത്ഥത്തില്‍ ജീവിതത്തില്‍ പകര്‍ത്തി. 

താന്‍ അംഗമല്ലാത്ത ആശ്രമങ്ങളില്‍ ഒന്നോ രണ്ടോ രാത്രികള്‍ 
തങ്ങിയശേഷം യാത്രതിരിക്കുംമുന്‍പേ ആശ്രമസുപ്പീരിയറെ സമീപി 
ച്ചു യാത്ര ചോദിക്കുന്നതോടൊപ്പം ചിലപ്പോള്‍ പറയും, “പുതപ്പ്‌ ഞാന്‍ 
മേശപ്പുറത്തു മടക്കിവെച്ചിട്ടുണ്ട്‌. ഉപയോഗിക്കേണ്ടി വന്നില്ല. അലക്കേ 
ണ്ട ആവശ്യം വരില്ല.” 

ഉപയോഗിക്കുന്നതെന്തും പൂര്‍ണ്ണമായും ഉപയോഗിച്ചു തീര്‍ത്തിട്ടേ 
ഉപേക്ഷിച്ചിരുന്നുള്ളു. അതുകൊണ്ടുതന്നെ തുന്നലുകള്‍ കൊണ്ട്‌ 
അലങ്കൃതമായ വസ്ത്രങ്ങള്‍ ധരിച്ചു. ചെരുപ്പു ധരിക്കണമെന്ന നിര്‍ബ്ബ 
ന്ധമില്ലായിരുന്നു. പലപ്പോഴും നിഷ്പാദുകനായി സഞ്ചരിച്ചു. ധരിക്കു 
ന്ന ചെരുപ്പുകളാകട്ടെ തീര്‍ത്തും ലളിതവും ചിലപ്പോഴെല്ലാം ചെരുപ്പു 
കുത്തിയും മുഖം തിരിക്കുന്ന തരവുമായിരുന്നു. മുഖഷനഈരത്തിന്‌ ഉപ 
യോഗിക്കുന്ന ബ്ലെയ്ഡ്‌ വളരെ നാളുകളുടെ ഉപയോഗം മൂലം മൂര്‍ച്ച 
പോകുമ്പോള്‍ ചുമരില്‍ ഉരച്ചു മൂര്‍ച്ചകൂട്ടി, വീണ്ടും ഉപയോജ്യമാക്കി 
മാറ്റും. ഉപയോഗമില്ലെന്നു കരുതി മറ്റുള്ളവര്‍ കളയുന്ന വസ്തുക്കളില്‍ 





ദാരിദ്യം നിറവിന്റെ അനുഗ്രഹം 141 


മൂല്യം കാണുവാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. അവയെല്ലാം ശേഖരിച്ച്‌ 
ഉപയോജ്യമാക്കി മാറ്റുന്നതില്‍ ശ്രദ്ധ പുലര്‍ത്തി. പറമ്പില്‍ നടന്നു 
പഴയ സാധനങ്ങള്‍ പെറുക്കിക്കൂട്ടി. ഏതെങ്കിലും തരത്തില്‍ ഉപകരി 
ക്കുമെന്ന വിചാരത്തില്‍ യാതൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു 
വച്ചു. കടലാസുകൊണ്ടും പ്ലാസ്റ്റിക്‌ കവറുകള്‍കൊണ്ടും മനോഹര 
മായ പൂക്കള്‍ ഉണ്ടാക്കി കപ്പേളയില്‍ അലങ്കാരത്തിനായി നല്‍കി. 

യാത്രയ്ക്കായി പലപ്പോഴും ബസ്‌ കാത്തുനില്‍ക്കുന്ന പതിവ്‌ ഡണ്‍ 
സ്റ്റനച്ചന്‌ ഇല്ലായിരുന്നു. അമ്പഴക്കാടുനിന്നു വരന്തരപ്പിള്ളിവരെ നട 
ക്കാന്‍ തയ്യാറായിരുന്നു. പദയാത്രക്കിടയില്‍ ഏതെങ്കിലും ബസ്സുകാര്‍ 
വിളിച്ചുകയറ്റിയാല്‍ കയറുമെന്ന്‌ മാര്തം. പാവറട്ടിക്കാര്‍ ഡണ്‍സ്റ്റനച്ച 
നെക്കുറിച്ചു പണ്ട്‌ ഒരു തമാശ പറയാറുണ്ടത്രെ, “അച്ചന്‍ ആറടിയില്‍ 
കൂടുതല്‍ കണ്ണുകളുയര്‍ത്തി നോക്കാറില്ല. അതായിരുന്നല്ലോ സന്ന്യാ 
സത്തിന്റെ നിയമം. അതുകൊണ്ടുതന്നെ പലപ്പോഴും നടന്നു യാത്ര 
ചെയ്യേണ്ടിവന്നു. ബസ്സ്‌ ആറടി ദൂരം അടുത്തു വരുമ്പോഴേ അച്ചന്‍ 
അതിന്റെ ബോര്‍ഡ്‌ കാണുകയുള്ളു. നടക്കുകയല്ലാതെ എന്താ നിവൃ 
ത്തി?” 

1987-ല്‍ അബ്ദിയാസച്ചന്റെ ര്രതാനുഷ്ഠാന ജൂബിലി എറണാകു 
ളം ജനറല്‍ ഹൌസില്‍ ആഘോഷിച്ചു. ജൂബിലേറിയന്റെ ബന്ധുവായ 
ഡണ്‍സ്റ്റനച്ചനും അതില്‍ സംബന്ധിച്ചു. മടക്കയാത്രയില്‍ അച്ചനും 
കുടുംബാംഗങ്ങളും എറണാകുളം ബസ്സ്‌ സ്റ്റാന്റില്‍ ബസ്സിനായി കാ 
ത്തുനിന്നു. പാലക്കാടു പോകുന്ന ഒരു സൂപ്പര്‍ ഫാസ്റ്റ്‌ വണ്ടി വന്ന 
പ്പോള്‍ ഡണ്‍സ്റ്റനച്ചന്‍ അതില്‍ കയറാനായി ഓടി. എന്നാല്‍ ബസ്സില്‍ 
കയറാതെ അദ്ദേഹം തിരിച്ചുവന്നു. “ഓര്‍ഡിനറി വരട്ടെ” അച്ചന്റെ 
പ്രതികരണം. 


25 പൈസയ്ക്കു പരിഹാരം 

ഡണ്‍സ്റ്റനച്ചന്‍ സരവണംപട്ടി നവസന്ന്യാസഭവനത്തിലെ അംഗമാ 
യിരിക്കെ, പ്രൊക്കുറേറ്റരായ ബ. ജോയ്‌ ചാലിശ്ശേരിയച്ചനില്‍നിന്നു 
100 രൂപ കൈപ്പറ്റി. “നൂറുരൂപയുടെ കണക്കു ഞാന്‍ തരാട്ടൊ.” ഒരു 
മാസം കഴിഞ്ഞ്‌ ഡണ്‍സ്റ്റനച്ചന്‍ ജോയച്ചനോടു പറഞ്ഞു. “ഈം” ജോ 
യച്ചന്‍ ഒന്നു മൂളി. ഏതാനും നാളുകള്‍ കഴിഞ്ഞ്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
വീണ്ടും വീണ്ടും കണക്കിനെക്കുറിച്ചു പറഞ്ഞു. “കണക്കിപ്പോഴും പൂര്‍ 
ണ്ണമായില്ല. 25 പൈസയുടെ കുറവു കാണുന്നു.” “25 പൈസയല്ലേ 
കുറവുള്ളു. ഞാന്‍ അതു ധര്‍മ്മം കൊടുത്തതായി എഴുതാം.” ജോയ 





142 സുതാര്യം സുന്ദരം 


ച്ചന്‍ സമാധാനിപ്പിച്ചു. ഡണ്‍സ്റ്റനച്ചന്‍ സ്വതസിദ്ധമായി ചിരിച്ചു. “അ 
തു വേണ്ട. ഞാന്‍ ഒന്നുകൂടി പരിശോധിക്കട്ടെ.” കുറച്ചു നാളുകള്‍ക്കു 
ശേഷംഡണ്‍സ്റ്റനച്ചന്‍ ക്ഷീണിതനായി പുറത്തുനിന്നു പടികടന്നുവ 
രുന്നതു ജോയച്ചന്‍ കണ്ടു. “ഞാന്‍ ഗാന്ധിപുരത്തു സിസ്റ്റേഴസിനെ 
കുമ്പസാരിപ്പിച്ചു വരുകയാണ്‌. വിശ്വാസപുരത്ത്‌ ഇറങ്ങുന്നതിനു പക 
രം ശരവണംപട്ടിയില്‍ ബസ്സിറങ്ങി ഇങ്ങോട്ടു നടന്നു.” വിശേഷം ചോ 
ദിച്ച ജോയച്ചനോട്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു. “അത്‌ എന്തേ? പൈസ 
തികഞ്ഞില്ലേ?” ജോയച്ചന്‍ അന്വേഷിച്ചു. “അല്ല. അച്ചന്റെ കണക്കു 
തീര്‍ക്കണ്ടേ? നഷടപ്പെട്ട 25 പൈസക്ക്‌ ഞാന്‍ നടന്നു പരിഹാരം 
ചെയ്തു.” 

കാണാതായ പൈസ എഴുതിത്തള്ളുന്നതിനു പകരം അതിന്‌ 
ആനുപാതികമെന്നു തനിക്കു തോന്നിയ പരിഹാരം അദ്ദേഹം അനു 
ഷ്ഠിച്ചു. 25 പൈസ ബസ്സുകൂലിക്കു ചെലവായതായി അദ്ദേഹം കണ 
ക്കെഴുതി. ദാരിദ്യ്രതപാലനം ആത്മാര്‍ത്ഥമായും സത്യസന്ധമായും 
അദ്ദേഹം നിറവേറ്റി. 


മടിയില്‍ കനമുള്ളവനേ വഴിയില്‍ ഭയമുള്ളു 
1989-90 കാലയളവില്‍ ഡണ്‍സ്റ്റനച്ചന്‍ സായ്ബാബ കോളനി ലിറ്റില്‍ 
ഫ്ളവര്‍ സെമിനാരിയിലായിരുന്നു. ഒരു ദിവസം യാത്ര കഴിഞ്ഞു 
രാത്രി വളരെ വൈകിയാണ്‌ അദ്ദേഹം തിരിച്ചെത്തിയത്‌. അപ്പോഴേ 
ക്കും സെമിനാരിയുടെ കവാടം പൂട്ടിയിരുന്നു. എങ്കില്‍ ലിറ്റില്‍ ഫ്ള 
വര്‍ മൊണാസ്റ്ററിയില്‍ തങ്ങാം എന്നു കരുതി അങ്ങോട്ടു തിരിച്ചു. 
അവിടെയും പ്രവേശനമാര്‍ഗ്ഗത്തില്‍ താഴ്‌ വീണിരുന്നു. ഇനി എന്തു 
ചെയ്യണമെന്നറിയാതെ അച്ചന്‍ തിരിച്ചുനടന്നു. ആശ്രമത്തിന്റെ വഴി 
യില്‍നിന്ന്‌ അളകേശന്‍ റോഡിലേക്കു ചെന്നുചേരുന്നതിനു തൊട്ടുമു 
മ്പ്‌ ഒരു ബസ്സ്‌ കിടക്കുന്നത്‌ അദ്ദേഹത്തിന്റെ ശ്രദ്ധയില്‍ പതിഞ്ഞു. 
25-ാം നമ്പര്‍ ബസ്സ്‌. രണ്ടുപേര്‍ വണ്ടിയുടെ കേടു പോക്കുന്നതില്‍ മുഴു 
കിയിരിക്കുന്നു. “ഇന്നു ഞാന്‍ ഈ വണ്ടിയില്‍ കിടന്നോട്ടെ.” അദ്ദേഹം 
അവരോട അനുവാദം ചോദിച്ചു. അവര്‍ മനസ്സലിഞ്ഞ്‌ ആ യാചന സ്വീ 
കരിച്ചു. ആ രാത്രി മുഴുവന്‍ ഡണ്‍സ്റ്റനച്ചന്‍ ബസ്സില്‍ കിടന്നുറങ്ങി. 
ഒരിക്കല്‍ യാത്രയില്‍ അച്ചന്‍ വളരെ വൈകി സായ്ബാബ കോള 
നി ലിറ്റില്‍ ഫ്ളവര്‍ ആശ്രമത്തില്‍ ചെന്നെത്തി. കാവല്‍ക്കാരന്റെ അ 
നുവാദത്തോടെ ആശ്രമാങ്കണത്തില്‍ പ്രവേശിക്കാനായി. അച്ചന്മാരും 
ജോലിക്കാരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. രാവിലെ ജോലിക്കാരന്‍ ഉണര്‍ 





ദാരിദ്യം നിറവിന്റെ അനുഗ്രഹം | 143 


ന്നു നോക്കുമ്പോള്‍ ആശ്രമത്തിനു പുറത്തുള്ള ബെഞ്ചില്‍ അച്ചന്‍ 
കിടന്നുറങ്ങുന്നു. ഭക്ഷണമോ പുതപ്പോ അദ്ദേഹം അന്വേഷിച്ചില്ല. ഉറ 
ങ്ങുന്ന സഹോദരങ്ങളെ ഉണര്‍ത്തേണ്ടയെന്നും കരുതി. 

1982-ല്‍ ഒരു നാള്‍ ഡണ്‍സ്റ്റനച്ചന്‍ അമ്പഴക്കാട്‌ നവസന്ന്യാസ ഭവ 
നത്തില്‍നിന്നു കടലുണ്ടിയിലേക്കു ബസ്സില്‍ യാത്രയായി. നവസന്ന്യാ 
സികള്‍ അവരുടെ പരിശീലനത്തിന്റെ ഭാഗമായി കടലുണ്ടി കൊവേ 
ന്തയില്‍ താമസമാക്കിയിരുന്നു. ബസ്സ്‌ ആശ്രമത്തിന്‌ അടുത്തുള്ള 
സ്റ്റോപ്പിലെത്തിയിട്ടും ഡണ്‍സ്റ്റനച്ചന്‍ ഇറങ്ങിയില്ല. വണ്ടി മുന്നോട്ടു 
പോയി അതിന്റെ അവസാന സ്റ്റോപ്പിലെത്തി. നേരം നന്നേ ഇരുട്ടി 
യിരുന്നു. തിരിച്ചു യാത്രചെയ്യാന്‍ അന്നു വണ്ടിയില്ല. ഇനി എന്തു 
ചെയ്യും? ഡണ്‍സ്റ്റനച്ചന്‍ ചുറ്റും നോക്കി. അതാ ഒരു ചായക്കട. അദ്ദേ 
ഹം അതിനെ ലക്ഷ്യമാക്കി നടന്നു. അന്നത്തെ കച്ചവടം കഴിഞ്ഞ്‌ 
എല്ലാം വൃത്തിയാക്കി കട പൂട്ടുവാനുള്ള തിരക്കിലാണ്‌ കടയുടമസ്‌ 
ഥന്‍. “ഇന്നു ഞാന്‍ ഇവിടെ കിടന്നോട്ടെ.” ഡണ്‍സ്റ്റനച്ചന്‍ കടക്കാര 
നോടു ചോദിച്ചു. “കിടന്നോളു.” കടക്കാരന്‍ അനുവാദം നില്‍കി. 


ഉപ്പു ചേര്‍ക്കാത്ത കഞ്ഞി മുതല്‍ പഴയ സമ്പാറു വരെ 
താന്‍ ഏറ്റവും വിലപ്പെട്ടതായി കരുതിയിരുന്ന ദാരിദ്യശൈലി ഇട്ടു 
മുറിയിലും ഡണ്‍സ്റ്റനച്ചന്‍ അനുവര്‍ത്തിച്ചു.ഒരു വിശുദ്ധനാകുന്നതി 
നുള്ള അഭിവാഞ്ച അഞ്ചാം വയസ്സില്‍ മുളയെടുത്തതുമുതല്‍ ത്യാഗ 
മായി ഇനിമേല്‍ ഭക്ഷണം ഉപ്പു ചേര്‍ക്കാതെകഴിക്കാം എന്നു സഹോ 
ദരി കുഞ്ഞേത്തിയോടൊപ്പം തീരുമാനമെടുത്തിരുന്നു. 
കുഞ്ഞുനാളില്‍ ഭക്ഷണമേശയില്‍ ആരംഭിച്ച ത്യാഗം ജീവിതത്തി 
ലൂടനീളം അദ്ദേഹം തുടര്‍ന്നു. അട്ടപ്പാടി ആശ്രമത്തില്‍ ഒറ്റയ്ക്കുകഴി 
ഞ്ഞിരുന്ന അവസരങ്ങളില്‍ പലപ്പോഴും തേങ്ങാക്കൊത്തും പരിപ്പു 
തിളപ്പിച്ച വെള്ളവുംമാത്രം കഴിച്ച്‌ അദ്ദേഹം വിശപ്പടക്കി. ഒരേ പരിപ്പു 
തന്നെ പല നാളുകള്‍ തിളപ്പിക്കുന്നതിനായി അദ്ദേഹം കരുതിവച്ചു. 
ദൂരയാത്ര കഴിഞ്ഞു രാത്രിയില്‍ അപ്രതീക്ഷിതമായി തിരിച്ചെത്തുന്ന 
ഡണ്‍സ്റ്റനച്ചന്‍ ഭക്ഷണം ലഭിച്ചില്ലെങ്കില്‍ ഒരിക്കലും വിഷമം പ്രകടി 
പ്പിച്ചിട്ടില്ല. പകരം തേങ്ങയും പച്ചക്കറികളും കഴിച്ചു തൃപ്തനാകും. 
മഠങ്ങളില്‍ ഭക്ഷണം കഴിക്കുമ്പോള്‍ ചിലപ്പോഴെല്ലാം സഹോദരി 
മാര്‍ ഭക്ഷണത്തെക്കുറിച്ച്‌ ചോദിക്കും. “എന്തായാലും വിശപ്പു മാറ 
ണം.” എന്നാണ്‌ മറുപടി തരിക. “എന്തു ഭക്ഷണം കൊടുത്താലും അ 
തില്‍ സംതൃപതനാണ്‌. കഴിക്കുന്നതു കണ്ടാല്‍തന്നെ തോന്നും, കിട്ടി 


v9 


യതില്‍ വളരെ സന്തുഷ്ടനാണെന്ന്‌.” ഒരു സഹോദരിയുടെ സാക്ഷ്യം. 





144 സുതാര്യം സുന്ദരം 


സമൂഹത്തില്‍ ഓരോ നേരവും ഭക്ഷണത്തിന്‌ എത്തുമ്പോള്‍ മുന്‍ 
നേരത്തിലേതു ബാക്കിയുണ്ടോയെന്ന്‌ അദ്ദേഹം അന്വേഷിക്കുമായി 
രുന്നു. മറ്റുള്ളവര്‍ പുതിയതും സ്വാദുള്ളതുമായ ഭക്ഷണം തേടിപ്പോ 
കുമ്പോള്‍ പഴയതുകൊണ്ട്‌ അദ്ദേഹം തൃപ്തിപ്പെടും. രാവിലെ 
ശേഷിച്ചിരുന്ന ഉപ്പുമാവ്‌, ഉച്ചയ്ക്കു ബാക്കിവന്ന സമ്പാര്‍, നാലുമണി 
ക്കു മിച്ചംവന്ന സേമിയ പായസം, അല്പം ചോറ്‌ തുടങ്ങി പല പദാർ 
ത്ഥങ്ങളുടെ മിശ്രണമായിരിക്കും അച്ചന്റെ അത്താഴം. പഴുത്തു പാകം 
തെറ്റിയ പഴവും ഉപേക്ഷിക്കാറില്ല. പുഴു കയറിയ മാങ്ങയുടേയും 
ചീഞ്ഞു തുടങ്ങിയ പപ്പായയുടെയും നല്ലഭാഗം മുറിച്ചെടുത്ത്‌ അദ്ദേ 
ഹം കഴിച്ചിരുന്നു. അല്പം പഴകിയെന്നതുകൊണ്ട്‌ യതൊന്നും പാഴാ 
യിപ്പോകരുതെന്നു നിര്‍ബ്ബന്ധമുണ്ടായിരുന്നു. 

ഒരു ദിവസം ഉപ്പുമാവായിരുന്നു പ്രഭാതഭക്ഷണം. ഉപ്പിന്റെ ആധി 
കൃത്താല്‍ അതു ശരിക്കും ഉപ്പുമാവുതന്നെയായിരുന്നു. എന്തുചെയ്യ 
ണമെന്നറിയാതെ നവസന്ന്യാസികള്‍ വിഷണ്ണരായി നില്‍ക്കേ, ഡണ്‍ 
സ്റ്റനച്ചന്‍ കടന്നുവന്നു. അല്പം ഉപ്പുമാവെടുത്ത്‌ രുചിച്ചുനോക്കി. മു 
ഖത്ത്‌ ഭാവഭേദമൊന്നുമില്ല. ശേഷം ഒരു ഗ്ലാസില്‍ വെള്ളമെടുത്ത്‌ ഉപ്പു 
മാവ്‌ കഴുകിയശേഷം കഴിച്ചു. തുടര്‍ന്ന്‌ പതിവുപോലെ ഒരു തൂമ്പയു 
മെടുത്ത്‌ തോട്ടത്തിലേക്ക്‌ ഇറങ്ങിപ്പോയി. 

ഡണ്‍സ്റ്റനച്ചന്റെ ശുശ്രൂഷകരില്‍ ഒരാള്‍ അനുസ്മരിക്കുന്നു, 
“അച്ചനു കുടിക്കുന്നതിനായി പാല്‍ കൊടുത്താല്‍ അല്പം അച്ചാറോ 
കറിയോ ചേര്‍ത്തുകഴിക്കുമായിരുന്നു. അതു കണ്ട്‌ പലപ്പോഴും എനി 
ക്ക്‌ അസ്വസ്ഥത തോന്നിയിരുന്നു. ഞാന്‍ ഒരിക്കല്‍ ഗുരുവച്ചന്റെ 
പക്കല്‍ പരാതിയുമായിച്ചെന്നു. അദ്ദേഹം എനിക്കു വിശദീകരിച്ചുത 
ന്നു. അപ്പോഴാണ്‌ ഡണ്‍സ്റ്റനച്ചന്റെ പരിത്യാഗമനോഭാവത്തിന്റെ 
ആഴം മനസ്സിലായത്‌. ഈ അനുഭവം അച്ചനോടുള്ള ബഹുമാനം 
വളര്‍ത്തുവാന്‍ ഇടയാക്കി.” 

അവസാനകാലത്ത്‌ അച്ചന്‍ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവു 
കുറഞ്ഞു വന്നപ്പോള്‍ ശുശ്രൂഷകര്‍ ഒരു സൂഗ്രം അവലംബിച്ചു. “ഈ 
ഭക്ഷണം ആര്‍ക്കും വേണ്ട. കൊണ്ടുപോയി കളഞ്ഞേക്കാം.” കേള്‍ 
ക്കേണ്ട താമസം രോഗി ഭക്ഷണം കഴിച്ചുതീര്‍ക്കും. 


തുലനാവസ്ഥയില്‍ പ്രതികരിക്കുമ്പോള്‍ 

ആഘോഷങ്ങളോടും ആര്‍ഭാടങ്ങളോടും ഡണ്‍സ്റ്റനച്ചന്‍ എന്നും 
നിസ്സംഗത പുലര്‍ത്തി. താന്‍ അംഗമായിരിക്കുന്ന സമൂഹത്തില്‍ തന്റെ 
സ്വര്‍ഗ്ഗീയ മദ്ധ്യസ്ഥന്റെ തിരുനാളും സ്വന്തം ജന്മദിനവും പരിശീലന 





ദാരിദ്രം നിറവിന്റെ അനുഗ്രഹം 145 


ഭവനങ്ങളില്‍ റെക്റ്റേഴ്സ്‌ ഡേയും ആഘോഷിച്ചപ്പോള്‍ അച്ചന്‍ അവ 
യില്‍നിന്ന്‌ ഒരിക്കലും അകന്നുനിന്നില്ല. തനിക്കായി ഒരിക്കലും 
ആഘോഷങ്ങള്‍ സംഘടിപ്പിച്ചില്ല. തന്നെ കേന്ദ്രമാക്കിയുള്ള കൊണ്ടാ 
ട്ടങ്ങള്‍ അച്ചന്റെ ചിന്താകേന്ദ്രത്തെ ഭരിച്ചതുമില്ല. തനിക്കായി ഒരുക്കു 
ന്ന എല്ലാറ്റിനോടും തുലനാവസ്ഥയില്‍ പ്രതികരിച്ചു. സ്ഥിത്രപജ്ഞ 
യോടെ സര്‍വ്വരോടും സഹകരിച്ചു. ലോകം ഉപേക്ഷിച്ചവന്‍ അനുഗു 
ണമായ മനോഭാവം. 

ദാരിദ്ര്യരവതമെടുത്തു തികച്ചും ദൈവത്തിന്റെ നിസ്വനായി ജീവി 
ക്കുന്നവന്‍ തന്റെ സഹോദരപുത്രനും പാലക്കാട്‌ രൂപതാ വൈദികനു 
മായ ജോണ്‍ വിയാനിയച്ചനോടു സാന്ദര്‍ഭികമായി ചോദിച്ചു, “നിന 
ക്കു ബാങ്ക എക്കാണ്ട്‌ ഉണ്ടോ?” ഇല്ലായെന്ന്‌ വിയാനിയച്ചന്റെ മറുപ 
ടി. “എങ്കില്‍ ഉടനെ ഒരു ബാങ്ക്‌ എക്കൌണ്ട്‌ തുടങ്ങണം.” 


നഷ്ടങ്ങളില്‍ അക്ഷോഭ്യനായി 
സര്‍വ്വസംഗപരിത്യാഗിക്ക്‌ ഒന്നിനോടും ഒട്ടിനില്‍ക്കാനാവില്ല. ഒന്നും 
നഷ്ടപ്പെടുത്താതെ എല്ലാം ഭാവിസമൂഹത്തിനായി കരുതിവയ്ക്കുന്ന 
തും ജീവിതത്തില്‍ പരിപൂര്‍ണ്ണദാരിദ്യം പാലിക്കുന്നതും അവര്‍ക്കു 
ജീവിതചര്യയുടെ അവിഭാജ്യഭാഗമാണ്‌. ഒപ്പം ഭാതിക നേട്ടങ്ങളോടു 
നിസ്സംഗത പുലര്‍ത്തുന്നു. ഒന്നും സമ്പാദിച്ചു സ്വന്തമാക്കാന്‍ ആഗ്രഹി 
ക്കുന്നില്ല. ജീവിതത്തില്‍ നേരിടുന്ന നഷ്ടങ്ങളെ പ്രതി നിസ്സംഗത 
യില്‍നിന്ന്‌ ഇളകുന്നില്ല. സ്വന്തമായി ഉപയോഗിക്കുന്നതെന്തും നഷ്ട 
മാകുമ്പോഴും അവര്‍ അക്ഷോഭ്യരായിരിക്കും. 

ഒരാള്‍ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു, “ഞങ്ങളുടെ മൂത്ത 
ബാച്ചിലെ ഒരു സഹോദരനെ ശരവണംപട്ടി വിമല്‍ ജ്യോതി ആശുപ 
തിയിൽ പ്രവേശിപ്പിച്ചിരിക്കയായിരുന്നു. അന്ന്‌ പുതിയതായി വാങ്ങി 
യ ഫ്ളാസ്്‌ക്കില്‍ ആദ്യമായി പാല്‍ പകര്‍ന്നു രോഗിക്കുവേണ്ടി ഞാന്‍ 
കൊണ്ടുപോയി. സൈക്കിളിലാണ്‌ ഞാന്‍ ആശുപത്രിയിലേക്കു 
പോയത്‌. ആശുപത്രി അങ്കണത്തിലേക്കു പ്രവേശിക്കുന്നതിനിടയില്‍ 
ഫ്ളാസ്ക്ക്‌ സൈക്കിളില്‍ തട്ടി ഉള്ളിലെ ഗ്ലാസ്‌ ഉടഞ്ഞ്‌ പാല്‍ പ്രയോ 
ജനരഹിതമായി. പൊട്ടിയ ഫ്ളാസ്ക്കുമായി ഭയന്നുഭയന്നു നൊവി 
ഷ്യേറ്റിലേക്കു ഞാന്‍ തിരിച്ചുവന്നു. റെക്റ്ററായ ഡണ്‍സ്റ്റനച്ചനോടു 
സത്യാവസ്ഥ തുറന്നുപറഞ്ഞപ്പോള്‍, “മറ്റൊരു പാത്രത്തില്‍ പാലെടു 
ത്ത്‌ ആശുപത്രിയിലേക്കു പോകു ... എത്രയും വേഗം ...” എന്ന നിര്‍ 
ദ്ദേശമാണ്‌ എനിക്കു ലഭിച്ചത്‌. വലിയൊരു ശാസനയും ശിക്ഷയും പ്ര 





146 സുതാര്യം സുന്ദരം 


തീക്ഷിച്ചിരിക്കെ ഒത്തിരി ആശ്വാസവും ആശ്ചര്യവുമാണ്‌ തോന്നിയ 
ത്‌. പിന്നീട്‌ ഒരിക്കലും ഇതേക്കുറിച്ച്‌ അദ്ദേഹം എന്നോടു സംസാരി 
ച്ചിട്ടുമില്ല. തികച്ചും അപ്രതീക്ഷിതമായ ഈ സമീപനം എന്റെ ജീവിത 
ത്തില്‍ ഒരു വഴിത്തിരിവായിരുന്നു.” 


സംഘാത സാക്ഷ്യത്തിനു പ്രചോദനം 
തന്റെ വ്യക്തിപരമായ ജീവിതത്തില്‍ പരമദരിദ്രനായി ഡണ്‍സ്റ്റന 
ച്ചന്‍ ജീവിച്ചു. ഒരു സന്ന്യാസി തനിയെ വിശുദ്ധനായാല്‍ പോരാ. 
രണ്ടാം വത്തിക്കാന്‍ സൂനഹദോസ്‌ സന്ന്യാസികളോട ആവശ്യപ്പെടു 
ന്നതു സംഘാതമായ സാക്ഷ്യമാണ്‌. കാണ്‍സിലിന്റെ ആഹ്വാനമനു 
സരിച്ചു സന്ന്യാസസമൂഹം ദാരിദ്യമെന്ന പുണ്യത്തിനു സംഘാതമാ 
യ സാക്ഷ്യം നല്കണമെന്ന്‌ അച്ചന്‍ ആഗ്രഹിച്ചിരുന്നു. വ്യക്തികള്‍ 
ദാരിദ്യമെന്ന പുണ്യം എത്ര പൂര്‍ണ്ണതയില്‍ അഭ്യസിച്ചാലും സമൂഹ 
മെന്നനിലയില്‍ നാം ധനവാന്മാരായി കാണപ്പെടുന്നുണ്ടെങ്കില്‍ അവി 
ടെ സാക്ഷ്യമൂല്യത്തിനു ശോഷണം സംഭവിക്കുന്നു. അതുകൊണ്ട്‌ 
സന്ന്യാസമൂല്യങ്ങളുടെ സംഘാതമായ പാലനത്തെക്കുറിച്ചും സാക്ഷ്യ 
ത്തെപ്പറ്റിയും സമൂഹത്തിലെ ചര്‍ച്ചകളില്‍ ശക്തമായി അദ്ദേഹം 
ആശയങ്ങള്‍ അവതരിപ്പിച്ചു. സന്ന്യാസഭവനങ്ങളും അനുബന്ധിയാ 
യ സംവിധാനങ്ങളും ആര്‍ഭാടപൂര്‍ണ്ണമാകുമ്പോള്‍ ജനത്തിനു നല്‍കു 
ന്ന സന്ദേശം വളരെ വിപരീതവും സന്ന്യാസസമര്‍പ്പണത്തിന്റെ 
എതിര്‍സാക്ഷ്യമായിത്തീരുന്നുവെന്നു സഭാംഗങ്ങളെ ഓര്‍പ്പിച്ചു. 
“ഇതെല്ലാം നമ്മെ ദൈവസന്നിധിയിലേക്ക്‌ എത്തിക്കുന്നതാണോ 
എന്ന്‌ ചിന്തിക്കണം” സഭയുടെ വിവിധ പ്രവര്‍ത്തനങ്ങളെക്കുറിച്ചു പറ 
യുമ്പോള്‍ അദ്ദേഹം സഭാംഗങ്ങളുടെ ഓര്‍മ്മയില്‍ കൊണ്ടുവരുന്ന 
പരാമര്‍ശമാണിത്‌. 

താന്‍ ആഗ്രഹിക്കുന്ന ആദര്‍ശങ്ങളുടെ നേര്‍രേഖയില്‍ വരിതെറ്റാ 
തെ വലിയൊരു സമൂഹം ചരിക്കുകയെന്നത്‌ അസാദ്ധ്യമെന്ന്‌ അദ്ദേ 
ഹം മനസ്സിലാക്കി. അതുകൊണ്ട്‌ സഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഭവ 
നങ്ങളില്‍, ലളിതജീവിതത്തോടു സവിശേഷാഭിമുഖ്യമുള്ള സമാനമ 
നസ്കരായ സഭാംഗങ്ങള്‍ ഒരുമിച്ചുകൂടി ദാരിദ്യജീവിതത്തിനു 
സംഘാതമായ സാക്ഷ്യം നല്കണമെന്ന്‌ ആഗ്രഹിച്ചു. പല സന്ന്യാസ 
സഭകളുടെയും നവീകരണം അപ്രകാരമാണല്ലോ സംഭവിച്ചത്‌. 

ഡണ്‍സ്റ്റനച്ചന്‍ പങ്കുവയ്ക്കുന്നു, “ഈ ആശയമനുസരിച്ച്‌, ലളിത 
ജീവിതം പ്രത്യേകവിധം ലക്ഷ്യംവെച്ച ഒരു “സെന്റര്‍” തുടങ്ങണമെന്ന്‌ 
പ്രവിശ്യാസംഘം (ദേവമാതാ പ്രവിശ്യാ, തൃശൂര്‍) തീരുമനമെടുത്തി 





ദാരിദ്യം നിറവിന്റെ അനുഗ്രഹം | 147 


രുന്നു. അപ്രകാരമൊരു “സെന്റര്‍” തുടങ്ങുമ്പോള്‍ അവിടെ താമസി 
ക്കാന്‍ ഞാന്‍ തയ്യാറാണെന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു. 
അങ്ങനെയിരിക്കെയാണ്‌ അട്ടപ്പാടിക്കു പോകാമോയെന്ന്‌ ബ. 
പ്രൊവിന്‍ഷ്യാളച്ചന്‍ എന്നോടു ചോദിച്ചത്‌. ഞാന്‍ സമ്മതിക്കുകയും 
ചെയ്തു.” അട്ടപ്പാടിയില്‍ അച്ചന്റെ ജീവിതം സ്വന്തം ദര്‍ശനത്തിന്റെ 
വിജയകരമായ സാക്ഷാത്കാരമായിരുന്നുവെന്നു ചരിത്രം സാക്ഷിക്കുന്നു. 

ഡണ്‍സ്റ്റനച്ചന്റെ ബന്ധുവായ സി. റോസ്‌ പോള്‍ സി.എച്ച്‌.എഫ്‌. 
പറയുന്നു, “ഞാന്‍ 1983-95 കാലയളവില്‍ പത്താമ്പാറ എന്ന സ്ഥല 
ത്തു ജോലി ചെയ്യുകയായിരുന്നു. കണ്ണൂര്‍ ജില്ലയിലെ ഏറ്റവും ഉയരമു 
ള്ളതും യാത്രാസനകര്യമില്ലാത്തതുമായ സ്ഥലം. ഡണ്‍സ്റ്റനച്ചന്‍ ഈ 
വിവരം അറിഞ്ഞ്‌ എന്നെ കാണാന്‍ ആഗ്രഹിച്ചു. ഞങ്ങള്‍ കണ്ടുമുട്ടി 
യപ്പോല്‍ അച്ചന്‍ ആ നാട്ടിലെ ഭൂപ്രകൃതിയും മറ്റും ചോദിച്ചറിഞ്ഞു. 
എന്തിനാണ്‌ അച്ചന്‌ ഈ വിവരങ്ങള്‍ എന്നു ഞാന്‍ ചോദിച്ചപ്പോള്‍ 
പറഞ്ഞു, “എനിക്ക്‌ ഒരു കുടില്‍ കെട്ടി താമസിച്ച്‌, ഏകാന്തതയില്‍ 
പ്രാര്‍ത്ഥിക്കാനും കൂട്ടത്തില്‍ ജനങ്ങളെ ആത്മീയമായി സഹായിക്കാ 
നും പറ്റിയ സ്ഥലമാണോ എന്ന്‌ അറിയുവാന്‍ വേണ്ടിയാണ്‌. പറ്റുമെ 
ങ്കിലല്ലെ അധികാരികളോടു ചോദിക്കേണ്ടു.” ഒരു താപസന്റെ മനോ 
ഭാവമാണ്‌ എനിക്ക്‌ അദ്ദേഹത്തില്‍ കാണാന്‍ കഴിഞ്ഞത്‌. “അത്‌ അച്ച 
നു പറ്റില്ല. ്രായമായില്ലേ” എന്നു ഞാന്‍ അഭിപ്രായപ്പെട്ടു." 

ഈ ആഭിമുഖ്യത്തോടുകൂടെ 1989-ല്‍ ഏതാനും മാസങ്ങള്‍, 
പ്രായോഗിക പരിശീലനം നടത്തിയിരുന്ന സാജു ചക്കാലയ്ക്കലിനോ 
ടൊപ്പം ഈറോട്‌ അടുത്ത്‌ ചെന്നിമലയില്‍ ദാരിദ്യജീവിതത്തിന്റെ 
സവിശേഷമായ അഭ്യസനം പരീക്ഷണവിഷയമാക്കി. 

ഡണ്‍സ്റ്റനച്ചന്റെ ആഗ്രഹമനുസരിച്ച്‌ സി.എം.ഐ. കോയമ്പത്തൂര്‍ 
പ്രേഷിത പ്രവിശ്യയുടെ ശ്രേഷ്ഠന്‍ റാഫേല്‍ കണ്ണനായ്ക്കലച്ചന്‍ 
പാലക്കാട്‌ രൂപതാദ്ധ്യക്ഷന്‍ മാര്‍ ജോസഫ്‌ ഇരിമ്പന്‍ പിതാവിന്‌ ഒരു 
കത്തെഴുതി (29 നവംബര്‍ 1989), “ബ. ഡണ്‍സ്റ്റനച്ചന്‍ ലളിതമയ 
രീതിയില്‍ ജീവിക്കാനും സുവിശേഷപ്രവര്‍ത്തനങ്ങള്‍ നടത്താനും ആ 
ഗ്രഹമുണ്ടെന്ന്‌ എന്നെ അറിയിച്ചു. അതിന്‌ സാകര്യമുള്ള ഏതെങ്കി 
ലും കേന്ദ്രങ്ങളില്‍ വലിയ ഉത്തരവാധിത്വമില്ലാത്ത, കഴിയുമെങ്കില്‍ 
ഒരു വികാരിയച്ചന്റെ കീഴില്‍, അല്ലെങ്കില്‍ ഒരു കൊച്ചു ഇടവകയില്‍ 
സേവനത്തിന്‌ അവസരമുണ്ടാക്കിക്കൊടുത്താല്‍ നന്നായിരിക്കും. 
അദ്ദേഹത്തിന്റെ ആരോഗ്യവും പ്രായവും കണക്കിലെടുത്ത്‌ തല്‍ക്കാ 





148 സുതാര്യം സുന്ദരം 


ലത്തേക്ക്‌ 6 മാസത്തെക്കോ മറ്റോ നിയമനം കൊടുത്ത്‌ പിന്നീട്‌ 
സാവകാശത്തില്‍ കൂടുതല്‍ സമയത്തേക്കു നിയമിക്കുകയായിരിക്കും 
നല്ലതെന്നു തോന്നുന്നു.” 

പ്രൊവിന്‍ഷ്യാളച്ചന്റെ അഭ്യര്‍ത്ഥനയ്ക്കു മറുപടിയായി പിതാവ്‌, 
രൂപതയിലെ കുളക്കാട്ടുകുറിശി സ്റ്റേഷന്‍ പള്ളി ഡണ്‍സ്റ്റനച്ചന്റെയും 
സണ്ണി ഈക്കനച്ചന്റെയും സേവനത്തിനും ദാരിദ്യജീവിതത്തിന്റെ 
സംഘാതമായ അഭ്യസനത്തിനുമായി അനുവദിച്ചു. 


ദരിദ്രരുടെ സ്നേഹിതന്‍ 
പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഇല്ലായ്മയില്‍ സംതൃപ്തനാ 
യി, കിട്ടുന്നതു ഭക്ഷിച്ച്‌, പരിമിതമായ സനകര്യങ്ങളിലൊതുങ്ങി, 
പാവപ്പെട്ടവരുമായി താദാത്മ്യപ്പെട്ടു ജീവിക്കുവാന്‍ അച്ചന്‍ ഇഷ്ടപ്പെട്ടു. 
ആശ്രമത്തിന്റെ സുരക്ഷിതത്വത്തില്‍ നിന്നു മാറിനിന്നു നിര്‍ദ്ദനരായ 
മനുഷ്യരുടെ ഇടയില്‍ കൂടാരമടിച്ചു ജീവിക്കുന്ന ഒരുവനാകാന്‍ ആഗ്ര 
ഹിച്ചു. 

ദരിദ്രരോട്‌ അനുകമ്പയുള്ളവനായിരുന്നു, ഡണ്‍സ്റ്റനച്ചന്‍. അവ 
രെ കൊടുത്തു മോശമാക്കരുതെന്നും സ്വന്തം കാലില്‍ നില്‍ക്കാന്‍ 
പഠിപ്പിക്കണമെന്നും പറയുമായിരുന്നു. അച്ചന്‍ റാഞ്ചിയില്‍ ആയിരു 
ന്നപ്പോള്‍ ഒരു വഴിവാണിഭക്കാരനുമായി പരിചയത്തിലായി. ബലൂണ്‍, 
പീപ്പി, പുക്കള്‍ എന്നിവ വിറ്റുനടക്കുകയായിരുന്നു അയാളുടെ ജോലി. 
അച്ചന്‍ അയാളുമായി വലിയ ചങ്ങാത്തത്തിലായി. യോഗാര്‍ത്ഥികള്‍ 
അദ്ദേഹത്തിന്‌ മുന്നറിയിപ്പു നല്‍കി, “അയാള്‍ ഗുരുവച്ചനെ പറ്റിക്കും.” 
ഒരിക്കലും പറ്റിച്ചില്ല. കാരണം, വാണിഭക്കാരനെക്കാളും പാവപ്പെട്ടവ 
നായിരുന്നു അവരുടെ ഗുരുവച്ചന്‍. മാത്രമല്ല, ആ പുണ്യസാന്നിദ്ധ്യ 
ത്തില്‍ അയാള്‍ ഉപരിനന്മയിലേക്ക്‌ ഉയര്‍ത്തപ്പെട്ടു. അച്ചന്‍ അയാളെ 
പുതിയൊരു ഉത്പന്നം ഉണ്ടാക്കാന്‍ പഠിപ്പിച്ചു. ചൈന പേപ്പറില്‍ ഒരു 
തരം പൂവ്‌! ധര്‍മ്മം നല്‍കുക എന്നതിനേക്കാള്‍ അദ്ധ്വാനിക്കുവാന്‍ 
പഠിപ്പിക്കുന്ന ഉയര്‍ന്ന ചിന്തയുള്ളവന്‍. 


സ്ഥിതപ്രജ്ഞനും മുക്തപുരുഷനും 

ദാരിഗ്യാരൂപിയെ അതിന്റെ സമൂലതയില്‍ അദ്ദേഹം പരിശീലിച്ചു. ഈ 
ലോക സുഖമോഹങ്ങള്‍ക്കും സ്ഥാനമാന പ്രലോഭനങ്ങള്‍ക്കും 
അതീതനായി നിലകൊണ്ടു. യാതൊന്നും സ്ഥിരമായും സ്വന്തമായും 
സൂക്ഷിക്കാന്‍ ആഗ്രഹിച്ചില്ല. ഒന്നും സ്വന്തമെന്നു കരുതിയില്ല. സ്വന്ത 





ദാരിദ്രം നിറവിന്റെ അനുഗ്രഹം 149 


മായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക ഒരാവശ്യമായി കണ്ടില്ല. മുറി 
യില്‍ ബൈബിളോ ഇഷ്ടപ്പെട്ട ഭക്തസാധമോ ഒരു ക്രൂശിതരൂപം 
പോലുമോ സൂക്ഷിക്കണമെന്നു തോന്നിയില്ല. കുരിശുരൂപത്തോടല്ല 
ക്രുശിതനോടായിരുന്നല്ലോ ഹൃദയബന്ധം! കിട്ടുന്ന സമ്മാനങ്ങളൊ 
ന്നും തനിക്കായി സൂക്ഷിച്ചുവയ്ക്കാതെ മറ്റുള്ളവര്‍ക്കു കൈയിലുള്ള 
തെല്ലാം കൊടുത്തു. മരിക്കുമ്പോള്‍ സാധനങ്ങളായി ശേഷിച്ചത്‌ ഒരു 
തകരപ്പെട്ടിയും ഏതാനും പഴയവസ്ത്രങ്ങളും മാത്രം. 

വരന്തരപ്പിള്ളിയില്‍ റെക്റ്ററായിരിക്കെ ഫംഗസ്‌ മൂലം അച്ചന്റെ 
തലമുടി കൊഴിയാന്‍ ആരംഭിച്ചു. ഉടനടി ശരിയായ ചികിത്സ നടത്തി 
യിരുന്നെങ്കില്‍ തല മുഴുവന്‍ തരിശാകില്ലായിരുന്നു. വട്ടംവട്ടമായി 
മുടികൊഴിച്ചില്‍ ഉണ്ടായപ്പോള്‍ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നു 
സ്വയം പറയുമായിരുന്നു. പിന്നീട്‌ അതേക്കുറിച്ച്‌ അദ്ദേഹം മാനസിക 
മായി സഹനമനുഭവിച്ചു. മുടി കൊഴിച്ചില്‍ തന്നില്‍ വരുത്തിയ രൂപപ 
രിണാമം അനല്പമായ വേദനയുണ്ടാക്കി. “പൂട കൊഴിഞ്ഞ പൂവന്‍ 
കോഴി” എന്നു ബസ്സ്‌ യാത്രയ്ക്കിടയില്‍ ആരോ പരിഹസിച്ചു. അതേ 
കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ പങ്കുവയ്ക്കുന്നു, “ആളുകള്‍ കൂടുന്ന സ്ഥല 
ങ്ങളില്‍ ചെല്ലുമ്പോള്‍ കുറച്ചു മുടിയുണ്ടായിരുന്നെങ്കില്‍ എന്നു തോ 
ന്നാറുണ്ട്‌. കൊഴിഞ്ഞുപോയ പുരികത്തിന്റെ സനന്ദര്യനഷ്ടം സദാ 
നേരവും കണ്ണടവെച്ചു പരിഹരിക്കുന്നു. തലയില്‍ മരുന്നു പുരട്ടുകയാ 
ണെങ്കില്‍ രോഗം മാറി വീണ്ടും മുടി കിളിര്‍ക്കുമെന്നറിയാം. ചെടിയു 
ടെ വിത്തു പാകി മുളപ്പിച്ചെടുക്കാന്‍ എനിക്കു പ്രത്യേക താത്പര്യമു 
ണ്ട്‌. അതുപോലെ തലയില്‍ മുടി കിളിര്‍പ്പിച്ചു പരീക്ഷണം നടത്തിയാ 
ലോ എന്നു ചിന്തിച്ചിരുന്നു. സന്ന്യാസത്തിന്റെ പ്രധാന കാര്യങ്ങളെ 
ല്ലാം മറന്നുപോകുമെന്നതുകൊണ്ട്‌ അതിനു തുനിഞ്ഞില്ല.” പലരും 
തലയില്‍ വിഗ്‌ വയ്ക്കാന്‍ ആവശ്യപ്പെട്ടു. അദ്ദേഹം അതിനു തയ്യാറാ 
യില്ല. അത്തരം മനോഭാവങ്ങള്‍ തന്നിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടു 
ത്തുമെന്ന്‌ അദ്ദേഹം കരുതി. തന്നില്‍ ത്യാഗഭാവം വളര്‍ത്തി, അതുവഴി 
ആന്തരികസ്വാതന്ത്ര്യത്തിന്‌ ഉടമയായി. യഥാര്‍ത്ഥത്തില്‍ ജീവിതം 
ആന്വദിച്ചു. പരിപൂര്‍ണ്ണമായ ആന്തരിക സ്വാതന്ത്ര്യമായിരുന്നു ആ 
ജീവിതസനന്ദര്യത്തിന്റെ കാതല്‍. 

സ്ഥാനങ്ങളോടും സാധനങ്ങളോടും മാത്രമല്ല വ്യക്തിബന്ധങ്ങ 
ളിലും ദാരിദ്രത്തിന്റെ അരൂപി അദ്ദേഹം പുലര്‍ത്തി. യാതൊന്നിനെ 
ക്കുറിച്ചും പരാതിയോ പരിഭവമോ ഇല്ലായിരുന്നു. സഭയ്ക്ക്‌ അകത്തും 





150 സുതാര്യം സുന്ദരം 


പുറത്തും സ്വന്തം കുടുംബത്തിലും ബന്ധങ്ങളില്‍ പവിത്രതയും വിര 
ക്തിയും സൂക്ഷിച്ചു. ഞാനെന്നും എന്റെതെന്നുമുള്ള ഭാവം വെടിഞ്ഞു. 
ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ പ്രത്യേക മമത പുലര്‍ 
ത്താതെ തികച്ചും നിസ്സംഗമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. 

ജീവിതത്തില്‍ ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ച ഈ അതീത 
ബോധത്തിന്റെ ഫലമായിരുന്നു അദ്ദേഹത്തിന്റെ പരമമായ നിസ്സംഗ 
ത. ആ നിസ്സംഗത ജീവിതവ്യാപാരത്തില്‍ അപരിമിതമായ സ്വാതന്ത്ര്യം 
നല്കി. ഒന്നിനെക്കുറിച്ചും പരാതികളില്ലാതെ പൂര്‍ണ്ണമായ ആന്തരി 
കാനന്ദവും സന്തുഷ്ടിയും അനുഭവിച്ചു. 

പൂര്‍ണ്ണമായും ഒരു ആദ്ധ്യാത്മിക മനുഷ്യന്‍! തികച്ചും നിഷ്കാമഭാവം 
പൂണ്ട ഒരു മുക്തപുരുഷന്‍! ശരിക്കുമൊരു സ്ഥിതപ്രജ്‌ ഞന്‍! 
വൈരാഗിയായൊരു വൈദികശ്രേഷ്ഠന്‍! ഡണ്‍സ്റ്റനച്ചന്‍! 





ദാരിദ്രം നിറവിന്റെ അനുഗ്രഹം | 151 


10 


പരിമളം പരത്തിയ പറുണ്വയഷമൃമരം 


നവസന്ന്യാസ ഭവനത്തിലേക്കു കടന്നുവന്ന ഇട്ടുപ്പുണ്ണിയില്‍നിന്നു 
പരിമളം പുറപ്പെടുന്നു. തീര്‍ച്ചയായും അത്തര്‍ പൂശിയിട്ടുണ്ടാകും. 
നവസന്ന്യാസഗുരു അവനെ വിളിച്ചു ശക്തമായി രോഷം ചൊരിഞ്ഞു. 
എന്നാല്‍ അദ്ദേഹം അത്തര്‍ ഉപയോഗിച്ചിരുന്നില്ല. പരിശോധനയില്‍ 
പരിമളത്തിന്റെ ഉറവിടം പിടികിട്ടി. കീശയില്‍ സൂക്ഷിച്ചിരുന്ന ലാങ്കി 
പ്പുവാണ്‌ സുഗന്ധത്തിന്റെ കാരണം. ലാങ്കി മരത്തിന്റെ പൂ മാത്രമല്ല, 
വിത്തും ഇട്ടുപ്പുണ്ണി വീട്ടില്‍നിന്നു കൊണ്ടുവന്നിരുന്നു. അങ്ങനെ മുള 
പ്പിച്ചുണ്ടായതത്രെ അമ്പഴക്കാട്‌ ആശ്രമാങ്കണത്തില്‍ പരിമളം പരത്തി 
നില്‍ക്കുന്ന ലാങ്കിമരം. 

ഡണ്‍സ്റ്റനച്ചന്‍ ഒരു പൂമരമാണ്‌. സുകൃതത്തിന്റെ പൂക്കള്‍ വിരിച്ചു 
സുഗന്ധം പരത്തുന്ന ആകര്‍ഷകമായ പൂമരം. 


അഴകില്ല, ആകാരഭംഗിയില്ല, അകം മുഴുവന്‍ അഴകാണ്‌ 
ബാഹ്യമായ അഴകോ ആകാരഭംഗിയോ ഇല്ലായിരുന്നു. തലയില്‍ 
മുടിയില്ല. പുരികങ്ങള്‍ ശൂന്യം. ആ അനാകര്‍ഷകതയുടെ മറയില്‍ 
ആഴമുള്ള ആദ്ധ്യാത്മികതയുടെ അഴക്‌ ഒളിഞ്ഞിരുന്നു. ബാഹ്യമായ 
ആകര്‍ഷകത്വത്തെ വെല്ലുന്ന ആന്തരികസനന്ദര്യം അച്ചനു സ്വന്തം. 
ഉന്നതമായ ജീവിതാദര്‍ശങ്ങള്‍ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള വാക്ചാ 
തുര്യം ഇല്ലായിരുന്നു. ഉപദേശത്തെക്കാള്‍ അദ്ദേഹത്തിന്റെ ജീവിത 
ശൈലിയായിരുന്നു ആരെയും ആകര്‍ഷിച്ചത്‌. “എന്റെ ജീവിതമാണ്‌ 
എന്റെ സന്ദേശം” എന്നു നിശ്ശബ്ദം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നിര്‍മ്മ 
ലഹൃദയത്തിന്റെ സന്തോഷം സദാ ആ മുത്തു പ്രകാശിച്ചു. പലരും 
അദ്ദേഹത്തെ ഒരു മാതൃകയായി ആരാധനയോടുകൂടി കണ്ടിരുന്നപ്പോ 
ഴും അച്ചന്‍ അതൊന്നും കാര്യമായി കരുതിയില്ല. നിഷ്കളങ്കമായ 
പുഞ്ചിരികൊണ്ട്‌ എല്ലാത്തിനേയും നേരിട്ടു. 





152 സുതാര്യം സുന്ദരം 


ഇട്ടുപ്പുണ്ണിയെക്കുറിച്ചു സ്വന്തം മാതാപിതാക്കള്‍ക്കു മതിപ്പായിരു 
ന്നു. ഡണ്‍സ്റ്റനച്ചന്‍ പറയുന്നു, “ഞങ്ങളുടെ മാതാപിതാക്കന്മാര്‍ 
എന്നെ കാര്യമായി മതിച്ചിരുന്നെന്ന്‌ അവരുടെ രഹസ്യ സംഭാഷണ 
ങ്ങളില്‍നിന്നു ഞാന്‍ മനസ്സിലാക്കിയിട്ടുണ്ട്‌. വലിയ പെങ്ങളും ഞാ 
നും ഒതുങ്ങിയ പ്രകൃതിക്കാരായാണു വിമര്‍ശിക്കപ്പെട്ടത്‌. ഞങ്ങള്‍ 
അധികം സ്വയം ആദരിക്കാറില്ല. ഞങ്ങളുടെ സ്വഭാവം മാതാപിതാക്ക 
ന്മാര്‍ക്കു കൂടുതല്‍ തൃപ്തിയുളവാക്കിയിരുന്നെന്ന്‌ ആ സംഭാഷണ 
ത്തില്‍ നിന്നു ഞാന്‍ മനസ്സിലാക്കി. 

“അപ്പന്‍, എന്നേക്കാള്‍ മൂത്തവരുടെ കുറ്റങ്ങളെ വളരെ കാഠിന്യ 
ത്തോടെ തിരുത്തിയിരുന്നതായി എനിക്കറിയാം. എന്നാല്‍ കഠിനത 
യോ വലിയ ലാളനയോ അപ്പന്‍ എന്നോടു കാണിച്ചിട്ടില്ല.” 

ചെറുപ്പത്തില്‍ തന്നെ ആഴമേറിയ ആത്മീയത അച്ചന്‍ സ്വന്തമാക്കി. 
ഒരു യുവവൈദികനായിരിക്കെ സ്വന്തം ആദ്ധ്യാത്മികാനുഭവങ്ങളുടെ 
കുറിപ്പു തയ്യാറാക്കുന്നതിന്‌ ആദ്ധ്യാത്മിക പിതാവായ ഫാ. മലാഖി 
യാസ്‌ കണ്ണനായ്ക്കല്‍ ആവശ്യപ്പെട്ടു. 

എല്ലാവരോടും ലളിതമായും ജജുവായും ഡണ്‍സ്റ്റനച്ചന്‍ പെരുമാ 
റി. അദ്ദേഹത്തെ കണ്ടുകുട്ടിയവരില്‍ ആ സുകൃത സവിശേഷതകളു 
ടെ മായാമുദ്ര പതിഞ്ഞു. ഒരിക്കല്‍ ജര്‍മ്മന്‍കാരായ ബൈസറച്ചനും 
സി. ജെര്‍ത്രുതും ശരവണംപട്ടിയിലെ നവസന്ന്യാസഭവനം സന്ദര്‍ശി 
ക്കയുണ്ടായി. പിന്നീട്‌ ആന്റണി പുത്തനങ്ങാടിയച്ചന്‍ ഇരുവരെയും 
ജര്‍മ്മനിയില്‍ കണ്ടുമുട്ടാനിടയായി. “ഞങ്ങള്‍ അച്ചന്റെ നവസന്ന്യാ 
സഭവനത്തില്‍ പോയിരുന്നു. ഞങ്ങള്‍ അവിടെ തപസ്സും പ്രാര്‍ത്ഥന 
യും മൂലം ക്ഷീണിച്ചു മെലിഞ്ഞ ഒരു അച്ചനെ കണ്ടു. മാക്‌സ്മില്ലിയന്‍ 
കോള്‍ബയെ പോലെയിരിക്കുന്നു.” 

ജോസഫ്‌ ഏലിയാസ്‌ കണ്ണാത്തച്ചന്റെ പിതാവ്‌ റുഹാദകുദ്ശയു 
ളള അച്ചന്മാരെക്കുറിച്ചു പറയുന്നു, “ഞാന്‍ ഏറെ അച്ചന്മാരെ കണ്ടിട്ടു 
ണ്ട്‌. ഇടവകപ്പട്ടക്കാരുണ്ട്‌; കൊവേന്തപ്പട്ടക്കാരുമുണ്ട്‌; ളോഹ ഇട്ടവരൊ 
ക്കെ അച്ചന്മാര്‍. പക്ഷേ, അച്ചന്മാരിലുമുണ്ട്‌ അച്ചന്മാര്‍. മൂന്നു പേരെ 
യാണ്‌ ഞാന്‍ അച്ചന്മാരായി കണ്ടിട്ടുള്ളത്‌. അവരില്‍ ഒന്നാമന്‍, തല 
യില്‍ മുടിയില്ലാത്ത വരന്തരപ്പിള്ളിയിലെ ആ ഗുരുവച്ചന്‍ (ഡണ്‍സ്റ്റന 
ച്ചന്‍), രണ്ടാമത്‌, എറണാകുളത്ത്‌ ഉണ്ടായിരുന്ന ആ താടിയുള്ള ജന 
റാളച്ചന്‍ (കനീസിയൂസച്ചന്‍), പിന്നെ, കെസ്സിലെ തോപ്പിലാനച്ചന്‍ 
(അഗസ്റ്റിന്‍ തോപ്പിലച്ചന്‍). അവര്‍ റൂഹാദകുദ്ശയുള്ള അച്ചന്മാരാ!” 





പരിമളം പരത്തിയ പുണ്യഷുമരം 153 


കാണുന്നവരില്‍ നല്ല ഓര്‍മ്മകള്‍ നിറക്കുന്ന വിശുദ്ധസാന്നിദ്ധ്യമാ 
യിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. “ആ പുണ്യപ്പെട്ട അച്ചനു സുഖമാണോ?” 
ഒരു നവസന്ന്യാസിയുടെ വീട്ടില്‍നിന്നു വന്ന കത്തില്‍ ഡണ്‍സ്റ്റനച്ച 
നെക്കുറിച്ചുള്ള അന്വേഷണം. 

അച്ചനെ ശുശ്രൂഷിച്ചവരിലെല്ലാം സ്നേഹം നിറഞ്ഞു. യാതൊന്നും 
സ്വയം നിറവേറ്റാന്‍ കഴിവില്ലാത്ത അവസ്ഥയിലും ആ ശുശ്രൂഷയില്‍ 
പലരും സന്തോഷം കണ്ടെത്തി. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതില്‍ 
പലരും മത്സരിച്ചു. 2005 ന്റെ അന്ത്യഘട്ടത്തില്‍ ഡണ്‍സ്റ്റനച്ചനെ സര 
വണംപട്ടി അരുള്‍ മലര്‍ ഇല്ലത്തില്‍നിന്നു കൊഴിഞ്ഞാമ്പാറ സെന്റ്‌ 
തോമസ്‌ ആശ്രമത്തിലേക്കു കൊണ്ടുപോയി. ബ. വിന്‍സന്‍ മൊയല 
നച്ചനും ആശ്രമാംഗങ്ങളും സ്നേഹപുരസരം ശുശ്രൂഷിച്ചു. മൂന്നു 
മാസങ്ങള്‍ കടന്നുപോയി. ഒരു നാള്‍ അപ്രതീക്ഷിതമായി, വിന്‍സന 
ച്ചന്റെ അസാന്നിദ്ധ്യത്തില്‍ ഡേവിസ്‌ തട്ടിലച്ചന്‍ ഡണ്‍സ്റ്റനച്ചനെ 
തട്ടിക്കൊണ്ടുവന്നു. വിന്‍സനച്ചനെ സംബന്ധിച്ചിടത്തോളം തുടര്‍ന്ന്‌ 
വേദനയുടെ നാളുകളായി. 

ഡണ്‍സ്റ്റനച്ചന്റെ സംസ്കാര കര്‍മ്മത്തില്‍ ഏതാനും യുവാക്കള്‍ 
പങ്കെടുക്കാനെത്തി. അച്ചന്റെ സഹോദരപുത്രനായ ജോണ്‍ വിയാനി 
യച്ചന്‍ പരേതനുമായി അവര്‍ക്കുള്ള ബന്ധത്തെക്കുറിച്ച്‌ ആരാഞ്ഞു. 
ഒരിക്കല്‍ വഴിയാത്രയില്‍ ഈ യുവാക്കള്‍ അച്ചനെ കണ്ടുമുട്ടാനിടയാ 
യി. അല്പ സമയം യുവാക്കളും അച്ചനും തമ്മില്‍ സല്ലപിച്ചു. വഴിപി 
രിയുന്ന നേരം അച്ചന്‍ ചോദിച്ചു, “നിങ്ങള്‍ എവിടെക്കാ?” “ഞങ്ങള്‍ 
പന്തുകളി കാണാന്‍ പോകുന്നു” അവര്‍ മറുപടി പറഞ്ഞു. “ഓ, പന്തു 
കളി എനിക്കും ഇഷ്ടമാണ്‌. ഞാനുമുണ്ട്‌ നിങ്ങളോടൊപ്പം” ഡണ്‍സ്‌ 
ററനച്ചന്‍ ആ യുവാക്കളോടൊപ്പം കൂടി. അച്ചന്റെ ലളിതമായ പെരുമാറ്റ 
ശൈലി അവരുടെ മനസ്സില്‍ പതിഞ്ഞു. പല വര്‍ഷങ്ങള്‍ക്കുശേഷം 
2006 ഒക്‌റ്റോബര്‍ 21-ാം തീയതി ഡണ്‍സ്റ്റനച്ചന്റെ മരണവാര്‍ത്ത വര്‍ 
ത്തമാനപ്രതത്തില്‍ ഫോട്ടോയോടുകൂടി പ്രസിദ്ധീകരിച്ചുവന്നപ്പോള്‍ 
ആ യുവജനം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ആണ്ടുകള്‍ക്കുമുമ്പ്‌ തങ്ങ 
ളുടെ ഹൃദയം കവര്‍ന്ന അച്ചന്റെ സംസ്കാരകര്‍മ്മത്തില്‍ പങ്കെടുക്കു 
ന്നതിന്‌ അവര്‍ വന്നെത്തി. 

കാണുന്നവരുടെയെല്ലാം മനസ്സില്‍ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓര്‍ 
മമകള്‍ പതിഞ്ഞു. വേലന്താവളത്തെ നവസന്ന്യാസഭവനത്തിന്റെ 
ഉദ്ഘാടനവേളയില്‍ കുര്‍ബാനയ്ക്കുശേഷം നടന്ന യോഗത്തില്‍ 





154 സുതാര്യം സുന്ദരം 


പാലക്കാട്‌ രൂപതാദ്ധ്യക്ഷന്‍ മാര്‍ ജേക്കബ്‌ മനത്തോടത്ത്‌ പിതാവ്‌ 
കപ്പേളയുടെ മുന്‍പില്‍ സ്ഥാപിച്ചുള്ള നല്ലിടയന്റെ ചിത്രത്തില്‍ 
നോക്കിപ്പറഞ്ഞു, “നമ്മുടെ ഡണ്‍സ്റ്റനച്ചനെ പോലെയിരിക്കുന്നു.” 


വിശ്വാസവെളിച്ചത്തില്‍ വസിച്ചവന്‍ 
തന്റെ ഓര്‍മ്മക്കുറിപ്പുകളില്‍ മാതാപിതാക്കള്‍ തന്നില്‍ ചെലുത്തിയ 
സ്വാധീനത്തെക്കുറിച്ചു വിവരിക്കുമ്പോള്‍ ചെറുപ്പംമുതല്‍ ഇന്നുവരെ 
തന്റെ ജീവിതത്തെ സൌഭാഗ്യ പൂര്‍ണ്ണമാക്കിത്തീര്‍ക്കുന്നതിനു സഹാ 
യിച്ചിട്ടുള്ള ഒരു ചിന്താശകലം ഡണ്‍സ്റ്റനച്ചന്‍ രേഖപ്പെടുത്തുന്നുണ്ട്‌. 
“ഒരിക്കല്‍ അപ്പന്‍ വായിച്ചുകേള്‍പ്പിച്ചതും വ്യാഖ്യാനിച്ചതും ഉപദേ 
ശിച്ചതുമായ ചിന്ത കുറെ കൊല്ലങ്ങള്‍ക്കുശേഷം അപ്പനില്‍നിന്നുത 
ന്നെ കേള്‍ക്കാനിടയായി. പ്രസ്തുത ചിന്ത അനുദിനം പ്രായോഗിക 
മായി എന്നെ നയിച്ചിരുന്നു. അപ്പനെയും അത്രയും കൊല്ലങ്ങള്‍ 
അതു നയിച്ചിരുന്നു എന്നു കണ്ടപ്പോള്‍ അതു കുറെകൂടെ ശക്തമായി 
എന്നില്‍ പതിഞ്ഞു. ഞാന്‍ അപ്പനുമായി പല കാര്യങ്ങളിലും സാമ്യമു 
ള്ളവനാണെന്നു മനസ്സിലായപ്പോള്‍ എനിക്കു വലിയ സന്തോഷമുണ്ടായി. 
“അപ്പന്‍ വായിച്ചു കേള്‍പ്പിച്ചതു ഒരു ചെറിയ കഥയാണ്‌: എന്തു 
സംഭവിക്കുപ്പോഴും “നല്ല ദൈവം ചെയ്ത ഈ നന്മയെക്കുറിച്ചു ഞാന്‍ 
അവിടുത്തെ സ്തുതിക്കുന്നു” എന്നു സന്തോഷപൂര്‍വ്വം പറഞ്ഞിരുന്ന 
ഒരു മനുഷ്യന്‍ ഒരു തീര്‍ത്ഥയാത്ര സംഘത്തിലുണ്ടായിരുന്നു. ഒരു 
ദിവസം കപ്പല്‍ കയറുവാന്‍ ബദ്ധപ്പെട്ട്‌ ഓടുമ്പോള്‍ അയാളുടെ 
കാലൊടിഞ്ഞു. അപ്പോഴും അയാള്‍ പതിവുപോലെ ആഹ്ലാദഭരിത 
നായി ദൈവം ചെയ്ത പ്രത്യേക നന്മയെക്കുറിച്ച്‌ അവിടുത്തെ സ്തു 
തിച്ചു. അതു കേട്ടവര്‍ അവനെ പരിഹസിച്ചു, “ഇപ്പോള്‍ എന്തു നന്മ 
യാണ്‌ അവനുണ്ടായത്‌. ഏറെ യോഗ്യത സമ്പാദിക്കാവുന്ന തീര്‍ത്ഥ 
യാത്രയില്‍ പങ്കുചേരാന്‍ അവനു കഴിയാതെ പോവുകയാണല്ലോ 
ചെയ്തത്‌.” അവനെ അവിടെ ഉപേക്ഷിച്ചിട്ടു മറ്റുള്ളവര്‍ എല്ലാവരും 
കപ്പല്‍ കയറി. അടുത്ത ദിവസങ്ങളില്‍ തന്നെ കേള്‍ക്കാനിടയായി, 
ആ കപ്പല്‍ നശിച്ചുപോയെന്നും യാത്രക്കാര്‍ എല്ലാവരും മരിച്ചെന്നും. 
ദൈവം അവന്‍ എന്തു നന്മ ചെയ്തെന്ന്‌ അവനെ പരിഹസിച്ചവര്‍ക്ക്‌ 
അങ്ങനെ മനസ്സിലായി. എത്ര വിഷമകരമായ സംഭവങ്ങളിലും ദൈവ 
പരിപാലനയില്‍ വിശ്വസിക്കുന്നതിനും സമാധാനവും സന്തോഷവും 
പാലിക്കുന്നതിനും ഈ കഥ എനിക്കു വളരെ ഉപകരിച്ചിട്ടുണ്ട്‌. 





പരിമളം പരത്തിയ പുണ്യഷുമരം । 155 


“അഞ്ചുവയസുള്ളപ്പോള്‍ മുതല്‍ എനിക്കു ദൈവകൃപയും വിശ്വാ 
സവെളിച്ചവും സുലഭമായിരുന്നു. ഒരു ദിവസം ഞാനും ജ്യേഷ്ഠനും 
കൂടി അച്ചന്റെ വീട്ടില്‍നിന്ന്‌ എഡ്വേഡ്‌ റോസിന്റെ കുറെ കമ്പുകള്‍ 
കൊണ്ടുവന്നു നട്ടു. ദിവസങ്ങള്‍ കഴിഞ്ഞപ്പോള്‍ ഒരു കമ്പിന്മേല്‍ 
ആദ്യം വന്ന ശിഖരത്തില്‍ തന്നെ ഒരു പൂ വിരിഞ്ഞു. നാലുമണിയായ 
പ്പോള്‍ ആ പൂ കാണാതായി. പൂ പറിച്ചയാള്‍ ചെടിയിന്മേല്‍ ബലം 
പ്രയോഗിച്ചതുകൊണ്ട്‌ വേരുപിടിച്ചു തുടങ്ങുകമാത്രം ചെയ്തിരുന്ന 
അതിന്റെ കട ഇളകിയിരുന്നു. പൂ ആരാണു പറിച്ചതെന്ന്‌ ജ്യേഷ്ഠന്‍ 
എന്നോടു ചോദിച്ചു. ഞാന്‍ അറിയില്ല എന്നു മറുപടി പറഞ്ഞു. ഞാന്‍ 
കള്ളം പറയുകയാണെന്ന ഭാവത്തില്‍ ചോദ്യം ആവര്‍ത്തിച്ചുകൊണ്ടി 
രുന്നു. എനിക്ക്‌ അതു സഹിക്കുവാന്‍ കുറച്ചു വിഷമമുള്ള ഒന്നായിരു 
ന്നു. എന്നാല്‍ കോപമോ സങ്കടമോ കൂടാതെ ജ്യേഷ്ഠന്‍ ഇഷ്ടമുള്ള 
ത്‌ എന്നെക്കുറിച്ചു കരുതികൊള്ളട്ടെ, ദൈവം സത്യമറിയുന്നു എന്നു 
വിചാരിച്ചു ശാന്തമായിരിക്കുന്നതിന്‌ എനിക്കു സാധിച്ചു. 

“വിശ്വാസത്തിന്റെ പ്രവര്‍ത്തനത്തിനു തുടര്‍ച്ചയായി അവസരം നല്‍ 
കിയിരുന്ന മറ്റൊരു അനുഭവം പറയാം. പിശാചിനെക്കുറിച്ചുള്ള കഥ 
കള്‍ ധാരാളം കേട്ടിരുന്ന കാലമായിരുന്നു. ഞാന്‍ പ്രകൃതിയാലെ വള 
രെ ഭയമുള്ളവനാണ്‌. ഇരുട്ടായി തുടങ്ങിയാല്‍ വീട്ടില്‍ ഒരു മുറിയില്‍ 
നിന്നു മറ്റൊരു മുറിയിലേക്കുപോലും കൂട്ടില്ലാതെ പോകാന്‍ ഭയപ്പെട്ടി 
രുന്നു. വീട്ടില്‍നിന്നു പള്ളിയിലേക്കു പോകുന്ന വഴിയരികെ കാടായി 
രുന്ന ഒരു സ്ഥലമുണ്ട്‌. ആ സ്ഥലത്തെക്കുറിച്ചു പല ഭയങ്കരകഥകളും 
പ്രചരിച്ചിരുന്നു. പിശാച്‌ ജന്തുക്കളുടെ രൂപത്തില്‍ തെരുവിന്റെ ഒരു 
വശത്തുനിന്നു മറുവശത്തേക്കു ചാടി പലരേയും പേടിപ്പിച്ചിട്ടുണ്ടെ 
ന്നു ഞാന്‍ കേട്ടിട്ടുണ്ട്‌. അതിരാവിലെ ആ വഴി പള്ളിയില്‍ പോകുന്ന 
ത്‌ എനിക്കു വളരെ പ്രയാസമേറിയ ഒന്നായിരുന്നു. കാടിന്റെ അതിര്‍ 
ത്തിയില്‍ എത്തുമ്പോള്‍ യാത്രക്കാരായി ആരെയെങ്കിലും കണ്ടുമുട്ടി 
യാല്‍ വലിയ ഭാഗ്യമായാണു ഞാന്‍ കരുതിയിരുന്നത്‌. എന്നാല്‍ ആ 
സമയത്ത്‌ മിക്കവാറും ആരെയും കാണുകയില്ല. കാടിന്റെ അതിര്‍ത്തി 
യിലെത്തുമ്പോള്‍ ഞാന്‍ നന്നായി പ്രാര്‍ത്ഥിച്ചുതുടങ്ങും. ഷര്‍ട്ടിനടി 
യില്‍ ഇടാറുള്ള മാലയും കുരിശും പുറത്തിടും. എന്നിട്ട്‌ ധൈര്യമായി 
നടക്കും.” 

സ്വന്തം അപ്പനില്‍നിന്ന്‌ ഇട്ടുപ്പുണ്ണി സ്വന്തമാക്കിയ ജീവിതപാഠങ്ങള്‍ 
മരണംവരെ നിലനില്‍ക്കുന്നതായിരുന്നു. ജീവിതം പലപ്പോഴും ദുരി 





156 സുതാര്യം സുന്ദരം 


തമയമായിരുന്നപ്പോഴും അപ്പനെ ഒരിക്കലും അവന്‍ നിരാശനായി 
കണ്ടിട്ടില്ല. കഴുത്തോളം കടത്തില്‍ മുങ്ങിത്തുടിച്ചപ്പോഴും ശാന്തമായി 
പ്രാര്‍ത്ഥിക്കാന്‍, എല്ലാം ദൈവത്തിനു സമര്‍പ്പിച്ച്‌ പ്രത്യാശയില്‍ 
കാത്തിരിക്കാന്‍ കഴിയുന്ന ദൈവാശ്രയബോധമാണ്‌ അപ്പന്‍ മകനു 
നല്കിയ ഏറ്റവും വലിയ സമ്പത്ത്‌. 

ആത്മീയ മാര്‍ഗ്ഗനിര്‍ദേശത്തിനും കുമ്പസാരത്തിനുമായി തന്നെ 
സമീപിക്കുന്നവര്‍ക്കു നല്കിയ ഉപദേശങ്ങളില്‍ “ദൈവം തരും”, “ദൈവം 
സഹായിക്കും” എന്നിങ്ങനെ ദൈവാശ്രയബോധം നിറഞ്ഞ വാക്കു 
കള്‍ നിറഞ്ഞുനിന്നു. ശാരീരികവും മാനസികവുമായ വേദനകള്‍ 
തന്നെ അലട്ടുമ്പോഴും പരാതിയും പരിഭവവും അദ്ദേഹത്തില്‍നിന്ന്‌ 
ഉണ്ടായില്ല. പകരം ആത്മാവിന്റെ നിമന്ത്രണംപോലെ ചില മന്ത്രങ്ങള്‍ 
ഉരുവിട്ടുകൊണ്ടിരുന്നു. “ദൈവമേ, സഹായിക്കണമെ”, “ദൈവമെ 


രക്ഷിക്കണമെ”, “ദൈവമേ നിന്നെ ഞാന്‍ സ്നേഹിക്കുന്നു.” 


പരസ്നേഹത്തില്‍ ചരിച്ചവന്‍ 
സഹോദരങ്ങളെ ഉള്ളുതുറന്നു സ്നേഹിക്കുകയെന്നതു ഡണ്‍സ്റ്റന 
ച്ചന്റെ സവിശേഷതയായിരുന്നു. എല്ലാവരെയും ഉള്‍ക്കൊള്ളുവാന്‍മാ 
ത്രം തുറവിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമ. മറ്റുള്ളവരുടെ നന്മ മാത്രം 
ആഗ്രഹിക്കുകയും അവരെ വിലമതിക്കുകയും അവരില്‍ വിശ്വാസം 
അര്‍പ്പിക്കുകയും ചെയ്യുന്ന മനോഭാവം. എല്ലാവരെയും സ്വീകരിക്കാ 
നും അവരുടെ വികാരങ്ങളെ മാനിക്കാനും ചെറുപ്പം മുതല്‍ അദ്ദേഹം 
ശ്രദ്ധാലുവായി. “മറ്റുള്ളവരുമായി സമാധാനം നിലനിറുത്തണമെങ്കില്‍ 
അനേകകാര്യങ്ങളില്‍ സ്വന്തതാത്പര്യങ്ങള്‍ വേണ്ടെന്നു വയ്ക്കേണ്ടി 
വരും” എന്നത്‌ അച്ചന്റെ ജീവിത്രപമാണമായിരുന്നു. 
ചെറുപ്രായത്തില്‍ നടന്ന ഒരു സംഭവം ഡണ്‍സ്റ്റനച്ചന്‍ അനുസ്മ 
രിക്കുന്നു, “ഞാന്‍ സെക്കന്റ്‌ ഫോമില്‍ പഠിക്കുമ്പോള്‍ എന്റെ ചെറിയ 
പെങ്ങള്‍ മേരി പോളന്‍ ബാധിച്ചു കിടപ്പിലായി. സുഖമായിത്തുടങ്ങി 
യപ്പോള്‍ എഴുന്നേറ്റ്‌ എന്റെ അടുത്തു വന്നിരിക്കുമായിരുന്നു. ശ്വസിച്ചു 
വിടുന്ന വായുവില്‍കൂടി സുഖക്കേട്‌ പകരുമെന്നു ഞാന്‍ പഠിച്ചിരു 
ന്നു. അവളുടെ സൂക്ഷമില്ലാതെയുള്ള പെരുമാറ്റം എനിക്കു തെല്ലും 
പിടിച്ചില്ല. പകരുന്ന അസുഖമെന്ന വിചാരമില്ലാതെയാണ്‌ പെങ്ങള്‍ 
എന്നോടു തൊട്ടിരുന്നു സംസാരിച്ചിരുന്നത്‌. അവളുടെ വായില്‍നി 
ന്നു പുറപ്പെട്ടിരുന്ന വായുവിന്റെ ദുര്‍ഗന്ധംപോലും എനിക്കനുഭവപ്പെ 
ട്ടിരുന്നതുകൊണ്ട്‌ ആ രോഗം എന്നെയും ബാധിക്കുമെന്നു ഞാന്‍ 





പരിമളം പരത്തിയ പുണ്യഷുമരം। 157 


ഭയപ്പെട്ടു. എങ്കിലും പെങ്ങളുടെ വികാരങ്ങളെ (വണപ്പെടുത്താതിരി 
ക്കാന്‍ ഞാന്‍ ഒന്നും മിണ്ടിയില്ല. വരുന്നതു വരട്ടെ എന്നുറച്ച്‌ അവിടെ 
തന്നെ ഇരുന്നു. ഏതാനും ദിവസങ്ങള്‍ക്കു ശേഷം എന്നേയും ആ 
രോഗം ബാധിച്ചു.” 

1976-ല്‍ സാഗര്‍ റീജിയനിലേക്കുള്ള യോഗാര്‍ത്ഥികളെ റാഞ്ചിയി 
ലേക്കു പ്രീ.ഡി.ഗ്രി. പഠനത്തിനയച്ചു. തീവണ്ടി യാത്രയില്‍ ടിക്കറ്റ്‌ 
പരിശോധകന്‍ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാരന്റെ കരണ 
ത്തടിച്ചു. ഇതേക്കുറിച്ച്‌ പ്രവിശ്യയുടെ വാര്‍ത്താ ബുള്ളറ്റിനിലേക്കു 
യോഗാര്‍ത്ഥികള്‍ വാര്‍ത്ത എഴുതി അയച്ചപ്പോള്‍, റ്റി.റ്റി. ആറിന്റെ 
ചെകിടത്തുള്ള തബലയടി” എന്നു ശീര്‍ഷകമെഴുതി. ഉടനെ ഗുരുവ 
ച്ചന്‍ കുട്ടികളെ തിരുത്തി. എത്ര പാവപ്പെട്ടവനും ബഹുമാനത്തിനു 
യോഗ്യനാണെന്നും അവരെ ഒരിക്കലും അപമാനിക്കരുതെന്നും പഠി 
പ്പിച്ചു. 

1986 ഏപ്രില്‍ 23-ാം തീയതി വൈകുന്നേരം. ശരവണംപട്ടി നവസ 
ന്ന്യാസ ഭവനത്തില്‍ ഗുരുവായ ആന്റണി പുത്തനങ്ങാടിയച്ചന്‍ 
അന്നു സ്ഥലത്തില്ല. ഡണ്‍സ്റ്റനച്ചനായിരുന്നു ഭവനത്തിന്റെ ചുമത 
ല. കുറെ പട്ടാളക്കാര്‍ പല വണ്ടികളിലായി ആ വഴി വന്നു. വളരെ 
വിശാലമായ ആശ്രമാങ്കണം കണ്ടിട്ടാകണം വഴിയരുകില്‍ അവരുടെ 
വണ്ടികള്‍ നിറുത്തി. അവരില്‍ നേതാവ്‌ അച്ചനെ സമീപിച്ച്‌ ഒരു 
രാത്രി നമ്മുടെ ഭവനത്തിനു മുമ്പിലുള്ള വെളിയിടത്തില്‍ കൂടാരമടി 
ക്കാനുള്ള അനുവാദം ചോദിച്ചു. അദ്ദേഹം തെല്ലും ആലോചനക്ക്‌ 
ഇട നല്കാതെ പെട്ടെന്നുതന്നെ അവര്‍ക്ക്‌ അനുവാദം നല്കി. 
“സുപ്പീരിയര്‍ സ്ഥലത്തില്ല”, “എനിക്ക്‌ അനുവാദമില്ല” തുടങ്ങി കാര 
ണങ്ങള്‍ യാതൊന്നും അദ്ദേഹം നിരത്തിയില്ല. “അവര്‍ നമ്മുടെ രാജ്യ 
ത്തെ കാക്കുന്നവരാണ്‌. അവര്‍ക്കു താമസസൌകര്യം കൊടുക്കാന്‍ 
നമുക്കു ചുമതലയുണ്ട്‌.” ഡണ്‍സ്റ്റനച്ചന്‍ നവസന്ന്യാസികളോടു പറ 
ഞ്ഞു. പട്ടാളക്കാരുടെ ആവശ്യത്തോടു പ്രകടിപ്പിച്ച സ്വാഭാവിക പ്രതി 
കരണം നവസന്ന്യാസികളെ ആകര്‍ഷിച്ചു. 

രോഗി ശുശ്രൂഷയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ എത്രയും തല്‍പരനും 
ശ്രദ്ധാലുവുമായിരുന്നു. രോഗികളോട്‌ ഏറെ സ്നേഹവായ്പോടെ 
പെരുമാറി. ഒരിക്കല്‍ അപകടത്തില്‍ കാലിനു പരിക്കുപറ്റി ആശുപ 
ര്രിയില്‍ കഴിഞ്ഞിരുന്ന നവസന്ന്യാസിയെ കാലില്‍ തഴുകി, കുരിശു 
വരച്ച്‌ ആശ്വസിപ്പിച്ചു. “കര്‍ത്താവ്‌ തരുന്ന സഹനം നമ്മള്‍ സന്തോഷ 





158 സുതാര്യം സുന്ദരം 


9 


ത്തോടെ സ്വീകരിക്കണം.” 
ഹൃദയം കീഴടക്കി. 


അച്ചന്റെ സ്നേഹം നവന്യാസിയുടെ 


രോഗിയായിരുന്നപ്പോഴും ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാന്‍ 
അദ്ദേഹം ശ്രദ്ധ പതിച്ചു. പല വേദനകളും ആരെയും അറിയിച്ചില്ല. 
രാത്രിയില്‍ കൂട്ടുകിടക്കുന്നവരെ ഉറക്കത്തില്‍നിന്ന്‌ ഉണര്‍ത്താന്‍ 
അദ്ദേഹം തുനിഞ്ഞില്ല. ഉറങ്ങുന്നവരെ ഉണര്‍ത്താതെ തനിയെ കട്ടി 
ലില്‍നിന്ന്‌ എഴുന്നേറ്റു നടന്നു ചിലപ്പോഴെല്ലാം വീഴാനിടയായിട്ടുണ്ട്‌. 

ഒരു നാള്‍ ശരവണംപട്ടി നവസന്ന്യാസ ഭവനത്തില്‍ നിശാപ്രാര്‍ 
ത്ഥന കഴിഞ്ഞ നേരം. ബ്ര. ജോസ്‌ കൈതവളപ്പിലായിരുന്നു അന്നു 
ഡണ്‍സ്റ്റനച്ചനു കൂട്ടുകിടക്കേണ്ടിയിരുന്നത്‌. ജോസ്‌, അച്ചന്റെ മുറിയി 
ലെത്തി. ധ്യാനചിന്തയില്‍ മുഴുകിയവനായി അച്ചന്‍ കട്ടിലില്‍ കിടക്കു 
ന്നു. തറയില്‍ പായ്‌ വിരിച്ചു ജോസ്‌ കിടന്നു. അല്പനേരം കഴിഞ്ഞ്‌ 
എന്തോ സ്വപ്നം കണ്ടുണര്‍ന്നതുപോലെ അച്ചന്‍ ചാടിയെഴുന്നേറ്റു. 
“ബ്രദര്‍ എന്റെ കട്ടിലും കിടക്കയും ഉപയോഗിച്ചുകൊള്ളു.” ജോസ്‌ 
അതിനു സമ്മതിച്ചില്ല. അച്ചന്‍ നിര്‍ബ്ബന്ധമായി പുതപ്പും വിരിയും 
ബ്രദറിനു കൊടുത്തിട്ടു കിടക്കയില്‍ ചാഞ്ഞു. 

രാത്രിയില്‍ തണുപ്പു കൂടിവരുന്നതറിഞ്ഞ്‌ ജോസ്‌ പുതപ്പെടുത്ത്‌ 
അച്ചനെ പുതപ്പിച്ചു. തുടര്‍ന്ന്‌ ഇരുവരും സുഖമായുറങ്ങി. രാവിലെ 
ഉണര്‍ത്തുമണി അടിച്ചപ്പോള്‍ ശുശ്രൂഷി ഉണര്‍ന്നു. രാത്രിയില്‍ അച്ച 
നറിയാതെ താന്‍ അദ്ദേഹത്തെ പുതപ്പിച്ച പുതപ്പ്‌ താന്‍ പുതച്ചിരിക്കു 
ന്നു. തികച്ചും നിഷ്ക്കളങ്കമായ ചിരിയോടെ ഡണ്‍സ്റ്റനച്ചന്‍ കട്ടിലില്‍ 
ഇരിക്കുന്നു. 

ഓര്‍മ്മ മങ്ങിയ അവസരത്തിലും രോഗികള്‍ അദ്ദേഹത്തിന്റെ 
സ്നേഹത്തിനു പാത്രങ്ങളായി. സ്നേഹവും അനുകമ്പയും ഒരിക്കലും 
കൈമോശം വന്നില്ല. “വിഷമിക്കേണ്ട. എല്ലാം ശരിയായിക്കൊള്ളും” 
എന്നു രോഗിയെ ആശ്വസിപ്പിക്കും. സഹോദരങ്ങള്‍ ആരെങ്കിലും 
രോഗിയാണെന്നു കണ്ടാല്‍ അവരെ ആശുപത്രിയിലേക്കു കൊണ്ടു 
പോകണമെന്നും താന്‍തന്നെ കൊണ്ടുപോകാമെന്നും ഗുരുവച്ചനോ 
ടു പറയും. ആശുപത്രിയില്‍ പോകാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ മടി കാണി 
ക്കുമ്പോള്‍നവസന്ന്യാസികള്‍ ആരെങ്കിലും രോഗിയായി അഭിനയി 
ക്കുകയാണു പതിവ്‌. രോഗിയെ ചികിത്സിക്കുന്നതിന്‌ താന്‍തന്നെ മുന്‍ 
കൈയെടുത്തിരിക്കും. 


ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഒരു നവസന്ന്യാസിയോടൊപ്പം പതിവു 
പരിശോധനയ്ക്കായി വിമൽജ്യോതി ആശുപത്രിയിലെത്തി. “ഡോക്‌ 





പരിമളം പരത്തിയ പുണ്യഷുമരം | 159 


ടര്‍, എനിക്കു സുഖമാണ്‌. ഇയാള്‍ക്കു സുഖമില്ലെന്നു തോന്നുന്നു. 
ദയവായി പരിശോധിക്കണം.” ഡണ്‍സ്റ്റനച്ചന്‍ ഡോക്ടറോടു പറഞ്ഞു. 
ആശ്രമത്തില്‍ തിരിച്ചെത്തിയതും സുപ്പീരിയറച്ചനോടും ഇതേ വിവ 
രം ആവര്‍ത്തിച്ചു. “അച്ചാ, എനിക്കു സുഖമാണ്‌. എന്റെ കൂടെ വന്ന 
യാള്‍ക്ക്‌ അത്ര സുഖമില്ലെന്നു തോന്നുന്നു.” 


കായികാദ്ധ്വാനം ആത്മീയ പുരോഗതിക്ക്‌ 
കായികാദ്ധ്വാനം ഡണ്‍സ്റ്റനച്ചന്‌ ഒരു ഹരമായിരുന്നു; ആദ്ധ്യാത്മിക 
തയുടെ ഭാഗമായിരുന്നു. തന്റെ ദാരിദ്യജീവിതത്തിന്റെയും പ്രാര്‍ത്ഥ 
നയുടെയും അവിഭാജ്യഭാഗമായി കായികാദ്ധ്വാനത്തെ കരുതി. ജീവി 
തത്തില്‍ സംഘര്‍ഷങ്ങളും പ്രലോഭനങ്ങളും സാധാരണമാണ്‌. അവ 
യെ അതിജീവിക്കുവാന്‍ കായികാദ്ധ്വാനം ഉപകരിക്കുമെന്ന്‌ അച്ചന്‍ 
വിശ്വസിച്ചിരുന്നു. 

എന്തു ജോലിയില്‍ ഏര്‍പ്പെടുന്നതിനും മടിയുണ്ടായിരുന്നില്ല. 
തോട്ടപ്പണിയും തോട്ടിപ്പണിയും പരിസര ശുദ്ധീകരണവും സരളമാ 
യ മനസ്സോടെ ഏറ്റെടുത്തു. ഭവനവും പരിസരവും വൃത്തിയാക്കുക, 
പാത്രം കഴുകുക തുടങ്ങി ആശ്രമസേവയുമായി ബന്ധപ്പെട്ട ജോലി 
കള്‍ അലസതകൊണ്ടോ അശ്രദ്ധകൊണ്ടോ അര്‍ത്ഥികള്‍ ചെയ്യാതി 
രുന്നാല്‍തന്നെ മടി കൂടാതെ അതു നിറവേറ്റും. 

വരന്തരപ്പിള്ളിയില്‍ ഒരു കാലത്ത്‌ “റബ്ബര്‍മൂട്ട”യുടെ ശല്ല്യം ഉണ്ടാ 
യിരുന്നു. രാത്രികളില്‍ അവ പള്ളിയകം മുഴുവന്‍ കീഴടക്കും. ഡണ്‍സ്‌ 
റ്റനച്ചന്‍ ആശ്രമത്തില്‍ പ്രിയോരായിരിക്കെ അതിരാവിലെ എഴുന്നേറ്റു 
പള്ളിമുഴുവന്‍ അടിച്ചു വൃത്തിയാക്കുന്നതു യോഗാര്‍ത്ഥികള്‍ക്ക്‌ ഒരു 
പ്രചോദനമായി. 

പല ദിവസങ്ങളിലും പ്രഭാതഭക്ഷണത്തിനുശേഷം പിക്കാക്സുമെ 
ടുത്ത്‌ അദ്ദേഹം പറമ്പിലേക്കിറങ്ങും. അര്‍ത്ഥികളില്‍ ഒരുവനായി 
തോട്ടത്തില്‍ വേലചെയ്യുന്നതില്‍ വ്യാപൃതനാകും. 83-ാം വയസ്സിലും 
രാവിലെത്തന്നെ തുമ്പയും വെട്ടുകത്തിയുമായി പറമ്പിലേക്ക്‌ ഇറങ്ങു 
ന്ന ഡണ്‍സ്റ്റനച്ചന്‍ 18 തികഞ്ഞ നവസന്ന്യാസികള്‍ക്കു ്രചോദനമാ 
യിരുന്നു. 

സരവണംപട്ടി നവസന്ന്യാസ ഭവനത്തിന്റെ പറമ്പില്‍ മഞ്ഞപ്പാവട്ട 
യും കറുകയും ധാരാളം ഉണ്ടായിരുന്നു. സമയമെടുത്ത്‌ അവ വേരോ 
ടെ പിഴുതെടുക്കുന്നതില്‍ അച്ചന്‍ ക്ഷമ പുലര്‍ത്തി. പറമ്പിലെ മുത്ത 





160 സുതാര്യം സുന്ദരം 


ങ്ങയും കറുകപ്പുല്ലും ആദ്ധ്യാത്മികതയുടെ വിഷയമായി. ആഴത്തിലി 
റങ്ങിയിരിക്കുന്ന അവയുടെ വിത്തും വേരും തൂമ്പ, ഫോര്‍ക്ക്‌, പിക്കാ 
ക്സ്‌ തുടങ്ങിയ പണിയായുധങ്ങല്‍ പ്രയോഗിച്ചു പിഴുതെടുത്തു കള 
യുന്നത്‌ എങ്ങനെയെന്ന്‌ നവസന്ന്യാസികള്‍ക്കു കാണിച്ചുകൊടുക്കു 
മായിരുന്നു. മേൽമണ്ണുമാത്രം വൃത്തിയാക്കിയാല്‍ ആഴത്തില്‍ ഒളിഞ്ഞു 
വളരുന്ന വേരിന്‌ ഒന്നും സംഭവിക്കുന്നില്ല. ജീവിതത്തിന്റെ വിവിധ 
രംഗങ്ങളില്‍ കളകള്‍ പിഴുതെടുത്ത്‌ കറകള്‍ ശുദ്ധീകരിച്ച്‌ വിശുദ്ധിയു 
ടെ കരുത്തുള്ള മുളകള്‍ തളിര്‍ക്കുവാന്‍ നവസന്ന്യാസി സ്വയം ഒരുക്ക 
ണമെന്ന സന്ദേശം തോട്ടപ്പണിക്കിടയിലും നവസന്ന്യാസികള്‍ക്ക്‌ 
അദ്ദേഹം നല്കി. 

ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചനും ഒരു യോഗാര്‍ത്ഥിയുംചേര്‍ന്നു പറമ്പില്‍ 
കപ്പ നട്ടു. രണ്ടു നാള്‍ കഴിഞ്ഞ്‌ അച്ചന്‍ കുറച്ചു ചീരവിത്ത്‌ ബ്രദറിന്റെ 
കൈയില്‍ കൊടുത്തിട്ടു കപ്പത്തോട്ടത്തില്‍ വിതരാന്‍ പറഞ്ഞു. “കപ്പ 
യും ചീരയും എങ്ങനെ ചേര്‍ന്നുപോകും.” സഹോദരനു സംശയം. 
“ഇവിടെ കപ്പകൃഷി ബുദ്ധിമുട്ടാണ്‌. എല്ലാം എലി കൊണ്ടുപോകും. 
അപ്പോള്‍ ചീര നമുക്ക്‌ ഉപകരിക്കും.” ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേര്‍ത്തു. 
“സന്ന്യാസത്തില്‍ ചെറുതിനെ നിലനില്‍പ്പുള്ളു.” പറഞ്ഞതുപോലെ 
കപ്പ മുഴുവന്‍ എലി തിന്നു. ചീരകൃഷി വിജയിച്ചു. 

കായികാദ്ധ്വാനത്തിനു വയ്യാത്ത അവസരത്തിലും ജോലികളില്‍നി 
ന്ന്‌ അദ്ദേഹം മാറിനിന്നില്ല. നടപ്പ്‌ ഇഷ്ടവിഷയമായിരുന്നു. നടന്നുനീ 
ങ്ങുമ്പോള്‍ മുറ്റത്തു കൊഴിഞ്ഞു വീഴുന്ന ഇലകള്‍ പെറുക്കി അകറ്റും. 
തെങ്ങിന്റെ പട്ടയും വിറകുചുള്ളികളും പെറുക്കി അടുക്കളയില്‍ 
എത്തിക്കും. മരങ്ങളില്‍നിന്നു പഴങ്ങള്‍ ശേരിക്കും. അടുക്കളവഴി കട 
ന്നു പോകും. ശേഖരിച്ചവയെല്ലാം സമൂഹത്തിനായി അവിടെ കരുതി 
വയ്ക്കും. പഴം എത്ര ചെറുതായിരുന്നാലും കുറവായിരുന്നാലും തനി 
യെ കഴിക്കാതെ അതു പൊതുവായി അനുഭവിക്കാനുള്ളതാണെന്ന്‌ 
അദ്ദേഹം കരുതി. 

രാവിലെ എല്ലാവരും കപ്പേളയില്‍ എത്തുംമുന്‍പേ, അച്ചന്‍ വന്നെ 
ത്തിയിരിക്കും. ശേഷം ജനലകളെല്ലാം തുറക്കും. രാത്രിയില്‍ പ്രാര്‍ 
ത്ഥന കഴിഞ്ഞു പോകുമ്പോള്‍ എല്ലാ ജനാലകളും അടച്ചോ എന്നു 
പരിശോധിച്ചിട്ടേ പോകാറുള്ളു. സമൂഹത്തിനുവേണ്ടി കൊച്ചുകാര്യ 
ങ്ങള്‍ നിറവേറ്റുന്നതില്‍ അദ്ദേഹം സംതൃപ്തി കണ്ടെത്തി. 





പരിമളം പരത്തിയ പുണ്യഷുമ്രം | 161 


പ്രകൃതി ഒരു അനുഭൂുതിയായ്‌ 
ഫാ. തോമസ്‌ ആച്ചാണ്ടി തന്റെ അനുഭവം വിവരിക്കുന്നു. ഡണ്‍സ്റ്റന 
ച്ചന്‍ അട്ടപ്പാടിയിലായിരിക്കെ കേരളത്തിലെ ഓഷധസസ്യങ്ങളെക്കു 
റിച്ചു പ്രതിപാദിക്കുന്ന ഹോര്‍ട്ടസ്‌ മലബാരിക്കസ്‌ (hortus malabaricus) 
എന്ന 12 വാല്യങ്ങളില്‍ 84000 പുറങ്ങളുള്ള ലത്തീന്‍ ഗ്രന്ഥസമാഹാരം 
ഇംഗ്ലീഷിലേക്കു വിവര്‍ത്തനം ചെയ്യുകയെന്ന കർത്തവ്യത്തിൽ തോമ 
സച്ചന്‍ മുഴുകിയിരിക്കുകയായിരുന്നു. ഡണ്‍സ്റ്റനച്ചനോടൊപ്പം താമ 
സിച്ചുകൊണ്ടാണ്‌ പ്രസ്തുത കൃത്യം നിര്‍വൃഹിച്ചത്‌. 400 വര്‍ഷങ്ങള്‍ 
ക്കുമുമ്പ്‌ പഴയ ലത്തീനിൽ വിരചിതമായ ഗ്രന്ഥസമാഹാരം മൊഴിമാ 
റും നടത്തുക തികച്ചും ്രമകരമായിരുന്നു. പഴയ ലത്തീനിലെ എല്ലാ 
സംശയങ്ങളും തോമസച്ചനു തീര്‍ത്തുകൊടുത്തിരുന്നത്‌ ഡണ്‍സ്റ്റന 
ച്ചനായിരുന്നു. മാത്രമല്ല, തോമസച്ചനെ ഇടയ്ക്കിടെ പറമ്പിലേക്കു 
കൂട്ടിക്കൊണ്ടുപോകും. ചിത്രങ്ങളില്‍ കണ്ട ഈഷധച്ചെടികള്‍ തൊട്ടു 
കാണിച്ച്‌ ഓരോ ചെടിയുടെയും സവിശേഷതകള്‍ വിവരിച്ചുകൊടു 
ക്കും. ചെടികളെയും പൂക്കളെയും അവയുടെ വിശദാംശങ്ങളറിഞ്ഞു 
സ്നേഹിക്കുന്ന ്രകൃതി സ്നേഹിയെയാണ്‌ ഡണ്‍സ്റ്റനച്ചനില്‍ 
കാണാന്‍ കഴിഞ്ഞത്‌. 

യോഗാര്‍ത്ഥികളുടെ റെക്റ്റാറായിരിക്കെ, യാത്രപോയി തിരിച്ചെ 
ത്തുമ്പോള്‍ പലപ്പോഴും കുറെ ചെടികളുമായി വരുമായിരുന്നു. ഈ 
സുന്ദരപ്രപഞ്ചത്തെ കൂടുതല്‍ സുന്ദരമാക്കുന്നതില്‍ സന്തോഷിച്ചു. 

“ഞാന്‍ പലപ്പോഴും സ്കൂളിലേക്കും പള്ളിയിലേക്കും തനിയെ 
പോകും. ചെടികളും മരങ്ങളും പൂക്കളുമൊക്കെ നോക്കിക്കൊണ്ടു 
നടക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഞാന്‍ പള്ളിയിലെത്തും; 
സ്കൂളിലെത്തും.” ഡണ്‍സ്റ്റനച്ചന്‍ പങ്കുവയ്ക്കുന്നു. ചെറുപ്രായം 
മുതല്‍ മരങ്ങളോടും ചെടികളോടും പുക്കളോടും മാനമായി സംസാ 
രിച്ചു ശീലിച്ചവനു വളര്‍ന്നപ്പോള്‍ പ്രകൃതിതന്നെ ഒരു അനുഭൂതിയാ 
യി പകര്‍ന്നു. 1973-77 കാലയളവില്‍ അട്ടപ്പാടിയിലെ ആശ്രമത്തില്‍ 
ഏകനായി കഴിയുമ്പോള്‍ ആ അനുഭൂതി സ്വതന്ത്രമായി ഒഴുകി. 

പറമ്പിലെ കാടു വെട്ടി, പച്ചക്കറികള്‍ കൃഷി ചെയ്തു. ചെടികളും 
മരങ്ങളും നട്ടുപിടിപ്പിച്ചു. പുല്ലു ചെത്തി, വീടും പരിസരവും ശുചിയാ 
ക്കി. പ്രകൃതിയെ ശൂശ്രൂഷിച്ചു. പ്രകൃതിയില്‍ അലിഞ്ഞു ജീവിച്ചു. 
അവിടെ ദൈവത്തെ കണ്ടുമുട്ടി. “അട്ടപ്പാടിയിലെ പ്രകൃതിഭംഗി 
എന്നെ ദൈവത്തിലെക്ക്‌ അടുപ്പിച്ചു. സൂര്യോദയവും സൂര്യാസ്തമയവും 





162 സുതാര്യം സുന്ദരം 


ഞാന്‍ വളരെ ആസ്വദിച്ചു. കുളിരുള്ള പ്രഭാതത്തില്‍ ആകാശത്തു 
കിഴക്കുനിന്നു പടിഞ്ഞാട്ടും പടിഞ്ഞാറുനിന്നു കിഴക്കോട്ടും മെല്ലെമെ 
ല്ലെ തെന്നിനീങ്ങുന്ന വെണ്‍മുകിലുകളുടെ ചന്തം ഞാന്‍ നോക്കി 
നിന്നിട്ടുണ്ട്‌.” അച്ചന്‍ പങ്കുവയ്ക്കുന്നു. 

എല്ലാത്തിലും ദൈവത്തെ കണ്ടു. എല്ലാത്തിനെയും ദൈവത്തില്‍ 
കണ്ടു. അങ്ങനെ ആ ജീവിതം ധന്യമായി. ആത്മനിഷ്ഠവും പ്രപഞ്ച 
ബദ്ധവുമായ ജ്ഞാനാനുഭവമാണിത്‌. ഒന്നിനേയും അള്ളിപ്പിടിക്കാതെ, 
യാതൊന്നിന്റെയും അടിമയാകാതെ തീര്‍ത്തും വിരക്തനും നിഷ്കാ 
മിയുമായ ഡണ്‍സ്റ്റനച്ചന്‍ ജീവിതം യഥാര്‍ത്ഥത്തില്‍ ആസ്വദിച്ചു. 
തികഞ്ഞ ത്യാഗഭാവത്തിലായിരുന്നു ആ ജീവിതാസ്വാദനം. ദിവ്യമായ 
ഉള്‍പ്രചോദനത്തില്‍ പ്രപഞ്ചവസ്തുക്കളെ പ്രേമിക്കുന്ന സര്‍ഗാത്മക 
ഭാവമാണത്‌. 





പരിമളം പരത്തിയ പുണ്വഷുമരം 163 


അയക്കഷകെടുന്നതിനമുളള 
അന്തര്‍ദ്ദാഹം 


ക്രിസ്ത്യാനിയാകുന്നതിനു താത്പര്യം കാണിക്കുന്നവരെ സഭയിലേ 
ക്കു സ്വാഗതം ചെയ്ത്‌, തൊഴിലുകള്‍ പഠിപ്പിച്ച്‌, വിവാഹത്തിനു 
സഹായിച്ച്‌, ക്രിസ്തീയകുടുംബങ്ങള്‍ക്കു രൂപം നല്‍കുന്ന പതിവ്‌ 
പാവറട്ടി കൊവേന്തയില്‍ നിലവിലിരുന്നു. അപ്രകാരമുള്ള പുതിയ 
കുടുംബങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തില്‍ ദ്ൃഡ്പ്പെടുത്തുന്നതിനു 
പാരമ്പര്യമുള്ള കുടുംബങ്ങളെ ഭരമേല്പിക്കുകയാണു പതിവ്‌. അപ്ര 
കാരം തങ്ങളെ ഏല്പിച്ചിരുന്ന യസേപ്പിന്റെ കുടുംബത്തെ ഒലക്കേ 
ങ്കില്‍ കുടുംബം സ്വന്തം പറമ്പില്‍ വീടിന്‌ അടുത്തുതന്നെ താമസിപ്പി 
ച്ചു. ഒലക്കേങ്കില്‍ കുടുംബത്തില്‍ അയാള്‍ക്കു പൂര്‍ണ്ണസ്വാതന്ത്ര്യമു 
ണ്ടായിരുന്നു. 

ഇട്ടുപ്പുണ്ണിയുടെ അപ്പന്‍ രാത്രി നേരങ്ങളില്‍ മണലില്‍ എഴുതി 
ക്കൊടുത്തു യയസേപ്പിനെ എഴുത്തു പഠിപ്പിച്ചു. കുടുംബത്തിലെ കുട്ടി 
കളെല്ലാവരും അയാളെ പേരാണു വിളിച്ചിരുന്നത്‌. പിന്നീട്‌ മാതാപി 
താക്കള്‍ നിഷ്കര്‍ഷിച്ചതനുസരിച്ച്‌ 'യയസേപ്പു ചേട്ടന്‍” എന്നുതന്നെ 
എല്ലാവരും വിളിക്കാന്‍ തുടങ്ങി. യയസേപ്പിന്റെ മൂത്തമകള്‍ ഇട്ടൂപ്പു 
ണ്ണിയോടൊപ്പമാണ്‌ ആദ്യകുര്‍ബാന സ്വീകരിച്ചത്‌. പരിപാടിയുടെ 
തലേനാളില്‍ ഇരുവര്‍ക്കുമായി കടലാസുമുടി അപ്പന്‍തന്നെ രാത്രി 
ഉറക്കമിളച്ച്‌ ഒരുക്കിയെടുത്തു. ഡണ്‍സ്റ്റനച്ചന്‍ അനുസ്മരിക്കുന്നു, 
“ഞങ്ങളുടെ കുടുംബ ചൈതന്യം അവന്‍ സ്വന്തമാക്കിയിരുന്നു. അത്‌ 
ഞങ്ങളുടെ കുടുംബത്തിലെ വേദ്രപചാരരംഗമായിരുന്നു.” 

ഇതു കൂടാതെ ജൂണ്‍ മാസാവസാനം തിരുഹൃദയ വണക്കമാസം 
ഘോഷിക്കുന്ന ദിവസം 12 കുട്ടികളെ ക്ഷണിച്ചുവരുത്തി അപ്പന്‍ അവ 
രെ വേദപാഠത്തില്‍ പരീക്ഷിക്കുകയും ഉപദേശിക്കുകയും പ്രാര്‍ത്ഥന 
കള്‍ക്കുശേഷം അവര്‍ക്കു ഭക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്നു. 
ഈ കുടുംബ പശ്ചാത്തലം ദൂരദേശത്തില്‍ ഒരു മിഷനറിയാകാനു 
ള്ള ദാഹം ഇട്ടൂപ്പുണ്ണിയില്‍ പകര്‍ന്നു. 





164 സുതാര്യം സുന്ദരം 


ആദ്യകുര്‍ബാന സ്വീകരിച്ചതിനു അടുത്ത കാലങ്ങളില്‍ വിദൂരങ്ങ 
ളിലേക്കു മിഷനറിയായി തന്നെ അയയ്ക്കണമെന്ന ആഗ്രഹം ഇട്ടൂപ്പു 
ണ്ണി പ്രാര്‍ത്ഥനയുടെ ഭാഗമാക്കി. “നാടുവിട്ട്‌ അന്യനാടുകളില്‍ 
പോയി കഴിയുമെങ്കില്‍ മരണംവരെ ജോലി ചെയ്യണം.” അന്യനാട്‌ 
എന്നാല്‍ പേര്‍ഷ്യയുടെയും അറേബിയായുടെയും ഭാഗങ്ങളാണ്‌ 
അവന്റെ ഓര്‍മ്മയില്‍ ഉണ്ടായിരുന്നത്‌. അറബിക്കടലിനപ്പുറം എന്നാ 
ണു ചിന്തിച്ചിരുന്നത്‌. 

കുടുംബത്തില്‍നിന്നു ലഭിച്ച ചൈതന്യമനുസരിച്ച്‌ ഇതര മതസ്ത 
രായ സഹോദരങ്ങളില്‍ പ്രകടമാകുന്ന ക്രിസ്തുസ്നേഹത്തിന്റെ അട 
യാളങ്ങളോട്‌ അനുകൂലമായി പ്രതികരിക്കുന്നതിനു തന്റെ ജീവിത 
ത്തിലുടനീളം ഡണ്‍സ്റ്റനച്ചന്‍ ശ്രദ്ധിച്ചിരുന്നു. 


അംബികാപുരിലേക്ക്‌... 
കേരളത്തിനുപുറത്ത്‌ ആദ്യമായി സി.എം.ഐ. സഭാംഗങ്ങള്‍ പ്രേഷി 
തപ്രവര്‍ത്തനത്തിനു വിളിക്കപ്പെട്ടത്‌ അംബികാപൂര്‍ മിഷനിലേക്കായി 
രുന്നു. അവിടെക്കു പോകാന്‍ തയ്യാറായിവന്ന മൂന്നു പേരില്‍ ഒരാള്‍ 
ഡണ്‍സ്റ്റനച്ചനായിരുന്നു. എന്നാല്‍ ആ ആഗ്രഹം നിറവേറിയില്ല. 
അദ്ദേഹം വിവരിക്കുന്നു, 

“ഞാന്‍ പട്ടമേറ്റിട്ട ഏതാനും വര്‍ഷങ്ങള്‍ കഴിഞ്ഞ്‌ അംബികാപൂര്‍ 
മിഷനിലേക്കു പോകാന്‍ ഒരുങ്ങിയിരിക്കയായിരുന്നു. സഭയുടെ 
പ്രവര്‍ത്തനങ്ങള്‍ക്കു വേണ്ട്രത അച്ചന്മാരില്ലാത്തതിനാല്‍ അംബികാ 
പൂരില്‍ ചെന്നശേഷം കൂടുതല്‍ സഹോദരന്മാരെ പരിശീലിപ്പിച്ചെടു 
ക്കണമെന്നു വിചാരിച്ചിരുന്നു. സാഹചര്യങ്ങളുടെ നിര്‍ബന്ധം മൂലം 
അംബികാപൂരില്‍ ചെയ്യാന്‍ വിചാരിച്ചത്‌ ഇവിടെ തന്നെ നടത്തേണ്ടി 
വന്നു. അങ്ങനെ മൂന്നു മാസത്തിലധികം സഹോദരന്മാരുടെ ഗുരുവാ 
യി ജോലിനോക്കി. അതിനു മുന്‍പ്‌ ദേവമാതാ പ്രവിശ്യയില്‍ സഹോ 
ദരന്മാര്‍ക്കു ക്രമപ്രകാരമുള്ള പരിശീലനം ഇല്ലായിരുന്നു. അംബികാ 
പൂരിനു പോകാനിരുന്ന എന്നെ പിടിച്ചു യോഗാര്‍ത്ഥികളുടെ ഗുരുവാ 
ക്കി. 1956-ലാണ്‌ അതു നടന്നത്‌. ഒരു വര്‍ഷത്തേക്കാണ്‌ എന്നു പറ 
ഞ്ഞിരുന്നെങ്കിലും നിയമനം നീണ്ടു പോയി.” 


അട്ടപ്പാടിയില്‍ സ്വപ്നസാക്ഷാത്കാരം 
ടപ്പ്‌ 


അട്ടപ്പാടിയിലെ പാക്കുളത്ത്‌ 1968-ല്‍ സെന്റ്‌ ജോസഫ്സ്‌ ഭവന്‍ സ്ഥാ 
പിതമായി. ആദ്യത്തെ നാലു വര്‍ഷങ്ങളില്‍ നാലു പേര്‍ ഭവനാധികാ 





അയക്കഹെടുന്നതിനുള്ള അന്തര്‍ദ്ദാഹം | 165 


രികളായി മാറി മാറി ചുമതലയേറ്റു. ജീവിത സാഹചര്യങ്ങളുടെയും 
യാത്രാസാകര്യങ്ങളുടെയും പരാധീനതകള്‍ പൊതുവെ അട്ടപ്പാടിയി 
ലേക്കു ചെല്ലുന്നതിനു സഭാംഗങ്ങളെ വിമുഖരാക്കി. അവിടെ ഭവനാം 
ഗങ്ങളായി ചെന്നവര്‍ തിരിച്ചുപോരുന്നതിന്‌ തിടുക്കം കൂട്ടി. 1973 വരെ 
തൃശൂര്‍ ദേവമാതാ പ്രവിശ്യാ ഭവനത്തിന്റെ സുപ്പീരിയറായിരുന്ന ഡണ്‍ 
സ്റ്റനച്ചന്‌ ആര്‍ക്കും പോകാന്‍ ഇഷ്ടമില്ലാത്ത അട്ടപ്പാടിയിലേക്കു 
കുറി വീണപ്പോള്‍ അദ്ദേഹത്തിന്റെ ഹൃദയം സന്തുഷ്ടികൊണ്ടു നിറ 
ഞ്ഞു. അത്യാനന്ദത്തോടെ അതിനു സമ്മതം നല്കി. ആവേശത്തോ 
ടെ യാത്രയായി. താന്‍ നാളുകളായി കൊതിച്ചിരുന്ന മിഷന്‍ അനുഭ 
വം കരഗതമായെന്ന്‌ അദ്ദേഹം കരുതി. 

അട്ടപ്പാടിയിലെത്തിയ ഡണ്‍സ്റ്റനച്ചന്‍ അവിടത്തെ ജനത്തിന്റെ 
ശുശ്രൂഷയ്ക്കായി തന്നെത്തന്നെ മുഴുവനായി സമര്‍പ്പിച്ചു. എന്നും 
എവിടെയും ഇടവകവൈദികര്‍ക്ക്‌ ആവശ്യപ്പെടുമ്പോഴെല്ലാം ത്യാഗ 
പൂര്‍വ്വം ഓടിയെത്തുന്ന ബഹുമാന്യനായ സഹായിയായിരുന്നു അദ്ദേ 
ഹം. അട്ടപ്പാടിയിലും പ്രദേശത്തെ ഇടവകപ്പള്ളികളില്‍ ദിവ്യബലിയര്‍ 
പ്പിക്കുന്നതിനു കാല്‍നടയായി യാത്ര ചെയ്തു. അഞ്ചു മാസം താവ 
ളം, ജെല്ലിപ്പാറ ഇടവകകളില്‍ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 
താവളത്തു കുര്‍ബാന ചൊല്ലി വഴിമാര്‍ഗ്ഗം ജെല്ലിപ്പാറയില്‍ എത്തിച്ചേ 
രാന്‍ കൂടുതല്‍ സമയമെടുക്കുമെന്നതിനാല്‍ മല കയറിയിറങ്ങിയാണു 
ലക്ഷ്യസ്ഥാനത്ത്‌ എത്തിയിരുന്നത്‌. അന്ന്‌ അട്ടപ്പാടിയില്‍ താവളം 
പള്ളിയില്‍ മാത്രമേ അച്ചനും സ്ഥിരം കുര്‍ബാനയും ഉണ്ടായിരുന്നു 
ള്ളു. പല ദിവസങ്ങളില്‍ അച്ചന്‍ കോട്ടത്തറ മഠത്തില്‍ കുര്‍ബാനയും 
കുമ്പസാരവും നടത്തിയിരുന്നു. യാത്രാസയകര്യം വളരെ കുറവായി 
രുന്നു. പാക്കുളത്തുനിന്നു കോട്ടത്തറയ്ക്കുള്ള 15 കി.മീ. ദൂരം ചെരുപ്പി 
ല്ലാതെ കാല്‍നടയായി അദ്ദേഹം യാത്ര ചെയ്തു. യാത്രയ്ക്കിടയില്‍ 
ബസ്സ്‌ കിട്ടിയാലായി. 

ആശ്രമത്തിന്‌ അടുത്തുള്ള ആദിവാസി രരായ ഒസ്തിയൂരിലേ 
ക്കു കടന്നുചെന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ ആദിവാസികളുമായി ഇടപഴകി. 
ആദിവാസികളുടെ “ന്യായം പേശല്‍” യോഗങ്ങള്‍ ഈരിലും ആശ്രമ 
ത്തിലും നടത്തി. സമ്പാദ്യശീലം തെല്ലുമില്ലാത്ത ആദിവാസികള്‍ക്ക്‌ 
ലഘുനിക്ഷേപ പദ്ധതി തുടങ്ങി. 

അട്ടപ്പാടിയിലെ ജീവിതപശ്ചാത്തലത്തില്‍ തന്റെ ജീവിതത്തെ അ 
നുഭൂതിയെന്ന്‌ അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ദൈവബന്ധവും മനുഷ്യ 





166 സുതാര്യം സുന്ദരം 


ബന്ധവും ആയിരുന്നു ആ രണ്ട്‌ അനുഭൂതികള്‍. ഒന്നാമത്തെ അനുഭൂ 
തി ദൈവവുമായിട്ട്‌. അട്ടപ്പാടിയിലെ പ്രകൃതിഭംഗി തന്നെ ദൈവത്തി 
ലേക്ക്‌ അടുപ്പിച്ചു. 

“രണ്ടാമത്തെ അനുഭൂതി മനുഷ്യനുമായിട്ട. ആദിവാസികളുമായി 
വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ടായി. അവര്‍ക്കുവേണ്ടിയാണ്‌ ഞാന്‍ 
ജീവിക്കുന്നതെന്ന ചിന്തയുണ്ടായി. ആദിവാസികളുമായുള്ള ബന്ധം 
എന്റെ പ്രാര്‍ത്ഥനാജീവിതത്തില്‍ പ്രതിഫലിച്ചു. എന്റെ പ്രാര്‍ത്ഥനയി 
ലെല്ലാം ഞാനവരെ കണ്ടു. പ. കുര്‍ബ്ബാനയിലെ, “....നീ മാത്രം യഥാര്‍ 
ത്ഥപിതാവായ ദൈവമാകുന്നുവെന്നും നിന്റെ പ്രിയ പുത്രനായ ഈ 
ശോമിശിഹായെ അയച്ചുവെന്നും... കത്തോലിക്കാ സഭയുടെ സന്താ 
നങ്ങളായിത്തീര്‍ന്ന എല്ലാവര്‍ക്കും ആവശ്യകമായ വിശുദ്ധിയുടെ മാര്‍ 
ഗ്ഗം കാണിച്ചു തന്നുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാന്‍ ഇടയാക 
ട്ടെ എന്ന നാലാം പ്രണാമജപത്തിലെ പ്രാര്‍ത്ഥനാഭാഗം വളരെയധി 
കം ചിന്തയ്ക്കും ധ്യാനത്തിനും വിഷയമായി.” 

കത്തോലിക്കാ സഭയുടെ സന്താനമായ തനിക്ക്‌ ആവശ്യമായ 
വിശുദ്ധിയുടെ മാര്‍ഗ്ഗം മിശിഹാ കാണിച്ചുതന്നുവെന്ന്‌ എല്ലാ മനുഷ്യ 
രും അറിയത്തക്കവിധം ജീവിക്കുന്നതിനുള്ള ഒരു ശക്തമായ പ്രേര 
ണ അക്കാലത്ത്‌ അദ്ദേഹത്തിനുണ്ടായി. അപ്രകാരം ജീവിക്കാത്ത 
കത്തോലിക്കാ സഭാസന്താനങ്ങളുടെ സാന്നിദ്ധ്യം മറ്റുള്ളവരുടെ 
മാനസാന്തരത്തിന്‌ ഒരു തടസ്സമായി അദ്ദേഹം കണ്ടു. തന്റെ വിശുദ്ധ 
മായ ജീവിതത്തിലൂടെ ദൈവപിതാവിനെക്കുറിച്ചും കത്തോലിക്കാസ 
ഭയുടെ സന്താനങ്ങള്‍ക്കു ലഭിക്കുന്ന വിശുദ്ധിയുടെ മാര്‍ഗത്തെക്കുറി 
ച്ചും മറ്റുള്ളവര്‍ അറിയണമെന്നു തീരുമാനമെടുത്തു. 

അതുകൊണ്ടുതന്നെ ആദിവാസികള്‍ക്കിടയില്‍ വിശ്വാസ്ൃതയോ 
ടെ ജീവിതം നയിക്കുന്നതിനു ഡണ്‍സ്റ്റനച്ചനു സാധിച്ചു. പണം ദാന 
മായും കടമായും ആവശ്യപ്പെട്ടുകൊണ്ട്‌ തന്നെ സമീപിച്ചിരുന്നവരോ 
ടു പണം ഇല്ലായെന്നു പറഞ്ഞു. അതു സത്യവുമായിരുന്നു. എന്നാല്‍ 
ആരംഭത്തില്‍ ആരും അതു വിശ്വസിച്ചില്ല. ഒരിക്കല്‍ ഒരാള്‍ക്കു പണം 
നിരസിച്ചപ്പോള്‍ അയാള്‍ കുപിതനായി അച്ചനു നേരെ 50 പൈസ 
നീട്ടിയിട്ടു പറഞ്ഞു, “പൈസാ ഇല്ലേ? എന്നാ എടുത്തോ.” എന്നാല്‍ 
ഡണ്‍സ്റ്റനച്ചന്റെ ജീവതചര്യ അടുത്തറിഞ്ഞപ്പോള്‍ ജനം വിശ്വസി 
ക്കാന്‍ തുടങ്ങി. ജനങ്ങളുടെ ഇടയില്‍ വളരെ സ്വീകാര്യതയും വിശ്വാ 
സൃതയും ഉണ്ടായി. ദരിദ്രനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതില്‍ 
അദ്ദേഹം അത്രമേല്‍ വിജയം വരിച്ചുകഴിഞ്ഞിരുന്നു. 





അയക്കപെടുന്നതിനുള്ള അന്ര്‍ദ്ദാഹം | 167 


ഒരിക്കല്‍ യാത്രയില്‍ ബസുകൂലി എടുക്കുവാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ 
മറന്നു. കണ്ടക്റ്റര്‍ ടിക്കറ്റുമായി സമീപിച്ചപ്പോഴാണ്‌ താന്‍ പണമെടു 
ത്തിട്ടില്ല എന്ന്‌ അദ്ദേഹം ബോധവാനായത്‌. “ഞാന്‍ മറന്നുപോയി. 
അടുത്ത ദിവസം തരാം.” കണ്ടക്റ്റര്‍ “പാവം സാമീ, നല്ല സാമീ” 
എന്നു പറഞ്ഞ്‌ അച്ചന്റെ അനുഗ്രഹം വാങ്ങി. 

നാലു വര്‍ഷം നീണ്ട സേവനത്തിനുശേഷം ഡണ്‍സ്റ്റനച്ചന്‍ അട്ട 
പ്പാടിയോട്‌ വിടപറഞ്ഞപ്പോള്‍ ഒസ്തിയൂരുകാര്‍ വളരെ ആഘോഷമാ 
യ യാത്രയയപ്പു നല്കി. അച്ചന്‍ അവര്‍ക്കുവേണ്ടി ചെയ്ത സ്നേഹ 
സേവനങ്ങളെക്കുറിച്ച്‌ പാട്ടും നൃത്തവുമായി ഉള്ളുതുറന്നു സംസാരി 
ച്ചു. യാത്രയയപ്പിനോടനുബന്ധിച്ചു പ്രധാന റോഡില്‍നിന്ന്‌ ആശ്രമം 
വരെ കാര്‍ വരത്തക്ക രീതിയില്‍ വഴി നന്നാക്കുന്നതിന്‌ ആദിവാസി 
കള്‍ തയ്യാറായി. 

തന്റെ ജീവിതത്തില്‍ ഏറ്റവും കൂടുതല്‍ ആസ്വദിച്ച കാലഘട്ടമേതാ 
ണെന്ന്‌ ചോദിച്ചാല്‍ ഡണ്‍സ്റ്റനച്ചന്‍ പറയും, അട്ടപ്പാടിയിലെ ജീവി 
തമാണെന്ന്‌. 


നാഥാ, അയച്ചാലും... 
കെനിയയില്‍ മിഷനറിയായിരുന്ന പോള്‍സന്‍ കണ്ണനായ്ക്കലച്ചന്‍ 
തന്റെ മിഷന്‍ അനുഭവം പങ്കുവച്ചപ്പോള്‍ കെനിയായിലേക്കു കടന്നു 
ചെല്ലാനും ഡണ്‍സ്റ്റനച്ചന്‍ ആഗ്രഹം പ്രകടിപ്പിച്ചു. കെനിയയില്‍ 
വിവിധ ശുശ്രൂഷകളില്‍ മുഴുകിയിരിക്കുന്ന മിഷനറിമാര്‍ക്കുവേണ്ടി പ്രാര്‍ 
ത്ഥിക്കുന്നതിനും കെനിയന്‍ മക്കളുടെ കുമ്പസാരം കേള്‍ക്കുന്നതിനു 
മുള്ള മനസ്സ്‌ വെളിപ്പെടുത്തി. 

ഒരിക്കല്‍ സാഗാര്‍ രൂപതാദ്ധ്യക്ഷന്‍ മാര്‍ പാസ്റ്റര്‍ നീലങ്കാവില്‍ 
തന്റെ രൂപതയിലെ വൈദികര്‍ക്കും സന്ന്യാസികള്‍ക്കും ആദ്ധ്യാത്മി 
ക നിയന്താവിനെ ആവശ്യമെന്നുകണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്റെ സഹായം 
തേടി. അച്ചന്‍ ഉടനടി അതിനു തയ്യാറായെങ്കിലും സാഹചര്യം അതി 
ന്‌ അനുവദിച്ചില്ല. 


വിശുദ്ധപദത്തിന്റെ പ്രേഷിതമാനം 

വിശുദ്ധനായിത്തീരുകയെന്നത്‌ അഞ്ചുവയസുമുതല്‍ ഇട്ടൂപ്പുണ്ണിയുടെ 
ആന്തരിക ദാഹമായിരുന്നു. ലോകത്തിന്റെ സ്തുതി നേടുന്നതിനുള്ള 
പ്രേരണകളില്‍നിന്നു തികച്ചും പരിശുദ്ധമായ ദൈവനിയോഗമായി 
വിശുദ്ധിയിലേക്കുള്ള യാത്ര ക്രമാനുഗതമായി പരിണമിച്ചു. സ്വരാജ്യ 





168 സുതാര്യം സുന്ദരം 


സ്നേഹമാണല്ലോ വിശുദ്ധനാകുന്നതിനുള്ള ആദ്യരപചോദനം. അതേ 
ക്കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറയുന്നു, “ഇന്ത്യക്ക്‌ അവളുടെ ഒരു വിശു 
ദ്ധന്‍ ഈ ആധുനികകാലത്ത്‌ ഉണ്ടാകണമെന്നു ഞാന്‍ അതിയായി 
ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ മാനസാന്തരം അതിനെ ആശ്രയിച്ചിരി 
ക്കുന്നു എന്നു ഞാന്‍ കരുതി. വിശ്വാസത്തിന്റെ മഹത്വവും കഴിവുക 
ളും ലോകം തിരിച്ചറിയണം. ഏഴുവയസ്സു മുതല്‍ മരണംവരെ മാത്യഭൂ 
മിക്കുവേണ്ടി ത്യാഗങ്ങള്‍ അനുഷ്ഠിക്കാന്‍, ജീവിതമര്‍പ്പിക്കാന്‍ പ്രേര 
ണ നല്കുന്നതിനു കത്തോലിക്ക വിശ്വാസത്തിനു കഴിവുണ്ടെന്നു 
ലോകം മനസ്സിലാക്കട്ടെ. ദൈവം തന്റെ മഹത്വം ഇന്ത്യയില്‍ വെളിപ്പെ 
ടുത്തുന്നതിനായി ഇടവരട്ടെ. ഇന്ത്യയിലെ ലക്ഷോപലക്ഷങ്ങള്‍ക്കു 
ഞാന്‍ അങ്ങയെ കാണിച്ചുകൊടുക്കും.” 





അയക്കടെടുന്നതിനുള്ള അന്തര്‍ദ്ദാഹം 169 


12 


വീിവേചനബമുദ്ധിയമുളള 
ദൈവവിളി പ്രേഷിതന്‍ 


ദൈവവിളി പ്രോത്സാഹനം ഡണ്‍സ്റ്റനച്ചന അതിപ്രിയങ്കര വിഷയ 
മായിരുന്നു. തന്റെ സന്ന്യാസജീവിതത്തില്‍ ഉടനീളം ദൈവവിളിയു 
ള്ള യുവാക്കളെ കണ്ടെത്തി അവരിലെ വിളിയെ പ്രോത്സാഹിപ്പിക്കു 
ന്നതു മഹത്തായൊരു കര്‍ത്തവ്യമായി കരുതി. വിശാലമായ കാഴ്ച 
പ്പാടുകള്‍ അച്ചന്റെ പ്രവര്‍ത്തനത്തിനു പ്രേരകമായി. താന്‍ അംഗമാ 
യിരിക്കുന്ന സി.എംഐ. സഭയിലേക്ക്‌ അര്‍ത്ഥികളെ ആനയിക്കുക 
യെന്ന കുറഞ്ഞ പരിധിയിലുള്ള ദര്‍ശനമല്ല, മറിച്ച്‌, ദൈവവിളികളുടെ 
പരിപോഷണത്തില്‍ വിശാലമായ ലക്ഷ്യം അച്ചനെ നയിച്ചു. നാമെ 
ല്ലാവരും തിരുസഭയുടെതാണെന്നും എല്ലാ ദൈവവിളികളും തിരുസ 
ഭയ്ക്കു വേണ്ടിയാണെന്നും സ്വന്തം ദൈവവിളി കണ്ടെത്തി സ്വീകരി 
ക്കുവാന്‍ വ്യക്തികളെ പ്രാപ്തരാക്കുകയെന്നതാണു നമ്മുടെ കടമ 
യെന്നും അതുവഴി തിരുസഭ വളരുകയാണെന്നുമുള്ള വിശാലകാഴ്ച 
പ്പാടില്‍ മുന്നേറി. അതുകൊണ്ടുതന്നെ തന്റെ അജപാലനധര്‍മ്മ നിര്‍ 
വൃഹണത്തിനിടയില്‍ കണ്ടുമുട്ടി, പല മാസങ്ങള്‍, വര്‍ഷങ്ങള്‍ നീണ്ട 
ബന്ധത്തിലൂടെ വളര്‍ത്തിയെടുത്തവര്‍ മറ്റു സഭകളിലേക്കോ രൂപതക 
ളിലേക്കോ ചേക്കേറുന്നതു കണ്ടപ്പോള്‍ അദ്ദേഹമൊരിക്കലും പരിത 
പിച്ചില്ല. തന്റെ അദ്ധ്വാനം തിരുസഭാതരുവിനു വളമായിത്തീരുമെന്ന്‌ 
അദ്ദേഹം വിശ്വസിച്ചു. 

സന്ന്യാസ സഭയുടെ ബലം അതിന്റെ അംഗബലമാണെന്ന വിചാ 
രം വെറും മിഥ്യാധാരണയാണെന്നു ഡണ്‍സ്റ്റനച്ചന്‍ വിശ്വസിക്കുന്നു. 
ആദ്യകാലങ്ങളില്‍ സഭയില്‍ ചേരാന്‍ ആഗ്രഹിച്ചുവന്ന പലരേയും 
തിരിച്ചയച്ചയക്കുകയാണ്‌ ചെയ്തിരുന്നത്‌. സന്ന്യാസ സഭയില്‍ 
അംഗമാകുക എന്നത്‌ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാ 
ലിന്ന്‌ ആളെക്കൂട്ടുകയെന്ന ലക്ഷ്യത്തോടെ “ദൈവവിളി പരിപോഷ 
ണം” എന്ന പേരില്‍ അര്‍ത്ഥികളെ തേടിപ്പോകുന്നതില്‍ അമിത വ്യഗ്രത 





170 സുതാര്യം സുന്ദരം 


കാണിക്കുന്നത്‌ അനാരോഗ്യകര പ്രവണതയായി അച്ചന്‍ വിലയിരു 
ത്തുന്നു. 


എല്ലാ ദൈവവിളികളും മഹനീയം 
ഡണ്‍സ്റ്റനച്ചന്‍ ചെറുപ്പംമുതലേ വി. തോമസ്‌ മൂറില്‍ തന്റെ മാതൃകാ 
പുരുഷനെ കണ്ടു. ഒരു സന്ന്യാസിയോ വൈദികനോ ആകുന്നതിനെ 
ക്കാള്‍ ഉത്തമ കത്തോലിക്കനാകുന്നതാണ്‌ പ്രഥമ്രപധാനമെന്നു 
വിശുദ്ധനില്‍നിന്നു മനസ്സിലാക്കി. മോശം സന്ന്യാസിയാകുന്നതിനേ 
ക്കാള്‍ നല്ലൊരു കത്തോലിക്കനാകുന്നതാണു രക്ഷാകരം എന്നത്‌ 
തോമസ്‌ മൂറിന്റെ ആദര്‍ശമായിരുന്നല്ലോ. അതുകൊണ്ടുതന്നെ അര്‍ 
ത്ഥികള്‍ക്കു കൊടുക്കുന്ന പരിശീലനം ആദ്യമായി നല്ല കത്തോലി 
ക്കന്‍ ആകാനുള്ളതായിരിക്കണമെന്നു ഡണ്‍സ്റ്റനച്ചന്‍ വിശ്വസിച്ചു. 
അവരില്‍ ഈ വിശ്വാസം ഉറപ്പിക്കുന്നതിനു പരിശ്രമിച്ചു. സഭയില്‍ (വ 
തം ചെയ്യുന്നതിലോ ഒരു വൈദികനാകുന്നതിലോ അല്ല നാമെല്ലാവ 
രും സ്വര്‍ഗ്ഗത്തില്‍ ഒന്നിക്കുന്നതാണു പരമ്രധാനമെന്നു തന്റെ ഉപദേ 
ശങ്ങളില്‍ ഈന്നിപ്പറഞ്ഞു. 

സഭയില്‍ ആത്മായരുടെ കടമകളെക്കുറിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ വളരെ 
ബോധവാനായിരുന്നു. ഇംഗ്ലണ്ടിലെ സഭയില്‍ കര്‍ദ്ദിനാളിനും വൈദി 
കര്‍ക്കും വഴിതെറ്റിയപ്പോള്‍ സഭാമൂല്യങ്ങളുടെ സംരക്ഷകനായി രംഗ 
ത്തു വന്നത്‌ ആത്മായനായ തോമസ്‌ മൂര്‍ ആയിരുന്നല്ലോ. സെമിനരി 
യോടു വിടപറയുന്നവര്‍ ഉത്തമരായ ആത്മായരായി സഭയ്ക്കു മുതല്‍ 
ക്കൂട്ടായിത്തീരണമെന്ന്‌ അദ്ദേഹം ആഗ്രഹിച്ചു. “നല്ല കുട്ടിയായിരുന്നു. 
വീട്ടില്‍ പോയി. കുളിപ്പിച്ചു കുളിപ്പിച്ചു കുട്ടിയില്ലാതായല്ലോ.” താന്‍ 
നിറഞ്ഞ പ്രതീക്ഷ അര്‍പ്പിച്ചിരുന്ന അര്‍ത്ഥികളില്‍ ഒരാള്‍ സെമിനരി 
യില്‍നിന്നു പിന്‍വാങ്ങിയപ്പോള്‍ പരിശീലകനില്‍ നിന്നുണ്ടായ നഷ്ട 
ബോധത്തോടെയുള്ള പ്രതികരണമാണിത്‌. “നല്ല കുട്ടികള്‍ വീട്ടിലും 
വേണ്ടേ? കുളിപ്പിച്ചു കുളിപ്പിച്ചു നല്ല കുട്ടപ്പനാക്കി വീട്ടിലേക്കു പറഞ്ഞ 
യച്ചുവെന്നു കരുതിയാല്‍ മതി.” പരിതപിച്ചവന്‍ അച്ചന്റെ ആശ്വാസവ 
ചനം. 

തന്റെ ജയേഷ്ഠസഹോദരന്റെ മകന്‍ ജോണ്‍ മരിയ വിയാനി വൈദി 
കനാകണമെന്ന്‌ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോള്‍ സി.എംഐ. സഭയില്‍ 
ചേരുന്നതിനു ഇളയപ്പനായ ഡണ്‍സ്റ്റനച്ചന്‍ പ്രേരണ നല്‍കിയില്ല. 
പകരം ആത്മാവിന്റെ പ്രചോദനങ്ങള്‍ക്ക്‌ അനുസരണം തീരുമാനമെ 
ടുക്കാന്‍ സ്വാതന്ത്ര്യം നല്കി. 





വിവേചനബുദ്ധിയുളള ദൈവവിളി പ്രേഷിതന്‍ | 171 


സി.എം.ഐ. സഭയില്‍ ബ്രദേഴ്‌സ്‌ യൂണിറ്റിന്റെ അദ്ധ്യാത്മിക മാര്‍ 
ഗ്ൃനിര്‍ദ്ദേശകനായി നിയമിതനായതു ഡണ്‍സ്റ്റനച്ചനാണ്‌ (1991-93). 
സഹോദരസമൂഹം വളര്‍ന്നു വികസിക്കാനുള്ള അനുകൂലസാഹചര്യം 
സൃഷ്ടിക്കുന്നതിന്‌ അദ്ദേഹം ആത്മാര്‍ത്ഥമായ സഹകരണം നല്‍കി. 
യൂണിറ്റിലേക്ക്‌ അര്‍ത്ഥികളായി വരുന്നവരെ സ്വീകരിച്ച്‌ പിതൃഹൃദയ 
ത്തോടെ ആതിഥ്യമരുളി. സഹോദരന്മാര്‍ ഓരോ പ്രസ്ഥാനവും സ്ഥാ 
പനവും തുടങ്ങുമ്പോഴും അദ്ദേഹം സന്തോഷിച്ചു. 

1985-ല്‍ മലബാര്‍ മിഷനറി ബ്രദേഴ്‌സിന്റെ പോസ്റ്റുലന്‍സ്‌ ഹന 
സായ പട്ടിക്കാടുള്ള ജ്യോതി ആശ്രമത്തിന്റെ സുപ്പീരിയറായിരുന്നു 
ഡണ്‍സ്റ്റനച്ചന്റെ ജ്യേഷ്ഠന്റെ മകന്‍ ബ്ര. സാവിയോ. ബ്രദറിന്റെ 
ആഗ്രഹമനുസരിച്ചു പോസ്റ്റുലന്‍സിന്‌ ഉപദേശം നല്‍കുന്നതിനും 
വ്യക്തിപരമായി നേരില്‍ കണ്ടു സംസാരിക്കുന്നതിനുമായി അച്ചന്‍ 
ഇടയ്ക്കിടെ ഭവനം സന്ദര്‍ശിച്ചിരുന്നു. ബ്രദര്‍ എഴുതുന്നു, “അച്ചന്‍ 
വരുന്നതു കുട്ടികള്‍ക്കു വളരെ സന്തോഷമാണ്‌. അവരെല്ലാവരും 
അദ്ദേഹത്തിന്റെ വരവിനു കാത്തിരിക്കും. സ്വന്തം ഹൃദയ രഹസ്യങ്ങ 
ളെല്ലാം അവര്‍ അച്ചനുമായി പങ്കുവയ്ക്കും. ആ കുട്ടികള്‍ പലരും 
നിത്യര്വത വാഗ്ദാനം കഴിഞ്ഞു വിവിധ ആശ്രമങ്ങളില്‍ പ്രവര്‍ത്തിക്കു 
ന്നു. അച്ചന്‍ കൊടുത്ത ഉപദേശം ഒരിക്കലും മറന്നിട്ടില്ല എന്ന്‌ അവര്‍ 
പറയാറുണ്ട്‌. എം.എം.ബി. സഭയ്ക്കു ഡണ്‍സ്റ്റനച്ചനെ ഒരിക്കലും മറക്കാന്‍ 
കഴിയില്ല.” 


വിവേചനയെന്ന സവിശേഷസിദ്ധി 

താനുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെയും അനുഭവങ്ങളെയും സൂക്ഷ്‌ 
മമായി നിരീക്ഷിച്ചറിഞ്ഞു വസ്തുതകളുടെ വിവിധവശങ്ങളെ വിശക 
ലനം ചെയ്തു സ്വന്തമായ തീരുമാനങ്ങളില്‍ എത്തിച്ചേരുകയെന്നത്‌ 
ഡണ്‍സ്റ്റനച്ചന്റെ സവിശേഷസിദ്ധിയായിരുന്നു. സ്വന്തം അപ്പനില്‍ 
നിന്നാണ്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഈ വിവേചനബുദ്ധി സ്വായത്തമാക്കിയത്‌. 
വിവേകമതിയായ അപ്പന്റെ ഉപദേശങ്ങള്‍ ഇട്ടൂപ്പുണ്ണിയില്‍ ആഴമായ 
സ്വാധീനം ചെലുത്തി. 

“അപ്പന്‍ ചിന്താശീലനും ധാരാളം സംസാരിക്കുന്നവനുമായിരുന്നു. 
അപ്പന്റെ ഉപദേശങ്ങളില്‍ എനിക്കുവലിയ വിശ്വാസമായിരുന്നു. അപ്പ 
ന്റെ വിവേകവും നയവും ബുദ്ധിയും ഞാന്‍ വളരെ മതിച്ചിരുന്നു. ചി 
ല പ്രത്യേകഘട്ടങ്ങളില്‍ ജ്യേഷ്ഠനെ വിളിച്ചു നല്‍കിയിരുന്ന ഉപദേശ 
ങ്ങള്‍ കൊണ്ട്‌ എനിക്കു വളരെ പ്രയോജനമുണ്ടായിട്ടുണ്ട്‌. ആ 





172 സുതാര്യം സുന്ദരം 


ഉപദേശങ്ങള്‍ എന്റെ സ്വഭാവത്തെയും പ്രവര്‍ത്തനങ്ങളെയും സാരമാ 
യി നിയന്ത്രിച്ചിരുന്നു. ഒരു ഉപദേശശകലം ഇപ്രകാരമായിരുന്നു, 
“നമ്മുടെ മിക്ക പ്രവൃത്തികള്‍ക്കും സത്ഫലവും, ദുഷ്ഫലവും ഉണ്ടാ 
കുവാന്‍ പാടുണ്ട്‌. അതുകൊണ്ട്‌ ഒരു പ്രവൃത്തി ചെയ്താല്‍ ഉണ്ടാകു 
ന്ന നന്മ എന്തുമാത്രമുണ്ട്‌, തിന്മ എന്തു മാത്രമുണ്ട്‌ എന്നു ചിന്തിക്കുക. 
ആ പ്രവൃത്തി ചെയ്തില്ലെങ്കില്‍ എന്തു തിന്മ ഉളവാകും, എന്തു തിന്മ 
തടയപ്പെടും എന്നും ചിന്തിക്കുക. അപ്പോള്‍ ആ പ്രവൃത്തി ചെയ്യേണ്ട 
താണോ അല്ലയോ എന്നു ബോദ്ധ്യപ്പെടും. ചുരുക്കി പറഞ്ഞാല്‍ 
“ചെയ്താല്‍ എന്തു വരും, ചെയ്തില്ലെങ്കില്‍ എന്തു വരും.” “അന്യ ആ 
ളുകളുടെ ദേഹത്തില്‍ നിന്റെ കൈവിഴരുത്‌.” ഇതായിരുന്നു മറ്റൊരു 
ഉപദേശം. ജ്യേഷ്ഠന്‍ ഒരു മുന്‍ കോപിയായതുകൊണ്ടാണ്‌ ഈ തര 
ത്തില്‍ ഉപദേശിച്ചിരുന്നത്‌. ഉപദേശങ്ങള്‍ എനിക്കാണു കൂടുതല്‍ ഉപ 
കാരപ്പെട്ടത്‌. അനേക അപകടങ്ങളില്‍നിന്ന്‌ അവ എന്നെ രക്ഷിച്ചു. 
എന്റെ “മര്‍മ്മം നോക്കുന്ന സ്വഭാവം” ഇതില്‍നിന്നുളവായതാണ്‌. 
സ്വന്തം ജീവിത പരിശീലനത്തിനു മാത്രമല്ല മറ്റുള്ളവരുടെ രുപീകര 
ണത്തിനും ഈ വിവേചനബുദ്ധി ്രയോജനമായി.” 

കാശ്മീര്‍ ആലപ്പാട്ടച്ചന്‍ ഡണ്‍സ്റ്റനച്ചന്റെ പരിശീലന മുറയെക്കു 
റിച്ച്‌ പരാമര്‍ശിക്കെ പറഞ്ഞു. “ആത്മപിതാക്കന്മാര്‍ ഗരുഡനെപ്പോലെ 
യാണ്‌.” “ഗരുഡന്റെ കണ്ണു പോലെ” എന്ന പഴമൊഴിയുണ്ട്‌. കാഴ്ച 
യില്‍ അതിസുക്ഷ്മതയുള്ള ഗരുഡന്‍ വളരെ ഉയര്‍ന്നു പറക്കുമ്പോ 
ഴും താഴെ ഭൂമിയില്‍ തന്റെ ഇരയെ കണ്ടെത്തും. സത്യസ്വരൂപനായ 
നീതിസൂര്യന്റെ വെളിച്ചത്തില്‍ അവിടുത്തെ മക്കളുടെ വിളി തിരിച്ചറി 
യുവാന്‍ ക്രാന്തദര്‍ശിത്വം ഉള്ളവരാണ്‌ ഗുരുക്കന്മാര്‍. 

ദൈവവിളിയുടെ വിവേചന ഡണ്‍സ്റ്റനച്ചന്റെ സവിശേഷസിദ്ധി 
യായിരുന്നു. അര്‍ത്ഥികളെ വിലയിരുത്തുന്നതില്‍ ആ സൂക്ഷ്മദൃഷ്ടി 
ക്ക്‌ ഒരിക്കലും തെറ്റുപറ്റിയില്ല. സന്ന്യാസജീവിതത്തോട്‌ അഭിരുചിയി 
ല്ലാത്ത ഒരു നവസന്ന്യാസിയോട്‌ സഭ വിട്ടുപോകുവാന്‍ അദ്ദേഹം 
ഉപദേശിച്ചു. എന്നാല്‍ അയാള്‍ ആ ഉപദേശം സ്വീകരിച്ചില്ല. തിരുപ്പട്ട 
ത്തിനു ശേഷം അദ്ദേഹത്തിനു സഭയോടു വിടപറയേണ്ടി വന്നു. 

ജ്ഞാനക്കണ്ണുകൊണ്ട്‌ അദ്ദേഹം സര്‍വ്വം ദര്‍ശിച്ചു. ഓരോ വ്യക്തി 
യുടെയും വ്യതിരിക്തതകള്‍ തിരിച്ചറിഞ്ഞു. പ്രതിസന്ധികളെ തരണം 
ചെയ്യുന്നതിനും, അവര്‍ക്ക്‌ അനുഗുണമായ ദൈവവിളിയുടെ ധാരക 
ളെ തെരഞ്ഞെടുക്കുന്നതിനും സഹായിച്ചു. 





വിവേചനബുദ്ധിയുള്ള ദൈവവിളി പ്രേഷിതന്‍ | 173 


റ്റി.വി. ജോസ്‌ എന്നയാള്‍ വരന്തരപ്പിള്ളിയിലെ യോഗാര്‍ത്ഥിയാ 
യിരുന്നു. ഇപ്പോള്‍ ഈശോസഭയിലെ വൈദികനാണ്‌. അര്‍ത്ഥിയുടെ 
ശരിയായ ദൈവവിളി തിരിച്ചറിഞ്ഞ്‌ പ്രസ്തുത സഭയിലേക്കു അദ്ദേ 
ഹത്തെ നയിച്ചത്‌ റെക്റ്ററായ ഡണ്‍സ്റ്റനച്ചനാണ്‌. 

കലങ്ങിയ മനസ്സുമായി തന്നെ സമീപിച്ചവരെ ശാന്തരാക്കി ദൈവ 
വിളിയില്‍ ഉറച്ചുനില്‍ക്കുന്നതിന്‌ അച്ചന്‍ ശക്തിയും പ്രചോദനവും 
പകര്‍ന്നു. സ്നേഹം കൂടുതല്‍ ആവശ്യമുള്ളവര്‍ക്കു പ്രത്യേക പരിഗ 
ണന നല്കി. ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളില്‍ ആ സാന്നിദ്ധ്യം 
അവര്‍ക്ക്‌ ആശ്വാസമായി. വേദനയോടെ സമീപിക്കുന്നവരെ തന്റെ 
നിഷ്ക്കളങ്കമായ മനസ്സിന്റെ മൃദുലഭാവങ്ങള്‍കൊണ്ട്‌ കീഴടക്കി. ഒരു 
പ്രവാചകനെപ്പോലെ അവരുടെ ദൈവവിളിയില്‍ അദ്ദേഹം ഉറപ്പു നല്‍ 
കി. സഭയോടു വിട പറയുമായിരുന്നവര്‍ ആ സവിശേഷമായ കരുത 
ലുകൊണ്ടുതന്നെ സഭയില്‍ അംഗങ്ങളായി. 

അദ്ദേഹത്തിന്റെ ശിഷ്യരില്‍ ഒരുവന്‍ അനുസ്മരിക്കുന്നു, “വാശി 
യെയും തെറ്റിദ്ധാരണകളേയും സ്നേഹത്തോടും ആത്മാര്‍ത്ഥതയോ 
ടുംകൂടി നേരിടാന്‍ ഡണ്‍സ്റ്റനച്ചനാണ്‌ എന്നെ പഠിപ്പിച്ചത്‌. സഭയില്‍ 
നിന്നു പുറത്തു പോകാന്‍പോലും പ്രേരിതനായ അവസരങ്ങളിലും 
ഡണ്‍സ്റ്റനച്ചനാണ്‌ എന്നെ സഹായിച്ചു സഭയില്‍ തുടരുവാന്‍ ശക്‌ 
തി പകര്‍ന്നത്‌. ഇന്നും നന്ദിപൂര്‍വ്വം ഞാനത്‌ അനുസ്മരിക്കുന്നു.” 

ദൈവവിളിയെക്കുറിച്ച്‌ തെല്ലും ചിന്തിക്കാത്ത ഒരാള്‍ മറ്റുള്ളവരു 
ടെ പ്രേരണകൊണ്ടുമാത്രം വരന്തരപ്പിള്ളി യോഗാര്‍ത്ഥി ഭവനത്തില്‍ 
കയറിപ്പറ്റി. പേടിച്ചും പരുങ്ങിയും മൂന്നു മാസങ്ങള്‍ കടന്നുപോയി. 
ഒരു ദിവസം അല്പം ധൈര്യം നടിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്റെ അടുക്കല്‍ 
ചെന്നു. കാര്യങ്ങള്‍ തുറന്നു പറഞ്ഞു. അച്ചന്‍ ശ്രദ്ധാപൂര്‍വ്വം അവനെ 
ശ്രവിച്ചു. പ്രതീക്ഷയ്ക്കു വിപരീതമായിരുന്നു അച്ചന്റെ മറുപടി. “ദൈ 
വവിളി എന്നു പറയുന്നത്‌ മുകളില്‍നിന്ന്‌ നേരിട്ടു വരുന്നതല്ല. ദൈവം 
വിളിക്കുന്നു. പല വ്യക്തികളിലൂടെ നാമതു മനസ്സിലാക്കുന്നു. ്രദറി 
നു ദൈവവിളിക്ക്‌ അനുസൃതമായ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്‌ എന്നാ 
ണ്‌ എനിക്കു തോന്നുന്നത്‌... ബ്രദര്‍ ഇപ്പോള്‍ വീട്ടില്‍ പോയിട്ട്‌ ഒന്നും 
ചെയ്യാനില്ല. കോളേജില്‍ പോകാനുള്ള സമയമൊക്കെ തീര്‍ന്നു. 
പിന്നെ കൊല്ലം അവസാനിക്കുമ്പോള്‍ നമുക്കിതിനെപ്പറ്റി ചിന്തിക്കാം; 
തീരുമാനമെടുക്കാം. വര്‍ഷം അവസാനിച്ചപ്പോഴേക്കും യോഗാര്‍ത്ഥി 
ഭവനത്തിലെ അന്തരീക്ഷവുമായി അവന്‍ പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു. 





174 സുതാര്യം സുന്ദരം 


പിന്നീട ഒരിക്കലും ദൈവവിളിയുമായി ബന്ധപ്പെട്ട ചര്‍ച്ച ആവശ്യമാ 
യി വന്നില്ല. ദൈവവിളിയില്‍ നിലനിന്ന്‌ സി.എം.ഐ. സഭയില്‍ 
സന്ന്യാസവൈദികനായി കുറെയേറെ ജോലി ചെയ്യുന്നതിന്‌ അവസ 
രമൊരുക്കിയതു ഡണ്‍സ്റ്റനച്ചന്റെ പ്രത്യേകമായ ഇടപെടലുകള്‍ 
കൊണ്ടാണെന്ന്‌ അദ്ദേഹം കരുതുന്നു. 

വരന്തരപ്പിള്ളിയിലെ ഒരു യോഗാര്‍ത്ഥി അഞ്ചു പ്രാവശ്യമെങ്കിലും 
ദൈവവിളിയില്‍നിന്ന്‌ പിന്തിരിയാന്‍ റെക്റ്ററായ ഡണ്‍സ്റ്റനച്ചനോട്‌ 
അനുവാദം ചോദിച്ചിട്ടുണ്ട്‌. ഓരോ വട്ടവും അതീവ ശാന്തതയും സന 
മൃതയുമാര്‍ന്ന സഹിഷ്ണതയോടെ അര്‍ത്ഥിയെ അദ്ദേഹം ശ്രവിച്ചു. 
ദീര്‍ഘനേരം ഉപദേശം നല്‍കി ശക്തിപ്പെടുത്തി. ഓരോ പ്രാവശ്യ 
വും മുറിയില്‍നിന്ന്‌ തിരിച്ചുവരുമ്പോള്‍, “്രദറിന്‌ ദൈവവിളി ഉണ്ട്‌ 
കേട്ടോ. ഇതൊന്നും സാരമില്ല. ധാരാളം വായിക്കണം.” 

അവസാനമായി, വീട്ടിലേക്കു തിരിക്കണമെന്നും തുടരാന്‍ സാധ്യ 
മല്ലെന്നുമുള്ള ഉറച്ച തീരുമാനവുമായി ഒരു നാള്‍ അദ്ദേഹം റെക്റ്ററച്ച 
നെ സമീപിച്ചു. പതിവിനു വിപരീതമായി അദ്ദേഹം അര്‍ത്ഥിയേയും 
കൂട്ടി പള്ളിയിലേക്കു പോയി. ഒരു മണിക്കുറോളം ആരാധനയില്‍ 
ചെലവഴിച്ചു. ശേഷം രണ്ടു പേരും ഒരുമിച്ചു ഭക്ഷണം കഴിച്ച്‌ റെക്റ്ററി 
ന്റെ മുറിയില്‍ തിരിച്ചെത്തി. വീണ്ടും ഉപദേശങ്ങള്‍ തുടര്‍ന്നു. ഇട 
യില്‍ അദ്ദേഹം പലവട്ടം ഉറങ്ങുകയും ഉണരുകയും ചെയ്തു. ഓരോ 
പ്രാവശ്യം ഉണര്‍ന്നപ്പോഴും മാപ്പു ചോദിച്ചു. അദ്ദേഹത്തിന്റെ മുറിയില്‍ 
നിന്നു തിരിക്കൂന്നതിനുമുമ്പ്‌ ഡണ്‍സ്റ്റനച്ചന്‍ അര്‍ത്ഥിയോടു പറഞ്ഞു, 
“ബ്രദറിനു ദൈവവിളി ഉണ്ട്‌; ഉപേക്ഷിക്കാന്‍ പാടില്ല. സഭയില്‍നിന്നു 
പോകണമെങ്കില്‍ നാളെതന്നെ പോകാം. പോകുന്നില്ലെങ്കില്‍ എന്റെ 
കൈ പിടിച്ചു വാക്കു തരണം. ഇനിയൊരിക്കലും സഭയില്‍നിന്നു 
പോകാന്‍ ചോദിക്കയില്ലെന്ന്‌.” ഗുരുവിന്റെ വാക്കുകള്‍ കേട്ടു ശിഷ്യന്‍ 
കരഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവന്‍ വിഷമിച്ചു. അവസാ 
നം സ്നേഹനിധിയായ ആ പിതാവിന്റെ മുമ്പില്‍ എഴുന്നേറ്റുനിന്ന്‌ ആ 
കൈ പിടിച്ചു സത്യം ചെയ്തു. അദ്ദേഹം എഴുതുന്നു, “എന്റെ ജീവിത 
ത്തിന്റെ സങ്കീര്‍ണ്ണവും സംഘര്‍ഷഭരിതവുമായ നിരവധി അവസരങ്ങ 
ളില്‍ ഈ അനുഭവം എനിക്കു നല്‍കിയിട്ടുള്ള ശക്തി വാക്കുകള്‍ക്ക്‌ 
അതീതമാണ്‌.” 


അതിജീവനത്തിന്റെ മാര്‍ഗ്ഗദര്‍ശി 
പ്രതിസന്ധികളില്‍ മാനസികവ്യഥയില്‍ കഴിയുന്നവരെ ഡണ്‍സ്റ്റനച്ച 
ന്റെ പിതൃസഹജമായ വാത്സല്യകരങ്ങള്‍ ആശ്വസിപ്പിക്കും. ഒരിക്കല്‍ 





വിവേചനബുദ്ധിയുള്ള ദൈവവിളി പ്രേഷിതന്‍ | 175 


നിര്‍ബ്ബന്ധ റീജന്‍സി ലഭിച്ചു വിഷമിച്ചു കഴിഞ്ഞിരുന്ന ഒരു ശെമ്മാശ 
നെ ഡണ്‍സ്റ്റനച്ചന്‍ ആശ്വസിപ്പിച്ചു, “വര്‍ഗീസേ (യഥാര്‍ത്ഥ പേരല്ല), 
വര്‍ഗീസിനു പെട്ടെന്ന്‌ അച്ചനാവണോ, നല്ല അച്ചനാവണോ? നല്ല 
അച്ചനാവാന്‍ കുറച്ചു കാത്തിരുപ്പ്‌ ആവശ്യമുണ്ട്‌.” 

ഡണ്‍സ്റ്റനച്ചന്റെ ശിഷ്യഗണത്തില്‍ ഒരുവന്‍ അദ്ദേഹവുമായുള്ള 
അനുഭവസ്മരണകള്‍ പങ്കു വയ്ക്കുന്നു: 

“ഞാന്‍ ജീവിതത്തില്‍ ഉടനീളം അനുഭവിച്ച ബ. ഡണ്‍സ്റ്റനച്ചന്റെ 
പ്രവാചകാത്മക ദര്‍ശനത്തെക്കുറിച്ചും വിസ്മയകരമായ ആദ്ധ്യാത്മി 
ക മാര്‍ഗ്ഗനിര്‍ദ്ദേശത്തെക്കുറിച്ചും അല്പം ചിലതു പറയട്ടെ. 

“ഞാന്‍ യോഗാര്‍ത്ഥിയായിരിക്കെ ഗുരുവച്ചന്‍ എന്നോടു പറഞ്ഞു, 
“ബ്രദറിന്റെ കഴിവുകളും നൈപുണ്യങ്ങളും വിലയിരുത്തുമ്പോള്‍ ഈ 
സമൂഹത്തിലെ ജീവിതവും ഈ സഭയിലേക്കുള്ള വിളിയും വേണ്ടത്ര 
ഫലം ചൂടുവാന്‍ ഇടയാകുമെന്നു പ്രതീക്ഷയില്ല. (ബദറിന്‌ ഈശോ 
സഭയില്‍ ചേരാവുന്നതാണ്‌. ആ സഭയില്‍ ചേരുവാന്‍ ഞാന്‍ ബ്രദറി 
നെ സഹായിക്കാം. ബ്രദര്‍ സി.എം.ഐ. സഭയില്‍ തുടരുകയാണെ 
ങ്കില്‍ കര്‍ത്താവിനു സമര്‍പ്പിക്കേണ്ടി വരിക ജീവിതത്തിന്റെ പൂക്കളോ 
ഫലങ്ങളോ ആയിരിക്കയില്ല, ജീവിതത്തിന്റെ നാമ്പു തന്നെയായിരി 
ക്കും.” ആരംഭത്തില്‍ ഈ വാക്കുകള്‍ ഞാന്‍ കാര്യമായി ഗണിച്ചില്ല. 
എന്നാല്‍ എന്റെ ജീവിതത്തിലെ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങള്‍ അതി 
ജീവിക്കുവാന്‍ അച്ചന്റെ വാക്കുകള്‍ എന്നെ വളരെയേറെ സഹായിച്ചു. 

“ഞാന്‍ വരന്തരപ്പിള്ളിയില്‍ ആയിരുന്നപ്പോള്‍ എന്റെ ബാച്ചില്‍ 
ചിലര്‍ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ്‌ കോളേജിലേക്കു പഠനത്തിനായി 
അയയ്ക്കപ്പെട്ടു. ഉയര്‍ന്ന മാര്‍ക്ക്‌ ഉണ്ടായിരുന്നിട്ടും ഞാന്‍ തെരഞ്ഞെ 
ടുക്കപ്പെട്ടില്ല. എനിക്കതു നിരാശാജനകമായിരുന്നു. എന്നാല്‍ ഡണ്‍ 
സ്റ്റനച്ചന്റെ വാക്കുകള്‍ അനുസ്മരിച്ചു. എനിക്കു പിടിച്ചുനില്‍ക്കാനായി. 

“പിന്നീട്‌ സയന്‍സ്‌ വിഷയങ്ങളില്‍ റാങ്കും നാഷനല്‍ മെരിറ്റ്‌ 
സ്കോളര്‍ഷിപ്പും നേടിക്കൊണ്ട്‌ ഞാന്‍ ബാഗ്ലൂരില്‍ ബിരുദപഠനം പൂര്‍ 
ത്തിയാക്കി. എന്നാല്‍ മിഷന്‍ സ്ഥലത്തെ അനാഥമന്ദിരത്തിലേക്കു ജോ 
ലി ചെയ്യുന്നതിനായി ഞാന്‍ അയയ്ക്കപ്പെട്ടു. എന്റെ കൂട്ടുകാര്‍ പല 
രും ഉന്നതപഠനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടു. “എന്തുകൊണ്ട്‌ 
താങ്കള്‍ ഉയര്‍ന്ന പഠനത്തിനായി പോയില്ലാ'യെന്ന്‌ എന്റെ അദ്ധ്യാപ 
കരും സഹപാഠികളും ചോദിച്ചപ്പോഴെല്ലാം ഞാന്‍ ആയാസകരവും 
അപമാനകരവുമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴും 





176 സുതാര്യം സുന്ദരം 


സന്ന്യാസ ജീവിതത്തില്‍ തുടരുവാന്‍ ഡണ്‍സ്റ്റനച്ചന്റെ വാക്കുകള്‍ 
ധൈര്യം പകര്‍ന്നു. 

“വീണ്ടും ദൈവശാസ്ത്ര പരീക്ഷയില്‍ ഞാന്‍ ഡിസ്റ്റിങ്ഷന്‍ 
നേടി. എന്റെ സഹോദരന്മാരില്‍ ചിലര്‍ റോമിലേക്ക്‌ തുടര്‍പഠനത്തി 
നായി അയയ്ക്കപ്പെട്ടപ്പോള്‍ ഞാന്‍ മിഷന്‍ സ്ഥലത്തെ ഫാമിന്റെ മേല്‍ 
നോട്ടം വഹിക്കുന്നതിനു നിയുക്തനായി. 

“മിഷനിലായിരിക്കെ ഞാന്‍ രോഗിയായി. ഇരിങ്ങാലക്കുട ക്രൈ 
സ്റ്റ്‌ കോളേജില്‍ ബിരുദാനന്തര പഠനത്തിനായി ഞാന്‍ സമര്‍പ്പിച്ച 
അപേക്ഷയ്ക്ക്‌ അനുവാദം ലഭിച്ചു. ബിരുദപഠനം കഴിഞ്ഞ്‌ ആറു വര്‍ 
ഷത്തെ ഇടവേളയ്ക്കുശേഷം സയന്‍സ്‌ വിഷയത്തില്‍ തുടര്‍ന്നു പഠി 
ക്കുകയെന്നതു വളരെ ദുഷ്ക്കരമായി തോന്നി. എന്നാല്‍ ദൈവകൃപ 
യാല്‍ ഉയര്‍ന്ന മാര്‍ക്കും മൂന്നു സ്വര്‍ണ്ണമെഡലും മൂന്നാം റാങ്കും നേടി 
പരീക്ഷയില്‍ വിജയം വരിക്കുവാന്‍ എനിക്കു സാധിച്ചു. എന്നാല്‍ 
അധികാരികള്‍ മിഷനിലെ ഒരു പ്രൈമറി സ്‌കൂളില്‍ പഠിപ്പിക്കാനായി 
എന്നെ നിയോഗിച്ചു. എന്റെ മനസ്സില്‍ എപ്പോഴും നിലകൊണ്ടിരുന്ന 
ഗുരുവച്ചന്റെ പ്രവാചകാത്മക വചനങ്ങള്‍ ഞാന്‍ അപ്പോഴും അനുസ്മ 
രിച്ചു. 

“ഞാന്‍ കുറിക്കുന്ന ഈ വാക്കുകള്‍ ഡണ്‍സ്റ്റനച്ചനെക്കുറിച്ച്‌ 
എന്നതിനെക്കാള്‍ എന്നെക്കുറിച്ചായിരിക്കാം. ഞാന്‍ പറയാനും 
ചൂണ്ടിക്കാണിക്കാനും ആഗ്രഹിക്കുന്നത്‌ ഡണ്‍സ്റ്റനച്ചന്റെ ശക്തമായ 
പ്രവചനപരമായ വാക്കുകള്‍ എപ്രകാരം എന്റെ ജീവിതത്തില്‍ ഉടനീ 
ളം പ്രയാസകരമായ ജീവിതനിമിഷങ്ങളെ പുഞ്ചിരിയോടെ അതിജീ 
വിക്കുവാന്‍ എന്നെ സഹായിച്ചു എന്നതാണ്‌. അദ്ദേഹത്തിന്റെ ആദ്ധ്യാ 
ത്മിക മാര്‍ഗ്ഗനിര്‍ദ്ദേശവും സത്യസന്ധമായ ആത്മീയജീവിതവും 
എല്ലാവരാലും എല്ലായ്പോഴും പ്രകീര്‍ത്തിക്കപ്പെടുന്നു.” 








വിവേചനബുദ്ധിയുള്ള ദൈവവിളി പ്രേഷിതന്‍ | 177 


13 


വിവേകമതിയായ പരിശീലകന്‍ 


ബ. ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ സന്ന്യാസജീവിതത്തിന്റെ സിംഹഭാഗവും 
നിയമിതനായത്‌ സി.എം.ഐ. സഭയുടെ പരിശീലനഭവനങ്ങളിലാണ്‌. 
വരന്തരപ്പിള്ളി, ഏല്‍ത്തുരുത്ത്‌, റാഞ്ചി, സായ്ബാബാ കോളനി, 
കരനണ്ടമ്പാളയം, പാലക്കാട്‌, കൊഴിഞ്ഞാമ്പാറ എന്നിയിടങ്ങളില്‍ 
യോഗാര്‍ത്ഥികളുടെ റെക്റ്ററായി 17 വര്‍ഷവും ശരവണംപട്ടി നവസ 
ന്ന്യാസഭവനത്തില്‍ നവസന്ന്യാസഗുരുവായി രണ്ടു വര്‍ഷവും സഭയി 
ലെ പുതുതലമുറയെ രൂപപ്പെടുത്തുന്ന ശുശ്രൂഷയ്ക്ക്‌ അദ്ദേഹം 
നേതൃത്വം നല്കി. നീണ്ട 25 വര്‍ഷങ്ങള്‍ പരിശീലന ഭവനത്തിലോ 
അവിടത്തെ പരിശീലനസംഘത്തിലോ അംഗമായി, പരിശീലിതര്‍ക്ക്‌ 
പ്രചോദനമരുളുന്ന സാന്നിദ്ധ്യമായി പരിശീലനശുശ്രൂഷയില്‍ ഭാഗഭാ 
ഗിത്വം വഹിച്ചു. 

നിരവധി വര്‍ഷങ്ങള്‍ പരിശീലനരംഗത്തു തുടര്‍ന്നെങ്കിലും താന്‍ 
ആ ജോലിക്ക്‌ അയോഗ്യനെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ധാരണ. 
അദ്ദേഹം പറയുന്നു, “പരിശീലനരംഗത്തു ജോലിചെയ്യാന്‍ ഞാന്‍ 
തീരെ ആഗ്രഹിച്ചിട്ടില്ല. ഞാന്‍ അതിനു കൊള്ളാവുന്നവനാണെന്നു 
തോന്നിയിട്ടുമില്ല. ഞാന്‍ അയോഗ്യനാണെന്നു തോന്നി. സ്വന്തം കഴി 
വുകേടുകളെക്കുറിച്ച്‌ വേദനിച്ചു. ജോലി മാറ്റിത്തരാന്‍ പല്രപപവശ്യം 
അപേക്ഷിച്ചു. ഫലമുണ്ടായില്ല. മറവി കൂടി. മുടികൊഴിഞ്ഞു. അല്പമു 
ണ്ടായിരുന്ന ആകാരഭംഗി എന്നന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഇനിയെ 
ങ്കിലും ജോലിയില്‍നിന്നു മാറ്റുമെന്നു വിചാരിച്ചു. അത്‌ ഉണ്ടായില്ല. 
പരിശീലന രംഗത്തുനിന്നു മാറി വരന്തരപ്പിള്ളിയിലെ പ്രിയോരായ 
പ്പോള്‍ ഭരണത്തിനു താന്‍ അപ്രാപ്തനാണെന്നു തോന്നിയെങ്കിലും 
പരിശീലന ജോലിയില്‍ നിന്നു മാറിക്കിട്ടിയല്ലൊ എന്നോര്‍ത്ത്‌ ഏറെ 
സന്തോഷിച്ചു.” 





178 സുതാര്യം സുന്ദരം 


പരിശീലനരംഗത്തു സ്വന്തം താത്പര്യങ്ങള്‍ക്കു വിരുദ്ധമായി തുട 
രേണ്ടി വന്നപ്പോഴും ആ സാഹചര്യത്തോടു അച്ചന്‍ ധനാത്മകമായ 
മനോഭാവം പുലര്‍ത്തി. 

“എങ്കിലും ദൈവകരം ഞാന്‍ എല്ലായിടത്തും കാണുന്നു.” അതു 
കൊണ്ടുതന്നെ പൂര്‍ണ്ണഹൃദയത്തോടും പൂര്‍ണ്ണാത്മാവോടും പൂര്‍ണ്ണമ 
നസ്സോടുംകുടെ മുഴുവന്‍ നേരവും പരിശീലനജോലിയില്‍ വ്യാപൃത 
നാകാന്‍ അദ്ദേഹത്തിനു കഴിഞ്ഞു. തന്റെ മുഴുവന്‍ വ്യക്തിത്വത്തെ 
യും ആ ജോലിയില്‍ സമര്‍പ്പിച്ചു. 

ഫോര്‍മേഷന്റെ ജോലി അച്ചന്റെ ആദ്ധ്യാത്മിക ജീവിതത്തിന്‌ 
എങ്ങനെയാണ്‌ ഉപകരിച്ചതെന്ന ചോദ്യത്തിന്‌ അദ്ദേഹം മറുപടി നല്‍ 
കുന്നു, “സ്വയം നന്നാകാന്‍ നിര്‍ബ്ുന്ധിതനായി. കൂടുതല്‍ ആത്മാര്‍ 
ത്ഥതയോടെ ജീവിക്കുവാന്‍ ഈ ജോലി സഹായിച്ചു.” 


അര്‍ത്ഥികളെ അറിയുന്നവന്‍ 

പരിശീലനത്തിനായി സര്‍വ്വാത്മനാ സമര്‍പ്പിതനായിരുന്ന ഡണ്‍സ്റ്റ 
നച്ചന്‍ ഓരോ അര്‍ത്ഥിയെയും വ്യക്തിപരമായി അറിഞ്ഞു. അവരുടെ 
വൃതിരിക്തത തിരിച്ചറിഞ്ഞു. ഓരോ യോഗാര്‍ത്ഥിയുടെയും സവി 
ശേഷതകള്‍ തിരിച്ചറിഞ്ഞ്‌ അദ്ദേഹം മനസ്സില്‍ സൂക്ഷിച്ചു. സ്വന്തം 
മുറിയില്‍ ജോലിയില്‍ മുഴുകുമ്പോഴും വരാന്തയില്‍ നിന്നുയരുന്ന 
പദചലനങ്ങളില്‍നിന്ന്‌ അദ്ദേഹം കുട്ടികളെ തിരിച്ചറിഞ്ഞു. 


ഹൃദയംകൊണ്ടു ശ്രവിക്കുന്നവന്‍ 
നിശബ്ദസുന്ദരമെങ്കിലും ഡണ്‍സ്റ്റനച്ചന്റെ സാന്നിദ്ധ്യം സദാ സചേ 
തനവും ക്രിയാത്മകവുമായിരുന്നു. ആരോടും സംസാരിക്കുന്നതിനോ 
മനസ്സുതുറന്നു പങ്കുവയ്ക്കുന്നതിനോ അദ്ദേഹത്തിനു വിരോധമില്ല. 
അതിനു സദാ സന്നദ്ധനുമാണ്‌. ആശയങ്ങള്‍ ധാരാളം; ആത്മാര്‍ത്ഥ 
തയോ അതിലുമധികം. അദ്ദേഹത്തെ സമീപിക്കുന്നവര്‍ ആരും നിരാ 
ശരാകുകയില്ല. അറിവും ആശയങ്ങളും നിറവില്‍നിന്ന്‌ അനര്‍ഗ്ഗളം 
ഒഴുകിവന്നു. ആ അനര്‍ഗ്ഗളതയില്‍ പൊങ്ങച്ചത്തിന്റെ വാക്ധോരണി 
യോ അഹന്തയുടെ അഭിലാഷങ്ങളോ ഇല്ല. തുറന്ന മനസ്സും പരന്ന 
ഹൃദയവും അവിടെ വിരിഞ്ഞുനിന്നു. 

ഏതു പാതിരക്കും ഏത്‌ ആവശ്യത്തിനും അര്‍ത്ഥികള്‍ക്ക്‌ അച്ചനെ 
സമീപിക്കാമായിരുന്നു. മനസ്സുള്ള ആര്‍ക്കും ധൈര്യമായി അദ്ദേഹവു 
മായി പങ്കുവയ്ക്കാന്‍ സാധ്യമായിരുന്നു. തന്നെ സമീപിക്കുന്നവര്‍ക്കാ 





വിവേകമതിയായ പരിശീലകന്‍ 179 


യി തന്റെ കാതുകള്‍ സദാ തുറന്നുവച്ചു. ആരുടെയും ആഗ്രഹങ്ങളും 
പ്രശ്നങ്ങളും എത്ര തവണ ശ്രവിക്കുന്നതിനും തയ്യാറായി. ഹൃദയ 
ത്തിന്റെ വിശാലതയില്‍ സര്‍വതിനെയും ഉള്‍ക്കൊണ്ടു. മുന്‍വിധികളി 
ല്ലാതെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചു. അവരുടെ ചിന്തകളെയും 
വികാരങ്ങളേയും ആഴത്തില്‍ ഗ്രഹിച്ചു മികവുള്ള സംവേദനശേഷി 
യില്‍ പ്രതികരിച്ചു. ശ്രവണം അദ്ദേഹത്തിന്റെ പ്രത്യേക സിദ്ധിയായി 
രുന്നു. 


വിവേകമതിയായ മാതാവ്‌ 
വീട്ടില്‍നിന്നു മാതാപിതാക്കളെ വിട്ട്‌ യോഗാര്‍ത്ഥി ഭവനത്തിലേക്കു 
വരുന്ന കുട്ടികള്‍ക്ക്‌ അവരുടെ പരിശീലകന്‍ ആരായിരിക്കണം? 
വിവേകവതിയായ മാതാവായിരിക്കണം എന്നതാണ്‌ ഡണ്‍സ്റ്റനച്ച 
ന്റെ കാഴ്ചപ്പാട്‌. അദ്ദേഹം എഴുതുന്നു, (യോഗാര്‍ത്ഥി ഭവനത്തിലെ) 
“ആദ്യമാസങ്ങള്‍ കുട്ടികള്‍ക്ക്‌ എല്ലാംകൊണ്ടും വളരെ പ്രയാസകര 
മാണ്‌. വളരെ കഴിവുകളും ഗപ്രായവുമുള്ള കുട്ടികള്‍പോലും പൊട്ടിക്ക 
രയുന്നതു ഞാന്‍ കണ്ടിട്ടുണ്ട്‌. പലരും വീട്ടില്‍നിന്ന്‌ ആദ്യമായി ഇറ 
ങ്ങിയതായിരിക്കും. പുതിയ സ്ഥലം, പുതിയ ഭക്ഷണരീതി, ഒന്നില 
ധികം പുതിയ ഭാഷകള്‍ (ലത്തീന്‍, സുറിയാനി), ഇംഗ്ലീഷ്‌ ഭാഷയിലു 
ള്ള അപര്യാപ്തത, കളിക്കാന്‍ കഴിയാത്ത മഴക്കാലം, സ്വന്തം സ്വഭാവ 
ന്യൂനതകളോടുള്ള യുദ്ധം, ചിലര്‍ക്ക്‌ ഈ സാഹചര്യത്തില്‍ പിടിപെ 
ടാവുന്ന രോഗങ്ങളും ഭയാശങ്കകളും തുടങ്ങി അനേക പ്രശ്നങ്ങള്‍ക്ക്‌ 
അവര്‍ സമാധാനം കണ്ടെത്തേണ്ടിവരുന്നു. ഇപ്രകാരമുള്ള സാഹച 
രൃത്തില്‍ വിവേകമതിയായ അമ്മയെപ്പോലെയാണ്‌ അവരുടെ ശിക്ഷ 
ണത്തില്‍ ഒരുവന്‍ വര്‍ത്തിക്കേണ്ടത്‌. അല്ലെങ്കില്‍ ശരിയായ സ്വഭാവ 
രൂപവത്ക്കരണം അസാദ്ധ്യമാകും.” 

പറയുക മാത്രമല്ല ഡണ്‍സ്റ്റനച്ചന്‍ യോഗാര്‍ത്ഥികള്‍ക്കു കരുതലു 
ള്ള മാതാവായിരുന്നു. ലത്തീനും സുറിയാനിയും പഠിച്ചുകയറുവാന്‍ 
കഷ്ടപ്പെടുന്നവരെ ഏറെ സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കു 
ന്നതിനും അദ്ദേഹം ശ്രദ്ധ പതിച്ചു. സുറിയാനി ഭാഷയിലെ വിവിധ 
ക്രിയാരൂപങ്ങള്‍ എളുപ്പത്തില്‍ ഓര്‍ക്കുന്നതിനായി സഹായകരമായ 
ഒരു ക്രമം അദ്ദേഹം ശെമ്മാശനായിരിക്കെ തന്നെ കണ്ടുപിടിച്ചിരു 
ന്നു. യോഗാര്‍ത്ഥികള്‍ക്ക്‌ അവയെല്ലാം വിശദമാക്കിക്കൊടുത്തു. 
ക്ലാസ്സില്‍ പഠനഗുരുക്കന്മാരുടെ രോഷത്തിന്‌ ഇരയാകുന്നവരെ ആശ്വ 





180 | സുതാര്യം സുന്ദരം 


സിപ്പിച്ചു. പഠനത്തില്‍ പിന്നാക്കം നില്‍ക്കുന്നതുകൊണ്ട്‌ സെമിനാരി 
യോടു വിടപറയുവാന്‍ ഒരുങ്ങിനിന്നവരെ പ്രോത്സാഹിപ്പിച്ച്‌ സഭയില്‍ 
മുന്നേറുവാന്‍ അദ്ദേഹം പ്രചോദനം നല്‍കി. 

സെമിനാരിയില്‍ രോഗികളാകുന്നവര്‍ ഡണ്‍സ്റ്റനച്ചന്റെ പ്രത്യേക 
പരിഗണനയ്ക്കു പാത്രങ്ങളായി. അദ്ദേഹം അവരെഅടുത്തിരുന്നു 
ശുശ്രൂഷിച്ചു. പ്രത്യേക പരിഗണന ആവശ്യമുള്ളവര്‍ക്ക്‌ അതു നല്‍ 
കാന്‍ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. അവര്‍ ആ നിഷ്കളങ്കമായ 
സ്നേഹത്തലോടലില്‍ ആശ്വാസം കണ്ടെത്തി. 


കനിവോടെ കരുത്തോടെ 
സന്ന്യാസപരിശീലകന്‍ എന്ന നിലയില്‍ ഡണ്‍സ്റ്റനച്ചന്‍ സൂക്ഷ്മമാ 
യ നിരീക്ഷണപാടവത്തിന്‌ ഉടമയായിരുന്നു. എന്നാല്‍ അര്‍ത്ഥികളെ 
സംബന്ധിച്ചു തന്റെ ശ്രദ്ധയില്‍ പതിഞ്ഞ എല്ലാ വസ്തുതകളോടും 
ഉടനടി പ്രതികരിക്കുക അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നില്ല. പരിശീ 
ലിതരുടെ പല ദൌര്‍ബല്ല്യങ്ങളെയും ഉദാരമായ പിതൃഹൃദയത്തിന്റെ 
ആര്‍ദ്രമായ ധാരണകളോടെ അവഗണിച്ചു. അവയെ നേരിടുന്നതിന്‌ 
അനുഗുണമായ സമയത്തിനായി വിവേകപൂര്‍വ്വം കാത്തിരുന്നു. 
കുട്ടികളെ തിരുത്തുന്നതില്‍ സ്വന്തം അപ്പന്‍ തന്നെയായിരുന്നു 
അച്ചനു മാതൃക. കൂട്ടിയായിരിക്കെ നടന്ന സംഭവം അദ്ദേഹം വിവരി 
ക്കുന്നു, “സ്കൂളില്‍ ചേര്‍ന്നതിന്റെ ആദ്യദിവസങ്ങളില്‍ എനിക്കു 
സ്‌കൂളില്‍ പോകുവാന്‍ മടിയായിരുന്നു. ഒന്നു രണ്ടു ദിവസം ഞാന്‍ 
പോയില്ല. പിറ്റെദിവസം അപ്പന്‍ അതറിഞ്ഞ്‌ എന്നെ സ്‌കൂളില്‍ വിടു 
വാന്‍ തീര്‍ച്ചയാക്കി. വളരെ നയത്തോടുകൂടിയാണ്‌ അപ്പന്‍ പ്രവര്‍ത്തി 
ച്ചത്‌. എന്നേക്കാള്‍ പ്രായമുള്ള കുട്ടികള്‍ ഞങ്ങളുടെ മുറ്റത്തുകൂടി 
സ്‌കൂളിലേക്കു പോകുക പതിവായിരുന്നു. അപ്പന്‍ അവരെ വിളിച്ച്‌ 
എന്തുകൊണ്ടാണ്‌ തലേദിവസങ്ങളില്‍ എന്നെ കൊണ്ടുപോകാതിരു 
ന്നതെന്നു ചോദിക്കുകയും ഇനി പതിവായി കൊണ്ടുപോകണമെന്നു 
നിര്‍ദ്ദേശിക്കുകയും ചെയ്തു. ഞാന്‍ വളരെ ഉത്സാഹമുള്ളവനാണെ 
ന്നും അവരുടെ കുറ്റംകൊണ്ടു മാത്രമാണ്‌ സ്കൂളില്‍ പോകാതിരിക്കാന്‍ 
ഇടയായതെന്നുമുള്ള മട്ടിലുമായിരുന്നു അപ്പന്റെ സംസാരം. ആ കുട്ടി 
കളും അപ്പന്റെ ഉപദേശം മനസ്സിലാക്കി സൂര്രത്തിന്‍ അവരുടെ കുറ്റം 
ഏറ്റുപറയുന്ന ഭാവം നടിച്ചു. എന്റെ അഭിമാനത്തിന്‌ ഒട്ടും ക്ഷതം പറ്റാ 
ത്തതിനാല്‍ ഞാനും ഉത്സാഹമുള്ളവന്റെ വേഷം കെട്ടി. അവരെല്ലാം 
എന്നെ ആദരിച്ചു സംസാരിക്കയും പ്രവര്‍ത്തിക്കയും ചെയ്തെങ്കിലും 





വിവേകമതിയായ പരിശീലകന്‍ | 181 


ഞാന്‍തന്നെയാണ്‌ കുറ്റക്കാരനെന്നുള്ള ബോദ്ധ്യം എനിക്കുണ്ടായിരു 
ന്നു. എങ്കിലും പുറത്തു കാണിച്ചില്ല. അന്നുമുതല്‍ എന്നെ ആരും ആ 
കാര്യത്തില്‍ നിര്‍ബന്ധിക്കേണ്ട ആവശ്യമുണ്ടായിട്ടില്ല.” കുട്ടിക്കാലത്തെ 
ഈ സംഭവം തുടര്‍ന്നുളള ജീവിതത്തില്‍ വളരെ സ്വാധീനം ചെലു 
ത്തി. പരിശീലന ജോലിയില്‍ അര്‍ത്ഥികളോടുള്ള സമീപനത്തിലും 
ഈ ശൈലി അച്ചന്‍ അവലംബിച്ചതായി കാണുന്നു. 

അര്‍ത്ഥികളുടെ “കളി'കളോടും കൌശലങ്ങളോടും അവരുടെ 
ആത്മാഭിമാനത്തെ (വണപ്പെടുത്താതെ പ്രതികരിച്ചു. താനുമായുള്ള 
സ്വകാര്യമായ അഭിമുങ്ങളില്‍ ആരെങ്കിലും സഹയോഗാര്‍ത്ഥികളുടെ 
യും സമൂഹത്തിന്റെയും വീഴ്ച്ചകളെക്കുറിച്ച്‌ സൂചിപ്പിച്ചാല്‍ അവയ്ക്കു 
കാരണമായവരുടെ പേരുകള്‍ അന്വേഷിക്കുകയോ വെളിപ്പെടുത്തുവാന്‍ 
അവരെ നിര്‍ബ്ബന്ധിക്കുകയോ ചെയ്യാറില്ല. രഹസ്യങ്ങളെ അദ്ദേഹം 
ബഹുമാനിച്ചു. അവ വെളിപ്പെടുന്ന സമയത്തിനായി ക്ഷമാപൂര്‍വ്വം 
കാത്തിരുന്നു. 

യോഗാര്‍ത്ഥികളെ വളരെ കുറച്ചുമാത്രമേ അദ്ദേഹം ശാസിച്ചിട്ടുള്ളു. 
തിരുത്തലുകള്‍ സ്വകാര്യമായിട്ടാണു നല്കുക. പരസ്യശാസനകള്‍ 
പതിവില്ലായിരുന്നു. കുട്ടികള്‍ അസമയത്തും അരുതാത്ത സ്ഥലങ്ങ 
ളിലും സംസാരിക്കുന്നതു കണ്ടാല്‍ ഉടനടി ഗര്‍ജ്ജിക്കാറില്ല. പകരം 
പുഞ്ചിരിച്ചുകൊണ്ടു കടന്നുപോകും. ആ പുഞ്ചിരിമാത്രം മതിയായി 
രുന്നു കുട്ടികള്‍ക്കു സ്വയം തിരുത്താന്‍. 

ആരെയും നിര്‍ബ്ബന്ധിച്ചു കൃത്യങ്ങള്‍ നിര്‍വ്ൃഹിപ്പിക്കുകയെന്നതു 
ഡണ്‍സ്റ്റനച്ചന്റെ സ്വഭാവമായിരുന്നില്ല. വഴി ചൂണ്ടിക്കാണിക്കുകയും 
ആ വഴിയേ ചെല്ലുവാന്‍ ഉപദേശിക്കുകയുമാണ്‌ ചെയ്തിരുന്നത്‌. 

പരിധികള്‍ ലംഘിക്കുന്ന ആരെയും തന്റെ മൃദുലമായ കോണുക 
ളില്‍ സംരക്ഷിക്കാതെ പ്രതികരിക്കാന്‍ അദ്ദേഹത്തിനു കരുത്തുണ്ടാ 
യിരുന്നു. അവരുടെ ദൈവവിളിയെ സംബന്ധിച്ചു മുഖം നോട്ടമില്ലാ 
തെ തീരുമാനങ്ങള്‍ എടുത്തു. 


വികാരത്തോടെ വിവേകത്തോടെ 

ദേവമാതാ പ്രവിശ്യയുടെ വൈദികരും അര്‍ത്ഥികളും ചാലക്കുടി 
വെട്ടുകടവിന്റെ തീരത്തുള്ള കൊവേന്തയില്‍ കുളിച്ചുതാമസിക്കുന്ന 
പതിവുണ്ടായിരുന്നു. ഏല്‍ത്തുരുത്ത്‌, വരന്തരപ്പിള്ളി യോഗാര്‍ത്ഥി 
ഭവനങ്ങളിലെ കുട്ടികള്‍ ഒരുമിച്ചാണ്‌ ഈ പരിപാടി നടത്തിയിരുന്നത്‌. 





182 സുതാര്യം സുന്ദരം 


1962 ഏപ്രില്‍ മാസത്തില്‍ പതിവുപോലെ യോഗാര്‍ത്ഥികള്‍ വെട്ടുകടവ്‌ 
കൊവേന്തയില്‍ കുളിച്ചു താമസിക്കാനെത്തി. കളിയും കുളിയും ഉല്ലാ 
സവുമായി ദിവസങ്ങള്‍ മുന്നോട്ടു പോയി. അങ്ങനെയിരിക്കെ ഏപ്രില്‍ 
25-ാം തീയതി സമൂഹത്തെ നടുക്കിയ ഒരു സംഭവമുണ്ടായി. ഏല്‍ 
ത്തുരുത്ത്‌ യോഗാര്‍ത്ഥി ഭവനത്തിലെ ബ്ര. ഇ.എല്‍. ആന്റണിയെ 
രാത്രിയില്‍ കാണാതായി. അന്വേഷണത്തില്‍ പുഴയില്‍ കുളിച്ചുകൊ 
ണ്ടിരിക്കെ മൂങ്ങിമരിച്ചതായി അറിഞ്ഞു. റെക്റ്ററായ ബ. സാംസന 
ച്ചന്‍ സ്ഥലത്തില്ലായിരുന്നു. വരന്തരപ്പിള്ളി യോഗാര്‍ത്ഥികളുടെ ചുമ 
തലയുള്ള ഡണ്‍സ്റ്റനച്ചന്‍ ആ ദുരന്ത സാഹചര്യത്തെ നേരിടേണ്ടിവ 
ന്നു. കാലിലെ എക്സിമ മനഃസംഘര്‍ഷംമൂലം പൊട്ടി ചോരയൊലി 
ച്ചു. വര്‍ഷങ്ങള്‍ക്കുശേഷം ഈ അനുഭവത്തെക്കുറിച്ച്‌ പറയുമ്പോഴും 
അന്ന്‌ അനുഭവിച്ച വേദനയുടെ ആഴം ദൃശ്യമായിരുന്നു. 

1959-60 കാലഘട്ടം. ഡണ്‍സ്റ്റനച്ചന്‍ വരന്തരപ്പിള്ളിയില്‍ യോഗാര്‍ 
ത്ഥികളുടെ റെക്റ്ററായിരുന്നു. തിരുനാള്‍ പ്രമാണിച്ചു പള്ളിമുറ്റത്തു 
കഥാപ്രസംഗം തകര്‍ക്കുന്നു. ഇമ്പമുള്ള പാട്ടും ആകര്‍ഷകമായ കഥാ 
കഥനവും. ഒരു യുവതിയുടെ സൌന്ദര്യം വര്‍ണ്ണിക്കുകയായിരുന്നു 
കാഥികന്‍. യോഗാര്‍ത്ഥികള്‍ സദസ്സില്‍ സന്നിഹിതരായിരുന്നു. റെക്റ്ററ 
ച്ചന്‍ അവരെ ആളെ വിട്ടുവിളിപ്പിച്ചു, ഭക്ഷണം കഴിക്കാന്‍. ഈണു കഴി 
ഞ്ഞു പള്ളിമുറ്റത്തേക്കു പോകാന്‍ അനുവദിച്ചതുമില്ല. എല്ലാവര്‍ക്കും 
വലിയ അസംതൃപ്തിയായി. അച്ചന്‍ അവരെ ആശ്വസിപ്പിച്ചു. 
യോഗാര്‍ത്ഥികള്‍ക്ക്‌ അത്‌ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട്‌ അവര്‍ക്കു 
മനസ്സിലായി, അതു നല്ലതിനാണെന്ന്‌. 

യോഗാര്‍ത്ഥികളുടെ “വളര്‍ച്ചയുടെ പ്രശ്നങ്ങള്‍” കൈകാര്യം 
ചെയ്യുന്നതില്‍ അദ്ദേഹം ശ്രദ്ധപുലര്‍ത്തി. കുട്ടികളെ അതിനായി 
നന്നായി ഒരുക്കി. 

ഡണ്‍സ്റ്റനച്ചന്‍ റാഞ്ചിയില്‍ യോഗാര്‍ത്ഥികളുടെ റെക്റ്ററായിരുന്ന 
കാലം. യോഗാര്‍ത്ഥി ഭവനത്തിന്‌ അടുത്തുള്ള സന്ധ്യാ തിയേറ്ററില്‍ 
നല്ലൊരു ബംഗാളി സിനിമ വന്നു. പ്രശസ്തയായ ഒരു നടി മാതൃകാ 
യോഗ്യയും സാമുഹ്യസേവികയുമായ കന്യാസ്തീയായി അഭിനയി 
ക്കുന്നു. സ്ഥലത്തെ അച്ചന്മാരെല്ലാവരും ആ സിനിമ കണ്ടു. അടുത്ത 
ദിവസം വൈകുന്നേരത്തെ പ്രദര്‍ശനത്തിനു റെക്റ്ററച്ചന്‍ കുട്ടികളെ 
പറഞ്ഞയച്ചു. 

കുട്ടികളെല്ലാവരും സിനിമ ആസ്വദിച്ചു. ഭാഷയും മനസ്സിലാകുന്നുണ്ട്‌. 
ബംഗാളി ഭാഷയും ഹിന്ദിയും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ, നായിക 





വിവേകമതിയായ പരിശീലകന്‍ | 183 


യായ കന്യാസ്ത്രീ എവിടെ? പാട്ടുപാടി നായകനോടൊപ്പം മരം ചുറ്റി 
ഓടുന്ന നായിക മാനസാന്തരപ്പെട്ടു കന്യാസ്ത്രീ ആകുമെന്നും ആ 
ഭാഗം വരുന്നേയുള്ളുവെന്നും അവര്‍ കരുതി. എന്നാല്‍ സിനിമ കഴി 
ഞ്ഞിട്ടും കന്യാസ്ത്രീയെ കണ്ടില്ല. മാത്രമല്ല നായികയുടെ നീണ്ടകാ 
ല പ്രണയം സഫലമാകുന്നതു വേദനയോടെ കണ്ടിരിക്കേണ്ടി വന്നു. 
അവസാനം മനസ്സിലായി, അവര്‍ കണ്ട്‌ ആസ്വദിച്ച സിനിമ ബംഗാളി 
യല്ല, ഹിന്ദിയാണ്‌. കാണാന്‍ ഉദ്ദേശിച്ച സിനിമ അന്നുമുതല്‍ രണ്ടാമ 
ത്തെ പ്രദര്‍ശനം മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. യോഗാര്‍ത്ഥി 
കള്‍ വിഷണ്ണരായി മടങ്ങി. സ്നേഹമുള്ള റെക്റ്ററച്ചന്‍ അവരെ ആശ്വ 
സിപ്പിച്ചു. അവരെ അടുത്ത നാളില്‍ ഉദ്ദേശിച്ച സിനിമയ്ക്കു പറഞ്ഞയച്ചു. 
ഒരിക്കല്‍ കുമ്പസാരക്കാരന്റെ നിര്‍ദ്ദേശം ഒരു യോഗാര്‍ത്ഥിയുടെ 
ദൈവവിളിയെ അപകടപ്പെടുത്തുമെന്നു കണ്ട്‌ കുമ്പസാരക്കാരനെ 
മാറ്റുന്നതിനായി ഡണ്‍സ്റ്റനച്ചന്‍ നിര്‍ദ്ദേശം നല്‍കി. മറ്റൊരു യോഗാര്‍ 
ത്ഥി പ്രത്യേക ബാച്ചില്‍ തുടരുന്നത്‌ അദ്ദേഹത്തിന്റെ ദൈവവിളിയെ 
തളര്‍ത്തുമെന്നു കണ്ടപ്പോള്‍ ബാച്ച്‌ മാറുന്നതിനായി വഴിയൊരുക്കി. 
യോഗാര്‍ത്ഥികളും നവസന്ന്യാസികളും ഡണ്‍സ്റ്റനച്ചനില്‍ ആശ്ര 
യിക്കാവുന്ന ഒരു ആത്മനിയന്താവിനെ കണ്ടെത്തി. യാതൊന്നിലും 
അമിതമായോ അതിശയോക്തിപരമായോ ആത്മീയത അദ്ദേഹം 
ആരോപിച്ചില്ല. ഉപദേശങ്ങളില്‍ തുലനതയും യാഥാര്‍ത്ഥ്യബോധവും 
പുലര്‍ത്തി. ഒരിക്കല്‍ നവസന്ന്യാസികള്‍ക്കു ക്ലാസ്‌ എടുത്തുകൊണ്ടി 
രിക്കെ ഡണ്‍സ്റ്റനച്ചന്‍, കുരിശില്‍ കിടന്നുകൊണ്ടുള്ള യേശുവിന്റെ 
കരച്ചിലിനെക്കുറിച്ചു പറയാനിടയായി. യേശു കരഞ്ഞു, “എനിക്കു 
ദാഹിക്കുന്നു.” അവിടത്തെ ഈ വചനങ്ങളെ പലരും ചിത്രീകരിക്കു 
ന്നതുപോലെ ആത്മാക്കൾക്കു വേണ്ടിയുള്ള കരച്ചിലായി വ്യാഖ്യാനി 
ക്കരുത്‌. ദാഹജലത്തിനായുള്ള ആവശ്യവും അതിനായുള്ള കരച്ചിലും 
കുരിശില്‍ കിടന്നുപിടയുന്ന മനുഷ്യനു സ്വാഭാവികമാണ്‌.” തുടര്‍ന്ന്‌ 
അദ്ദേഹം പറഞ്ഞു, “ബൈബിളിനെ പോലും കേവലമായി കരുതരു 
ത്‌. നല്ലൊരു നോവലോ മറ്റു സാഹിത്യമോ പരമസത്യത്തെ സംബ 
ന്ധിച്ച അനുഭവത്തിലേക്കു നമ്മെ നയിച്ചെന്നിരിക്കാം.” ഡണ്‍സ്റ്റനച്ച 
ന്റെ ഈ കാഴ്ച്ചപ്പാട്‌ ദൈവശാസ്ത്രത്തെയും നിയമങ്ങളെയും മതപ 
രമായ സിദ്ധാന്തങ്ങളെയും ശാന്തമായും വസ്തുനിഷ്ഠമായും സമീ 
പിക്കുന്നതിനു തന്നെ സഹായിച്ചുവെന്ന്‌ ഒരാള്‍ സാക്ഷിക്കുന്നു. 
ഒരിക്കല്‍ നവസന്ന്യാസികള്‍ക്കു ക്ലാസെടുത്തുകൊണ്ടിരിക്കെ, 
ദേവാലയങ്ങളില്‍ ശനിയാഴ്ച തോറും പ്രാര്‍ത്ഥിച്ചുവരുന്ന നിത്യസ 





184 സുതാര്യം സുന്ദരം 


ഹായമാതാവിന്റെ നൊവേന പരാമര്‍ശനവിഷയമായി. “മറിയമേ, 
നിന്റെ ചിത്രത്തില്‍നിന്നാ നേത്രങ്ങള്‍ക്കൊണ്ടു നോക്കുക.” “ഓ... 
മറിയം ആ ചിത്രത്തില്‍നിന്ന്‌ ആ കണ്ണുകള്‍കൊണ്ടുതന്നെ നോക്ക 
ണം. വിഗ്രഹാരാധനയുടെ ഒരു പൊരി അതില്‍ കടന്നുകൂടിയിട്ടുണ്ട്‌.” 


ഡണ്‍സ്റ്റനച്ചന്‍ വിമര്‍ശിച്ചു. 


കൃപാധാരയിലേക്ക്‌ വഴിയൊരുക്കുന്നവന്‍ 
പരിശീലനഭവനങ്ങളില്‍ ഗുരുവായി പരിശീലനത്തിനു നേതൃത്വം നല്‍ 
കുന്നതിനേക്കാള്‍ ഡണ്‍സ്റ്റനച്ചന്‍ ഇഷ്‌ടപ്പെട്ടത്‌,പരിശീലനക്കളരിയു 
ടെ അണിയറയില്‍ മറഞ്ഞിരുന്നുകൊണ്ട്‌ പരിശീലകരുടെ സഹായി 
ആയിരിക്കാനാണ്‌. പരിശീലകരുടെ സഹായികള്‍ക്കു പ്രത്യേക 
ദാത്യമുണ്ടെന്ന്‌ അദ്ദേഹം വിശ്വസിച്ചു. അര്‍ത്ഥികളുമായി സഹഗമി 
ക്കുന്നതിനും അവരുടെ രൂപവത്ക്കരണ പ്രക്രിയയില്‍ മുഖ്യപങ്കു 
വഹിക്കുന്നതിനും ദൈവനിയോഗിതരാകുന്നത്‌ പരിശീലനഭവനത്തി 
ലെ ഗുരുക്കന്മാരാണ്‌. ദൈവവിളിയില്‍ വേരുന്നി വളരുന്നതിനും ഈര്‍ 
ജ്ജസ്വലരായി മുന്നേറുന്നതിനും ദൈവത്തിന്റെ മുഖ്യമാദ്ധ്യമമായി വര്‍ 
ത്തിക്കുന്നതും മറ്റാരുമല്ല. പരിശീലിതരില്‍ ദൈവവിളിയെ പരിപോ 
ഷിപ്പിക്കുന്ന കൃപധാര ഒഴുകിയെത്തുന്നതു പരിശീലനം നല്‍കുന്ന 
ഗുരുക്കന്മാരിലൂടെയാണെന്ന്‌ ഡണ്‍സ്റ്റനച്ചന്‍ ഉറച്ചുവിശ്വസിച്ചു. അര്‍ 
ത്ഥികള്‍ സ്വീകരിച്ച്‌ സ്വായത്തമാക്കേണ്ട ദൈവകൃപയുടെ പ്രധാന 
മാദ്ധ്യമങ്ങളായി വര്‍ത്തിക്കുന്ന പരിശീലകരുമായി അവരെ അടുപ്പി 
ക്കുകയെന്നത്‌ അവരുടെ സഹായിയായ തന്റെ ദൌത്യമായി അദ്ദേഹം 
സ്വീകരിച്ചു. അര്‍ത്ഥികളെ മുഖ്യ പരിശീലകനോടൊപ്പം ദിവൃഗുരുസ 
വിധത്തിലേക്ക്‌ സഹഗമിക്കുന്നതിന്‌ അവരെ ഒരുക്കിയെടുക്കുകയെ 
ന്നതില്‍ അച്ചന്‍ ചാരിതാര്‍ത്ഥ്യമടഞ്ഞു. തന്റെ ദതൃത്തോട്‌ പൂര്‍ണ്ണ 
മായും അദ്ദേഹം വിശ്വസ്തത പാലിച്ചു. 

ദാത്യനിര്‍വൃഹണത്തില്‍ തികച്ചും നിഷ്കാമിയായിരുന്നു ഡണ്‍സ്‌ 
റ്റനച്ചന്‍. ഏതൊരു വ്യക്തിക്കും ഉള്ളതുപോലെ ആര്‍ത്ഥികളെ സംബ 
ന്ധിച്ച ഇഷ്ടാനിഷ്ടങ്ങള്‍ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാല്‍ 
യോഗാര്‍ത്ഥികളുമായുളള വ്യക്തിബന്ധങ്ങളില്‍ സ്വന്തം താത്പര്യങ്ങള്‍ 
ഒരിക്കലും ്രകടമായിരുന്നില്ല. തനിക്ക്‌ ഇഷ്ടമുള്ളവരെ സ്വന്തമാക്കു 
ക അദ്ദേഹത്തിന്റെ ശൈലിയുമായിരുന്നില്ല. തന്നോട്‌ അടുപ്പം പുലര്‍ 
ത്തുന്ന ആരോടും ഒരിക്കലും അമിതമായി ഒട്ടിനിന്നില്ല. അകമേ അവ 
രോടു സ്നേഹം നിറയുമ്പോഴും ബന്ധങ്ങളില്‍ തികഞ്ഞ നിസംഗത 





വിവേകമതിയായ പരിശീലകന്‍ 185 


പുലര്‍ത്തി. അമിതമായ സ്നേഹഹപ്രകടനങ്ങളില്‍നിന്ന്‌ അകന്നുനിന്നു. 
ഉപരിപ്ലവമായ വികാരവിചാരങ്ങളെ അകറ്റി നിറുത്തി. പക്ഷപാതപര 
മായ സമീപനം അച്ചന്‍ അചിന്ത്യമായിരുന്നു. 


മനസ്സും ശരീരവും ദുര്‍ബലമായപ്പോള്‍ 
ജീവിതത്തിന്റെ അവസാനകാലം പരിശീലനഭവനങ്ങളിലാണ്‌ ഡണ്‍ 
സ്റ്റനച്ചന്‍ കഴിച്ചുകൂട്ടിയത്‌. അര്‍ത്ഥികളെ അച്ചന്‍ അതിരറ്റു സ്നേഹി 
ച്ചു. അവരോടൊപ്പം ആയിരിക്കാന്‍ ഇഷ്ടപ്പെട്ടു. 

അമിതമായ സ്‌നേഹപ്രകടനങ്ങള്‍ അദ്ദേഹത്തിന്റെ പെരുമാറ്റശൈ 
ലിയുടെ ഭാഗമായിരുന്നില്ല. ഓര്‍മ്മയ്ക്കു മങ്ങലേറ്റു ബുദ്ധിയെ നിയ 
ന്ത്രിക്കുന്നതിന്‌ അശക്തനായിത്തീര്‍ന്നപ്പോള്‍ കുട്ടികളോടുള്ള സ്നേ 
ഹം മിതമായാണെങ്കിലും പ്രകടമാകാന്‍ തുടങ്ങി. 2000-0൦ ആണ്ടില്‍ 
കൊഴിഞ്ഞാമ്പാറയില്‍ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ഡണ്‍ 
സ്റ്റനച്ചന്‍. മുകളില്‍ കുട്ടികള്‍ ഉല്ലസിക്കുന്ന ശബ്ദം താഴെ നിലയില്‍ 
കഴിയുന്ന ഡണ്‍സ്റ്റനച്ചന്‍ സംഗീതംപോലെ ആസ്വദിച്ചിരുന്നു. ആ 
സമയം അദ്ദേഹത്തിന്റെ ചുണ്ടുകളില്‍ മന്ദഹാസം വിരിയും. മുകളി 
ലേക്കു കയറിച്ചെന്ന്‌ കുട്ടികളോടൊപ്പം ഉല്ലാസത്തില്‍ പങ്കുചേരുവാന്‍ 
അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാല്‍ വീഴുമെന്ന ഭയമുളളതുകൊണ്ട്‌ റെക്‌ 
റ്ററച്ചന്‍ കോണിപ്പടി കയറുന്നതില്‍നിന്ന്‌ അദ്ദേഹത്തെ വിലക്കിയിരു 
ന്നു. മുകളിലേക്കു കയറാന്‍ അനുവാദമില്ലാതിരുന്നതുകൊണ്ട്‌ 
കോണിപ്പടിയുടെ അരികില്‍നിന്നുകൊണ്ട്‌ മുകളിലേക്കു കൈചൂണ്ടി 
കുട്ടികളെ സംബന്ധിച്ച സ്നേഹവും സന്തോഷവും അദ്ദേഹം പ്രകടി 
പ്പിച്ചിരുന്നു. 

സമൂഹത്തില്‍ ആരെയെങ്കിലും കാണാതായാല്‍, അവര്‍ക്ക്‌ എന്തോ 
സംഭവിച്ചെന്ന മട്ടില്‍ അദ്ദേഹം തേടിനടക്കും. “എന്റെ കുട്ടികളെവി 
ടെ?” “അച്ചന്മാര്‍ എവിടെ പോയി?” എന്ന്‌ ചോദിക്കും. ഓര്‍മ്മയില്ലാ 
ത്തതുകൊണ്ട്‌ ചോദ്യങ്ങള്‍ ആവര്‍ത്തിച്ചുകൊണ്ടിരിക്കും. 

ശരവണംപട്ടി അരുള്‍ മലര്‍ ഇല്ലത്തില്‍ ഒരു ദിവസം നവസന്ന്യാ 
സികള്‍ ക്ലാസ്‌ കഴിഞ്ഞ്‌ ഉച്ചയൂണിനു വരാന്‍ വൈകി. താഴത്തെ നില 
യില്‍ മുറിയില്‍ ഒറ്റയ്ക്കിരുന്ന ഡണ്‍സ്റ്റനച്ചനു വളരെ മടുപ്പു 
തോന്നി. ക്ലാസ്‌ നടക്കുന്ന രണ്ടാം നിലയിലേക്കു അച്ചന്‍ കയറാന്‍ 
ശ്രമിച്ചു. തന്നെ തടഞ്ഞ സഹായിയെ അദ്ദേഹം തള്ളിമാറ്റി. “എനിക്ക്‌ 
എന്റെ കുട്ടികളെ കാണണം” എന്ന്‌ ആവേശപൂര്‍വ്വം പറഞ്ഞുകൊണ്ട്‌ 
അച്ചന്‍ മുകളിലേക്ക്‌ ഓടി. “എന്താ? വന്നേ?” നവസന്ന്യാസഗുരു 





186 സുതാര്യം സുന്ദരം 


ചോദിച്ചു. “എന്റെ കുട്ടികളെ കണ്ടില്ല. അന്വേഷിച്ചു വന്നതാണ്‌.” 
തുടര്‍ന്ന്‌ ക്ലാസ്സിലിരുന്ന്‌ ഒരു നവസന്ന്യാസിയുടെ തീക്ഷ്ണതയോടെ 
ഗുരുവച്ചനെ അദ്ദേഹം ശ്രവിച്ചു. 

പരിശീലകനെന്ന നിലയില്‍ ബ. ഡണ്‍സ്റ്റനച്ചന്‍ എന്ന വ്യക്തി 
ദൈവത്തിന്റെ ഒരു സ്നേഹസമ്മാനമായിരുന്നു. പരിശീലകനായും 
അവരുടെ സഹായിയായും അര്‍ത്ഥികളെ രൂപപ്പെടുത്തുന്നതില്‍ 
അച്ചന്‍ ധന്യമായ സംഭാവന നല്‍കി. അദ്ദേഹത്തിന്റെ സാന്നിദ്ധ്യത്തെ 
അര്‍ത്ഥികള്‍ അനുഗ്രഹമായി കരുതി. ആ സാന്നിദ്ധ്യം അര്‍ത്ഥികളു 
ടെ വളര്‍ച്ചക്ക്‌ അനുകൂലമായ തരംഗങ്ങള്‍ ഒരുക്കി. പരിശീലിതര്‍ 
അദ്ദേഹത്തെ ശങ്കയില്ലാതെ സമീപിച്ചു. പ്രതിസന്ധികളില്‍ ഉള്‍പെട്ട 
വരെ ദൈവീകകാഴ്ചപ്പാടില്‍ ശാന്തരാക്കി. അവരുടെ ദൈവവിളിക 
ളെ വിവേചിച്ചറിഞ്ഞു വഴിനയിച്ചു. പ്രശ്നങ്ങള്‍ വ്യക്തതയില്‍ ഉള്‍ 
ക്കൊണ്ട്‌ ഉചിതമായ ആത്മീയ മാര്‍ഗ്ഗനിര്‍ദ്ദേശം നല്കി. കൃപനിറഞ്ഞ 
അനുരഞ്ജന കൂദാശയിലൂടെ അവരെ ദിവ്യനിറവിലേക്കു നയിച്ചു. 
ഡണ്‍സ്റ്റനച്ചന്റെ സ്നേഹശിക്ഷണം സ്വീകരിച്ച്‌ സ്ഥായിയായ സ്വഭാ 
വസവിശേഷതകള്‍ സ്വായത്തമാക്കിയവര്‍ അദ്ദേഹത്തിന്റെ കീഴിലുള്ള 
പരിശീലന കാലയളവുകളെ ഭാഗ്യപ്പെട്ട അവസരങ്ങളായി കാണുന്നു. 
സഭ വിട്ടുപോയവര്‍പോലും അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടിയെ 
ത്തി. ഏറെ നന്ദി നിറഞ്ഞ നിനവുകളാണ്‌ അവരില്‍ നിന്നുയരുന്നത്‌. 





വിവേകമതിയായ പരിശീലകന്‍ | 187 


14. 


ദൈവക്ൃപയറുള്ള കൂമ്പസാരക്കാരന്‍ 
കരുതലുള്ള മാര്‍ഗ്ഗദര്‍ശി 


ആറര വയസ്സ്‌ കഴിഞ്ഞ ശേഷമാണ്‌ ഇട്ടുപ്പുണ്ണി ആദ്യകുമ്പസാരം നട 
ത്തിയത്‌. ആദ്യകുമ്പസാരം കഴിഞ്ഞ്‌ ഉടനെ കുര്‍ബാന സ്വീകരിക്കുന്ന 
പതിവ്‌ അന്ന്‌ ആരംഭിച്ചിരുന്നില്ല. കുറച്ചുകാലം കുമ്പസാരം ശീലിച്ച 
തിനുശേഷം കൂടുതല്‍ ഒരുക്കത്തോടെ ആദ്യകുര്‍ബാന സ്വീകരിക്കുന്ന 
രീതിയായിരുന്നു അന്നു നിലവിലിരുന്നത്‌. ആദ്യകുമ്പസാരത്തിനുശേ 
ഷം ആഴ്ചതോറും ഇട്ടുപ്പുണ്ണി കുമ്പസാരിച്ചിരുന്നു. ഏഴര വയസു 
തികഞ്ഞപ്പോഴാണ്‌ വി. കുര്‍ബാന സ്വീകരണത്തിന്‌ ആദ്യമായി അനു 
വാദം ലഭിച്ചത്‌. ഇതേകുറിച്ച്‌ ഇട്ടുപ്പുണ്ണി സ്വന്തം കാഴ്ച്ചപ്പാട്‌ 
വ്യക്തമാക്കുന്നു. 

“വി. കുര്‍ബാന സ്വീകരണം തടയപ്പെട്ടിരുന്നത്‌ യുക്തിപൂര്‍വ്വകമ 
ല്ലായെന്ന്‌ അന്നു ഞാന്‍ പറഞ്ഞിരുന്നതായി ഇപ്പോഴും ഓര്‍ക്കുന്നു. 
കുമ്പസാരം ശരിയായി നടത്തുന്നതിനാണു കൂടുതല്‍ അറിവ്‌ ആവ 
ശ്യമുളളത്‌. ബുദ്ധിമുട്ടും കൂടുതലുണ്ട്‌. അതു നന്നായി നടത്തിക്കഴി 
ഞ്ഞാല്‍ കുര്‍ബാന സ്വീകരണം വളരെ എളുപ്പമാണ്‌. ഒന്നും ചെയ്യാനി 
ല്ല. സ്വാഭാവിക അപ്പത്തില്‍ യേശുവുണ്ടെന്ന തിരിച്ചറിവിനുള്ള പ്രായ 
മായാല്‍ മതി. ആദ്യകുര്‍ബാന സ്വീകരണത്തിന്‌ ആവശ്യമായതെല്ലാം 
ഞാന്‍ പഠിച്ചിട്ടുണ്ടായിരുന്നു.” 

ചെറുപ്പംമുതലേ അനുരഞ്ജന കൂദാശയെ തികഞ്ഞ ആദരവോ 
ടെയാണ്‌ ഇട്ടുപ്പുണ്ണി സമീപിച്ചിരുന്നത്‌. പാപജീവിതത്തില്‍നിന്ന്‌ 
അകന്നു നില്‍ക്കുന്നതിനു കുമ്പസാരം അവനു പ്രേരണയായി. തന്റെ 
വാക്കോ പ്രവൃത്തിയോ കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട രീതിയില്‍ 
പാപകരമാണെന്ന ഓര്‍മ്മ ഉണര്‍ന്നാല്‍ അവയില്‍നിന്ന്‌ അകന്നുനില്‍ 
ക്കുന്നതിനു ദൈവകൃപ ശക്തമായ അവബോധം അവനു പ്രദാനം 
ചെയ്തു. കുമ്പസാരത്തിൽ പറയേണ്ട പാപമാണെന്ന്‌ ഓര്‍പ്പിച്ചുകൊണ്ട്‌ 
മറ്റുള്ളവരെ തെറ്റുകളില്‍നിന്ന്‌ അകറ്റുവാനും ശ്രദ്ധ പുലര്‍ത്തിയിരു 





188 സുതാര്യം സുന്ദരം 


ന്നു. തനിക്കുള്ളതുപോലെ മറ്റുള്ളവര്‍ക്കും കുമ്പസാരത്തെക്കുറിച്ചു 
ബോധ്യങ്ങള്‍ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇട്ടുപ്പുണ്ണിയുടെ ധാരണ. 

“ദൈവശാസ്ത്രം വേണ്ടതുപോലെ പഠിക്കാനായില്ല” എന്നത്‌ ഡണ്‍ 
സ്റ്റന്‍ ശെമ്മാശനെ അലട്ടിയിരുന്ന ആകുലതയായിരുന്നു. തിരുപ്പട്ടം 
അടുത്തുവരുന്തോറും ആകുലത മനഃസംഘര്‍ഷമായിത്തന്നെ വളര്‍ന്നു. 
അധികാരികളുമായി പങ്കുവച്ചു. അവര്‍ ശെമ്മാശനു ധൈര്യം പകര്‍ 
ന്നു. അനുസരണയോടെ പട്ടത്തിനായി അദ്ദേഹം ഒരുങ്ങി. വൈദിക 
നായി കൂദാശകളുടെ പരികര്‍മ്മത്തില്‍ വിശ്വസ്തതയുടെ പൂര്‍ണ്ണത 
യില്‍ മുഴുകി. കുമ്പസാരക്കൂട്ടിലിരുന്ന്‌ അനേകരെ അനുരഞ്ജന 
കൂദാശയിലൂടെ ദൈവബന്ധത്തിലേക്കു നയിക്കുന്നത്‌ ഒരു പുണ്യകര്‍ 
മ്മമായി ഡണ്‍സ്റ്റനച്ചന്‍ കരുതി. തന്റെ പക്കല്‍ അണയുന്നവരെ 
പാപജീവിതത്തോടു വിടപറഞ്ഞു ദൈവബന്ധം പുനഃസ്ഥാപിക്കുന്ന 
തിനും ദൈവവഴിയിലൂടെ നടന്നുമുന്നേറുന്നതിനും സഹായിക്കുന്ന 
ദൈവകൃപയുടെ ഉപകരണമായി അദ്ദേഹം പരിണമിച്ചു. ഏറെ 
ആശ്വാസത്തോടെ കുമ്പസാരക്കുട്ടില്‍നിന്ന്‌ വളരെ പേര്‍ ഇറങ്ങിപ്പോ 
കുന്നതു കണ്ടപ്പോള്‍ അച്ചനും ഒന്നു ബോധ്യമായി. “അഗാധമായ 
പാണ്ഡിത്യമല്ല, വിശുദ്ധിയാണ്‌ ഒരു വൈദികനില്‍നിന്ന്‌ പാവപ്പെട്ട 
ജനം പ്രതീക്ഷിക്കുന്നത്‌.” 

ശരവണംപട്ടി കാര്‍മ്മല്‍ മഠത്തിലെ ജോലിക്കാരി സെലീന 
സാക്ഷിക്കുന്നു, “1956 മുതല്‍ എനിക്കു ഡണ്‍സ്റ്റനച്ചനെ പരിചയമു 
ണ്ട്‌. വരന്തരപ്പിള്ളി ആശ്രമത്തില്‍നിന്നു പള്ളിക്കുന്ന്‌ പള്ളിയിലേക്ക്‌ 
അച്ചന്‍ പലപ്പോഴും കുമ്പസാരിപ്പിക്കാന്‍ വരാറുണ്ട്‌. അന്ന്‌ ഞാന്‍ 
ചെറുപ്പമാണ്‌. “വളരെ പുണ്യമുള്ള അച്ചനാണ്‌, നല്ല ഉപദേശം തരും” 
എന്നു പറഞ്ഞു ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ അടുക്കല്‍ കുമ്പ 
സാരിക്കാന്‍ പോകാറുണ്ട്‌. എല്ലാ മാസാദ്യ വ്യാഴാഴ്ചകളിലും മറ്റു 
വിശേഷ ദിവസങ്ങളിലും കുമ്പസാരക്കൂട്ടില്‍ എത്ര സമയം വേണമെ 
ങ്കിലും അച്ചന്‍ ചെലവഴിക്കും. നേരം എത്ര വൈകിയാലും എല്ലാവ 
രെയും കുമ്പസാരിപ്പിച്ചിട്ടേ ആശ്രമത്തിലേക്കു പോകാറുള്ളു.... ശരവ 
ണംപട്ടിയില്‍ അരുള്‍ മലര്‍ ഇല്ലത്തില്‍ കുമ്പസാരിപ്പിക്കാന്‍ ഇരിക്കു 
മ്പോഴും ഞാന്‍ അച്ചന്റെ അടുക്കലാണ്‌ കുമ്പസാരിക്കാറുള്ളത്‌. അടു 
ക്കള ജോലികള്‍ പിറുപിറുപ്പു കൂടാതെ നിറവേറ്റുന്നതിന്‌ ആവശ്യമാ 
യ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരുമായിരുന്നു. ഭക്ഷണം പാകംചെയ്തു 
മറ്റുള്ളവര്‍ക്കു കൊടുക്കുന്നതു സുവിശേഷത്തിലെ മര്‍ത്തയുടെ 





ദൈവക്ൃപയുള്ള കുമ്പസാരക്കാരന്‍ ... | 189 


ജോലിയാണെന്ന്‌ അച്ചന്‍ പറയാറുണ്ട്‌. അതുകൊണ്ട്‌ പാചകം ചെയ്തു 
സന്തോഷത്തോടെ എല്ലാവരേയും തൃപ്തിപ്പെടുത്തുവാന്‍ എനിക്കു 
സാധിക്കാറുണ്ട്‌.” 

സി. ഒണോഫ്രിയാ സി.എം.സി. പങ്കുവയ്ക്കുന്നു, “ഡണ്‍സ്റ്റനച്ചന്‍ 
പാക്കുളത്ത്‌ ആശ്രമത്തില്‍ ആയിരുന്ന കാലംമുതല്‍ എനിക്ക്‌ അദ്ദേഹ 
ത്തെ പരിചയമുണ്ട്‌. അന്ന്‌ ഞാന്‍ കോട്ടത്തറ മഠത്തില്‍ ആയിരുന്നു. 
അക്കാലത്ത്‌ കോട്ടത്തറ ലാന്റ്‌ ട്രൈബ്യൂനല്‍, സോഷ്യല്‍ കണ്‍സര്‍ 
വേഷന്‍ തുടങ്ങി പല സര്‍ക്കാര്‍ ഓഫീസുകളില്‍ ദൂരെനിന്നുള്ള 
കുറെ യുവാക്കന്മാര്‍ ജോലി ചെയ്തിരുന്നു. ഇടയ്ക്കൊക്കെ അവര്‍ 
വന്നു മഠത്തില്‍ പറയും. “ആ ബ്രാണ്‍ ഉടുപ്പിട്ട അച്ചനെ ഞങ്ങള്‍ക്കു 
വിളിച്ചു തരണം. അച്ചനോട്‌ എല്ലാം പറഞ്ഞു കുമ്പസാരിച്ചാല്‍ മന 
സ്സില്‍നിന്നു വലിയ ഭാരം പോയ അനുഭവമാണ്‌. നടന്നിരുന്ന പാപവ 
ഴികള്‍ വിട്ടുനടക്കാനുള്ള ശക്തമായ പ്രേരണ ഞങ്ങള്‍ക്ക്‌ അച്ചനില്‍ 
നിന്ന്‌ കിട്ടുന്നുണ്ട്‌.” 

ഡണ്‍സ്റ്റനച്ചന്റെ അരികിലുള്ള കുമ്പസാരവും അദ്ദേഹം നല്കു 
ന്ന ആത്മീയമാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങളും വലിയൊരു അനുഭവമാണെന്ന്‌ 
വളരെ പേര്‍ സാക്ഷിക്കുന്നു. അച്ചനിരുന്ന കുമ്പസാരക്കൂട്‌ കൃപ നിറ 
ഞ്ഞ ഒരു പാവനവേദിയായി പലര്‍ക്കും അനുഭവപ്പെട്ടു. ക്ഷമയും 
ശാന്തതയുമുള്ള അദ്ദേഹത്തില്‍ അറിവും പക്വതയുമുള്ള ഒരു ആദ്ധ്യാ 
ത്മിക പിതാവിനെ തിരിച്ചറിഞ്ഞു. ആ വിശുദ്ധ സാന്നിദ്ധ്യത്തില്‍ 
അവര്‍ അവാച്യമായ സമാശ്വാസം നേടി. 

ഒരുപാടു പേരുടെ കുമ്പസാരക്കാരനും ആദ്ധ്യാത്മിക പിതാവുമാ 
യിരുന്നു ഡണ്‍സ്റ്റനച്ചന്‍. പാലക്കാട്‌ രൂപതാദ്ധ്യക്ഷന്‍ മാര്‍ ജോസഫ്‌ 
ഇരിമ്പന്റെ ഏറെക്കാലത്തെ കുമ്പസാരക്കാരന്‍ ആയിരുന്നു. പിതാവ്‌ 
തന്റെ ജീവിതത്തിന്റെ അവസാനഘട്ടം മലമ്പുഴയിലെ പ്രീസ്റ്റ്‌ 
ഹോമിലാണ്‌ ചെലവഴിച്ചിരുന്നത്‌. മരണത്തോട്‌ അടുത്തുകൊണ്ടിരുന്ന 
പിതാവ്‌ ഡണ്‍സ്റ്റനച്ചന്റെ സാന്നിദ്ധ്യം കൂടുതല്‍ ആഗ്രഹിച്ചു. 
അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച്‌ എല്ലാ ആഴ്ചയിലും ഡണ്‍സ്റ്റന 
ച്ചന്‍ പ്രീസ്റ്റ്‌ ഹോം സന്ദര്‍ശിച്ചു. അപ്പോഴേക്കും ഡണ്‍സ്റ്റനച്ചനെ 
ഓര്‍മ്മക്കുറവ്‌ വളരെയേറേ ആക്രമിക്കാന്‍ തുടങ്ങിയിരുന്നു. ബസ്സില്‍ 
കയറിയാല്‍ എങ്ങോട്ടാണ്‌ പോകുന്നതെന്നു മറന്നുപോകുക പതി 
വായി. ബസ്സില്‍ ടിക്കറ്റിനായി കണ്ടക്റ്റര്‍ സമീപിക്കുമ്പോള്‍ ലക്ഷ്യ 
സ്ഥാനം ഓാര്‍മ്മിച്ചെടുക്കാനാകാതെ അദ്ദേഹം വിഷമിച്ചു. തന്മൂലം 





190 സുതാര്യം സുന്ദരം 


അച്ചന്റെ തനിച്ചുള്ള യാത്ര അധികാരികള്‍ വിലക്കി. ഡണ്‍സ്റ്റനച്ച 
നെന്ന കുമ്പസാരക്കാരക്കാരനെ നഷ്ടപ്പെട്ടതില്‍ പിതാവിനു ദുഃഖമു 
ണ്ടായി. 

ഡണ്‍സ്റ്റനച്ചന്റെ പക്കലുള്ള കുമ്പസാരം പലര്‍ക്കും ഹൃദയസ്പര്‍ 
ശിയായിരുന്നു. “ദൈവത്തിന്റെ ശക്തമായ കരത്തിനു കീഴില്‍ നിങ്ങള്‍ 
താഴ്മയോടെ നില്‍ക്കുവിന്‍. അവിടുന്ന്‌ തക്കസമയത്തു നിങ്ങളെ 
ഉയര്‍ത്തിക്കൊള്ളും.” “നല്ല തമ്പുരാന്‍ അറിയാതെ ജീവിതത്തില്‍ യാ 
തൊന്നും സംഭവിക്കില്ല. എല്ലാ സഹോദരിമാരെയും സ്വന്തം കൂടപ്പിറ 
പ്പുകളായി കണ്ട്‌ സ്നേഹിച്ചു ശുശ്രൂഷിക്കുക. അവരിലൂടെ തമ്പുരാ 
ന്റെ തിരുമനസ്സു കാണുക.” ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങള്‍ 
ലളിതവും പ്രയോഗികവുമായിരുന്നു. താന്‍ നിരന്തരം ജീവിച്ച്‌, മനസ്സി 
ന്റെ ഉള്ളറകളില്‍ അലിഞ്ഞ്‌, തന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി പരി 
ണമിച്ചതെല്ലാം സാന്ദര്‍ഭികമായി പുറത്തേക്കൊഴുകി. 

പാപങ്ങള്‍ ഏറ്റുപറയുന്നവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപ 
ദേശങ്ങള്‍ അദ്ദേഹത്തിന്റെ ശൈലിയുടെ ഭാഗമായിരുന്നില്ല. പകരം 
സ്നേഹാര്‍ദ്രതയാല്‍ തൊട്ടുതലോടി ഹൃദയത്തെയും മനസ്സിനെയും 
ഉണര്‍ത്തിയും ഉത്തേജിപ്പിച്ചും ആശ്വസിപ്പിച്ചും അനുഗ്രഹിച്ചും സരള 
മായി പുഞ്ചിരിച്ചുകൊണ്ടു ലളിതമായി ഉപദേശിക്കും. ആ പുഞ്ചിരി 
യില്‍ മൃദുവും അകളങ്കവുമായ ആഹ്ലാദം നിറഞ്ഞു നിന്നിരുന്നു. 

ആത്മാവിലെയും ഹൃദയത്തിലെയും വികാരവിചാരങ്ങള്‍ വായി 
ച്ചറിയാന്‍ ഡണ്‍സ്റ്റനച്ചനു പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നു. “അച്ച 
നെങ്ങനെ എന്റെ മനസ്സറിഞ്ഞു” എന്ന്‌ പലരും അത്ഭുതപ്പെട്ടു. പാപ 
ങ്ങള്‍ ഏറ്റുപറയുന്നവരുടെ ഉള്ളറിഞ്ഞ്‌ ഉപദേശം നല്‍കുന്നതിനുള്ള 
ആ കഴിവ്‌ പലര്‍ക്കും അനുഭവമാണ്‌. ഓരോ വ്യക്തിയെയും അവര്‍ 
ആയിരിക്കുന്ന അവസ്ഥയില്‍ അംഗീകരിച്ച്‌ അദ്ദേഹം സ്നേഹിച്ചു. 
ആദ്ധ്യാത്മിക ജീവിതത്തിലെ അപകടങ്ങളെക്കുറിച്ചു മുന്നറിയിപ്പു 
നല്കി. 

പതിവായി തന്റെ അടുക്കല്‍ കുമ്പസാരിക്കുന്നവരുടെ ആത്മീയവ 
ളര്‍ച്ചയില്‍ അച്ചന്‍ പ്രത്യേക ശ്രദ്ധ പുലര്‍ത്തി. അവരുടെ ആത്മീയ 
പുരോഗതി തന്റെകൂടെ ഉത്തരവാദിത്വമായി കരുതി. അവര്‍ ഏറ്റുപറ 
യുന്ന പ്രശ്നങ്ങള്‍ അച്ചന്‍ ഓര്‍മ്മയില്‍ സൂക്ഷിക്കും. അവ എങ്ങനെ 
തരണം ചെയ്തെന്നും അന്വേഷിക്കും. മുന്‍കുമ്പസാരത്തില്‍ താന്‍ 
കൊടുത്ത നിര്‍ദ്ദേശങ്ങള്‍ എപ്രകാരം പാലിച്ചുവെന്നു ചോദിച്ചറിയും. 





ദൈവകൃപയുള്ള കുമ്പസാരക്കാരന്‍ ... | 191 


ഇക്കാര്യത്തില്‍ പുലര്‍ത്തിയ അസാമാന്യമായ ഓര്‍മ്മശക്തിയെക്കു 
റിച്ച്‌ പലരും അത്ഭുതപൂര്‍വ്വം സംസാരിക്കുന്നു. 

ആര്‍ക്കെങ്കിലും ആവശ്യമുണ്ടെന്ന്‌ അറിഞ്ഞാല്‍ എത്ര ക്ഷീണിത 
നായിരുന്നാലും ഉടനടി കുമ്പസാരക്കൂട്ടില്‍ കയറി ഇരിക്കും. ഓര്‍മ്മക 
ളെല്ലാം വിസ്മൃതിയില്‍ ആണ്ടിരുന്നപ്പോഴും ബ. സഹോദരിമാരെ 
കണ്ടാല്‍ പറയും, “ആവശ്യമുള്ളപ്പോളൊക്കെ വിളിച്ചോ” കുമ്പസാരം 
ആവശ്യമുള്ളപ്പോഴൊക്കെ വിളിച്ചാല്‍ ഞാന്‍ വരാം എന്നാണ്‌ അദ്ദേ 
ഹം പറയുന്നത്‌. മറ്റുള്ളവരുടെ ആത്മീയ വളര്‍ച്ചയ്ക്ക്‌ എത്ര സമയം 
വേണമെങ്കിലും ചെലവഴിക്കാന്‍ ഡണ്‍സ്റ്റനച്ചന്‍ തയ്യാറായി. ദൈവം 
തന്നില്‍ നിക്ഷേപിച്ച സവിശേഷസിദ്ധി സഫലമാകുന്നതില്‍ അച്ചന്‍ 
ആനന്ദമണിയുകയായിരുന്നു. 


തേടിവന്നു കാത്തിരിക്കുന്ന നല്ലിടയന്‍ 
മറ്റുള്ളവരെ കുമ്പസാരിപ്പിക്കുന്നത്‌ സ്വന്തം ആവശ്യമായി ഡണ്‍സ്റ്റന 
ച്ചന്‍ കരുതി. ജോലിത്തിരക്കു മൂലം തന്റെ അടുത്തേക്കു വന്നെത്താന്‍ 
സാധ്യമല്ലാത്തവരെ തേടിച്ചെന്നു. ശരവണംപട്ടി വിമല്‍ ജ്യോതി 
ആശുപത്രിയിലെ സഹോദരി ഹെര്‍മന്‍ പറയുന്നു, “ആശുപത്രിയി 
ലെ ജോലിത്തിരക്കു കണ്ട്‌, ധൃതി കൂട്ടാതെ, കാത്തിരുന്ന്‌, അന്വേഷി 
ച്ചുവരുന്ന കാരുണ്യം നിറഞ്ഞ അനുഭവങ്ങളുണ്ട്‌. ആശുപ്രതിയില്‍ 
ഞങ്ങള്‍ വല്ലാത്ത തിരക്കിലാണെന്നു കാണുമ്പോള്‍ പോയി പിന്നീടു 
തിരിച്ചുവന്നു കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്‌. എന്റെ സംശയങ്ങളും ഉല്‍ക്കണ്ഠ 
കളും ആകുലതകളും ക്ഷമയോടെ ശ്രവിച്ച്‌ തക്ക പ്രതിവിധി പറഞ്ഞു 
തരുന്ന സ്നേഹം നിറഞ്ഞ അപ്പന്‍! ഞാന്‍ പറയാതെതന്നെ അദ്ദേഹം 
എന്റെ ഉള്ളറിഞ്ഞിരുന്നു. അച്ചന്‍ മരിച്ചിട്ടു ഞങ്ങള്‍ കാണാന്‍ വന്ന 
പ്പോള്‍ ലഭിച്ച അദ്ദേഹത്തിന്റെ പടത്തില്‍ ഞാന്‍ ദീര്‍ഘനേരം ഇപ്പോഴും 
നോക്കിയിരിക്കാറുണ്ട്‌. ഞാന്‍ അദ്ദേഹത്തിന്റെ മാദ്ധ്യസ്ഥ്യം 
അപേക്ഷിക്കുക പതിവാണ്‌.” 

അച്ചന്റെ സാന്നിധ്യംതന്നെ പരിശീലനരംഗത്തു വിലപ്പെട്ടതായിരു 
ന്നു. പ്രവിശ്യയിലെ പരിശീലനഭവനങ്ങളില്‍ പതിവായി സന്ദര്‍ശനം 
നടത്തുന്നതിന്‌ അധികാരികള്‍ അദ്ദേഹത്തെ നിയോഗിച്ചു. അര്‍ത്ഥി 
കള്‍ക്കു തനിയെ അഭിമുഖം നല്കി, അവര്‍ക്കു ദൈവവിളിയില്‍ 
പ്രോത്സാഹനവും ധൈര്യവും പകര്‍ന്ന്‌ അവരുടെ മുന്നോട്ടുള്ള 
യാത്രയ്ക്ക്‌ ഉര്‍ജ്ജം പകരുകയെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ 
സന്ദര്‍ശനോദ്ദേശ്യം. അതീവ തീക്ഷ്ണതയോടെ തന്റെ ഉത്തരവാദിത്വം 





192 സുതാര്യം സുന്ദരം 


അദ്ദേഹം നിര്‍വ്വഹിച്ചു. പല ആശ്രമങ്ങളില്‍ ഒറ്റക്കോ സമൂഹമായോ 
ബിരുദപഠനവും പ്രായോഗികപരിശീലനവും നടത്തുന്ന ശെമ്മാശന്മാ 
രെ അദ്ദേഹം നിരന്തരം ഓര്‍മ്മയില്‍ സൂക്ഷിച്ചു. അവരുടെ പ്രശ്ന 
ങ്ങള്‍ സ്വന്തം പ്രാര്‍ത്ഥനയുടെ വിഷയമായി. ശെമ്മാശന്മാര്‍ ആവശ്യ 
പ്പെടാതെതന്നെ പലപ്പോഴും അവരെ തേടിച്ചെല്ലുവാന്‍മാ്രം അവര്‍ 
അദ്ദേഹത്തിന്റെ പരിഗണനാപാത്രങ്ങളായി. ആദ്ധ്യാത്മിക മാര്‍ഗ്ഗനിര്‍ 
ദ്ദേശം സ്വീകരിക്കാനായി തന്നെ സമീപിക്കുന്നവരെ ഏറെനാളുകള്‍ 
കാണാതിരുന്നാല്‍ അവരെതേടി അച്ചന്‍ പുറപ്പെടും. ആര്‍ക്കെങ്കിലും 
തന്റെ ആദ്ധ്യാത്മികോപദേശം ആവശ്യമുണ്ടെന്നു കണ്ടാല്‍ അവരെ 
തേടിച്ചെല്ലും. ദൈവവിളി സംബന്ധമായ പ്രതിസന്ധികളില്‍ അവര്‍ 
ക്കു താങ്ങായി; തണലായി. അര്‍ത്ഥികളെ അവരിലെ അരൂപിയുടെ 
പ്രവര്‍ത്തനങ്ങളില്‍ ഇടപെടാതെ അവരെ ദൈവവിളിയുടെ വളര്‍ച്ചയിലേ 
ക്കും ദൈവബന്ധത്തിലേക്കും നയിക്കുന്നതിന്‌ അച്ചന്‍ ശ്രദ്ധപുലര്‍ത്തി. 


കരുതലിന്റെ ധാരാളഹൃദയന്‍ 
ഡണ്‍സ്റ്റനച്ചനുമായി ഇടപഴകിയവരില്‍ പലര്‍ക്കും അദ്ദേഹത്തിന്റെ 
പ്രത്യേകമായ കരുതലിന്റെ അനുഭവങ്ങള്‍ പങ്കുവയ്ക്കാനുണ്ട്‌. വളരെ 
സ്വാഭാവികവും സ്വതന്ത്രവും സത്യസന്ധവുമായിരുന്നു അച്ചന്റെ 
പെരുമാറ്റമെന്ന്‌ അവര്‍ സാക്ഷിക്കുന്നു. 

ഒരാള്‍ അനുഭവം അനുസ്മരിക്കുന്നു, “യോഗാര്‍ത്ഥിയായിരിക്കെ 
ഒരിക്കല്‍ രാത്രിയില്‍ ഡണ്‍സ്റ്റനച്ചന്റെ അരികില്‍ ആത്മീയ മാര്‍ഗ്ഗ 
നിര്‍ദ്ദേശങ്ങള്‍ക്കായി ഏറെ നേരം ചെലവഴിച്ചു. വളരെ വൈകിയാണ്‌ 
ഉറങ്ങാന്‍ പോയത്‌. പിറ്റേന്നാള്‍ രാവിലെ പ്രഭാതഭക്ഷണത്തിനുശേ 
ഷം ഇക്കാര്യം ഡണ്‍സ്റ്റനച്ചന്റെ ഓര്‍മ്മയില്‍ വന്നു. അദ്ദേഹം അര്‍ 
ത്ഥിയെ വിളിച്ച്‌, “കുറച്ചു നേരം ഉറങ്ങിക്കോ. ക്ലാസിനു നേരമാകു 
മ്പോള്‍ ഞാന്‍ വിളിച്ചുകൊള്ളാം” എന്നു പറഞ്ഞു വിശ്രമിക്കുന്നതിന്‌ 
അദ്ദേഹത്തെ അനുവദിച്ചു. ഏറെ കാര്യങ്ങള്‍ മറന്നാലും മറ്റുള്ളവര്‍ക്ക്‌ 
അനിവാര്യമായ കാര്യങ്ങള്‍ കരുതലോടെ ഓര്‍മ്മയില്‍ സൂക്ഷിച്ചു. 

മറ്റൊരു ശെമ്മാശന്റെ അനുഭവം: അദ്ദേഹം പ്രായോഗിക പരിശീല 
ന കാലയളവില്‍ ആശ്രമത്തിലെ നാലുചക്രവാഹനം ഓടിച്ചുനോക്കു 
ക പതിവായിരുന്നു. വാഹനം ഓടിച്ചു പരിചയിക്കുകയെന്നതായിരു 
ന്നു ലക്ഷ്യം. ഒരു ദിവസം അദ്ദേഹം വണ്ടിയുമായി പെരുമാറിയപ്പോൾ 
അതിനു വളരെ നിസ്സാരമായ കേടുപറ്റി. ആശ്രമത്തിന്റെ സുപ്പീരിയര്‍ 
സംഭവം വലിയ വാര്‍ത്തയാക്കി അധികാരികളുടെ അടുക്കലെത്തിച്ചു. 





ദൈവക്ൃപയുള്ള കുമ്പസാരക്കാരന്‍ ... 193 


ഈ അനുഭവം ശെമ്മാശന്‍ അല്പം മനോവേദനയ്ക്കു കാരണമായി. 
മൂന്നു വര്‍ഷങ്ങള്‍ക്കുശേഷം നിത്യരവതത്തിനായി ഒരുങ്ങിനില്‍ക്കുന്ന 
ശെമ്മാശ്ശമനെ സമീപിച്ച്‌ ഡണ്‍സ്റ്റനച്ചന്‍ അന്വേഷിച്ചു, “ആ വണ്ടിപ്ര 
ശ്നമൊക്കെ ശരിയായോ? നിത്യര്വതത്തിന്‌ അനുവാദം കിട്ടിയോ?” 

കോയമ്പത്തൂരിലെ ലിറ്റില്‍ ഫ്ളവര്‍ ആശ്രമത്തില്‍ പ്രായോഗിക 
പഠനം നടത്തിയിരുന്ന ഒരു ശെമ്മാശന്റെ അനുഭവം: ബ. ഡണ്‍സ്റ്റന 
ച്ചനെയാണ്‌ ആദ്ധ്യാത്മിക മാര്‍ഗ്ഗനിര്‍ദ്ദേശത്തിനായി അദ്ദേഹം തെര 
ഞ്ഞെടുത്തിരുന്നത്‌. കുറെ നാള്‍ ശെമ്മശാന്‍ ആത്മീയഗുരുവിനെ 
ചെന്നുകണ്ടില്ല. ഒരു നാള്‍ ശെമ്മാശനെ തേടി ഡണ്‍സ്റ്റനച്ചന്‍ 
കൊവേന്തയില്‍ ചെന്നു. ശെമ്മാശന്റെ തിരക്കു കാരണം ഇരുവര്‍ക്കും 
നേരില്‍ കാണാന്‍ കഴിഞ്ഞില്ല. കുറേ നേരം കാത്തിരുന്നശേഷം 
ശെമ്മാശനോട്‌ ഡണ്‍സ്റ്റനച്ചന്‍ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ 
ബസ്സ്‌ സ്റ്റോപ്പ്‌ വരെ ഒന്നു ചെല്ലാന്‍. ഇരുവരും ഒരുമിച്ചു നടക്കുന്ന 
നേരം ആത്മകാര്യങ്ങള്‍ സംസാരിച്ചു. ആത്മാക്കളെക്കുറിച്ച്‌ അച്ചനു 
ണ്ടായിരുന്ന തീക്ഷ്ണത വളരെ വലുതായിരുന്നു. 

ഒരിക്കല്‍ ഒരു ശെമ്മാശന്‍ തന്റെ കുറെ വേദനകള്‍ അച്ചനുമായി 
പങ്കുവച്ചു. പിന്നീട്‌ ഇരുവരും കണ്ടുമുട്ടുന്നതിനുള്ള സാഹചര്യം 
ഇല്ലാതായി. പല മാസങ്ങള്‍ കഴിഞ്ഞ്‌ പെരിന്തല്‍മണ്ണ സേക്രട്ട്‌ ഹാര്‍ 
ട്ട്‌ ആശ്രമത്തില്‍ നിന്നു ഡണ്‍സ്റ്റനച്ചന്‍ പ്രൊവിന്‍ ഷ്യാളച്ചനെ 
ഫോണില്‍ വിളിച്ചു. “അടുത്ത ആഴ്ച പ്രൊവിന്‍ഷ്യാളച്ചന്‍ വരുമ്പോള്‍ 
ആ ശെമ്മാശനെ കൂടെ കൊണ്ടുവരണം. എനിക്കൊന്നു കാണണം.” 


സഹശഗമിക്കുന്ന ആത്മപാലകന്‍ 

ഡണ്‍സ്റ്റനച്ചന്റെ ജ്യേഷ്ഠന്റെ മകള്‍ സി. ലിസി തന്റെ അനുഭവങ്ങള്‍ 
പങ്കുവെയ്ക്കുന്നു: അപ്പന്റെ മരണത്തിനുശേഷമാണ്‌ എനിക്കു ദൈവ 
വിളി ഉണ്ടാകുന്നത്‌. അത്‌ അപ്പന്റെ വേര്‍പാടിന്റെ ദുഃഖം മൂലമാണെ 
ന്നു പലരും വ്യാഖ്യാനിച്ചു. വര്‍ഗീസ്‌ പാലത്തിങ്കലച്ചന്‍ ഞാന്‍ പഠിച്ചി 
രുന്ന ഗുരുവായൂര്‍ ലിറ്റില്‍ ഫ്ളവര്‍ കോളേജില്‍ ചെന്ന്‌, അപ്പന്‍ മരിച്ച 
വേദനയിലാണ്‌ ലിസി ഇങ്ങനെ പറയുന്നതെന്നും രണ്ടു കൊല്ലംകൂടി 
പഠിക്കട്ടെയെന്നും അവിടത്തെ ബ.സഹോദരിമാരെ അറിയിച്ചു. 
ഞാനാകെ വിഷമിച്ചു. ഡണ്‍സ്റ്റനച്ചന്‍ ഇക്കാര്യത്തില്‍ ഇടപെട്ടു. 
ദൈവവിളി ഉണ്ടെങ്കില്‍ അവള്‍ ഇപ്പോള്‍തന്നെ പൊയ്ക്കൊളളട്ടെയെ 
ന്നു പറഞ്ഞുകൊണ്ട്‌ എന്റെ ദൈവവിളിയിലുള്ള തടസ്സങ്ങള്‍ മാറ്റിത്തന്ന്‌ 
എന്നെ സഹായിച്ചു. 





194 | സുതാര്യം സുന്ദരം 


ഞാന്‍ പോസ്റ്റുലന്റ്‌ ആയിരിക്കു മ്പോഴാണ്‌ എന്നെ എം.എ 
സ്‌.സി.ക്കു പഠിക്കാന്‍ അയക്കുന്നത്‌. എനിക്ക്‌ ആകെ വിഷമമായി. 
എന്റെ ബാച്ചുകാര്‍ പോയി. ഇനി ഞാന്‍ അടുത്ത ബാച്ചിന്റെകൂടെ പഠി 
ക്കണം. ഞാന്‍ അച്ചനോടു വിഷമം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, 
“നിന്റെ കൂട്ടുകാരികളുടെ ഹൃദയമാകുന്ന വിളക്കില്‍ ദൈവസ്നേഹ 
ത്തിന്റെ എണ്ണ നിറഞ്ഞു. നിന്റെതു നിറയുന്നതുവരെ കാത്തിരിക്കു 
ക.” ഇതു കേട്ടപ്പോള്‍ എന്റെ വിഷമം മാറി. 

ഞാന്‍ എം.എസ്‌.സി.ക്കു പഠിച്ചതു കേരളവര്‍മ്മ കോളേജിലാണ്‌. 
തൃശൂര്‍ അമല ആശുപത്രിയോട്‌ അനുബന്ധിച്ചുള്ള മേരി റാണി മഠ 
ത്തിലാണ്‌ അന്നു താമസിച്ചിരുന്നത്‌. അക്കാലത്ത്‌ ഞാന്‍ എന്റെ ചെറി 
യ തെറ്റുകള്‍പോലും അച്ചനോടു തുറന്നു പറയുമായിരുന്നു. ആദ്യ 
ത്തെ പരീക്ഷ കഴിഞ്ഞപ്പോള്‍ തോല്‍ക്കുമെന്ന ഭീതിയില്‍ ഞാനാകെ 
വിഷമിച്ചു. അടുത്ത പരീക്ഷയ്ക്കു പഠിക്കുവാന്‍ പോലും എനിക്കു 
കഴിഞ്ഞിരുന്നില്ല. ഞാന്‍ മുറിയടച്ചിരുന്നു കരഞ്ഞു. സഹോദരിമാര്‍ 
വാതില്‍ തട്ടിയിട്ടും ഞാന്‍ തുറന്നില്ല. ആ സമയത്ത്‌ ആരോ പറഞ്ഞു, 
“ഡണ്‍സ്റ്റനച്ചന്‍ വന്നിരിക്കുന്നു.” ഞാന്‍ വാതില്‍ തുറന്നു. ഡണ്‍സ്റ്റ 
നച്ചന്‍ എന്റെ മുമ്പില്‍ നില്‍ക്കുന്നു. ഞാന്‍ വിഷമം പങ്കുവെച്ചു. അച്ചന്‍ 
പറഞ്ഞു, “കഴിഞ്ഞതു കഴിഞ്ഞു. അതു ദൈവത്തിനു സമര്‍പ്പിക്കുക. 
വരാന്‍ പോകുന്നതിനു തയ്യാറാകുക.” ഇതു പറഞ്ഞപ്പോള്‍ എന്റെ 
എല്ലാ ദുഃഖവും മാറി. 1 മിനിറ്റ്‌ ഞങ്ങള്‍ സംസാരിച്ചു. എന്നെ കാണു 
വാന്‍ മാത്രമാണ്‌ അദ്ദേഹം കോയമ്പത്തൂരുനിന്നു വന്നത്‌. ദൈവം 
എന്റെ ദുഃഖം അച്ചനു കാണിച്ചുകൊടുത്തു. അദ്ദേഹം എന്നെത്തേടി 
വന്നു. പിന്നെ തോല്‍ക്കുമെന്നു കരുതിയ പരീക്ഷയില്‍ ഞാന്‍ ജയിച്ചു. 

എന്റെ നവസന്യാസ പരിശീലനം മരത്താക്കരയില്‍ അയിരുന്നു. 
ഒരു ദിവസം അച്ചന്‍ എന്നെ കാണാന്‍ വന്നപ്പോള്‍ പറഞ്ഞു, “എനി 
ക്കു ദാവീദിനെ വലിയ ഇഷ്ടമാണ്‌. സങ്കീര്‍ത്തനം വായിച്ചു പ്രാര്‍ത്ഥി 
ക്കാറുണ്ട്‌. നിങ്ങളും സങ്കീര്‍ത്തനം വായിക്കണം. പിന്നെ ബൈബിളും 
ക്രിസ്‌ താനുകരണവും മാത്രം വായിച്ചാല്‍ മതി. അതില്‍ നിന്ന്‌ 
എല്ലാം കിട്ടും.” തുടര്‍ന്ന്‌ എനിക്കു രണ്ട്‌ സുകൃതജപങ്ങള്‍ പറഞ്ഞു 
തന്നു: 1. Oh Sweet heart of Jesus, be you my true Joy. 2. Oh Holy Spirit, abide 
with me and make me abide with you always. പിന്നീടും ആത്മീയ കാര്യ 
ങ്ങള്‍ അദ്ദേഹം എനിക്ക്‌ എഴുതാറുണ്ട്‌. 

നിത്യര്രതം ചെയ്യുന്നതിനു തൊട്ടുമുമ്പുള്ള കാലഘട്ടത്തില്‍, സഭ 
യോടു വിടപറഞ്ഞ്‌ ഏകാന്തതയില്‍ പ്രാര്‍ത്ഥിക്കാനും കൂടുതല്‍ ലളി 





ദൈവക്ൃപയുള്ള കുമ്പസാരക്കാരന്‍ ... | 195 


തമായ ജീവിതം നയിക്കാനും ഞാന്‍ ആഗ്രഹിച്ചു. ഞാന്‍ ഡണ്‍സ്റ്റന 
ച്ചനെ എഴുതി അറിയിച്ചു. അച്ചന്‍ മൂന്നു പുറമുള്ള ഒരു മറുപടി അയ 
ച്ചു. ഞാന്‍ അതിന്റെ മൂന്നു വരി വായിച്ചു. എന്റെ സംരംഭത്തിനു തട 
സ്സം നില്‍ക്കുന്ന കത്താണ്‌ അതെന്നു മനസ്സിലായി. ഞാനതു കീറിക്ക 
ളഞ്ഞു. തുടര്‍ന്ന്‌ എന്റെ കുമ്പസാരക്കാരന്‍ ആവശ്യപ്പെട്ടതനുസരിച്ച്‌ 
ബ്ര. സാവിയോയോടൊപ്പം ബിജ്‌നോര്‍ മ്മെതാന്‍ മാര്‍ ഗ്രേഷ്യന്‍ 
മുണ്ടാടന്‍ പിതാവിനെ കാണുന്നതിനായി പോയി. അവിടെ ചെന്ന 
പ്പോള്‍ പിതാവ്‌ ഒരു കത്ത്‌ കാണിച്ചിട്ട്‌ ഇത്‌ ആരുടെതാണെന്നു 
നോക്കാന്‍ പറഞ്ഞു. അത്‌ ഡണ്‍സ്റ്റനച്ചന്റെ എഴുത്തായിരുന്നു. അ 
തില്‍ ഇങ്ങനെ എഴുതിയിരുന്നു, അവള്‍ ഒരു സാഹസത്തിനു മുതിരു 
ന്നതായി ഞാനറിഞ്ഞു. എനിക്ക്‌ അവിടെ വന്ന്‌ അവളെ സഹായി 
ക്കാന്‍ സാധ്യമല്ല. ദയവു ചെയ്തു പിതാവ്‌ അവളോടു സംസാരിച്ച്‌ 
അവളെ രക്ഷപ്പെടുത്തണം.' അങ്ങനെ സഭവിട്ടു പോകുന്നതില്‍നിന്നു 
ഡണ്‍സ്റ്റനച്ചന്‍ എന്നെ രക്ഷിച്ചു. 

പിന്നീട്‌ അദ്ദേഹം എന്നെ കണ്ടപ്പോള്‍ പറഞ്ഞു. “കൂടുതല്‍ ലളിത 
ജീവിതം നയിക്കാന്‍ എനിക്കും ആഗ്രഹമുണ്ട്‌. ഈ ആഗ്രഹം നമ്മള്‍ 
കാത്തുസൂക്ഷിക്കുക. എനിക്ക്‌ ഇപ്പോഴും അവസരം കിട്ടിയിട്ടില്ല. ഞാന്‍ 
പ്രവിശ്യാസംഘത്തില്‍ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്‌. അതുപോലെ 
ലിസിയും പറയുക. സമയമാകുമ്പോള്‍ അതു നടക്കും.” 

അവസാനമായി, ഞാന്‍ വാരണാസിയില്‍ റീഹാബിലിറ്റേഷന്‍ സെന്റ 
റില്‍ താമസിക്കുന്ന സമയത്ത്‌ (2003) ഡണ്‍സ്റ്റനച്ച്വന്‍ ഒരു കത്ത്‌ 
എഴുതി. അതില്‍ എന്നെ നയിക്കാന്‍ ഇനി ആരുമില്ല എന്നെഴുതി. 
അതെഴുതുമ്പോള്‍ എന്റെ കണ്ണുകള്‍ നിറഞ്ഞു. ആ എഴുത്ത്‌ അയച്ചു 
തിരിച്ചുവന്നപ്പോള്‍ വീട്ടില്‍നിന്ന്‌ ചെറിയേട്ടന്റെ ഫോണ്‍ വന്നു. “ഡണ്‍ 
സ്റ്റനച്ചന്‍ വീണു. ഓര്‍മ്മ പോയി. ഇപ്പോള്‍ കുട്ടികളെപോലെയാണ്‌.” 
എന്റെ കണ്ണുകള്‍ നിറഞ്ഞൊഴുകി. ഞങ്ങള്‍ തമ്മിലുള്ള ആത്മബന്ധം 
ഇന്ദ്രീയാതീതമായി സന്ദേശങ്ങള്‍ കൈമാറുകയായിരുന്നു. ഡണ്‍സ്റ്റ 
നച്ചന്‍ വീണതോടെ എനിക്കിനി ഒരു മാര്‍ഗ്ഗദര്‍ശി ഇല്ലെന്ന തിരിച്ചറി 
വില്‍ ഞാന്‍ കരഞ്ഞതും അതുകൊണ്ടുതന്നെ. 


മങ്ങിയ ഓര്‍മ്മയിലും പ്രജ്ജ്വലമായ ചൈതന്യം 

ജീവിതത്തിന്റെ അന്ത്യത്തില്‍ മങ്ങിയ ഓര്‍മ്മയില്‍ വ്യാപരിക്കുമ്പോ 
ഴും അച്ചന്റെ കൊച്ചുകൊച്ചു വാക്കുകളും ലളിതമായ സാന്നിദ്ധ്യവും 
അര്‍ത്ഥികള്‍ക്ക്‌ ആത്മീയതയുടെ മാര്‍ഗ്ഗനിര്‍ദേശകങ്ങളായി മാറി. 





196 സുതാര്യം സുന്ദരം 


ആത്മീയചൈതന്യം പ്രസരിക്കുന്ന ദിവ്യസാന്നിദ്ധയമായാണ്‌ ഡണ്‍സ്‌ 
റൃനച്ചനെ എല്ലാവരും കണ്ടിരുന്നത്‌. അദ്ദേഹത്തിന്റെ സാന്നിദ്ധ്യം 
ശാന്തിയും സമാധാനവും സന്തോഷവും മറ്റുള്ളവര്‍ക്കു പകര്‍ന്നുകൊ 
ടുത്തു. കുട്ടികളുടെ കൂട്ടായ്മക്കും ആത്മീയപുരോഗതിക്കും ആ 
സാന്നിദ്ധ്യം സഹായകമായി. 

നിരന്തരം ദൈവത്തില്‍ അഭിരമിച്ചു വിശുദ്ധിയുടെ തപസ്യയില്‍ 
മുഴുകിയ ഡണ്‍സ്റ്റനച്ചന്‍! മരണത്തോട്‌ അടുത്ത്‌, തീര്‍ത്തും ബലഹീ 
നതയില്‍ അമര്‍ന്നപ്പോഴും ആ തപസ്യ ഇടമുറിയാതെ മുന്നേറി. ചെറു 
പ്പംമുതല്‍ തന്റെ അകമെ ഉറവെടുത്ത്‌ ഒഴുകിയിരുന്ന പരമപ്രേമം വാര്‍ 
ദ്ധകൃത്തിന്റെ ദുര്‍ബ്ബലതകള്‍ ഭേദിച്ച്‌, “സ്ഥലപരിസര വിവേകമില്ലാ 
തെ” പുറത്തേക്കൊഴുകി. സക്രാരിക്കു മുന്‍പില്‍ കരഞ്ഞുപ്രാര്‍ത്ഥിച്ചു. 
ഹൃദയത്തിന്റെ നിറവില്‍നിന്നു സുകൃതജപങ്ങള്‍ ഒഴുകി. പരസ്പര 
ബന്ധമില്ലാത്തതും അവ്യക്തവുമായ പദങ്ങളില്‍ ഉറക്കെ ദൈവത്തെ 
സ്തുതിച്ചു. ആ പ്രാര്‍ത്ഥന മറ്റുള്ളവര്‍ക്ക്‌ ആശ്വാസവും ്രചോദനവു 
മായി. വേദനിക്കുന്നവര്‍ക്ക്‌ ആശ്വാസമായി, ആകുലചിത്തര്‍ക്കു വെളി 
ച്ചമായി, ദൈവവിളിയില്‍ ശങ്കിച്ചുനില്‍ക്കുന്നവര്‍ക്കു ധൈര്യമായി 
പകര്‍ന്നു. 

ഒരു നവസന്ന്യാസി തന്റെ അനുഭവം വിവരിക്കുന്നു, “രാത്രി 
ആത്മശോധനയുടെ നേരം. എനിക്ക്‌ ഒന്നിനും കഴിയുന്നില്ല. ചിന്ത 
കള്‍ എന്നെ വലിഞ്ഞുമുറുക്കി. അനങ്ങാന്‍ വയ്യ. തല പെരുക്കുംപോ 
ലെ. എന്തു ചെയ്യും... ഒരു രൂപവുമില്ല. ഒരു സഹായം എവിടെനിന്നു 
ലഭിക്കും. പെട്ടെന്ന്‌ ആ നിശ്ശൂബദതയില്‍ ഒരു വലിയ ശബ്ദം. “ഓ... 
ദൈവമേ, സഹായിക്കണമെ... ദൈവമേ, സഹായിക്കണമെ... അച്ചാ 
നമ്മുടെ കുട്ടികള്‍ അച്ചാ ... ദൈവമേ സഹായിക്കണമെ... അച്ചാ ഒരു 
കുട്ടി ... കൂട്ടി ... കുട്ടി .. ദൈവമേ സഹായിക്കണമെ...” അല്പബോധം 
മാത്രം ശേഷിച്ചിട്ടുള്ള ഡണ്‍സ്റ്റനച്ചന്‍ പ്രാര്‍ത്ഥിക്കുകയാണ്‌. നവസ 
ന്ന്യാസി തുടരുന്നു, “അദ്ദേഹത്തോടൊപ്പം ഞാനും മനസ്സില്‍ പറയാന്‍ 
തുടങ്ങി, “ദൈവമേ സഹായിക്കണമെ...” അപ്പോള്‍ ഞാന്‍ അനുഭവിച്ച 
സമാധാനം വിവരിക്കാന്‍ വാക്കുകളില്ല.” 

ദൈവവിളി സംബന്ധമായ പലവിധ ചിന്തകളാല്‍ ആകുലനായിരു 
ന്ന ഒരു അര്‍ത്ഥി ഒരിക്കല്‍ ഡണ്‍സ്റ്റനച്ചനു രാത്രിയില്‍ കൂട്ടുകിട 
ക്കാന്‍ പോയി. ഉറക്കം നഷടപ്പെടുമെന്നതിനാല്‍ അത്ര താത്പര്യത്തോ 
ടു കൂടിയല്ല അദ്ദേഹം ആ ജോലി ഏറ്റെടുത്തത്‌. എന്നാല്‍ ആ രാത്രി 





ദൈവകൃപയുള്ള കുമ്പസാരക്കാരന്‍ ... 197 


യില്‍ ഡണ്‍സ്റ്റനച്ചന്‍ നന്നായുറങ്ങി. പാതിരാത്രിയില്‍ അര്‍ത്ഥിയെ 
വിളിച്ചുണര്‍ത്തിയിട്ടു പറഞ്ഞു, “നിനക്കു വലിയ ഭാഗ്യമാണ്‌ കിട്ടിയി 
രിക്കുന്നത്‌. നന്നായി പ്രാര്‍ത്ഥിക്കണം. പിന്നെ പല സുകൃത ജപങ്ങള്‍ 
ചൊല്ലിക്കൊണ്ടിരുന്നു. അച്ചന്റെ സാന്നിദ്ധ്യവും പ്രാര്‍ത്ഥനയും അദ്ദേ 
ഹത്തിനു വളരെ മുന്നേറുവാനുള്ള ശക്തി പകര്‍ന്നു. അച്ചനു കൂട്ടുകി 
ടക്കാന്‍ കിട്ടിയ അവസരം ഒരു ഭാഗ്യമായി തോന്നി. പിന്നീട്‌ കാണു 
മ്പോഴെല്ലാം പറയും, “പേടിക്കേണ്ട. പ്രാര്‍ത്ഥിക്ക്‌.” ധൈര്യവും 
പ്രചോദനവും തരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകള്‍. 





198 സുതാര്യം സുന്ദരം 


15 


മറവിയമുടെ ആത്മീയതയറമും 
രസകരകഥകളും 


ഒരു വിദ്യാര്‍ത്ഥിയായിരുന്ന കാലത്തു തന്നെ ഇട്ടുപ്പുണ്ണിയെ മറവി 
ബാധിച്ചിരുന്നു. തന്റെ പല ബലഹീനതകളോടൊപ്പം പഠനത്തിനും 
ദൈവവിളിക്കും മറവി തടസ്സമാകുമെന്ന്‌ അവന്‍ ഭയപ്പെട്ടു. ജീവിത 
ത്തിന്റെ അന്ത്യംവരെയും തന്റെ വ്യക്തിത്വത്തിന്റെ അവിഭാജ്യഭാഗമാ 
യി മറവിയെന്ന ബലഹീനത പിന്തുടര്‍ന്നു. അവസാനം മറവിരോഗ 
ത്തിനു കീഴടങ്ങിക്കൊണ്ട്‌ അദ്ദേഹം മരണത്തിനു വരവേല്‍പു നല്‍കി. 

മറവിമൂലം തനിക്കു നേരിടുന്ന എല്ലാ ക്ലേശങ്ങളേയും അപമാന 
ങ്ങളേയും അതീവ നിഷ്കളങ്കതയിലും വിശുദ്ധമായ വിനയത്തിലും 
അച്ചന്‍ സ്വീകരിച്ചു. എല്ലാ അനുഭവങ്ങളേയും വിശുദ്ധിയുടെ വികാ 
സത്തിനു പോഷകമായി മാറ്റുന്നതിനു അദ്ദേഹത്തിനു സാധ്യമായി. 


സ്വയം അംഗീകരിച്ച ആത്മജ്ഞാനി 
തനിക്കു മറവിയുണ്ടെന്നു സമ്മതിക്കാന്‍ ഡണ്‍സ്റ്റനച്ചനു തെല്ലും 
മടിയില്ലായിരുന്നു. സ്വന്തം ബലഹീനതയെക്കുറിച്ചുള്ള അവബോധ 
ത്തോടെ തന്റെ കുറവുകളെ നോക്കി അദ്ദേഹം പുഞ്ചിരി തൂകി. അവ 
യെല്ലാം തന്റെതുതന്നെയെന്ന്‌ അംഗീകരിച്ചു. അവ മറ്റുള്ളവര്‍ അറി 
യുന്നതു കുറച്ചിലായി കരുതിയില്ല. തന്റെ മറവിയുടെ കഥകള്‍ മടിയി 
ല്ലാതെ മറ്റുള്ളവരുമായി പങ്കുവെച്ചു. മറ്റുള്ളവരുടെ സഹായം എളിമ 
യോടെ സ്വീകരിച്ചു. കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ മറ്റുള്ളവരോടു 
കാര്യങ്ങള്‍ ചോദിച്ചറിഞ്ഞു. അവര്‍ പറയുന്ന കാര്യങ്ങള്‍ എത്ര ചെറു 
തായിരുന്നാലും അനുസരിച്ചു. അവരുടെ കളിയാക്കലുകളെ ആസ്വാ 
ദൃകരമായ പുഞ്ചിരികൊണ്ട്‌ അദ്ദേഹം നേരിട്ടു. വീഴ്ചകളില്‍ മാപ്പു 
ചോദിച്ചു. സ്വയം അറിഞ്ഞ വ്യക്തി. സ്വന്തം കഴിവുകേടുകളെക്കുറിച്ച്‌ 
അവബോധമുള്ള ആത്മജ്ഞാനി. 

അച്ചന്‍ അട്ടപ്പാടിയില്‍ ആയിരുന്നപ്പോള്‍ ശീങ്കര മഠത്തില്‍ കുര്‍ 
ബ്ബാന ചൊല്ലിയിരുന്നു. എല്ലാ ദിവസവും നടന്നാണു കുര്‍ബാനയ്ക്കു 
പോയിരുന്നത്‌. ആശ്രമത്തിനിന്ന്‌ ഇറങ്ങി പ്രധാന വഴിയില്‍ ചെന്ന്‌, 
ചിലപ്പോള്‍ വലത്തോട്ടു തിരിഞ്ഞു കൂക്കംപാളയം മഠത്തിന്റെ പടിക്ക 





മറവിയുടെ ആത്മീയതയും രസകരക്ഥകളും | 199 


ലെത്തും. “ഏനിക്കു തെറ്റിയല്ലോ. ശീങ്കര മഠത്തിലേക്കല്ലെ പോകേ 
ണ്ടത്‌.” എന്നു സ്വയം പറഞ്ഞു തിരിച്ചുനടന്നു ലക്ഷ്യസ്ഥാനത്തു 
ചെന്നു ദിവ്യബലി അര്‍പ്പിക്കും. കുര്‍ബാന കഴിഞ്ഞു കാപ്പി കുടിക്കു 
മ്പോള്‍ പറ്റിയ അബദ്ധം സഹോദരിമാരോടു പറയും. അച്ചന്റെ മറവി 
അങ്ങനെ മഠത്തില്‍ ഉല്ലാസത്തിനു വിഷയമാകും. 

പോള്‍ കല്ലുവീട്ടിലച്ചന്‍ 1994-95 വര്‍ഷങ്ങളില്‍ വി. ചാവറയച്ചനെ 
ക്കുറിച്ച്‌ പരിയാരത്തെ സി.എസ്‌.ആറില്‍ ധ്യാനങ്ങള്‍ നടത്തിയിരുന്നു. 
ഒരു ധ്യാനത്തില്‍ ഡണ്‍സ്റ്റനച്ചനും സംബന്ധിച്ചു. എന്നാല്‍ ഒരു ദിവ 
സം വൈകിയാണ്‌ അദ്ദേഹം സ്ഥലത്തെത്തിയത്‌. മറവികൊണ്ട്‌ 
തീയതി തെറ്റിപ്പോയതാകണം. വന്നയുടനെ ധ്യാനഗുരുവിനെ നേരില്‍ 
കണ്ടു ക്ഷമായാചനം നടത്തി. ശേഷം നഷ്ടപ്പെട്ട ധ്യാനങ്ങളുടെ കുറി 
പ്പ്‌ മറ്റുള്ളവരില്‍നിന്നു വാങ്ങി എഴുതിയെടുത്തു. 

1989-ല്‍ ഡണ്‍സ്റ്റനച്ചന്റെ ്രതവാഗ്ദാനജൂബിലി ജന്മനാടായ 
പാവറട്ടിയില്‍ ആഘോഷിച്ചു. സ്ഥലത്തെ കൊവേന്തകപ്പേളയുടെ 
ഉത്തരവാദിത്വം വഹിച്ചിരുന്നത്‌ അദ്ദേഹത്തിന്റെ ശിഷ്യരില്‍ ഒരുവനായ 
ജോര്‍ജ്ജ്‌ നേരേപ്പറമ്പിലച്ചനായിരുന്നു. ശിഷ്യനു ഗുരുവിനെ നന്നാ 
യി അറിയാമായിരുന്നു. അവര്‍ തമ്മില്‍ ഏറെ സ്വാതന്ത്ര്യവും ഉണ്ടാ 
യിരുന്നു. “ജൂബിലി കുര്‍ബ്ബാനയ്ക്കുശേഷം ഒരു പൊതുയോഗം 
ഉണ്ടായിരിക്കും. യോഗാവസാനം മറുപടി പ്രസംഗം പറയേണ്ടിവരും.” 
ശിഷ്യന്‍ ഗുരുവിനെ ഓര്‍മ്മിപ്പിച്ചു. “ഞാന്‍ പ്രസംഗം എഴുതിത്തര 
ട്ടെ?” ശിഷ്യന്‍ പറഞ്ഞതു ഗുരുവച്ചന്‍ എളിമയോടെ ശ്രവിച്ചു. വാഗ്ദാ 
നം ചെയ്ത സേവനം വിനയപൂര്‍വ്വം സ്വീകരിച്ചു. ശിഷ്യന്‍ എഴുതി 
ക്കൊടുത്ത ലഘുപ്രസംഗമാണ്‌ മറുപടിയായി ഗുരു പറഞ്ഞത്‌. പ്രസം 
ഗത്തിന്റെ അവസാനം ഇപ്രകാരം കൂട്ടിച്ചേര്‍ത്തു, “നിങ്ങള്‍ കരുതുന്ന 
തു പോലെയല്ല കാര്യങ്ങള്‍. എന്നില്‍ കുറവുകള്‍ ഉണ്ട്‌. അതു നിക 
ത്തി നന്മരണം കിട്ടാന്‍ പ്രാര്‍ത്ഥിക്കണം.” ദിവ്യനായ ആ സന്ന്യാസി 
ജീവിതാന്ത്യംവരെ തികഞ്ഞ സ്വയാവബോധത്തില്‍ ജീവിച്ചു. 


ദൈവവും സഹോദരങ്ങളും ഒഴികെ... 

ഡണ്‍സ്റ്റനച്ചന്റെ മറവി പലപ്പോഴും മറവി ആയിരുന്നില്ല. ജീവിതത്തില്‍ 
ദൈവമാണ്‌ സുപ്രധാനമെന്നും വിശുദ്ധനായിത്തീരുക എന്നതാണ്‌ 
തന്റെ ദൈവവിളിയെന്നുമുള്ള ബോദ്ധ്യം അച്ചനില്‍ ആഴത്തില്‍ പതി 
ഞ്ഞിരുന്നു. സദാ ദൈവത്തില്‍ മുഴുകുവാന്‍ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. 
സുപ്രധാനമെന്നു തോന്നുന്ന കാര്യങ്ങളില്‍ പൂര്‍ണ്ണമായും മുഴുകുന്ന 
തുകൊണ്ട്‌ പല കാര്യങ്ങളും അദ്ദേഹം മറന്നുപോയി. തന്റെ സന്ന്യാ 





200 | സുതാര്യം സുന്ദരം 


സജീവിതത്തിന്റെ മേന്മയ്ക്കും തന്നെ ഏല്‍പിച്ച ഉത്തരവാദിത്വങ്ങളു 
ടെ നിര്‍വ്വഹണത്തിനും സഹായകമല്ലാത്തതെല്ലാം അദ്ദേഹം മറന്നു. 
പകരം ദൈവവിചാരവും അപരരെക്കുറിച്ചുള്ള പരിഗണനയും മനസ്സില്‍ 
നിറഞ്ഞുനിന്നു. പരിശീലനത്തിനായി നല്കപ്പെട്ട അര്‍ത്ഥികളുടെ 
വ്യക്തിപരവും കുടുംബപരവുമായ വിശദാംശങ്ങള്‍ ഒരിക്കലും 
അദ്ദേഹം മറന്നില്ല. യോഗാര്‍ത്ഥികളുമായുള്ള വ്യക്തിപരമായ കൂടി 
ക്കാഴ്ചകള്‍ സമയവും ഭക്ഷണവും മറന്നു നീണ്ടുപോയി. അനുരഞ്ജന 
കൂദാശയ്ക്കും ആത്മീയ മാര്‍ഗ്ഗനിര്‍ദ്ദേശത്തിനുമായി തന്നെ സമീപി 
ച്ചിരുന്നവരുടെ പ്രതിസന്ധികളെയും ആവശ്യങ്ങളെയും സംബന്ധിച്ച്‌ 
അത്ഭുതാവഹമായ ഓര്‍മ്മശക്തി അദ്ദേഹം സൂക്ഷിച്ചു. 


ഉറങ്ങിയും മറന്നും 


യോഗാര്‍ത്ഥികളുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങള്‍ക്കിടയില്‍ പല 
പ്പോഴും ഡണ്‍സ്റ്റനച്ചന്‍ ഉറങ്ങുമായിരുന്നു. ഉറക്കത്തില്‍നിന്ന്‌ ഉണരു 
മ്പോള്‍ ഒരു ചിരിയോടെ സംഭാഷണം പുനരാരംഭിക്കും. ബീഹാറി 
ലെ റാഞ്ചിയില്‍ വൈദികവിദ്യാര്‍ത്ഥികളുടെ ഗുരു ആയിരുന്നപ്പോള്‍ 
നടന്ന ഒരു സഭവം: വൈകുന്നേരം ഒരു യോഗാര്‍ത്ഥി ആദ്ധ്യാത്മിക 
ഉപദേശം തേടി ഡണ്‍സ്റ്റനച്ചന്റെ മുറിയിലെത്തി. ഇരുവരും സംസാ 
രിച്ചുകൊണ്ടിരിക്കെ വൈദ്യുതി നിലച്ചു. പരസ്പരം സംസാരിക്കുക 
യും ശ്രവിക്കുകയും ചെയ്തിരുന്നതിനാല്‍ അവര്‍ വിളക്കുകളൊന്നും 
തെളിയിച്ചില്ല. ഉടനെ വൈദ്യുതി തിരിച്ചുവരുമെന്ന പ്രതീക്ഷയില്‍ 
ഉപദേശം തുടര്‍ന്നു. അത്താഴത്തിനു സമയമായപ്പോള്‍ സഹയോഗാര്‍ 
ത്ഥികള്‍ അവരെ വിളിക്കുവാന്‍ ചെന്നു. അപ്പോള്‍ ഗുരുവും ശിഷ്യനും 
ഇരുന്നിടത്തിരുന്ന്‌ ഉറങ്ങുന്നതാണ്‌ കണ്ടത്‌. സംഭവം എല്ലാവര്‍ക്കും 
ചിരിക്കാനായി വക നല്‍കി. 

പല കാര്യങ്ങള്‍ക്കായി അദ്ദേഹം ആശ്രമത്തില്‍നിന്നു യാത്രതിരി 
ക്കും. പലതും മറന്നിട്ടു തിരിച്ചെത്തും. റെക്റ്ററച്ചനു മറവിയുള്ളതു 
കൊണ്ട്‌ അദ്ദേഹം യാത്ര പുറപ്പെടുന്നതിനു മുമ്പ്‌ ചെയ്യേണ്ട കാര്യങ്ങ 
ളെല്ലാം യോഗാര്‍ത്ഥികള്‍ എഴുതി ഏല്പിക്കും. അദ്ദേഹം അതു കീശ 
യില്‍ സൂക്ഷിക്കും. എന്നാലും പലതും മറന്നിട്ടായിരിക്കും ആള്‍ തിരി 
ച്ചെത്തുക. കീശയില്‍ കിടക്കുന്ന കുറിപ്പെടുത്തു നോക്കാന്‍ ഓര്‍ത്തി 
ട്ടു വേണ്ടേ. 

അമ്പഴക്കാട്‌ നവസന്ന്യാസികള്‍ ഒരു ദിവസം നടക്കാനിറങ്ങി. വഴി 
യരികില്‍ ഡണ്‍സ്റ്റനച്ചന്‍ ബസ്‌ കാത്തു നില്‍ക്കുന്നു. അവര്‍ “ഹലോ” 
പറഞ്ഞിട്ടു കടന്നുപോയി. നടപ്പു കഴിഞ്ഞു തിരിച്ചുവരുമ്പോഴും 
അച്ചന്‍ അവിടെ തന്നെയുണ്ട്‌. “എന്താ അച്ചനു ബസ്സ്‌ കിട്ടിയില്ലെ?” 





മറവിയുടെ ആത്മീയതയും രസകരക്ഥകളും | 201 


നവസന്ന്യാസികള്‍ അന്വേഷിച്ചു. “ബസു കിട്ടി. അതില്‍ കയറിയപ്പോ 
ഴാണ്‌ തിരിയുന്നത്‌, ബസുകൂലി എടുത്തില്ലെന്ന്‌. ഉടനെ ഇറങ്ങി.” 


കത്തുന്ന മെഴുകുതിരി കറാപ്പ്‌ ആയപ്പോള്‍ 

ശരവണംപട്ടിയിലെ നവസന്ന്യാസഭവനത്തില്‍ രാത്രി ആത്മശോധ 
നയുടെ നേരം. വൈദ്യുതി നിലച്ചതുകൊണ്ട്‌ മെഴുകുതിരി തെളിയി 
ച്ചായിരുന്നു പ്രാര്‍ത്ഥന. നിശ്ചിതനേരത്തെ മനനത്തിനുശേഷം ഗുരു 
വച്ചന്‍ സി.എം.ഐ. സഭയുടെ നിശാപ്രാര്‍ത്ഥന ചൊല്ലി, സമൂഹത്തെ 
ഹന്നാന്‍ വെള്ളം തെളിക്കുകയാണ്‌ പതിവ്‌. മറ്റു വൈദികര്‍ ആരും 
സ്ഥലത്തില്ലായിരുന്നു. പ്രാര്‍ത്ഥനയ്ക്കു നേതൃത്വം നല്‍കിയ ഡണ്‍ 
സ്റ്റനച്ചന്‍ ആത്മശോധനയുടെ നേരത്ത്‌ ഉറങ്ങിപ്പോയി. നവസന്ന്യാ 
സികള്‍ക്ക്‌ ആര്‍ക്കും അദ്ദേഹത്തെ ഉണര്‍ത്താന്‍ ധൈര്യം തോന്നിയി 
ല്ല. അച്ചനെ ഉണര്‍ത്തുന്നതിനായി ഒരാള്‍ കസേരയില്‍ തട്ടി ശബ്ദമു 
ണ്ടാക്കി. ഡണ്‍സ്റ്റനച്ചന്‍ ഞെട്ടിയുണര്‍ന്നു. വെള്ളം തെളിക്കുന്നതി 
നു നേരമായെന്ന വിചാരത്തില്‍ കത്തുന്ന മെഴുകുതിരി കറാപ്പെന്നു 
കരുതി സമൂഹത്തിനു നേരെ എടുത്തുവീശി. “അ... വ്‌ ...” ഉരുകിയ 
മെഴുക്‌ കഴുത്തില്‍ വീണ്‌ സുഖനിദ്രയില്‍നിന്ന്‌ ഉണര്‍ന്ന നവസന്ന്യാ 
സി ഒരാള്‍ കരഞ്ഞു. സമൂഹത്തില്‍ ചിരിയുടെ അമിട്ടു പൊട്ടാന്‍ 
താമസമുണ്ടായില്ല. 


തന്നെത്തന്നെയും മറന്നുപോയപ്പോള്‍ 

പലപ്പോഴും കുളിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും അദ്ദേഹം 
മറന്നു. വിശപ്പും ദാഹവും അനുഭവപ്പെടുമ്പോഴായിരിക്കും താന്‍ 
വെള്ളം കുടിച്ചില്ലല്ലോ, ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന്‌ ഓര്‍മ്മിക്കുക. 
വരന്തരപ്പിള്ളിയില്‍ റെക്റ്ററായിരിക്കെ നിശ്ചിത നേരങ്ങളില്‍ അദ്ദേ 
ഹത്തെ ഓര്‍പ്പിച്ചു, ഭക്ഷണം വിളമ്പിക്കൊടുത്തു കഴിപ്പിക്കുന്നതിന്‌ 
പ്രവിശ്യാശ്രേഷ്ഠനായ ക്ലെമന്‍സ്‌ തോട്ടുങ്കലച്ചന്‍ ചില യോഗാര്‍ത്ഥി 
കളെ ഏല്‍പിച്ചിരുന്നു. 

1989-1990 ഡണ്‍സ്റ്റനച്ചന്റെ ജൂബിലി വര്‍ഷവുമായിരുന്നു. അച്ചന്‍ 
അംഗമായിരുന്ന സായ്ബാബ കോളനി ലിറ്റില്‍ ഫ്ളവര്‍ മൈനര്‍ 
സെമിനാരിയില്‍ ലളിതമായ ആഘോഷങ്ങള്‍ക്കുള്ള ഒരുക്കങ്ങള്‍ 
നടന്നു. കോയമ്പത്തൂരിലെ സി.എം.ഐ. ഭവനങ്ങളില്‍നിന്നും അടു 
ത്തുള്ള മഠങ്ങളില്‍നിന്നും ക്ഷണിക്കപ്പെട്ടവര്‍ ആഘോഷത്തില്‍ പങ്കു 
ചേരുന്നതിനു സമയത്തിനുതന്നെ വന്നെത്തി. എന്നാല്‍ ജൂബിലേറി 
യനെമാത്രം കണ്ടില്ല. അദ്ദേഹം പാവറട്ടിയില്‍ പോയിട്ടു തിരിച്ചെത്തി 





202 | സുതാര്യം സുന്ദരം 


യിട്ടില്ല. സമയം അതിക്രമിച്ചപ്പോള്‍ ഫോണില്‍ വിളിച്ച്‌ അന്വേഷണം 
നടത്തി. കക്ഷി പാവറട്ടിയില്‍നിന്നു പുറപ്പെട്ടിട്ടില്ല. ആഘോഷത്തെപ്പ 
റ്റി മറന്നുപോയിരുന്നു. വന്നവരെല്ലാം അച്ചന്റെ അസാന്നിദ്ധ്യത്തില്‍ 
ജൂബിലി വിരുന്ന്‌ സമൃദ്ധമായി ആസ്വദിച്ച്‌ കുണ്ഠിതത്തോടെ തിരിച്ചു 
പോയി. 

“ഡണ്‍സ്റ്റനച്ചന്‍ ഉണ്ടോ?” കല്‍വീരാംപാളയം പ്രവിശ്യാഭവനത്തില്‍ 
നിന്ന്‌ ജോയ്‌ കോളേങ്ങാടനച്ചന്‍ കൌണ്ടംപാളയം യോഗാര്‍ത്ഥി ഭവന 
ത്തിലേക്കു ഫോണില്‍ ചോദിച്ചു. “നോക്കിയിട്ട്‌ വരട്ടെ.” ഫോണ്‍ 
എടുത്തയാള്‍ റിസീവര്‍ വെച്ചിട്ട്‌ രണ്ടാം നിലയില്‍ കയറി, ഡണ്‍സ്റ്റ 
നച്ചനെ തേടി. അല്പസമയം കഴിഞ്ഞ്‌ അദ്ദേഹം തിരിച്ചുവന്ന്‌ ജോയ 
ച്ചനു മറുപടി നല്കി. “ആ ... ഞാന്‍ തന്നെയാ ഡണ്‍സ്റ്റനച്ചന്‍.” 


ഒരു രസമില്ലാത്ത കഥ 


മറവിയുടെ രസകരകഥകള്‍ പറയുമ്പോള്‍ അത്ര രസമില്ലാത്ത കഥ 
യും പറയാനുണ്ട്‌. അത്‌ പങ്കുവയ്ക്കുന്നത്‌ തോമസ്‌ അമ്പൂക്കനച്ചനാ 
ണ്‌. “ഞാന്‍ വരന്തരപ്പിള്ളി മൈനര്‍ സെമിനാരിയില്‍ വന്ന്‌ ഏകദേശം 
മൂന്നു മാസത്തിനുശേഷം, ഒരു പരീക്ഷയുടെ അവസരത്തില്‍ എന്റെ 
അച്ഛന്റെ (അമ്മയുടെ ആങ്ങള) വീട്ടില്‍നിന്ന്‌ ഒരു ഫോണ്‍ (ട്രങ്ക്‌ കോള്‍) 
വന്നു. അദ്ദേഹത്തിന്റെ മൂത്ത മകളുടെ (എന്റെ ഏറ്റവും പ്രിയപ്പെട്ട 
ജോളി പെങ്ങള്‍ - ഏകദേശം 20 വയസ്‌) മരണവാര്‍ത്ത അറിയിച്ച വി 
ളിയാണത്‌. പരീക്ഷ കഴിഞ്ഞ്‌ ഈ വിവരം എന്നെ അറിയിച്ചാല്‍ മതി 
യെന്നു റെക്റ്ററച്ചന്‍ തീരുമാനിച്ചു. എന്നാല്‍ സമയമായപ്പോള്‍ അദ്ദേ 
ഹം അക്കാര്യം മറന്നുപോയി. അങ്ങനെ പെങ്ങളുടെ മരണവിവരം 
ഞാന്‍ അറിഞ്ഞില്ല. ഒരാഴ്ചയ്ക്കുശേഷം വീട്ടില്‍നിന്ന്‌ എനിക്ക്‌ ഒരു 
കത്ത്‌ വന്നു. റെക്റ്ററച്ചന്‍ ആ എഴുത്ത്‌ വായിച്ചു. പാവം റെക്റ്ററച്ചന്‍ 
അപ്പോഴാണ്‌ ഓര്‍മ്മിക്കുന്നത്‌ പെങ്ങള്‍ മരിച്ച വിവരം എന്നോടു പറ 
ഞ്ഞില്ലല്ലോ എന്ന്‌. എഴുത്തില്‍ നിറയെ ഞാന്‍ ചെല്ലാത്തതിന്റെ സങ്ക 
ടവും പരിഭവവും ആയിരുന്നു. പൊട്ടിച്ച കത്തുമായി ബ. റെക്റ്ററച്ചന്‍ 
എന്റെ അടുത്തുവന്ന്‌ നിറകണ്ണുകളോടെ എന്നോടു പറഞ്ഞു. “ശ്രദ 
റേ, എനിക്കൊരു അബദ്ധം പറ്റി.” വീണ്ടും അദ്ദേഹം ഒന്നു വിതുമ്പി. 
അതിനുശേഷം അദ്ദേഹം കാര്യം പറഞ്ഞു. ഞാന്‍ ആ കത്ത്‌ വായിച്ച്‌ 
പൊട്ടിക്കരഞ്ഞു. റെക്റ്ററച്ചന്‍ എന്നെ മുറിയില്‍ കൊണ്ടുപോയി ഒരു 
പാടുനേരം ആശ്വസിപ്പിച്ചു. അന്നുതന്നെ എന്നെ വീട്ടിലേക്കു പറഞ്ഞ 
യക്കുകയും സമൂഹത്തില്‍ ഈ വിവരം പറയുകയും ചെയ്തു. ആദ്യം 
കുറച്ചു വേദനിച്ചെങ്കിലും അടുത്തറിഞ്ഞപ്പോള്‍ ഡണ്‍സ്റ്റനച്ചനോട 
എനിക്കു സ്നേഹവും ബഹുമാനവുമാണ്‌ തോന്നിയത്‌.” 





മറവിയുടെ ആത്മീയതയും രസകരക്ഥകളും | 203 


16 


സ്വര്‍ഗ്ഗത്തില്‍ 
ഒരു പൂ വിരിയദുന്നദു 


ജീവിതത്തിന്റെ അവസാനനാളുകളില്‍ ശരവണംപട്ടി അരുള്‍ മലര്‍ 
ഇല്ലം, കൊഴിഞ്ഞാമ്പാറ സെന്റ്‌ തോമസ്‌ ആശ്രമം, കണ്ടമ്പാളയം 
ലിറ്റില്‍ ഫ്ളവര്‍ മൈനര്‍ സെമിനാരി എന്നിയിടങ്ങളില്‍ അച്ചന്മാരുടെ 
യും അര്‍ത്ഥികളുടെയും ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ട്‌ ഡണ്‍സ്റ്റനച്ചന്‍ 
വിശ്രമജീവിതം നയിച്ചു. മൂന്നു വര്‍ഷങ്ങള്‍ അച്ചന്റെ ശുശ്രൂഷകനെന്ന 
നിലയില്‍ ശ്രീ. ഗണേശന്‍ സന്തതസഹചാരിയായിരുന്നു. പുണ്യവാ 
നായ ആ സന്ന്യാസിയെ ശുശ്രൂഷിച്ചപ്പോള്‍ ഏവരുടെയും ഹൃദയം 
സ്നേഹംകൊണ്ടു നിറഞ്ഞു. 

2002 മുതല്‍ ശരവണംപട്ടി അരുള്‍ മലര്‍ ഇല്ലത്തിലെ അംഗമായിരു 
ന്നു ഡണ്‍സ്റ്റനച്ചന്‍. 2006-ല്‍ നവസന്ന്യാസ പരിശീലനം വേലന്താവ 
ളത്തേക്കു മാറ്റി. കെട്ടിടപ്പണി പൂര്‍ത്തിയാകാത്തതുകൊണ്ട്‌ തല്‍ക്കാ 
ലം കണ്ടമ്പാളയം ലിറ്റില്‍ ഫ്ളവര്‍ മൈനര്‍ സെമിനാരിയില്‍ അച്ച 
നെ താമസിപ്പിക്കുന്നതിനു തീരുമാനമുണ്ടായി. അങ്ങനെ 2006 ജൂണ്‍ 
26-ാം തീയതി ഡണ്‍സ്റ്റനച്ചന്‍ കണ്ടമ്പാളയം യോഗാര്‍ത്ഥി ഭവന 
ത്തില്‍ താമസമാരംഭിച്ചു. 

ദിവസങ്ങള്‍ ചെല്ലുന്തോറും അദ്ദേഹം കൂടുതല്‍ കൂടുതല്‍ ക്ഷീണി 
തനായിത്തീര്‍ന്നു. സരവണംപട്ടിയിലെ വിമൽജ്യോതി ആശുപ്രതിയി 
ലാണു ചികിത്സ തേടിയിരുന്നത്‌. ഇടയ്ക്കിടെ ഡോക്റ്ററെ സന്ദര്‍ശി 
ച്ചും ആശുപത്രിയില്‍ തങ്ങിയും ചികിത്സ തുടര്‍ന്നു. 2006 സെപ്റ്റം 
ബര്‍ 177-൦ തീയതി രാത്രി 8.45-ന്‌ ഡണ്‍സ്റ്റനച്ചനു തലചുറ്റല്‍ അനു 
ഭവപ്പെട്ടു. അബോധാവസ്ഥയിലുമായി. പലമാസങ്ങളായി ഇടയ്ക്കി 
ടെ ഈ അനുഭവം ആവര്‍ത്തിച്ചിരുന്നു. ഉടനെ അദ്ദേഹത്തെ വിമല്‍ 
ജ്യോതി ആശുപത്രിയില്‍ പ്രവേശിപ്പിച്ചു. ടാം തീയതി വിദഗ്ധചി 
കിത്സയ്ക്കായി രാമകൃഷണ ആശുപത്രിയിലേക്കു അദ്ദേഹത്തെ 
മാറ്റി. 21-0൦ തീയതിവരെ അവിടെ താമസിച്ചു ചികിത്സ തേടി. തുടര്‍ന്ന്‌ 





204 സുതാര്യം സുന്ദരം 


ഇടയ്ക്കിടെ സന്ദര്‍ശിച്ചിരുന്നതും രാമകൃഷ്ണ ആശുപത്രിയാണ്‌. 
ഒക്റ്റോബര്‍ 19-ന്‌ അതേ ആശുപത്രിയില്‍തന്നെ അച്ചന്റെ പതിവു 
പരിശോധന നടന്നു. കഴിച്ചിരുന്ന മരുന്നുകള്‍തന്നെ തുടരണമെന്ന 
നിര്‍ദ്ദേശമാണ്‌ ഡോക്റ്റര്‍ നല്കിയത്‌. 

ഒക്റ്റോബര്‍ മാസം 21-ഠം തീയതി യോഗാര്‍ത്ഥികളുടെ “കമ്മ്യൂണി 
റ്റി ഡേ” ആഘോഷിക്കുന്നതിനു തീരുമാനം എടുത്തിരുന്നു. ആഘോ 
ഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങള്‍ മാസത്തിന്റെ തുടക്കത്തില്‍തന്നെ 
ആരംഭിച്ചു. 19-ാം തീയതി രാത്രിയില്‍ പ്രേഷിതനിലയത്തിന്റെ ഓഡി 
റ്റോറിയത്തില്‍ യോഗാര്‍ത്ഥികള്‍ കലാപരിപാടികള്‍ ഒരുങ്ങുകയായി 
രുന്നു. ഡണ്‍സ്റ്റനച്ചനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സമയം 9.20 
ആയപ്പോള്‍ അച്ചന്‍ പെട്ടെന്നു തലകറങ്ങി വീണു. അദ്ദേഹം അബോ 
ധാവസ്ഥയിലുമായി. സാബു പള്ളായിയച്ചനും ശ്രീ. ജോസഫും ചേര്‍ 
ന്ന്‌ അച്ചനെ രാമകൃഷ്ണ ആശുപത്രിയിലേക്കു കൊണ്ടുപോയി. 
പ്രാഥമികപരിശോധനകള്‍ പൂര്‍ത്തിയാക്കി അദ്ദേഹത്തെ മുറിയിലേ 
ക്കു മാറ്റി. 

സമയം 11.00 മണി. ഡണ്‍സ്റ്റനച്ചന്‍ മരണാസന്നനായി കാണപ്പെ 
ട്ടു. തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നയാളുടെ കരങ്ങളില്‍ അദ്ദേഹം മു 
റുകെ പിടിച്ചു. “ഞാന്‍ മരിച്ചു ... ഞാന്‍ പോവാണ്‌ ... എനിക്കു 
സന്തോഷാണ്‌ ... എന്നെ സഹായിക്കണെ ... രക്ഷിക്കണെ ... ഈശോ 
... എന്ന്‌ അച്ചന്‍ ആവര്‍ത്തിച്ചുകൊണ്ടിരുന്നു. ശുശ്രൂഷകന്‍ കാതില്‍ 
യേശുനാമം ഉരുവിട്ട്‌ അച്ചനെ മരണത്തിന്‌ ഒരുക്കി. 

ആ ജീവന്‍ നിലനിറുത്തുന്നതിന്‌ ഈ ഭൂമിയിലെ പ്രാണവായു 
തികച്ചും അശക്തമായിത്തീര്‍ന്നു. രണ്ടു മണിയായതോടെ ശ്വാസമെ 
ടുക്കുന്നതിനു രോഗിക്കു പ്രയാസമായി. തീര്വപരിശീലന വിഭാഗത്തി 
ലേക്ക്‌ അദ്ദേഹത്തെ മാറ്റി. ഡണ്‍സ്റ്റനച്ചന്‍ തന്റെ അന്ത്യത്തോട അടു 
ക്കുന്നതായി ആശുപത്രി വൃത്തങ്ങള്‍ അറിയിച്ചു. പ്രവിശ്യാഭവനത്തില്‍ 
നിന്നു പ്രൊവിന്‍ഷ്യാള്‍, ഫ്രാന്‍സിസ്‌ കിഴക്കുന്തലയച്ചന്‍, പ്രീഫക്റ്റ്‌ 
റാഫേല്‍ കണ്ണനായ്ക്കലച്ചനോടൊപ്പം ആശുപത്രിയില്‍ എത്തിച്ചേര്‍ 
ന്നു. റാഫേലച്ചന്റെയും ഫാ. സാബു പള്ളായി, ഫാ. പോളി പയ്യപ്പി 
ള്ളി, ബ്ര. അലക്‌സ്‌ തണ്ണിപ്പാറ എന്നിവരുടെയും സാന്നിദ്ധ്യത്തില്‍ 
3.40-ന്‌, പ്രൊവിന്‍ഷ്യാളച്ചന്‍ ഡണ്‍സ്റ്റനച്ചനു രോഗിലേപനം നല്‍കി. 
ജീവിതത്തിന്റെ 86 വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാകാനിരിക്കെ, 2006 ഒക്റ്റോ 


ബര്‍ 20-ാം തീയതി പുലരിയില്‍ 4.05 ന്‌ നിത്യസമ്മാനത്തിനായി 





സ്വര്‍ഗ്ഗത്തില്‍ ഒരു പു വിരിയുന്നു 205 


അദ്ദേഹം യാത്ര പറഞ്ഞു. തികച്ചും സമാധാനപുര്‍ണവും പ്രസാദകര 
വുമായ മരണം. അങ്ങനെ വിശുദ്ധിയിലേക്കുള്ള ആ നീണ്ട തീര്‍ത്ഥ 
യാത്രയ്ക്കു വിസ്മയചിഹംകൊണ്ടു വിരാമം കുറിച്ചു! ആ വിശുദ്ധ 
ജീവിതത്തിനു സാര്‍ത്ഥസായുജ്യമായി. 

ആശുപത്രിയിലെ എല്ലാ നടപടികളും പൂര്‍ത്തിയാക്കി മൃതശരീരം 
ലിറ്റില്‍ ഫ്ളവര്‍ സെമിനാരിയിലേക്കു കൊണ്ടുവന്നു. ശരവണംപട്ടി 
യിലെ വിമൽജ്യോതി ആശുപ്രതിയില്‍നിന്നു സി. സിദ്ധിയും സി. 
വിമലയും ചേര്‍ന്നു മൃതശരീരം ഒരുക്കി മഞ്ചയില്‍ കിടത്തി. തുടര്‍ന്ന്‌ 
സെമിനാരി കപ്പേളയില്‍ ദര്‍ശനത്തിനായി വച്ചു. പരിചിതരായ ആളു 
കള്‍ സന്ദര്‍ശിച്ചു ദിവസം മുഴുവന്‍ പ്രാര്‍ത്ഥന നടത്തി. 

മദാം തീയതി രാവിലെ സംസ്കാര കര്‍മ്മങ്ങള്‍ക്കായി പാലക്കാട്‌ 
ഭാരതമാത ആശ്രമത്തിലേക്കു കൊണ്ടുപോയി. രാവിലെ 10.45 ന്‌ ഭാര 
തമാത ചാപ്പലില്‍ സംസ്കാരകർമ്മങ്ങൾ ആരംഭിച്ചു. പാലക്കാട്‌ രൂപ 
താദ്ധ്യക്ഷന്‍ മാര്‍ ജേക്കബ്‌ മനത്തോടത്ത്‌ അതിനു നേതൃത്വം നല്‍കി. 
ജനറല്‍ കൌണ്‍സിലര്‍ ഫാ. ജസ്റ്റിന്‍ കോയിപ്പുറം, പ്രവിശ്യാശ്രേഷ്ഠന്‍ 
ഫാ. ഫ്രാന്‍സീസ്‌ കിഴക്കുന്തല, ദേവമാതാ പ്രവിശ്യാ കൌണ്‍സിലര്‍ 
ഫാ. ലൂഷ്യസ്‌ നേരെപ്പറമ്പില്‍ പരേതന്റെ സഹോദരപുധ്രന്‍ 
ഫാ. ജോണ്‍ മരിയ വിയാനി എന്നിവര്‍ സഹകാര്‍മികത്വം വഹിച്ചു. 
ഡണ്‍സ്റ്റനച്ചന്റെ സഹോദര സന്താനമായ ബ്ര. സാവിയോ 
എം.എം.ബി., കോയമ്പത്തൂര്‍, തൃശൂര്‍, സാഗര്‍ പ്രവിശ്യകളിലെ 
സഭാംഗങ്ങള്‍, ഇടവക വൈദികര്‍, ബ. സഹോദരിമാര്‍, ബന്ധുക്കള്‍, 
നാട്ടുകാര്‍ എന്നിവരും തിരുക്കര്‍മ്മങ്ങളില്‍ പങ്കെടുത്തു. ഹ്രഡിയാന്‍ 
അമ്പുക്കനച്ചന്‍ ചരമപ്രസംഗം നടത്തി. ആശ്രമാങ്കണത്തില്‍ പുതുതാ 
യി പണിതീര്‍ത്ത സെമിത്തേരിയില്‍ ആദ്യമായി ഡണ്‍സ്റ്റനച്ചന്റെ 
ഭാതികദേഹം അടക്കം ചെയ്തു. 

ഡണ്‍സ്റ്റനച്ചന്റെ ചരമവാര്‍ത്ത അറിഞ്ഞവരെല്ലാം “ഒരു വിശുദ്ധന്‍ 
മരിച്ചു” എന്നു പ്രതികരിച്ചു. അച്ചനുമായി ഹൃദയബന്ധം സ്ഥാപിച്ചി 
രുന്നവര്‍ ഇനി ഇങ്ങനെയൊരാള്‍ തങ്ങളോടൊപ്പമില്ലെന്നു നിസ്സഹാ 
യതയോടെ തിരിച്ചറിഞ്ഞു. ഒരു പുവ്‌ ഭൂമിയില്‍ കൊഴിഞ്ഞ്‌ സുഗ 
ന്ധം ശേഷിപ്പിക്കുന്നതുപോലെ ഒരു സുകൃതസ്മരണയായി അദ്ദേ 
ഹം നിറഞ്ഞു. 





206 | സുതാര്യം സുന്ദരം 


ബ. ഡണ്‍സ്ഠയച്ചന്‍ന്‍െ 
oO Q 


ജീവിതനാള്‍വഴികള്‍ 

27-11-1920 - ജനനം 

22-9-1935 - യോഗാര്‍ത്ഥിഭവന പ്രവേശനം 

20-7-1938 - നവസന്ന്യാസ പ്രവേശനം 

23-11-1938 - സഭാവസ്ത്ര സ്വീകരണം 

24-11-1939 - ആദ്യരവ്വതം 

4-1-1941 - നവസന്ന്യാസത്തിനു ശേഷമുള്ള തുടര്‍ പരിശീ 
ലനം, കൂനമ്മാവ്‌ 

24-11-1942 - നിത്യര്വതം 

31-5-1947 - വൈദികപട്ടം 

2-6-1947 - നവപൂജാര്‍പ്പണം 

3-6-1947 - സഹവികാരി, ചെത്തിപ്പുഴ 

1-1-1948 - സഹവികാരി, മണിമല 

1-10-1948 - സഹവികാരി, അയിരൂര്‍ 

1953 - പ്രൊക്യുരേറ്റര്‍, സെന്റ്‌ തെരേസസ്‌ മൊണാസ്റ്റ 
റി, അമ്പഴക്കാട്‌ 

5-1956 - റെക്റ്റര്‍, സെന്റ്‌ പയസ്‌ ടെന്‍ത്ത്‌ അസ്പേരന്റ്‌ 
സ്‌ ഹനസ്‌, വരന്തരപ്പിള്ളി 

21-2-1965 - റെക്റ്റര്‍, സെന്റ്‌ ബെര്‍ക്കുമാന്‍സ്‌ അസ്പേരന്റ്‌ 
സ്‌ ഹാസ്‌, ഏല്‍ത്തുരുത്ത്‌ 

6-6-1967 - റെക്റ്റര്‍, സെന്റ്‌ പയസ്‌ ടെന്‍ത്ത്‌ അസ്പേരന്റ്‌ 
സ്‌ ഹനസ്‌, വരന്തരപ്പിള്ളി 

1969 - പ്രിയോര്‍, ഇമ്മാക്കുലേറ്റ്‌ ഹാര്‍ട്ട്‌ മൊണാസ്റ്ററി, 
വരന്തരപ്പിള്ളി 

11-2-1972 - പ്രീഫെക്റ്റ്‌, ദേവമാത പ്രൊവിന്‍ഷ്യാള്‍ ഹാസ്‌, 
തൃശ്ശൂര്‍ 

11-5-1973 - സുപ്പീരിയര്‍, സെന്റ്‌. ജോസഫ്‌ ഹോം, അട്ടപ്പാടി 

6-7-74 - 2-10-74 - താവളം, ജെല്ലിപ്പാറ എന്നിയിടങ്ങളില്‍ വികാരി. 

25-6-1977 - റെക്റ്റര്‍, ജ്യോതി നിവാസ്‌, റാഞ്ചി 

7-5-1978 - പ്രിയോര്‍, ഇമ്മാക്കുലേറ്റ്‌ ഹാര്‍ട്ട്‌ മൊണാസ്റ്ററി, 
വരന്തരപ്പിള്ളി 

22-6-1978 - സി.എം.ഐ. കോയമ്പത്തൂര്‍ ഉപ്പ്രവിശ്യയില്‍ 


അംഗമായി ചേരുവാന്‍ സമ്മതം അറിയിച്ചു. 





ളീവിതനാള്‍വഴികള്‍ | 207 


13-6-1979 ടട 


20-9-1979 = 


5-8-1982 > 


5-1984 = 


1986 ട്‌ 


26-10-1987 EE 
1988 - 


1989 - 


1990 = 
6-5-1991 - 


20-5-1993 - 
4-5-1994 - 


5-1996 ട്‌ 
30-6-1997 ടി 


5-5-2000 - 
2000 - 


14-11-2002 a 
26-6-2006 ge 


20-10-2006 - 


്രീഫെക്റ്റ്‌, സെന്റ്‌. ആന്റണീസ്‌ ആശ്രമം, ശരവ 
ണംപട്ടി 

അംഗം, ലിറ്റില്‍ ഫ്ളവര്‍ നൊവിഷ്യേറ്റ്‌, അമ്പഴക്കാട്‌ 
റെക്റ്റര്‍, അരുള്‍ മലര്‍ ഇല്ലം, ശരവണംപട്ടി 
അംഗം, അരുള്‍ മലര്‍ ഇല്ലം, ശരവണംപട്ടി 
റെക്റ്റര്‍, സെന്റ്‌ തോമസ്‌ ആശ്രമം, കൊഴിഞ്ഞാ 
മ്പാറ 

അംഗം, അരുള്‍ മലര്‍ ഇല്ലം, ശരവണംപട്ടി 
അംഗം, ലിറ്റില്‍ ഫ്ളവര്‍ മിഷന്‍ സെന്റര്‍, കോയ 
മ്പത്തൂര്‍ 

റെക്റ്റര്‍, സി.എംഐ. ഭവന്‍, പാലക്കാട്‌. 
അംഗം, ലിറ്റില്‍ ഫ്‌ ളവര്‍ മൈനര്‍ സെമിനരി, 
സായ്ബാബ കോളനി 

ലളിത ജീവിതം, ചെന്നിമലൈ. 

ലളിത ജീവിതം, കുളക്കാട്ടുകുരിശി 

സേക്രട്ട്‌ ഹാര്‍ട്ട്‌ ആശ്രമം, പെരിന്തല്‍മണ്ണ 
ആനിമേറ്റര്‍, സി.എം.ഐ. ബ്രദേഴ്സ്‌ യൂണിറ്റ്‌, 
സെന്റ്‌ പോള്‍സ്‌ ഹാസ്‌, കടലുണ്ടി 

അംഗം, അരുള്‍ മലര്‍ ഇല്ലം, ശരവണംപട്ടി 
റെക്റ്റര്‍, ലിറ്റില്‍ ഫ്ളവര്‍ മൈനര്‍ സെമിനരി, 
കാണ്ടമ്പാളയം 

അംഗം, അരുള്‍ മലര്‍ ഇല്ലം, ശരവണംപട്ടി 
അംഗം, സെന്റ്‌ തെരേസസ്‌ മൊണാസ്റ്ററി, 
അമ്പഴക്കാട്‌ 

അംഗം, ഭാരതമാത ആശ്രമം, പാലക്കാട്‌ 

അംഗം, സെന്റ്‌ തോമസ്‌ ആശ്രമം, കൊഴിഞ്ഞാ 
മ്പാറ 

അംഗം, അരുള്‍ മലര്‍ ഇല്ലം, ശരവണംപട്ടി 
ലിറ്റില്‍ ഫ്ളവര്‍ മൈനര്‍ സെമിനരി, കൌണ്ടംപാ 
ളയം 

മരണം 





208 | സുതാര്യം സുന്ദരം 


